റിപ്പോര്‍ട്ട്‌ 
13 
അടിയോരുടെ പെരുമാള്‍ 
ശ്രീ. പ്രദീപ്‌ മാനന്തവാടി 
15 
നമ്മളെന്താണ്‌ 
ശ്രീ, ദേശമംഗലം രാമകൃഷ്ണന്‍ 
17 
ശിലയില്‍ പൂക്കുന്ന 
ശില്‌ പങ്ങള്‍ 
ശ്രീ. കെ.സി. ചിത്രഭാനു 
41 
അതിരുകള്‍ മായ്ക്കുന്ന 
അദ്ധ്യാപകര്‍ 
ശ്രീ. പ്രഭാകര്‍ പഴശ്ശി 
23 


ഒരു ഗാന്ധിയന്‍ 
വിളക്കിന്‍െറ കഥ 
ശ്രീ. ഇ.വി. ശ്രീധരന്‍ 


കവര്‍ ഫീച്ചര്‍ 
5 


ചൊല്ലും ചെയ്തിയും 


ലേഖനം 
11 
അറുപതു കഴിഞ്ഞാല്‍ 
തലാക്ക്‌ ചൊല്ലരുത്‌ 
ശ്രീ. എം.പി. നാരായണപിളള 
12 
അക്ഷരങ്ങളുടെ 
ദുഃഖം 
എസ്‌. ജയചന്ദ്രന്‍ നായര്‍ 
25 
എന്‍െറ യൂണിവേഴ്‌സിറ്റി 
കോളേജ്‌ Hl 
ശ്രീ. ചെമ്മനം ചാക്കോ 


നോവല്‍ 


35 


അവന്‍െറയും 
ശ്രീ. യശ്പാല്‍ 


ഓാര്‍മ്മക്കുറിപ്പുകള്‍ 

38 

നിയമസഭയില്‍ 

നിശ്ശബ്ദനായി 

ഡോ. ആര്‍. പ്രസന്നന്‍ 
44 

പുതിയ പുസ്തകങ്ങള്‍ 
സ്‌റ്റാഫ്‌ ലേഖകന്‍ 


നീര്‍മാതളം പൂത്തകാലം 
മാധവിക്കുട്ടി 


എന്‍െറയും നിന്‍െറയും കഥ, . 


കേരളത്തിന്‍െറ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി 

ധനകാര്യമ്രന്തി ശ്രീ. വിശ്വനാഥമേനോനുമായി 

ശ്രീ.വിജു വി. നായര്‍ .നടത്തിയ ഇന്‍റര്‍വ്യൂ 
റിപ്പോര്‍ട്ട്‌. f 


ലിസ്‌റ്റ്‌ 
' ശ്രീ. മലയാറ്റൂര്‍ 
32 


മുമ്പേ കടന്നുപോകുന്നവര്‍ 
ശ്രീ. ബാബു ചുങ്കത്ത്‌ 
കവിത 
31 
ഓട്ടു കൈകള്‍ 
ശ്രീ. മുല്ലനേഴി 


അതിഥി . 
ശ്രീ, ചന്രദശേഖരന്‍ നായര്‍ 
45. 
സാഹിത്യവാരഫലം 
ശ്രീ. എം. കൃഷ്ണന്‍ നായര്‍ 
കാര്‍ട്ടൂണ്‍ 
50 
ബോബനും മോളിയും 
ശ്രീ, ടോംസ്‌ 


മുഖചിത്രം 
ശ്രീ. വിശ്വനാഥമേനോന്‍ 
കളര്‍ ഫോട്ടോ: ശീ. രവിശങ്കര്‍ - 
കവര്‍ ഡിസൈന്‍: ശശീ, ഭട്ടതിരി 


പിശകു കടന്നുകൂടി 
"യുദ്ധത്തിന്‍െറ രാഷ്ട്രീയം' എന്ന തല 
ക്കെട്ടില്‍ രീ.ബിജികുര്യന്‍ എന്നെ ഇന്‍റര്‍വ്യൂ 
ചെയ്തത്‌ (പസിദ്‌ ധീകരിച്ചുതില്‍ ലക്കം 807) 
വന്നിട്ടുളള രണ്ടുമൂന്ന്‌ പിശകുകള്‍ ചൂണ്ടി. 
ക്കാണിക്കാനാണ്‌ ഈ കത്ത്‌. ഒന്ന്‌; 


“സ്രതീവിമോചന പ്രസ്ഥാനത്തിന്‍െറ മുഖ്യ ' 


പ്രവര്‍ത്തകന്‍ എന്ന്‌ എന്നെ വിശേഷിപ്പിച്ചത്‌ 
തെററാണ്‌ . സ്ര്രീകളുടെതന്നെ മുന്‍കൈയില്‍ 
നടക്കുന്ന സ്രതീവിമോചന (പസ്ഥാനത്തോട്‌ 
എനിക്ക്‌ അനുഭാവവും ആദഭിമുഖ്യവുമുണ്ട്‌ 
എന്നത്‌ ശരിതന്നെ. എന്നാല്‍ എന്നിലാരോ 
പിച്ച മേല്പറഞ്ഞ വിശേഷണം അവരുടെ' 
പ്രസ്ഥാനത്തോട്‌ കാണിക്കുന്ന അവഹേളന 
“| മായിരിക്കുമെന്നതിനാല്‍ അത്‌ തിരുത്തി 
വായിക്കേണ്ടതാണ്‌. രണ്ട്‌; ഗാസയിലും 
ജോര്‍ദ്ദാന്‍ നദിയുടെ  പശ്ചിമതീരത്തും 
പാലസ്തീന്‍ ജനത നടത്തിയ ധീരോദാത്തമായ 
ഉയര്‍ത്തെഴുന്നേല്പിന്‌ ഇക്കഴിഞ്ഞ ഡി 
സംബറില്‍ രണ്ടു വയസ്സു തികഞ്ഞു എന്നതിനു 
പകരം മൂന്നുവയസ്സ്‌ തികഞ്ഞു എന്നാണ്‌ . 
വേണ്ടത്‌. 1987 ഡിസംബറിലാണ്‌ 'ഇന്‍തിഫദ്‌ 
തുടങ്ങുന്നത്‌. മൂന്ന്‌; 'ഒപ്പെക്കി' ന്‍െറ മുഴുരൂപം 
ഇംഗ്ളീഷില്‍ കൊടുത്തിരിക്കുന്നത്‌ തെററാ 
"യിട്ടാണ്‌ . Organisation of Petroleum 
Exporting Countries എന്നാണ്‌ ശരി. 
എ.കെ. രാമകൃഷ്‌ണന്‍ 
സ്‌കൂള്‍ ഓഫ്‌ ഇന്‍റര്‍ നാഷണല്‍ റിലേഷന്‍സ്‌ 
മഹാത്മാഗാന്ധി യൂണിവേഴ്‌ സിററി 
കോട്ടയം. 
അഭ്യര്‍ത്ഥന 
ജവഹര്‍ലാല്‍ നെഹ്റു. യൂണിവേഴ്‌സിററി 
യിലെ സമകാലീന ചരിത ആര്‍ക്കെവ്സില്‍ 
ഇന്ത്യയിലേയും, വിദേശങ്ങളിലേയും കമ്മ്യൂ 
ണിസ്റ്ററ്‌ പ്രസ്ഥാനത്തെ സംബന്‌, ധിച്ച 
രേഖകളും, ലഫ്പുലേഖകളും, മററു (പസിദ്ധീ 
[കരണങ്ങളും സുക്ഷിച്ചിട്ടുണ്ട്‌. ഇന്ത്യയിലെ 
ഇടതുപക്ഷ ദേശീയ പ്രസഥാനങ്ങളെപ്പററി 


കലാകൌമുദി 4 


“സംബന്ധിച്ച 


anim 


000104 


പഠിക്കുന്ന ഗവേഷകര്‍ക്ക്‌ അവ ഉപയോഗി - 


ക്കാവുന്നതാണ്‌ . വൃത്യസ്‌ തമായ ്പമാണരേ 
ഖകള്‍ സംഭരിച്ചുകൊണ്ട്‌ ആര്‍ക്കെവ്‌സിന്‍െറ 


ശേഖരണം കൂടുതല്‍ സമൃദ്ധമാക്കുവാനുളള - 


ശ്രമത്തിലാണ്‌ ഞങ്ങളിപ്പോള്‍. അതിനാല്‍ 


ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ 
രേഖകളെന്നതെങ്കിലും. 


കൈവശം ഉണ്ടെങ്കില്‍ അവ ആര്‍ക്കെവ്സി 
നേല്പിച്ചുതരണമെന്ന്‌ ,പസ്തുത വ്യക്തി 
കളോടും, സംഘടനകളോടും, സ്ഥാപനങ്ങ 


ളോടും ഞാനഭ്യര്‍ത്ഥിക്കുന്നു. പാര്‍ട്ടിരേഖകള്‍, . 


ഇടതുപക്ഷ (്പസിദ്ധീകരണങ്ങള്‍, ലഫഘ്ലു 
ലേഖകള്‍, പ്രതങ്ങള്‍, ജേര്‍ണലുകള്‍, സ്വകാര്യ 
പ്രതികകള്‍ തുടങ്ങിയ 
ക്കാണ്‌ കൂടുതല്‍ പരിഗണന. താങ്കളുടെ 
രേഖകള്‍ വിട്ടുതരുവാന്‍ ബുദ്‌ധിമുട്ടുണ്ടെങ്കില്‍ 
അവ സിറോക്‌സ്‌ (0൫൧0) ചെയ്‌ തെടുക്കു 
വാനും ആര്‍ക്കെവ്‌സ്‌ തയ്യാറാണ്‌ . അത്തരം 
സംഭാവനകള്‍ ഇന്ത്യയിലെ ഇടതുപക്ഷ 
(്പസ്ഥാനങ്ങളെപ്പററിയുളള പഠനത്തിന്‌ വള 
രെയധികം സഹായകമാകും. 
കെ.എന്‍. പണിക്കര്‍ 
ചെയര്‍മാന്‍ 


എന്നാല ചെമ 
ടല്‍ക്കംളക്ക ചക]പ്ഥിതി- 
.ക്കിണജദ്ദന്നലഷളയ്ച മ്തത്മ- 
ന Ps ഒത ഭക്ചാംദ്യെകഥ . 
വ രത 
: മാമ കാഷ്കു! 


ഗ്രമാണരേഖകള്‍ . 


യൂണി:കോളേജിലെ ജീവിതം 
നാലര ദശകങ്ങള്‍ പിറകോട്ടുപോയി 
യൂണിവേഴ്‌ സിററി കോളേജിനെപ്പററിയുളള 
തന്‍െറ ഓര്‍മ്മകള്‍ വായനക്കാരുമായി പങ്കു 


വയ്ക്കുന്നതിന്‌ മലയാററുര്‍ രാമകൃഷ്ണന്‍ |. 


നടത്തിയ പരിശ്രമം (കലാകഈമുദി 804) 
അഭിനന്ദനാര്‍ഹമാണ്‌ . പഴയ കാര്യങ്ങളുടെ 
ഓര്‍മ്മ അയവിറക്കുന്നതിന്‌ പലര്‍ക്കും അത്‌ 
സാഹായകമാകും-്രപത്യേകിച്ചു അതേ 
കാലഫ്ൃട്ടത്തില്‍ യൂണിവേഴ്‌സിററികോളേജ്ില്‍ 
വിദ്യാര്‍ത്ഥികളായിരിക്കുവാന്‍ ഭാഗ്യം ലഭി 
ചചിട്ടുളളവര്‍ക്ക്‌. 

1944-46 കാലഫ്ൃട്ടങ്ങളില്‍ യൂണിവേഴ്‌സിററി 
കോളേജില്‍ കാര്യമായ “രാഷ്ര്ടീയ മൊന്നു 
മുണ്ടായിരുന്നില്ല എന്ന മലയാററൂരിന്‍െറ 
പ്രസ്താവന .ശരിയല്ല. 1942-46 കാലത്ത്‌ 


“അവിടെ വിദ്യാര്‍ത്ഥിയായിരുന്ന ഈ ലേഖ 


കന്‌ ഇത്‌ തറപ്പിച്ചു പറയുവാന്‍ സാധിക്കും. 
അന്ന്‌ കോളേജില്‍ ,പാമുഖ്യമുണ്ടായിരുന്ന 
രാഷ്രടീയത്തോട്‌ എ.ഐ.എസ്‌ .എഫിന്‍െറ 
പശ്‌ ചാത്തലമുണ്ടായിരുന്ന മലയാററൂരിന്‍െറ 
വിയോജിപ്പായിരുന്നിരിക്കണം ഈ അഭി,പായ 
(പകടനത്തിന്‌ അദ്‌ ദേഹത്തെ പ്രേരിപ്പിച്ചത്‌. 
സാരമാജ്യയുദ്ധത്തെ ജുനകീയ യുദ്ധമായി 
വ്യാഖ്യാനിച്ചു എ.ഐ.എസ്‌ .എഫ്‌ കാര്‍ക്ക്‌ 
സ്വന്തംപേരില്‍ വിദ്യാര്‍ത്ഥികളെ സമീപിപ്പി 
ക്കുന്നതിനുപോലും ധൈര്യമില്ലാത്ത അവ 
സ്ഥയായിരുന്നു അന്ന്‌. അതുകൊണ്ടാണ്‌ 
ടി.എസ്‌ .ഒ എന്ന പേരില്‍ അവര്‍ അവതരിപ്പി 
ച്ചത്‌. 1942-ലെ ആഗസ്ററ്‌ സമരത്തിനുശേഷം 
രൂപമെടുത്ത ദേശീയ വിദ്യാര്‍ത്ഥിസംഘടന 
യുടെയും അതിനുശേഷം വിദ്യാര്‍ത്ഥി കോണ്‍ഗ്രസ്സി 
ന്‍െറയും തിരുവിതാംകൂറിലെ ശക്തികേന്ദ്ര 
ങ്ങളിലൊന്നായിരുന്നു യൂണിവേഴ്‌ സിററി 
കോളേജ്‌. വിദ്യാര്‍ത്ഥി കോണ്‍ഗ്രസ്സിന്‍െറ 
രാഷ്ദ്രീയത്തിനായിരുന്നു അന്ന്‌ കോളേജില്‍ 
മേധാവിത്വമുണ്ടായിരുന്നത്‌ .യൂണിവേഴ്‌സിററി 
യൂണിയന്‍ (്പസിഡന്‍റായി തിരഞ്ഞെടുക്ക 
പ്പെട്ട പി.നാരായണന്‍ നായരും, ആര്‍ട്ട്‌സ്‌ 
ക്ളബ്ബ്‌. സ്വെകട്ടറി) സ്ഥാനത്തേക്കുള്ള, 
തിരഞ്ഞെടുപ്പില്‍ മലയാററൂരിനെ തോല്പിച്ച 
മാലേത്ത്‌ ഗോപിനാഥപിളളയും വിദ്യാര്‍ത്ഥി 
കോണ്‍ഗ്രസ്സുകാരായിരുന്നു. 1945-46 കാലത്തെ 


യൂണിവേഴ്‌സിററി യൂണിയന്‍െറ ഭാരവാഹി, 
കളായ വിദ്യാര്‍ത്ഥികളില്‍ പതിനഞ്ചു വി. 


ദ്യാര്‍ത്ഥി കോണ്‍ഗ്രസ്സുകാരും അഞ്ചു സ്വത 
ര്ത്രന്മാരുമാണുണ്ടായിരുന്നത്‌. വിദ്യാര്‍ത്ഥി 


കോണ്‍ഗ്രസ്സുകാരില്‍ എന്‍ _.ഡി.ജോസ്‌ , . 


സി.എന്‍.രശീകണ് ഠന്‍നായര്‍, പി.വിശ്വംഭരന്‍ 
എന്നിവര്‍ ഉള്‍പ്പെടുന്നു. 

പില്‍ക്കാല രാഷ്രടീയ (പവര്‍ത്തകരില്‍ 

ഒരു തലമുറയുടെ രാഷ്ര്ടീയ ജ്ഞാനസ്‌നാനം 

നടന്നത്‌ യൂണിവേഴ്‌ സിററി കോളേജിലെ 

1942-നുശേഷമുളള വിദ്യാര്‍ത്ഥി കോണ്‍ഗ്രസ്‌ 

രാഷ്രുടീയത്തിലാണ്‌ -ി, ഗോപിനാഥന്‍നായര്‍ 

പൂര്‍ണ്ണിമ 

അത്താണി റോഡ്‌ 

വഞ്ചിയൂര്‍ 

തിരുവനന്തപുരം, 


| 


കേരളത്തിന്‍െറ സാമ്പത്തിക 
സ്ഥിതിയെ യാഥാര്‍ത്ഥ്യ 
ബോധത്തോടെ സമീപിക്കുക 
“യാണ്‌ രണ്ടു ലക്കങ്ങളിലായി 
പൂര്‍ത്തിയാകുന്ന ഈ ഫീച്ചര്‍. 
ആദ്യഭാഗം ധനകാര്യ 


 മ്രത്ത? സ്രീ. വിശ്വനാഥമേനോനു 


മായ? നടത്ത?യ ഇ൯റര്‍വ്യുവാണ്‌. 
കൂടിക്കാഴ്ചയില്‍ പരാമര്‍ശിക്ക 
പ്ലെട്ട (പ്ശ്നങ്ങള്‍ പരിശോധി 


.ക്കുന്നതാണ്‌ രണ്ടാംഭാഗം. 


ടതുപക്ഷ ജനാധിപത്യമുന്നണി 
കേരളം ഭരിക്കാന്‍ - തുടങ്ങിയിട്ട്‌ വര്‍ഷം 
നാലു കഴിയുന്നു. ഇത്തവണത്തെ ഭരണകാലാ 
വധി പൂര്‍ത്തിയാക്കാന്‍ ഇനി കഷ്ടിച്ച്‌ 
ഒരുകൊല്ലം മാര്തം. അവസാനവര്‍ഷത്തെ 
പ്രവര്‍ത്തനങ്ങള്‍ ഏതു ഗവണ്‍മെന്‍റിന്‍േറതാ 
യാലും അടുത്ത പൊതുതിരഞ്ഞെടുപ്പിനെ 
ലക്ഷ്യമാക്കിയുളളതായിരിക്കുമെന്നതുകൊ 
ണ്ട്‌, ഈ ഗവണ്‍മെന്‍റിന്‍െറ പ്രവര്‍ത്തനങ്ങള്‍ 
വിലയിരുത്താന്‍ സമുചിതമായ കാലയളവ്‌ ' 
ഈ നാലാംറാണ്ടുതന്നെ. 
പ്രകടന പ്രതിക നിറയെ വാഗ്ദാനങ്ങള്‍ 
നല്‍കുകയും നാട്ടില്‍ പാലും തേനുമൊഴുക്കു 
മെന്നു ഭംഗിവാക്കെഴുതുകയും ചെയ്യുന്നതില്‍ 
ഒരു മുന്നണിക്കാരും പിന്നിലല്ല. എന്നാല്‍, 
തിരഞ്ഞെടുപ്പു കഴിയുന്നതോടെ വാഗ്ദാന 


വിജു വി. നായര്‍ 


 ച്ററ൦ 
ക 


[0 


tf 


ങ്ങള്‍ പിന്നണിയിലാവുകയും, ഭരണകക്ഷി . 


യുടെ താല്പര്യങ്ങള്‍ ജുനഹിതത്തിനു മുക 


| ളില്‍ സ്ഥാനം പിടിക്കുകയുമാണ്‌ പതിവ്‌. 


അതുകൊണ്ടുതന്നെ ഭരണകക്ഷികള്‍ മാറി 


യാലും, ജനേച്ഛ സാക്ഷാത്‌ കരിക്കാനോ 


ധനകാര്യമുന്തി വിശ്വനാഥമേനോന്‍ 


കലാകൌമുദി ട 


. നാടിന്‍െറ (പ്ശ്നങ്ങള്‍ തെല്ലെങ്കിലും പര! 


ഹരിക്കാനോ കഴിയാതെ പോകുന്നു. അതിലും 
ദയനീയം, മാറിമാറിവരുന്ന ഭരണകക്‌ ഷികള്‍ 
ക്കൊന്നുംതന്നെ ഇവിടുത്തെ ര്പശ്‌നങ്ങള്‍ക്കു 
നേരെ മാലികമായ സമീപനങ്ങള്‍ പുലര്‍ത്താന്‍ 
സാധിക്കുന്നില്ല എന്നതാണ്‌. മുന്‍പുളളവര്‍ 
ചെയ്‌ തുവച്ചതിന്‍െറ ശേഷ്രകിയ മാര്തമാണ്‌, 
അതേ മുന്‍ഗാമികളെ തെറിപറഞ്ഞ്‌ വോട്ടു 
നേടുന്ന പിന്‍ഗാമികള്‍ ' അനുഷ്ഠിക്കാറ്‌. 
കാതലായ ഭരണമാറ്റം .ഉണ്ടാവുന്നില്ലെന്നു 
സാരം. കേവലം ലേബലില്‍ മാശ്രമുളള ഈ 
മാറ്റംകൊണ്ട്‌ നാടിനെന്തു ഗുണം എന്ന 
ചോദ്യമാണ്‌ പൌരന്‍ ചോദിക്കേണ്ടത്‌. അതു 


ചോദിക്കാനും പക്ഷേ പരനു സാധിക്കു 
ന്നില്ല. കാരണം, ശക്തിഗ്രുപ്തുകളുടെ എണ്ണം. 
, പരിമിതമാണല്ലോ. ഒന്നും രണ്ടുമല്ലാതൊരു 


മൂന്നില്ലാത്ത ഈ ദുരവസ്ഥയില്‍, ഒന്നിനെയും 


രണ്ടിനെയും കൊണ്ടമ്മാനമാടാനേ നാടിനു 


കഴിയു. മാസ്തീവ്‌ ജനാധിപത്യത്തിന്‍െറ 
നിയതമായ ഈ ദുര്യോഗത്തില്‍നിന്നുകൊ 


,ണ്ടാവണം ഇടതുപക്ഷ ഗവണ്‍മെന്‍റിന്‍െറ 


പ്രകടനം വിലയിരുത്തേണ്ടത്‌. അതുകൊണ്ടു 
തന്നെ ഈ വിലയിരുത്തലിന്‍െറ മാനദണ്ഡ 
ങ്ങള്‍ക്കു സാങ്കേതിക പരിമിതിയുണ്ട്‌ . ഉണ്ടാ 


.യേ തീരൂ. അല്ലെങ്കില്‍പ്പിന്നെ, ഭരണയ്യന്ത 


ഒരു മന്തി 


ഇവിടെ 


ദ്ധ്യതയും പിന്നീട്‌ ഓവര്‍രഡാഫ്‌റ്റ്‌ പ്രതി 
സന്ധിയുമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോ 


- ഇത്തെ അവസ്ഥയെന്താണ്‌ ? 


മന്ത്രി: ഒരു വികസ്വര സമ്പദ്ഘടനയില്‍ 
ഒഴിവാക്കാന്‍ സാധ്യമല്ലാത്തതാണ്‌ ജൂണ 


.ബാദ്‌ധ്ൃത. വിലക്കയറ്റത്തിന്‍െറ ആഫാത 


ത്താല്‍എരിപൊരികൊള്ളുന്ന ഇന്ത്യയെപ്പോലൊരു 
മൂന്നാംലോക രാജ്യത്ത്‌ വിശേഷിച്ചും. വില 

ക്കയറ്റംമൂലം അറ്റവരുമാനം . (അതായത്‌ 
മൊത്തം റവന്യൂ വരുമാനം--റവസ്യൂ ചെലവ്‌) 
ശോഷിച്ചുവരുന്ന ഒരു പരിതഃസ്ഥിതിയില്‍ 
വികസന (്പവര്‍ത്തനങ്ങള്‍ നടത്തുന്നതിനും 


മൂലധനമുടക്കിനുമായി വായ്പയെ ആശ്രയി - 


ക്കാതെ നിവൃത്തിയില്ല. മുന്‍ഗവണ്‍മെന്‍റിനെ 
ക്കുറിച്ച്‌ ഞങ്ങളുന്നയിച്ച ആക്ഷേപം, അവര്‍ . 
ഭാവിയെ പണയപ്പെടുത്തിക്കൊണ്ടാണ്‌ വാ 
യ്പ നേടിയതെന്നാണ്‌ . അവരെടുത്ത 240 
കോടിയില്‍പ്പരം രൂപയുടെ ഓവര്‍ഡാഫ്റ്റ്‌ 


. മൂന്നുവര്‍ഷംകൊണ്ട്‌ ഞങ്ങള്‍ക്കു തിരിച്ചട 


യ്ക്കേണ്ടിവന്നു. അതേപോലെ, ഏഴാം പദ്ധ 
തിയുടെ അവസാന രണ്ടുവര്‍ഷത്തേക്ക്‌ 
സംസ്ഥാനത്തിനു കിട്ടേണ്ടിയിരുന്ന സംഖ്യ 


യില്‍ 175 കോടി രൂപ അവര്‍ മുന്‍കുട്ടി 


കൈപ്പറ്റി. തങ്ങള്‍ അധികാരത്തില്‍നിന്നു 


വരുന്നത്‌ 


പരാമാവധി അഞ്ചു കൊല്ലത്തേക്കാണ്‌. 
എല്ലാം ഉടച്ചുവാര്‍ക്കാനൊക്കെ പറ്റി 


ല്ലെന്നതാണ്‌ സത്യം. 


ഇവിടെ ചില 


വര്‍ക്‌ പാറ്റേണുണ്ട്‌. അതിന്‍െറയിടയില്‍ 


വെന്നേയുള്ളൂ. 


ഞങ്ങളും കുറേ കാര്യങ്ങള്‍ ചെയ്യുന്നു 


ത്തിന്‍െറ ചട്ടക്കൂടും ചിട്ടവട്ടങ്ങളും അപ്പാടെ 


തിരുത്തിക്കുറിക്കണം. അതേതായാലും, ഇവി 


ടെ തല്‍ക്കാലം നടപ്പില്ലല്ലോ. . 

ഒരു ഇടതുപക്ഷമുന്നണി ഗവണ്‍മെന്‍റില്‍ 
നിന്ന്‌ (പാഥമികമായി ജനം പ്രതീക്ഷി 
ക്കുന്നത്‌ ലെഫ്റ്റ്‌ ടച്ചുളള _ ചെയ്തികളാ 
ണല്ലോ. നമ്മുടെ നാട്ടിലെ ഇടതും വലതും 


തമ്മില്‍ എന്തു വ്ൃത്യാസമെന്ന മലികമായ 
ചോദ്യമുണ്ട്‌ . അതവിടെ നില്‍ക്കട്ടെ. തല്‍ക്കാ 
ലം നമുക്ക്‌, വിശാലാര്‍ത്ഥത്തില്‍ ഇടതു 
പക്ഷത്തിന്‍െറ ,പകൃതത്തെ അങ്ങോട്ട്‌ അംഗീ 
കരിക്കാം. എന്നിട്ട്‌ അവരുടെ പ്രവര്‍ത്തനങ്ങള്‍ 
നോക്കാം. അവ്വരുടെതന്നെ ചൊല്ലും അതിന്‍െറ 
പയോഗവും നോക്കാം. ചൊല്ലും ചെയ്തിയും 
തമ്മില്‍ എന്തകലമുണ്ടെന്നുമറിയാം. 


ധനകാര്യമന്തി വിശ്വനാഥമേനോനുമായി 


നടത്തിയ കൂടിക്കാഴ്ച കേരളത്തിന്‍െറ സാമ്പ 
ത്തിക: ജീവിതത്തിലെ എല്ലാ 
മേഖലകളെയും സ്പര്‍ശിച്ചുളളതാണ്‌ . അതില്‍ 
നിന്നും 
ചേര്‍ക്കുന്നു. 


പ്രധാന 
പ്രസക്ത ഭാഗങ്ങള്‍ ചുവടെ 


ഇടതുമുന്നണി ഗവണ്‍മെന്‍റ്‌ 


കലാകൌമുദി 6 


. ഗവണ്‍മെന്‍റ്‌ 


പുറത്താവുമെന്ന്‌ ഉറപ്പുണ്ടായിരുന്നവരാണ്‌ 

ഇതു ചെയ്തത്‌. ഈ പ്രശ്‌നത്തെച്ചൊല്ലി 

യായിരുന്നു വാദ്രപതിവാദങ്ങളെല്ലാഠ. 
ഇതടക്കമുള്ള ര പശ്‌നങ്ങളാണ്‌ 1987 ഡി 


'സംബറില്‍ ഒരു ര്പതിസന്ധിക്കു വഴിവച്ചത്‌. 


ഏതായാലും അതിനുശേഷം സംസ്ഥാന 
ഗവണ്‍മെന്‍റ്‌ ബോധപൂര്‍വ്വം കൈക്കൊണ്ട 
നടപടികള്‍മൂലം അത്തരമൊരു സ്ഥിതി 
വിശേഷം ഉളവായില്ല. മാര്രവുമല്ല, മുന്‍ 
വരുത്തിവച്ച അധികഭാരം 
ഞങ്ങള്‍ വീട്ടുകയും ചെയ്തു. 

ചോദ്യം: സാമ്പത്തിക പരാധീനത മറി 
കടക്കാന്‍ എന്തു പോംവഴി അവലംബിച്ചു? 

മന്തി: വരുമാനം വര്‍ദ്ധിപ്പിച്ചും, പാഴ്ച്ചെ 
ലവുകള്‍ കുറച്ചും മാ്രമേ ഈ പരാധീന 
തയ്ക്ക്‌ ചെറിയതോതിപെങ്കിലും ആശ്വാസ 
മുണ്ടാവു എന്നു മനസ്സിലാക്കിയ ഗവണ്‍മെന്‍റ്‌ 
അതിനുള്ള നടപടികള്‍ കൈക്കൊണ്ടു. 
്രധാന .നികുതികളിലെല്ലാംതന്നെ വരുമാന 
വര്‍ദ്ധനവുണ്ടായി. പാഴ്ച്ചെലവുകള്‍ ഇല്ലാ 
താക്കാനും കഴിഞ്ഞു. പൊതുമേഖലാ സ്ഥാ 
പനങ്ങള്‍ ലാഭകരമാക്കാന്‍ കഴിഞ്ഞു. സംസ്‌ 
ഥാന ഗവണ്‍മെന്‍റ്‌ കൈക്കൊണ്ട നടപടികള്‍ 


അധികാരമേല്‍ക്കുമ്പോള്‍' വന്‍പിച്ച ജൂണബാ 


റിപ്പോര്‍ട്ടോടെ സ്ഥിതി അല്പം മെച്ചപ്പെട്ട 


. അല്ല. ക്ഷേമപദ്ധതികള്‍ കൂടുതല്‍ നടപ്പാ: 


. കാരണം, ബില്ലു (ഡാഫ്റ്റു ചെയ്തു കഴിഞ്ഞ 


ചെയ്തു. 


എന്നാല്‍, ഒരു സംസ്ഥാന ഗവണ്‍മെന്‍റി 
ന്‍െറ. വരുമാനത്തെ സംബന്‌ ധിച്ചിടത്തോളം, 


ഗണ്യമായ ഒരു ഭാഗം കേന്ദ്ര നികുതികളു | 


ടെയും തീരുവകളുടെയും വിഹിതമാണ്‌. 


എട്ടാം ധനകാര്യ കമ്മിഷന്‍ കൈക്കൊണ്ട |, 


നിഷേധാത്മക നിലപാടുമൂലം കേരളത്തിന്‌ 
അര്‍ഹമായ വിഹിതം ലഭിച്ചില്ല. 989-91 വരെ 
അതായിരുന്നു. സ്ഥിതി. ഒമ്പതാം കമ്മിഷന്‍ 


ജുണ്ട്‌. 

ചോദ്യം: ബഡ്ജറ്റില്‍ പറഞ്ഞ പല 
കാര്യങ്ങളും പിന്‍വലിച്ചുവല്ലോ. ര്രത്യേകിച്ചും 
ചില (പധാന വരുമാനനിര്‍ദ്‌ ദേശങ്ങള്‍. ഇത്‌ 
ചില ര്രഷര്‍ ഗ്രൂപ്തുകള്‍ക്കു മുന്‍പിലെ 
കീഴടങ്ങലല്ലേ? . 

മ്രന്തി: ബഡ്ജറ്റില്‍ വിഭാവനചെയ്ത ചില 
കാര്യങ്ങള്‍ പിന്നീട്‌ ഡ്രോപ്പു ചെയ്തിട്ടുണ്ട്‌. 
അതു പക്ഷേ, ക്ഷേമ പദ്ധതികളോ മറ്റോ 


ക്കിയിട്ടുണ്ട്‌. ടാക്സിന്‍െറ രംഗത്ത്‌ ചില 


കാര്യങ്ങള്‍ തീരവമായി നടപ്പാക്കാന്‍ തുനി | 


ഞ്ഞപ്പോള്‍ ഉണ്ടായ ജനകീയ എതിര്‍പ്പിന്‍െറ 
മുന്‍പില്‍ ചിലതൊക്കെ പിന്‍വലിക്കേണ്ടി 
വന്നു. 
ചോദ്യം: ആ എതിര്‍പ്പ്‌ തികച്ചും ജനകീയ 
മായിരുന്നു എന്നു പറയാമോ? . 
മന്തി: ഇനകീയമല്ലെങ്കില്‍, ഒരു വിഭാഗ 
ത്തിന്‍െറ എതിര്‍പ്പെന്നു പറയാം. ഇപ്പോഴത്തെ 
നിയമസഭാ സെഷനില്‍ത്തന്നെ, സ്റ്റാമ്പ്‌ 
ആക്ടിലെ പുതിയ നിയമം ഞങ്ങള്‍ക്കു 
പിന്‍വലിക്കേണ്ടിവന്നു. 


വന്‍ വെട്ടിപ്പുനടന്ന ഒരു മേഖലയാണിത്‌. - 
അതു തടയാന്‍വേണ്ടി കളക്ടര്‍മാര്‍ക്ക്‌ പുതിയ 
അധികാരം കൊടുത്തു. പക്ഷേ, അത്‌“ 
മിസ്മാനേജ്‌ ചെയ്തു നശിപ്പിച്ചു. പല 
ദിക്കില്‍നിന്നും പരാതികളുടെ (പളയം. നടപ്പാ 
ക്കലിലെ പരാജയമാണ്‌ കാരണമെന്ന്‌ ഞങ്ങള്‍ 
ക്കുതന്നെ വ്യക്തമായി. 50 കോടി രൂപയെ 
ങ്കിലും ഖജനാവില്‍ ലഭിക്കുമെന്ന ര്രതീക്ഷ 
യോടെ കൊണ്ടുവന്ന നിയമം പക്ഷേ, 
ഇതയും വലിയ ജനദ്രോഹ നടപടിയായി 
മാറുമെന്നു കണ്ടപ്പോള്‍, അതു പുനരാലോ 
ചനയ്ക്കായി, പിന്‍വലിക്കുകയാണുണ്ടായത്‌ . 
രജിസ്റ്രേഷന്‍െറെ എണ്ണവും ഗണ്യമായി 
കുറഞ്ഞുവെന്നതാണ്‌ സത്യം. അതുകൊ 
ണ്ടൊക്കെ, ഒരു പുതിയ ചിന്തയ്ക്കായി— 
പ്രത്യേകിച്ചും ജില്ലാ സമിതികള്‍ നിലവില്‍ 
വരികയാണല്ലോ--പദ്ധതി നിര്‍ത്തിവച്ചു. 
അരതയെളുപ്പം കാര്യങ്ങള്‍ വര്‍ക്കനട്ട്‌ ചെയ്യാന്‍ 
കഴിഞ്ഞില്ലെന്നതു വാസ്തവമാണ്‌. : -- 
മറ്റൊന്ന്‌, ആശുപ്രതികളിലെയും സ്കൂളു 
കളിലെയും നികുതി പിന്‍വലിക്കേണ്ടിവന്നു. 


പ്പോഴാണ്‌, ്പസ്തുത നികുതിയില്‍നിന്ന്‌ 
കാര്യമായ തുകയൊന്നും ലഭിക്കാനില്ലെന്നു 
ബോദ്ധ്യമായത്‌. നികുതി പിരിക്കാനുള്ള . 
ചെലവിന്‍റ്റതപോലും വരുമാനമുണ്ടാവില്ലെ 
ന്നു മനസ്സിലായി അങ്ങനെ അതും ഡഡോപ്പി 


ന വി 


ve 
RHE 


പി 


1 


ാ 
4 
é 
a: 


സണ്ണി 


| പാര്‍ശ 
ഗ്രഭാക്രനും ഈ നിലപാടില്‍ മാറ്റം വരുത്തി . 


പിന്നെ, പലപ്പോഴും ബഡ്ജുറ്റു വിഭാവന 
വര്‍ക്കട്ട്‌ ചെയ്‌തു നോക്കുമ്പോഴാണ്‌ അതെ 
ത്രത്തോളം ഫലവത്താണെന്നറിയുന്നത്‌ . ബ 


ഡ്ജുറ്റ്‌ തയ്യാറാക്കുറ്റുമുന്‍പ്‌ വര്‍ക്കട്ട്‌ ചെയ്യാന്‍ 


സാധിക്കാറില്ല. വിവരം ചോര്‍ന്നാലോ എന്നതു 
കൊണ്ട്‌. 

അഗ്രികള്‍ച്ചറല്‍ ഇന്‍കം ടാക്സിലാണ്‌ 
മറ്റൊരു വലിയ അപാകതയുള്ളത്‌---അതാ 
യത്‌ ഉല്പന്നത്തിന്‍റെ അളവനുസരിച്ചാ 
ണല്ലോ ഈ ടാക്‌സ്‌. അവിടെ ഉദ്യോഗസ്ഥര്‍ 
തരുന്ന കണക്കുവച്ചേ ഞങ്ങള്‍ക്ക്‌ എന്തെങ്കി 
ലും ചെയ്യാനാവൂ. ഈ മേഖലയില്‍ Laslett 
യുണ്ടെന്നുളളത്‌ ഒരു വാസ്തവമ; ്‌. അതു 
കൊണ്ട്‌ ഉല്പന്നത്തിന്‍െറ അളവിനു പകരം, 
കൃഷിയിടത്തിന്‍െറ അളവനുസരിച്ച്‌ നികുതി 
പിരിക്കണമെന്ന നിര്‍ദ്ദേശം ഉണ്ടായി. മാണി 
മന്ത്രിയായിരിക്കുമ്പോള്‍ ഇതിനുവേണ്ടി ഒരു 


കമ്മിഷനെത്തന്നെ നിയമിച്ചിരുന്നു---വടക്കേല്‍, 


കമ്മിഷന്‍. പക്ഷേ ഉല്പന്നത്തിന്‍റെ അളവു 
നോക്കിമതി നികുതിയെന്ന്‌ കമ്മിഷന്‍ ശു 
ചെയ്തു. പിന്നീടുവന്ന തച്ചടി 


യില്ല. ഞാന്‍ മ്രന്തിയായിക്കഴിഞ്ഞപ്പോള്‍ 
എന്‍. കാളീശ്വരനെ കമ്മിഷനായി നിർദ്ദേ 
ശിച്ചത്‌, ഏക്കറേജിന്‍െറ അടിസ്ഥാനത്തില്‍ 
നികുതി നിശ്ചയിക്കാനാണ്‌. നിയമസഭയുടെ 
സബ്ജുക്ട്‌ കമ്മിറ്റിയില്‍ ്രശ്‌നമവതരിപ്പിച്ച. 
ഇക്കാര്യത്തില്‍ കൂടുതല്‍ തെളിവുകള്‍ ആവ 
ശ്യമാണെന്ന്‌ സബ്ജക്ട്‌ കമ്മിറ്റി പറഞ്ഞു. 


ഓവര്‍ഡ്രാഫ്ററിന്‍െറ കുരുക്കഴിച്ച 


പിന്നീട്‌ ഇതിലേക്കായി ഒരു നിയമമുണ്ടാക്കാന്‍ 


കരടു രൂപമൊക്കെ തയ്യാറാക്കി. ഇപ്പോഴത്തെ 


സഭാസേമ്മളനത്തില്‍ അവതരിപ്പിക്കാനിരുന്ന 
താണ്‌. ജില്ലാ കൌണ്‍സില്‍ തിരഞ്ഞെടുപ്പു 
മൊക്കെ വന്നതുകൊണ്ട്‌ അത്‌ മാറ്റിവയ്ക്കു 
കയാണുണ്ടായത്‌ . മാതമല്ല ഫൈനല്‍ സബ്‌ 
ജുക്ട്‌ കമ്മിറ്റി മീറ്റിംഗ്‌ നടക്കാനുമുണ്ട്‌. 
എന്തായാലും ഈ ബില്ല്‌ വളരെ ര പധാനപ്പെ 
ട്ടൊരു നീക്കമായിരിക്കും. 

അതേപോലെ ഇലക്‌ ഷന്‍ (പഖ്യാപിച്ചതു 
മൂലം നടപ്പാക്കാതെ വച്ചിരിക്കുന്ന ചില 
ക്‌ ഷേമപദ്‌ ധതികളുണ്ട്‌ -ഉദാഹരണമായി 
ലോട്ടറിത്തൊഴിലാളി ക്ഷേമനിധി, വ്യാപാരി 
ക്ഷേമനിധി. _ ഇതൊക്കെ ഡ്രാഫ്റ്റ്‌ 
ചെയ്തുകഴിഞ്ഞു. ഇനി സെയില്‍സ്‌ ടാക്‌സി 
ന്‍െറ ഉപദേശക സമിതിക്കു സമര്‍പ്പിക്കണം. 


അതുകൊണ്ട്‌, ക്ഷേമ്രപവര്‍ത്തനങ്ങള്‍ വള . 


രെയധികം ഞങ്ങള്‍ ചെയ്തുവെന്നാണു 
ഞാന്‍ കരുതുന്നത്‌ . 

ചോദ്യം: കുറേ ക്ഷേമനിധികള്‍ രൂപീകരിച്ച 
തുകൊണ്ട്‌ കാര്യമായോ? ഇവിടെ കാര്യക്ഷ 
മമായി പവര്‍ത്തിക്കുന്ന രണ്ടേ രണ്ടു 
ക്ഷേമനിധികളേയുളളൂ---ചെത്തുതൊഴിലാളി 
ക്ഷേമനിധിയും, വക്കീലന്മാരുടെ ക്ഷേമ 
നിധിയും. .ഇതിനു രണ്ടിനും സര്‍ക്കാരിന്‍െറ 
വിഹിതമൊട്ടില്ലതാനും. എന്നാല്‍ സര്‍ക്കാര്‍ 


- വ്രിഹിതമുളള ക്ഷേമനിധികളെല്ലാംതന്നെ 


ഫണ്ടിന്‍െറ കാര്യത്തില്‍ .തീരെ അപര്യാപ്ത 
വുമാണ്‌.  മാരതമല്ല, പല തൊഴിലുടമകളും 


പ്പികളുണ്ടെന്നതു ശരിതന്നെ. മത്സ്യത്തൊ 


സ്വന്തം വിഹിതം നല്‍കുന്നുമില്ല. ഈ 

നിലയ്ക്ക്‌ ക്ഷേമനിധി എങ്ങനെ ക്ഷേമ 

പ്രവര്‍ത്തനമാകും? - 
മ്രന്തി: തൊഴിലുടമകളുടെയും മറ്റും എതിര്‍ 


ഴിലാളികളുടെയും കൈത്തറിത്തൊഴിലാളി 
കളുടെയും ക്‌ഷേമനിധികള്‍ക്ക്‌ ഈ 
എതിര്‍പ്പുമൂലം ഒരുപാടു തടസ്സങ്ങള്‍ വന്നല്ലോ. 
ചെത്തുതൊഴിലാളി ക്ഷേമനിധിക്കും തുട 
ക്കത്തില്‍ ഈ പ്രശ്‌നമുണ്ടായിരുന്നതാണ്‌. 
അതില്‍ ഗവണ്‍മെന്‍റ്‌ കോണ്ട്രടിബ്യൂഷന്‍ 
ഉല്ല എന്നതു വാസ്തവം. 

തുറന്നു പറഞ്ഞാല്‍, ക്ഷേമനിധികള്‍ക്കുള്ള 
ഗവണ്‍മെന്‍റ്‌ .വിഹിതം നാമമാര്രമാണ്‌ - 
ഒരു ടോക്കണ്‍ സഹായം. നിധി തുടങ്ങിക്കൊ 
ടുക്കുകയാണ്‌ ഞങ്ങളുടെ കൃത്യം. അതു 
തുടര്‍ന്നു ,പവര്‍ത്തിപ്പിക്കേണ്ടതു തൊഴിലാ 
ളികളും തൊഴിലുടമകളുമാണ്‌ . 

ചോദ്യം; നിശ്ചയിക്കപ്പെട്ട വിഹിതം 
തൊഴിലുടമ്‌ അടയ്ക്കുമെന്ന്‌ ഗവണ്‍മെന്‍റ്‌ 
എങ്ങനെ ഉറപ്പുവരുത്തും? 

മന്തി: സമ്മര്‍ദ്ദമുപയോഗിച്ച്‌. തൊഴിലാ 
ളിയുടെ വിഹിതവും മുതലാളിതന്നെയാ 
ണല്ലോ വസൂലാക്കി ക്ഷേമനിധിയില്‍ അട 
യ്ക്കേണ്ടത്‌ . അങ്ങനെ ചെയ്യാത്തവരൊക്കെ 
യുണ്ടാവാം. അവര്‍ക്കെതിരെ റിക്കവറിയും 
മറ്റു സമ്മര്‍ദ്ദങ്ങളും പ്രയോഗിക്കും. തുട 
ക്കത്തിലുളള എതിര്‍പ്പൊക്കെയേ ഉണ്ടാവൂ. 
ഇന്നു പല നിധികളും സ്റ്റെബിലൈസ്‌ 


കലാകമുദ॥ 7 


1 ചെയ്തുതുടങ്ങിയിട്ടുണ്ട്‌ . 

പെന്‍ഷനോടുകൂടി വരുന്ന ക്ഷേമനിധി 
കള്‍ക്കാണ്‌ (പശ്നമുണ്ടാവുക. തൊഴിലുടമ 
സഹിയയിച്ചില്ലെങ്കില്‍- അവ പൊളിയും. അതു 
കൊണ്ട്‌, ഞങ്ങള്‍ ആവിഷ്കരിച്ച നിധിയില്‍ 
പെന്‍ഷന്‍ വ്യവസ്ഥയില്ല. മറ്റൊരു കാരണം, 
അങ്ങനെയൊരു വ്യവസ്ഥയുണ്ടെങ്കില്‍ വയ 
സ്റ്റ്‌ 65 ആയെന്നുപറഞ്ഞ്‌ ധാരാളം അപേക്ഷ 
കള്‍ ഉണ്ടാകും. തുടക്കത്തിലേ പെന്‍ഷന്‍ 
ഇല്ലെങ്കില്‍ ക്ഷേമനിധി പരാജുയമാവില്ല. 
ഗവണ്‍മെന്‍റ്‌ വിഹിതം നല്‍കിയില്ലെങ്കില്‍ 
അവ വേണ്ടവിധം നടക്കില്ല. ഇപ്പോള്‍ത്തന്നെ 
പൊതുഖജുനാവില്‍ നിന്നാണ്‌ ക്ഷേമനിധി 
കള്‍ക്ക്‌ വേണ്ട പണം നല്‍കുന്നത്‌. 

ചോദ്യം: സാമ്പത്തികമാന്ദ്യം ഗുരുതരമാ 
യിരിക്കുന്ന അവസരത്തില്‍, തൊട്ടതിനും 
പിടിച്ചതിനുമൊക്കെ ക്ഷേമനിധിയും പെന്‍ 
ഷനുമൊക്കെ കൊടുക്കുന്നത്‌ ആത്യന്തിക 
മായി സമ്പദ്ഘടനയുടെ. താളം തെറ്റിക്കു 
കയല്ലേ ചെയ്യുക? 

മന്തി: സാമ്പത്തികമാന്ദ്യം 
ശിക്കുന്നതെന്താണ്‌ ? 

ചോദ്യം: 1981-ല്‍ 100 കോടി മിച്ചമുണ്ടാ 


യിരുന്ന ഒരു ബഡ്‌്ഇറ്റായിരുന്നല്ലോ നമ്മുടേത്‌. | 
വെറും ഏഴെട്ടുകൊല്ലം കൊണ്ടത്‌. 101 കോടി. 


കമ്മിയായി മാറി. അത്യാവശ്യത്തിനു ചെല 


വഴിക്കാന്‍ തന്നെ പണമില്ലാത്ത ഈ, 


സ്ഥിതിയെപ്പറ്റിയാണ്‌ സൂചിപ്പിച്ചത്‌ . 

മന്തി: അതു ശരിയാണ്‌. പക്ഷേ, ഇവിടെ 
പ്രശ്നം, ഒരു വെല്‍ഫയര്‍ ഫണ്ട്‌ ഭംഗിയായി 
നടത്താന്‍ സാധിച്ചാല്‍ അതൊരു ബാധ്യ 
'തയല്ല. ॥'ട an കടട. താങ്കളുപറഞ്ഞ 
ചെത്തുതൊഴിലാളി ക്‌ഷേമനിധിതന്നെ നോ 
ക്കൂ. 58 കോടിയോളമുണ്ട്‌ അതിന്‍െറ 
ആസ്തി. അതൊരു മുതല്‍ക്കൂട്ടാണു സംസ്‌ 
ഗാനത്തിന്‌ . വെല്‍ഫയര്‍ ഫണ്ടുകള്‍ ഒരു 
നഷ്ടമല്ല. തുടക്കത്തിലുളള ബാലാരിഷ്ടകള്‍ 
മാറിക്കിട്ടണമെന്നേയുളളൂ. പക്ഷേ ഞാന്‍ 
തുടങ്ങിയതൊന്നുംതന്നെ പെന്‍ഷന്‍-കം-ക്‌ 
ഷേമനിധിയല്ലാത്തതുകൊണ്ട്‌, അവയൊക്കെ 
പ്രവര്‍ത്തനം തുടരുന്നു. 

” ചോദ്യം: അതൊക്കെ ലമി: 
വിഭവസമാഹരണത്തിന്‍െറ വഴിക്ക്‌ എന്തു 
ചെയ്തു? 


മന്ത്രി; ഭ്രദത പദ്ധതി പുനരുജ്‌ ജീവിപ്പിച്ച്‌ 


പണം സംഭരിക്കാന്‍ ഉര്‍ജ്‌ജ്ിത ശമം - 


നടത്തി. എ.കെ. ആന്‍റണിയുടെ ഭരണകാല 
ത്തുണ്ടാക്കിയ പദ്‌ ധിതയാണിത്‌ . മുന്‍ഗവണ്‍ 
മെന്‍റ്‌ അതു നടത്തി. പക്ഷേ പറയത്തക്ക 
| ഗുണമൊന്നുമുണ്ടായില്ല. പത്തു കൊല്ലത്തേ 
ക്കുള്ള പദ്‌ധതിയായതുകൊണ്ട്‌, ആളുകള്‍ 
നിക്ഷേപിക്കാന്‍ താല്പര്യം കാട്ടിയിരു 
ന്നില്ല. അതുകൊണ്ട്‌ ഞാന്‍ കാലാവധി 
. കുറച്ചു, . അഞ്ചുകൊല്ലമാക്കി പലിശനിരക്കു 


| വര്‍ദ്ധിപ്പിച്ചു. പദ്ധതിക്കാകെ ഒരു മാറ്റം 


വരുത്തി. അതോടെ പദ്ധതി വിജയകരമായി. 
| ഞങ്ങള്‍ 33 കോടിയോളം സംഭരിച്ചു. 


പദ്ധതി ' വിജയിക്കാന്‍ ഒരു കാരണമു 


4 ണ്ടായി. കരുണാകരന്‍ നേരിട്ടുതന്നെ “ഭരത്‌ 
| ക്കെതിരെ ്രചരണം നടത്തി. അതുകൊണ്ട്‌ 


കലാകാമുദി 8 


എന്നുദ്ദേ , 


ഞങ്ങള്‍ക്കൊരുണര്‍വ്വുണ്ടായി. കൂടുതല്‍ പിരി 


ക്കണമെന്നു വാശി. അതു ഫലിച്ചു. കരുണാ 
കരനും തെറ്റു ബോദ്‌ ധ്യമായെന്നു തോന്നുന്നു. 
പിന്നീട്‌ പലതവണ ഞങ്ങള്‍ ്രകോപിപ്പി 
ച്ചിട്ടും ആശാന്‍ മിണ്ടിയില്ല. 
ചോദ്യം: എങ്കിലും, അ്രയ്ക്കൊരു വിജു 
.യമായില്ലല്ലോ ഭ്രദത വഴിയുളള സംഭരണം. 


മന്തി: ഏതു സമാഹരണവും പൂര്‍ണ്ണവിജു ” 


യമാകാന്‍ കാര്യക്ഷമമായ ഇന്‍രഫാസ്രട 
ക്ചര്‍ വേണം. നാഷണല്‍ സേവിംഗ്സ്‌ 
സ്കീമിന്‍റെ വിജയരഹസ്യമതാണ്‌ . ഗവണ്‍ 
മെന്‍റ്‌ മെഷീനറി, മഹിളാര്പധാന്‍ തുടങ്ങി 


' സര്‍വ്വസന്നാഹങ്ങളും അതിനുണ്ട്‌ . എല്ലാം 


കൂടി ഒരു രണ്ടായിരംപേര്‍ ക്യാമ്പയിന്‍ 
നടത്താന്‍ മാര്രമുണ്ട്‌. - 

ഭദ്രത നടത്തിയത്‌ കെ.എസ്‌ .എഫ്‌ .ഇ. 
ഒറ്റയ്ക്കാണ്‌. വേണ്ട്രത ക്യാമ്പയിന്‍ നടത്താ 
നൊന്നും അവര്‍ക്കു സാധിച്ചില്ല. കാരണം, 
ഇത്‌ അവരുടെ (പധാന ജോലിയലുല്ലോ. 
കൂട്ടത്തിലൊരു ്പവര്‍ത്തനം മാതം. അതു 
കൊണ്ട്‌ - ഭ്രദതയ്ക്ക്‌ മൃതമായി ഒരു 
വ്യാപകമായ ഇന്‍റന്‍സീവ്‌ (പചരണമുണ്ടാ 
യില്ല. 

ചോദ്യം: ര്രഷറി സേവിംഗ്സ്‌ ബാങ്ക്‌ 
പദ്ധതി വിപുലപ്പെടുത്തിയിരുന്നെങ്കില്‍ കു 
റേക്കൂടി വിപുലമായ സമാഹരണം സാധിക്കു 
മായിരുന്നില്ലേ? 

മന്തി: അതിപ്പോ നടക്കുന്നുണ്ടല്ലോ. 

ചോദ്യം: പക്ഷേ, വേണ്ട്രത ചൂടോ 
്രചരണമോ ഒന്നുമില്ലല്ലോ--ഗവണ്‍മെന്‍റി 
ന്‍െറ ഭാഗത്തുനിന്ന്‌ ? 

തന്തി: ര്രഷറി ഉദ്യോഗസ്ഥര്‍ പ്രചരണ 
മൊക്കെ നടത്തുന്നുണ്ട്‌ . പിന്നെ തുറന്നുപറ 
ഞ്ഞാല്‍, ഈ പദ്ധതി വിളുയിക്കണമെങ്കില്‍ 
ഞങ്ങള്‍ ചിലതൊക്കെ ചെയ്‌ തുകൊടുക്കേ 
ണ്ടതുണ്ട്‌. ഒന്നാമത്‌, (ട്‌ ഷറിയില്‍ ബാങ്കിംഗ്‌ 
സൌകര്യം ഉണ്ടാക്കിക്കൊടുക്കണം. ഇപ്പോള്‍ 


,ടഷറിയിലുള്ള ഉദ്യോഗസ്ഥരെക്കൊണ്ട്‌ ബാ 


ങ്കിംഗ്‌ നടത്തിക്കാന്‍ സാധിക്കില്ല. അതിനു 


പ്രത്യേക പരിശീലനമൊക്കെ കൊടുക്കണം. 


ഇതേപ്പറ്റിയൊക്കെ പഠിച്ചു സാമുവേല്‍ കമ്മി 
ഷന്‍െറ റിപ്പോര്‍ട്ടിലെ (പധാന ശുപാര്‍ശക 
ളൊന്നും നടപ്പാക്കിയിട്ടില്ല. അതു നടപ്പാക്കി 
യാല്‍ പദ്ധതി നേരെയാവും. 

ചോദ്യം: രടഷറിയില്‍ ബാങ്കിംഗിനുള്ള 


സഈകര്യമുണ്ടാക്കിക്കൂടേ--പുതിയ ജീവന 


ക്കാരെയൊക്കെ നിയമിച്ചോ മറ്റോ? 
മന്തി: അതുടനെ നടക്കുന്ന കാര്യമല്ലല്ലോ. 
പുതുതായി ആളെ നിയമിച്ചാലും അവര്‍ക്കു 


പരിശീലനം നല്‍കണം. നിലവിലുളള സ്റ്റാ 


ഫിനെ വച്ചുതന്നെ പദ്ധതി നടപ്പാക്കുന്നതാണ്‌ 
കൂടുതല്‍ സാകര്യം. ഇന്നത്തെ പരിമിതമായ 
ചുറ്റുപാടുകള്‍വച്ച്‌ ത; 
ചെയ്യുന്നുണ്ട്‌. ൽ ന 

ചോദ്യം: . ചെലവുചുരുക്കല്‍വഴി പണം 
ആര്‍ജ്‌ ജിക്കാനാവുന്ന ധാരാളം മേഖലകളു 
ണ്ടല്ലോ. ഉദാഹരണമായി മണി ഓര്‍ഡര്‍ 
പെന്‍ഷന്‍. പെന്‍ഷന്‍തുക മണിയോര്‍ഡറായി 
അയയ്ക്കുന്നതുമൂലം ഖജനാവിന്‌ 25 ലക്ഷം 
രൂപ നഷ്ടപ്പെടുകയല്ലേ? 


- നല്‍കിയാല്‍ മതിയെന്നു 


'മിന്തി: അതു ഞങ്ങള്‍ നിര്‍ത്തിയതായിരുന്നു. 


പക്ഷേ, പെന്‍ഷന്‍കാരെല്ലാം കൂടി ബഹളമു . 


ണ്ടാക്കി. അവരുടെ ഓപ്‌ ഷനനുസരിച്ച പണം 
* പറഞ്ഞപ്പോള്‍ 
പിന്നെ ബഹളമുണ്ടാക്കണ്ടാന്നു കരുതി ആ 
നഷ്ടമങ്ങു സഹിക്കാന്‍ തീരുമാനിച്ചു. മണി 


'ക്കൂറുകള്‍ ക്യൂ നിന്ന്‌ വിഷമിക്കുന്ന പെന്‍ഷന്‍ 


കാരുടെ ബുദ്ധിമുട്ടുകള്‍ പരിഹരിക്കാനാണ്‌ 
പെന്‍ഷന്‍ പേയ്മെന്‍റ്‌ (ടഷറിയില്‍ ആരംഭി 


v 


ചത്‌. തിരുവനന്തപുരത്തെ 
മാതൃകയില്‍ എറണമ്കുളത്തും കൊല്ലത്തും 


ആലപ്പുഴയിലും പെന്‍ഷന്‍ (ടഷറികള്‍ തുടങ്ങി. | 
ട്രഷറി | 


കാരണവന്മാര്‍ക്കു . മാരതമായിട്ടു 
യാവുമ്പോള്‍ അവര്‍ക്കെല്ലാം ആശ്വാസമായി. 

ചോദ്യം: പക്ഷേ ഉപ്പറഞ്ഞ പുതിയ 
പെന്‍ഷന്‍ ടഷറികള്‍ രൂപീകരിച്ചിരിക്കുന്നതു 
കൊണ്ട്‌ കാര്യമായ മാറ്റമുണ്ടെന്നു തോന്നു 
ന്നില്ല. ഉദാഹരണമായി, കൊല്ലത്തെ പുതിയ 
ര്രഷറി. കൊല്ലം ജില്ലാ ്രഷറിയിലും സബ്‌ 
്രഷറിയിലും പെന്‍ഷന്‍ വിഭാഗം കൈകാര്യം 
ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെയെല്ലാം ഒരു 
കൂരയ്ക്കു കീഴിലാക്കി എന്നല്ലാതെ പുതിയ 
(ട്രഷറി കൊണ്ട്‌ അവരുടെ ജോലിഭാരം 
കുറയുകയോ, പെന്‍ഷന്‍ വാങ്ങാന്‍ വരുന്ന 
വര്‍ക്ക്‌ ആശ്വാസം ലഭിക്കുകയോ ചെയ്യുന്നി 


ല്ലല്ലോ. 


പ്രഷറി ജീവനക്കാരെയല്ല. അവര്‍ സ്ഥിരം 
പരാതിക്കാരാണ്‌ . സ്‌റ്റാഫു കൂടുതല്‍ വേണം, 
അതുവേണം, ഇതുവേണം എന്നൊക്കെ 
അവരു പറയും. ഞങ്ങളു നോക്കുന്നത്‌ 
പെന്‍ഷന്‍കാരുടെ കാര്യമാണ്‌ . ഇനിയിപ്പോ, 
ഒന്നോ രണ്ടോ ജീവനക്കാരെ കൂടുതല്‍ 


ആവശ്യമുണ്ടെങ്കില്‍ ടഷറി . ഡയറക്ടര്‍ 
റിപ്പോര്‍ട്ടു നല്‍കിയാല്‍ അതിനുളള അനുമതി 
കൊടുക്കുകയും ചെയ്യും. 


ചോദ്യം: സ്‌റ്റാഫിന്‍െറ കുറവ്‌ ജീവനക്കാ 
രുടെ വെറും പരാതി മാര്തമല്ലല്ലോ. ഒരു 
സത്യമല്ലേ? (ടഷറിയില്‍ യഥാകാലം റെക്കണ്‍ 
സിലിയേഷന്‍ നടത്താത്തതുമൂലം പൊതു 
ഖജുനാവിനു വന്‍തുക നഷ്ടം വരുന്നുവെന്ന്‌ 
കഴിഞ്ഞ കുറേവര്‍ഷങ്ങളായി അക്കാണ്ടന്‍റ്‌ 
ജനറല്‍ റിപ്പോര്‍ട്ടു ചെയ്യുന്നുണ്ട്‌. കേവലം 


 കണക്കിന്‍െറ ഒരൊത്തുനോക്കല്‍ ന ട്രത്താന്‍ 


സ്‌റ്റാഫില്ലാത്തതുമൂലമല്ലേ ഈ വന്‍ചോര്‍ച്ചു? 

മുന്തി: അതൊരു സ്ഥിരം പരാതിയാണ്‌. 
സ്റ്റാഫിനെ തളുളിക്കയറ്റി നിയമിച്ചതുകൊ 
ണ്ടുമാരതം ഈ പശ്‌ നം പരിഹരിക്കാനാവില്ല. 
വിമര്‍ശനം 


സെയില്‍സ്‌ ടാക്‌സ്‌ ഡിപ്പാര്‍ട്ടുമെ 


. നെറടുക്കുക. ഏറ്റവും കൂടുതല്‍ ഗ്രാന്‍സാ | . | 


ക്ഷന്‍സ്‌ നടക്കുന്നത്‌ ഒരു മേഖലയാണിത്‌. 
അവിടെ പക്ഷേ റെക്കണ്‍സിലിയേഷന്‍ 


കുഴപ്പമില്ലാതെ നടക്കുന്നു. ഓരോ മാസവും 


അവര്‍ ട്രഷറിയില്‍ പോയി കണക്ക്‌ 


ഒത്തുനോക്കുന്നു. 


എന്തുപറഞ്ഞാലും denn എക്‌ 


സ്ക്യൂസാണ്‌ .സ്‌റ്റാഫില്ല. എന്ന്‌. ്പവൃത്തി 


ഭാരം കൂടി എന്ന തോന്നലുണ്ടായാല്‍ നമ്മള്‍ |. a 


്ടഘഷറിയുടെ |, 


മന്തി: ഞങ്ങള്‍ വിഷ്വലൈസു ചെയ്യുന്നതു |. 


വരുമ്പോഴൊക്കെ സ്റ്റാഫില്ല്‌ 


ന 
സ്റ്റാഫിനെ കൊടുക്കും. അഞ്ചു മണിവരെ 


യെങ്കിലും പണിയെടുക്കണ്ടേ ? 
ചോദ്യം: അതു ശരിയല്ല. സ്രെകട്ടേറി 


.യറ്റ റില്‍ത്തന്നെ പലതരത്തിലും ആവശ്യ 


ത്തിലധികം സ്റ്റാഫുണ്ട്‌. അതേസമയം. 
യഥാര്‍ത്ഥത്തില്‍ ഗാസ്‌ റൂട്ടിലെ പണി 
യെടുക്കേണ്ട വകുപ്പുകളില്‍ വേണ്ട്ര സ്റ്റാ 
ഫില്ലതാനും. ഉദാഹരണമായി അങ്ങയുടെ 
കീഴില്‍ ധനകാര്യവകുപ്പിന്‍േറതായി ഒരു 
പെന്‍ഷന്‍ ഗ്രീവന്‍സ്‌ സെല്‍ സ്വെകട്ടേറിയറ്റി 
ലുണ്ടല്ലോ. ഒരു അഡിഷണല്‍ സ്വെകട്ടറിയും 
പരിവാരങ്ങളുമുള്ള ഈ സെല്ല്‌, ആകെക്കൂടി 
ചെയ്യന്നത്‌ ,പെന്‍ഷന്‍കാരില്‍നിന്നു വല്ല 
അപേക്ഷയും വന്നാല്‍ അത്‌ പരിഗണന 
യ്ക്കായി ടഷറി ഡയറക്ടര്‍ക്ക്‌ അയച്ചു 
കൊടുക്കുക എന്ന പണിമാത്രമാണ്‌ ... ഈ 
ഏര്‍പ്പാടുതന്നെ നിരര്‍ത്ഥകമാണ്‌. കാരണം, 
പെന്‍ഷന്‍കാരുടെ പരാതി ടഷറി ഡയറ 
ക്ടര്‍ക്ക്‌ അയച്ചുകൊടുക്കാനേ ഈ സെല്ലി 
നാവു. (പശ്നം പരിഹരിക്കേണ്ടത്‌, അപ്പോഴും 
ട്രഷറി ജീവനക്കാര്‍തന്നെ. ഈ സെല്ലിനെ 
തീറ്റിപ്പോറ്റുന്നതെന്തിന്‌ ? 

മന്തി: അങ്ങനെയൊരു കാര്യം ഞാനി 
തേവരെ മനസ്സിലാക്കിയിരുന്നില്ല. സെല്ലിനെ 
വേണമെങ്കില്‍ നമുക്കങ്ങു തട്ടിക്കളയാം. 


പറഞ്ഞതേതായാലും നന്നായി. സെല്ലിന്‍െറ 
പ്രവര്‍ത്തനമെന്തെന്നു പരിശോധിക്കട്ടെ. ആ - 
രീതിയില്‍ ഞാന്‍ ചിന്തിച്ചിരുന്നില്ല. 

ചോദ്യം: അല്ല, പുറത്തുനിന്നു കാണുന്ന 


വരെന്ന നിലയില്‍ തോന്നിയതു പറഞ്ഞു 
വെന്നേയുള്ളൂ. 

മന്ത്രി: അതില്‍ കുഴപ്പമില്ല. ഒരു മന്തി 
ഇവിടെ വരുന്നത്‌ പരമാവധി അഞ്ചുകൊല്ല 
ത്തേക്കാണ്‌. എല്ലാം ഉടച്ചുവാര്‍ക്കാനൊക്കെ 

ില്ലെന്നതാണു സത്യം. ഇവിടെ ചില വര്‍ക്ക്‌ 
പാറ്റേണുണ്ട്‌ . അതിന്‍റിടയില്‍ ഞങ്ങളു കുറേ 
കാര്യങ്ങള്‍ ചെയ്യുന്നുവെന്നേയുള്ളൂ. എല്ലാ 
ത്തിനും പരിമിതിയില്ലേ? 

ഞാനിവിടെ ചാര്‍ജെടുത്തപ്പോള്‍ ചെലവു 


| കുറയ്ക്കാതെ തരമില്ലെന്ന സ്ഥിതിയാണ്‌. 


ഒരു എക്‌സ്‌ പെന്‍ഡിച്ചര്‍ കമ്മിഷനെ വച്ച. 

അതിനൊക്കെ പുറമെ, എന്‍െറ ഓഫീസില്‍ 
വരുന്നവര്‍ക്കു കൊടുക്കുന്ന കാപ്പിയുടെ 

കാര്യത്തില്‍വരെ ചെലവുചുരുക്കി. ബഡ്ജറ്റ 
തയ്യാനാക്കല്‍ മസ്‌ക്കറ്റ്‌ ഹോട്ടലിലും കോവ 
വത്തുമൊക്കെയായിരുന്നു,ജ്ന്‍പ്‌ . ഞാനതൊ - 
ക്കെ നിറുത്തി. അതുകൊണ്ട്‌ ഉദ്യോഗസ്ഥര്‍ 


. എന്നെ വിളിക്കുന്നത്‌ 'മൈസര്‍' മേനോന്‍” 


എന്നാണ്‌. ചെലവുകള്‍ ചുരുക്കിയപ്പോള്‍ 
പ്രതിഷേധം വളരെ കൂടുതലുണ്ടായി. പക്ഷേ, 


എന്തുചെയ്യാനാണ്‌ ? ഇവിടെ വരുന്ന വരുമാനം 


_ കുറവ്‌, ചെലവു കൂടുതലും. ഇതുരണ്ടുംകൂടി 


ബാലന്‍സു ചെയ്യുന്നത്‌ ഏതാണ്ടൊരു സര്‍ക്ക - 


സാണ്‌ . ഇതുകൊണ്ടുതന്നെ മരന്തിസഭയിലെ 


: ഏറ്റവും പേരുദോഷമുള്ള മ്രന്തിയും ഞാനാ 


കുന്നു. ഞാനല്ല മറ്റാരുവന്നാലും സ്ഥിതി 


ഇതുതന്നെ. 


ബഡ്‌ളുറ്റില്‍ വകകൊളളിക്കാത്ത തുക ചി 


 ലപ്പോള്‍ നല്‍കേണ്ടിവരും. ഉദാഹരണമായി 
ഇപ്പോഴത്തെ മരുന്നിന്‍െറ തുക. ബഡ്ജറ്റനുസ 


ആളുകളൊക്കെ മുതലാളി 
എന്നു വിളിക്കുന്നതുകൊണ്ട്‌ 
സ്വയം മുതലാളിമാരായി നടി? 
ക്കുന്നവരാണ്‌ നമുക്കുള്ളത്‌. 
പ്രൊഡ്ധക്ടീവായ ഒരു മുത 
ലാളിയും ഇവിടെയില്ല, മാര്‍ക്ക 
നീറല്‍ ക്യാപ്ലിറ്റലിസ്‌റ്റു 
കളാണ്‌ കേരളത്തിലുള്ളത്‌. . 
സത്യത്തില്‍ ഇവിടുള്ളത്‌ വ്യാ 
പാര മനോഭാവക്കാരാണ്‌, ദ്യ 
വസ്സായികളല്ല. | 
SERRE SERRE EOEDR, 
രിച്ചുളള മരുന്നു വാങ്ങാനുള്ള തുക തീര്‍ന്നു. 
അതുകൊണ്ട്‌ മറ്റേതെങ്കിലും വശത്തുനിന്നു 
പണം കണ്ടെത്തി മരുന്നിനു നല്‍കണം. 
ചോദ്യം: വരുമാന മാര്‍ഗ്ഗങ്ങള്‍ കുറേക്കൂടി 


ഉര്‍ജ്‌ ജിതപ്പെടുത്തിയാല്‍ ഈ സാമ്പത്തിക 
ഞെരുക്കം ഒഴിവാക്കുന്നതല്ലേയുള്ളു. അതാ 


.യത്‌, ധനാഗമമാര്‍ഗ്ഗങ്ങള്‍ കുറേക്കൂടി മെ 
ച്ചമായി വിഭാവന ചെയ്യുക. നല്ല ആദായമു 


ണ്ടാക്കാമായിരുന്ന സ്റ്റാമ്പ്‌ ആക്ട്‌ പിന്‍വ 
ലിച്ചത്‌ ആസൂരതണ വൈകല്യം കൊണ്ടല്ലേ? 
ഇതേ ഗതിയാണ്‌ ലാന്‍ഡ്‌ ടാക്‌സിനും 
വരുന്നതെന്നു തോന്നുന്നു. 

മന്തി: അതെങ്ങനെ ? 

ചോദ്യം: അടിസ്ഥാനനികുതി നിയമഭേദ 
ഗതിരപകാരം വ്യക്തികളുടെ ഭൂസ്വത്തിന്‍െറ 
അടിസ്ഥാനത്തിലാണ്‌ നികുതിപിരിവ്‌. അ 


തുകൊണ്ട്‌, ഒരു വ്യക്തമായ ഡിമാന്‍ഡ്‌ 


വയ്ക്കാന്‍ നികുതി പിരിക്കുന്ന റവന്യൂക്കാ 
രനു കഴിയില്ല. ഡിമാന്‍ഡ്‌ വച്ചാലുടന്‍ സ്വത്തു 
ഭാഗിച്ചെന്നും മറ്റും കാണിച്ച്‌. നികുതി 
വെട്ടിക്കാം. അതുകൊണ്ട്‌, ലാന്‍ഡ്‌ ടാക്‌സി 
നത്തില്‍ വ്യക്തമായൊരു വരുമാനം കണ 
ക്കാക്കാനാവില്ല. 

മരന്തി:é ലാന്‍ഡ്‌ ടാക്സ്‌ ഏതായാലും 
അടച്ചേ പറ്റു. ആധാരക്കൈമാറ്റമോ മറ്റോ 
വന്നാല്‍ കരക്കുടിശ്ശിക അടച്ചേ മതിയാവൂല്ലോ. 


- സത്യത്തില്‍ ഗവണ്‍മെന്‍റിനു തടസ്സമില്ലാതെ 


ലഭിക്കുന്ന അപൂര്‍വ്വം വരുമാനങ്ങളിലൊന്നാ 

പിന്നെ, പിരിവിന്‍െറ കാര്യത്തില്‍ താങ്കള്‍ 
പറഞ്ഞതു ശരിയാണ്‌. റവന്യൂക്കാരേക്കാള്‍ 
വില്ലേജുകാരാണ്‌ ഈ കരംപിരിക്കാന്‍ യോ 
ഗ്യര്‍. ഇതു പറഞ്ഞാല്‍ പക്ഷേ, സ്റ്റാഫി 
്ലെന്നു പരാതി വരും. 

ഇതിനിടയ്ക്കു പറയട്ടെ, ഞങ്ങളൊരു. 
വിപ്ളവകരമായ പരിഷ്‌കാരത്തിന്‌ ആലോ 
ചിച്ചതാണ്‌ --അതായത്‌, ഈ ലാന്‍ഡ്‌ ടാക്‌സ്‌ 
അപ്പാടെ എടുത്തുകളയാന്‍. പക്ഷേ, ഒരു 
കുഴപ്പം. അങ്ങനെ ചെയ്‌ താല്‍പ്പിന്നെ, ഭൂമി 
സംബന്ധിച്ച രേഖയേ ഇല്ലായെന്ന നില 
വരും. അതുകൊണ്ട്‌ ആ പരിപാടിയങ്ങുപേ 
ക്ഷിക്കുകയായിരുന്നു. 

ചോദ്യം: ഇനി, പൊതുവായൊരു ചോദ്യം: 
മുന്‍ ഗവണ്‍മെന്‍റിനെ അപേക്ഷിച്ച്‌ ഇടതുപ 
ക്ഷ ഗവണ്‍മെന്‍റിന്‍െറ ഭരണത്തില്‍ സ്വാഭാ 
വികമായും രപതീക്ഷിക്കപ്പെടുക ഒരു “ലെഫ്‌റ്റ്‌ 
ച്ചാണ്‌. ആ വഴിക്ക്‌ എന്തു ചെയ്തു? . 
മന്ത്രി: അഴിമതിയില്ലാത്ത ഗവണ്‍മെന്‍റ്‌ 
സൃഷ്ടിക്കാന്‍ കഴിഞ്ഞു, ഞങ്ങള്‍ക്ക്‌ . അഴിമ 
തിയില്ലാതെ ഏതുകാര്യത്തിനും മ്രന്തിമാരെ | 
വന്നുകാണാമെന്ന സ്ഥിതിവിശേഷം ഉണ്ടാ 
ക്കിയത്‌ വലിയൊരു കാര്യംതന്നെയാണ്‌. 
അഴിമതി, താഴേക്കിടയില്‍ ഉണ്ടാവാം. പ 
ക്ഷേ, ഉന്നതങ്ങളില്‍ ഇല്ലെന്ന്‌ ആര്‍ക്കുമ 
റിയാം. 

ചോദ്യം: എന്‍െറ ചോദ്യം സമ്പദ്മേഖല 
യെക്കുറിച്ചാണ്‌. ) 

മന്തി: സാമ്പത്തിക മായി പറഞ്ഞാല്‍, 
ദൂര്‍ബലവിദാഗങ്ങളെ രക്ഷിക്കാനുളള ക്ഷേമ 
പദ്ധതികളൊക്കെ വലിയ കാര്യങ്ങളല്ലേ. | 
ദുര്‍ബലവിഭാഗക്കാരെ രക്ഷിച്ചൊരു ഗവണ്‍ |' 
മെന്‍റാണിത്‌. കൃഷിയില്‍ ഗ്ഗൂപ്പ്‌ ഫാമിംഗ്‌ 
വഴി വലിയ മാറ്റമുണ്ടാക്കി. വ്യവസായരംഗ 
ത്താണെങ്കില്‍ അടഞ്ഞുകിടന്ന ധാരാളം 
സ്ഥാപനങ്ങള്‍ തുറന്നു. അവയെല്ലാം ലാഭക 
രമല്ലതന്നെ. അതിനു സമയം വേണം. ഓരോ 
രംഗമെടുത്താലും We have managed എന്നു 
കാണാം. 

ചോദ്യം: കാര്‍ഷികമേഖലയ്ക്ക്‌ ഈന്നല്‍ 
നല്‍കിയിട്ടുള്ള വ്യവസായങ്ങളല്ല ഭൂരിപക്ഷ 
വും. കൃഷിയില്‍ത്തന്നെ, പഴയ കര്‍ഷക 
രൂപമല്ല ഇന്നുളളത്‌. സമ്പന്ന കര്‍ഷകരുടെ 
ഒരുസംഘം തന്നെയുണ്ട്‌ . ഉദാഹരണം റബ്ബര്‍, 
ലോബി. നെല്‍ക്കൃഷിയാവട്ടെ പഴയമട്ടില്‍ 
നില്‍ക്കുന്നു. ഈ ഫ്ൃട്ടത്തില്‍ ഇടതുപക്ഷ 
ത്തിന്‍െറ റോളെന്താണ്‌? - 

മന്തി: കൃഷിക്കാര്‍ക്കിടയില്‍ വലിയ സാ 
മ്പത്തിക അന്തരം ഉണ്ടെന്നതു ശരിയാണ്‌. 
അതിന്‍െറ കാരണം, നമ്മുടെ ആളുകളുടെ 
മനോഭാവമാണ്‌. റബ്ദറുവച്ചാല്‍ ലാഭമാണ്‌, | 
നെല്ലു നട്ടാല്‍ നഷ്ടമാണ്‌ എന്നു പൊതുവേ 
പറയുന്നു. അതുകൊണ്ട്‌ “പുരോഗമനപ 
രമായി ചിന്തിക്കുന്ന കേരള കര്‍ഷകര്‍ റബ്ദറു 
വയ്ക്കുന്നു. കുറേനാള്‍മുമ്പ്‌, - കൊക്കോ 
വച്ചാല്‍ ' ലാഭം കൊയ്യാമെന്നു പറഞ്ഞ്‌ 
മ കൊക്കോ വച്ചവരാണ്‌ 
നാം. 


കലാകയഈമുദി। ഒ 


ഞ്ഞാലും അവര്‍ക്ക്‌ ഒരുപാടു റിസ്‌കുണ്ട്‌. 

ചോദ്യം: അതിപ്പോ, ഏതു വന്‍കിട 
മുതലാളിക്കായാലും അവരുടേതായ റിസ്കു 
ണ്ടാവുമല്ലോ. ; 

മന്തി: അതെ. എന്നാലും കേരളത്തിലെ 
കര്‍ഷക മുതലാളിമാര്‍ക്കുളള പ്രശ്‌നം , 
അവരുടെ ഉല്പന്നങ്ങളുടെ മാര്‍ക്കറ്റ്‌ പുറത്താ 
ണെന്നതാണ്‌. റബ്ദറിന്‍െറയും വെളിച്ചണ്ണയു 
ടെയുമൊക്കെ കാര്യം നോക്കൂ. പുറത്തുളള 


NBS NEWS 
ലോകമാന്യബാലഗംഗാധര 
തിലകന്‍െറ 


ഗീരരഫസ്യം। 


വ ക നരേന്ദ്രഭൂഷണ്‍ 
പ്രീ-പബ്ലിക്കേഷന്‍ 
E സൌജന്യനിരക്കില്‍ 
199! മെയ 25- നു? 
പ്രസിദ്ധികരിക്കുന്നു 
ഡമമീ 3. 936 പേജ്‌ 
വില 200 ക. 
പ്രി-പബ്ലിക്കേഷ൯ വില: 
ഒന്നിച്ചു്‌ 125 ക. 
തവണകളായി 135 കം 
(25425+25325+35) 
നാഷനല്‍ ബുക്ക്‌സ്റ്റാളീന്‍െറ 
ശാഖകളിലും ഏജന്‍സിീക 
. ളിലും പണമടയ്ക്കാം. 
എം. ഒ. കോട്ടയത്തേക്ക്‌ 


നാഷനല്‍ ബുക്കഴസ്റ്റാള്‍ 
കോട്ടയം 686001 എ 


ന 


- 


' 0 ഡ്രൈവിങ്‌ ശാസ്്രവും കലയും 
0 ഡ്രൈവറും ഡ്രൈവിങും 


ഠ ട്രാഫിക്‌ സൈനുകരം 
O രടാഫിക്‌ റെഗുലേഷന്‍സ്‌ 


൭ ആര്‍.ടി. ഓഫീസിലെ ഫീസ്‌ നിരക്കുകരം 


പേജ്‌ ഡിമൈ 160 - 


ം 


EN 10 


പിന്നെ സമ്പന്ന കര്‍ഷകരാണെന്നു പറ 


മ്രെഡവിങ മാസ്റ്റര്‍ 
ഡ്രൈവിങ്‌ ശാസ്ത്രീയമായി പഠിക്കാനും പഠിപ്പിക്കാനും 


പ്രയോജന്രപദമായ ഗ്രന്ഥം 


0 ഡ്രൈവര്‍ (പത്യേകം പാലിക്കേണ്ട നിയമങ്ങാം 
വാഹനങ്ങാകക്കുണ്ടാകാവുന്ന കുഴപ്പങ്ങളും അവയ്‌ക്കുള്ള പരിഹാര മാര്‍ഗങ്ങളും 
0 ഡ്രൈവ്വിങ്‌ ലൈസന്‍സും ഡ്രൈവിങ്‌” ടെസ്‌ററ്‌ രചോദ്യത്തരങ്ങളും 


-- കഴിവുററ ഒരു ഡ്രൈവര്‍ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും തികച്ചും 
ശാസ്‌ രതീയമായും ലളിതമായും നിരവധി ചിത്രങ്ങളോടെ 


്രന്‌ഥകര്‍ത്താ: സീ. വീ. സോമര്‍ മെക്കാനിക്കൽ എന്‍ജിനീയര്‍, ഫാക്‌ 


കുറത്ര* ബുക്‌*സ?ാന്‍്റ എല്ലാ ശാഖകളിലും ലഭിക്കും 
A തപാലിൽ: 
കറന്‍റ ബുക്സ്‌, കോട്ടയം - 686 001 


മാര്‍ക്കറ്റിലെ ” വിലയുടെ ചാഞ്ചാട്ടത്തിനു 
വിധേയരാണ്‌ ഇവിടുത്തെ കര്‍ഷകര്‍. അതെ 
ല്ലാം റിസ്‌കാണ്‌. 

കൃഷിക്കാര്‍ക്കിടയില്‍ അന്തരമുളളതുകൊ 
ണ്ട്‌ അത്‌ ട്രേഡ്‌ യൂണിയന്‍ സ്വഭാവത്തിലും 
മാറ്റങ്ങളുണ്ടാക്കുന്നുണ്ട്‌. ഇല്ലെന്നു ഞാന്‍ 
പറയില്ല. ” പിന്നെ കുറേക്കൂടി വിശാലമായി 
പറഞ്ഞാല്‍, ഇവിട്രെത ടാറ്റായുണ്ട്‌, ബിര്‍ള 
യുണ്ട്‌ ? കേരളത്തില്‍ ഒരു കുത്തക മുതലാളി 
യുണ്ടോ? ഒരു മലയാളി കുത്തകമുതലാളിയെ 
കാണാനില്ല. ആളുകളൊക്കെ മുതലാളി എന്നു 
വിളിക്കുന്നതുകൊണ്ട്‌ സ്വയം മുതലാളിമാ 
രായി നടിക്കുന്നവരാണ്‌ നമുക്കുള്ളത്‌. പ്രൊ 
ഡക്ടീവായ ഒരു മുതലാളിയും ഇവിടെയില്ല. 


മര്‍ക്കനന്‍ൈന്‍റല്‍ ക്യാപ്പിറ്റലിസ്‌റ്റുകളാണ്‌ കേര 


ളത്തിലുളളത്‌. സത്യത്തില്‍ ഇവിടുള്ളത്‌ 
വ്യാപാര മനോഭാവക്കാരാണ്‌, വ്യവസായിക 
ളല്ല. വല്ലവരുടെയും ഉല്പന്നങ്ങള്‍ കച്ചവടം 
നടത്തി കമ്മീഷന്‍ വാങ്ങുന്ന മുതലാളികളാ 
ണിവര്‍. നമ്മുടെ കൃഷിക്കാര്‍ ഈ വ്യാപാരി 
കേളക്കാള്‍ ഖ്രപാഡക്ടീവാണ്‌. എന്നാല്‍ 
അവര്‍ക്ക്‌ ഇവിടെത്തന്നെ മാര്‍ക്കറ്റുണ്ടാക്കി 
വിപണനമാര്‍ഗ്ഗം തുറക്കാന്‍ നമ്മുടെ വ്യവസാ 


" യികള്‍ക്കു കഴിവില്ല. 


ചോദ്യം; സംസ്ഥാനത്തിന്‍െറ സാമ്പത്തി 
കനിലയുടെ ഭാവിയെപ്പറ്റി? 

മന്ത്രി: ഇപ്പോള്‍ ഒന്നും പറയാറായിട്ടില്ല. 
അധികാരത്തില്‍ വന്ന്‌ ആദ്യവര്‍ഷങ്ങളില്‍ 
കൊടുക്കാനുളള പണം കൊടുക്കുക മാധ്തമാ 
യിരുന്നു ഗവണ്‍മെന്‍റിന്‍െറ പണി. പണമാ 
കട്ടെ, തീരെയുണ്ടായിരുന്നില്ലതാനും. എ 
ന്നുവച്ച്‌ സ്റ്റാഗ്നന്‍െറ്‌ ആവാന്‍ പറ്റില്ലല്ലോ. 
കുറേശ്ശെ വികസന്രപവര്‍ത്തനങ്ങള്‍ ചെയ്തു. 
കുറേ കടം വീട്ടി. കൃഷിയിലും വ്യവസ്ധായത്തി 


.ലും പുരോഗതിയുണ്ടാക്കാനുളള അടിത്തറ 


വില 20.00 


. ഇവിടെയില്ല. ഗവണ്‍മെന്‍റിന്‍റെ ലേബല്‍ 


' കനത്തിനും 


,വിക്കാനാണ്‌ ആലോചന. അത്‌ (പ്രവര്‍ത്തനം 


യിട്ടു. ആര്‍ക്കും നിഷേധിക്കാനാവില്ല. 
“കേരളത്തിലേക്കു കച്ചവടത്തെ പിടിച്ചുകൊ 
ണ്ടുവരാന്‍ ഞങ്ങള്‍ക്കു കഴിഞ്ഞു. കുറഞ്ഞത്‌ 
40 ഇനങ്ങളെങ്കിലും ഞങ്ങള്‍ തിരികെ 
കൊണ്ടുവന്നു. ഏറ്റവുമൊടുവില്‍ കൊണ്ടുവ 
ന്നത്‌ സിനിമാ ഫിലിമാണ്‌ . അതിനുമുന്‍പും 
ഇതേപോലെ ബഡ്ജറ്റില്‍ ചില ഇളവുകളും 
: അനുവദിച്ച്‌, കച്ചവടത്തെ ഇവിടെ ഉറപ്പിക്കാന്‍ 
ശ്രമിച്ചിട്ടുണ്ട്‌. 
ചോദ്യം: പാലിന്‍െറ വില കുറയ്ക്കാന്‍ 
രണ്ടുകോടി നഷ്ടം സഹിച്ച്‌ 5% നികുതി 
ഒഴിവാക്കിയല്ലോ, കഴിഞ്ഞ ബഡ്‌ജറ്റില്‍. 
പക്ഷേ, പാല്‍വില ഇരട്ടിയിലേറെ വര്‍ദ്ധി 
ച്ചിരിക്കുന്നു. അപ്പോള്‍ ബഡ്ജറ്റു വിഭാവന 
കൊണ്ടെന്തു ്രയോജുനം? 
മന്തി: വില കൂടാന്‍ കാരണം പണപ്പെ 
രുപ്പമാണ്‌ . അതില്‍ സംസ്ഥാനത്തിനൊന്നും 
ചെയ്യാനാവില്ല. മാര്രമല്ല, ബഡ്ജറ്റില്‍ വിഭാ 
വന ചെയ്യുന്നതുപോലെ എല്ലാം നടക്കണമെ 
ന്നുമില്ല. ടാക്‌സ്‌ എന്തിന്‍െറയെങ്കിലും വളര്‍ 
ച്ചയ്ക്കു തടസ്സമാണെന്നുണ്ടെങ്കില്‍, ആ 
ടാക്സ്‌ പിന്‍വലിക്കാനാണ്‌ ഞങ്ങള്‍ ശ്രമി 
ചോദ്യം: ജോഡിക്ക്‌ 2 രൂപയില്‍ കുറവുളള 
ചെരുപ്പുകളെ നികുതിയില്‍നിന്നൊഴിവാക്കി 
യല്ലോ. അതുകൊണ്ട്‌ ആര്‍ക്കാണ്‌ ഗുണം? 20 
രൂപയില്‍ കുറഞ്ഞ ചെരുപ്പുകളേയില്ല എന്ന 
അവസ്ഥയല്ലേ? 
മന്തി: കേരളത്തിലെ ചെരുപ്പുകുത്തിക 
ളേയും മറ്റു ചെറുകിട ചെരുപ്പു നിര്‍മ്മാതാക്ക 
ളേയും സഹായിക്കാനാണ്‌ അങ്ങനെ ചെ 
യ്തത്‌. വിലയുടെ കാര്യത്തില്‍ എനിക്കൊ 
ന്നും ചെയ്യാന്‍ പറ്റില്ല. 
ചോദ്യം: ടാക്‌സിന്‍െറ കാര്യത്തില്‍ പല 
പ്പോഴും വ്യത്യസ്ത ഭരണകക്ഷികളുടെ 
സമീപനങ്ങളില്‍ പറയത്തക്ക വ്യത്യാസമൊ 
ന്നും കാണാറില്ല. എന്നുതന്നെയല്ല, നമ്മുടെ 
നാടിന്‍െറ (പശ്നങ്ങള്‍ മനസ്സിലാക്കിയുളള 
ഒരു തനതു സമീപനമോ ശാസ്ത്രീയ 
വിഭാവനയോ ടാക്സേഷന്‍െറ കാര്യത്തില്‍ 


മാറുന്നുവെന്നല്ലാതെ സാമ്പത്തിക ഘടനയില്‍ 
മാറ്റമൊന്നുമില്ല. അങ്ങയുടെ ഗവണ്‍മെന്‍റ്‌ 
ഈ വഴിക്കു ശ്രദ്ധിച്ചിട്ടുണ്ടോ? 


മന്തി: ശ്രദ്ധിച്ചിട്ടുണ്ട്‌. ഇപ്പോള്‍ത്തന്നെ 


ടാക്‌സിന്‍െറ കാര്യങ്ങള്‍ പരിശോധിക്കാന്‍ |” 


“ഞങ്ങള്‍ ഒരു ചെറിയ സെല്ലിനെ വച്ചിട്ടുണ്ട്‌. 
പക്ഷേ, അതുപോര. കൂടുതല്‍ ശാസ്രതീയ 
മായ ടാക്‌സേഷനും മറ്റുമുണ്ടാവണം. അതിനു 
വേണ്ടി ഒരു ഇന്‍സ്റ്റിറ്റൂട്ട്‌ സ്ഥാപിക്കാന്‍ 
ഞങ്ങള്‍ ഉദ്ദേശിക്കുന്നുണ്ട്‌. നികുതി പഠനം 
ശാസ്രതീയമാക്കണം. ഘടനയ്ക്കും അവലോ 
ഒരു സ്ഥിരം അടിത്തറയും 
മാനദണ്ഡവും നല്‍കണം. ഇതിന്‌ ആകപ്പാടെ 
ഇന്ത്യയിലുള്ളത്‌ -ദില്ലിയിലെ ബക്ഷിയുടെ 
ഇന്‍സ്റ്റിറ്റൂട്ടാണ്‌. ആ മാതൃകയില്‍ കേരള 
ത്തിലും ഒരു ടാക്‌സ്‌ ഇന്‍സ്റ്റിറ്റൂട്ട്‌ സ്ഥാ 


തുടങ്ങിയാല്‍ നമ്മുടെ നികുതി ഘടനയ്ക്ക്‌ 
ഒരു ശാസ്ത്രീയത കൈവരുത്താനാവും. 


ce 
കയില്‍ 


ഴം നം 


ല്‍: 


'ഷാബാനു കേസിനുശേഷം ഭരണഘവ ച 


“ടന മാററി. ആ ബുദ്ധിമോശം 
കാണിച്ച ഭരണവും മാറി. 
അന്ന്‌ ഭരണഘടന മാറാന്‍ വേണ്ടി 


കൈപൊക്കിയവരില്‍ ബഹുഭൂരിപക്ഷവും 
ഇപ്പോള്‍ പാര്‍ലമെന്‍റിനു പുറത്താണ്‌ . അക 
ത്തു കയറണമെങ്കില്‍ അവര്‍ക്ക്‌ പഴയ 
പരിചയത്തിന്‍െറ പേരില്‍ പാസ്സു വാങ്ങണം. 

"തലാക്ക്‌, താലാക്ക്‌, തലാക്ക്‌" എന്നു 
മുന്നുതവണ പറഞ്ഞ്‌ മുപ്പതുവെളളിക്കാശ്‌ 
പോക്കററിലിടുന്നതിനു മുന്‍പ്‌ സുലൈമാന്‍ 
സേട്ട്‌ മുന്നൂറു തവണ ആലോചിക്കണമായി 


രുന്നു--തന്‍െറ (പവൃത്തി ദൈവത്തിന്‌ 
നിരക്കുന്നതാണോ എന്ന്‌. (സംഭവിച്ചത്‌ 
തലാക്കല്ല; ഫസഹായിരുന്നു എന്നൊരു 


പാഠഭേദം കന്‍േറാണ്‍മെന്‍റ്‌ ഹാസിലുണ്ട്‌ .) 
വെപ്പാട്ടി എപ്പോഴും കെട്ടിയവളേക്കാള്‍ 
മിടുക്കിയായിരിക്കും. കാരണം: അവള്‍ക്ക്‌ 
നഷ്ടപ്പെടാന്‍ ഒന്നുമില്ല; നേടാനാണെങ്കില്‍ 
ഒരു പുളിക്കൊമ്പും. 
കഥാപാ്രമായ വെപ്പാട്ടി ചാണക്യന്‍െറ 
മകളും, മാച്യാവല്ലിയുടെ അമ്മയുമാണെ 
ങ്കിലോ? 
അത്തറുപൂശി ചെല്ലുന്ന മാപ്പിളയ്ക്ക്‌ 
വാതില്‍ക്കല്‍ മുട്ടേണ്ടിവരും. അകത്തുകടക്കാ 
നുള്ള അനുവാദത്തിനുവേണ്ടി വന്നകാലില്‍ 
കാത്തുനില്‍ക്കേണ്ടിവരും. നിന്നുനിന്ന്‌ കാലു 
കഴയ്ക്കും. വാതിലിനു പുറത്ത്‌, കാലുകഴപ്പു 
മാററാനായിട്ട്‌ കുത്തുകാലിലിരിക്കാമെന്നു 
വച്ചാല്‍ അതിനും “അവളുടെ അനുവാദം 
വേണ്ടിവരും. പിന്നെ ആയുഷ്‌ ക്കാലം മുഴുവന്‍ 
അവളു പറയുന്നതുകേട്ട്‌, അതെല്ലാം അക്ഷ 
രംപ്തി അനുസരിച്ച്‌, അവളുടെ മുററത്ത്‌ 
കാവല്‍ കിടക്കുന്ന പട്ടിയായി കഴിയേണ്ടിവരും. 
(കൊടിച്ചിപ്പട്ടി എന്ന്‌ കന്‍േറാണ്‍മെന്‍റ്‌ ' 
ഹാസിലെ പാഠഭേദം.) 
ഇതൊന്നും ആലോചിക്കാതെ എന്തുകൊണ്ട്‌ 
സേളും, ബനാത്ത്വാലയുമൊക്കെ അടാപിടീന്ന്‌ 
ഇത്തരമൊരു ബുദ്ധിമോശം കാണിക്കാന്‍ 
മുതിര്‍ന്നു? 
എഴുപതു കഴിഞ്ഞ ര്പായമുളള ഒരു സാധു 
മനുഷ്യന്‍െറ പൂര്‍വ്വചരി്തം അന്വേഷി 
ക്കാനവര്‍ മെനക്കെട്ടില്ല. വാര്‍ദ്ധക്യം സ്ഥൂല 
ശരീരത്തെ മാതമേ ബാധിക്കാറുളളു. 
പഞ്ചേന്ര്രിയങ്ങള്‍ അല്പം പയ്യെയായിപ്പോ 
യെന്നു വരും. പക്ഷേ, പതിവായി യോഗാ 
മനസ്സില്‍ 


ഭ്യാസം നടത്തുന്ന ഒരാളുടെ 
വാര്‍ദ്ധക്യം വരാറില്ല. സേട്ട്‌ സായ്വ്‌ 
ഇത്രയും അറിഞ്ഞിരുന്നെങ്കില്‍ മുന്നുറല്ല, 
മുവായിരം വട്ടം ആലോചിക്കുമായിരുന്നു 


'മൊയി' ചൊല്ലുന്നതിനുമുന്‍വ്‌ . 
മുന്‍പൊരിക്കല്‍ ഈ പംക്തിയില്‍ 
ഞാനെഴുതി_മഹാത്മാഗാന ധിയുടെ സ്ഥാ 
നത്ത്‌ ഇ.എം.എസ്‌ .നമ്പൂതിരിപ്പാടായിരുന്നു 
വെങ്കില്‍ ഇന്‍ഡ്യയുടെ വിഭജുനം നടക്കില്ലാ 


യിരുന്നു എന്ന്‌. ഇപ്പോള്‍ അതിന്‍െറ കൂടെ 


ഒരു വാചകം കൂടി ചേര്‍ക്കാന്‍ വായനക്കാര്‍ 


എം.പി. നാരായണപിളള 


അനുവദിക്കണം. ''മുഹമ്മദാലിജിന്ന ലോക 
[പസിദ്‌ ധനായ വക്കീലായിട്ട്‌ (പ്രിവി കരുണ്‍ 
സിലില്‍ പ്രാക്ടീസ്‌ ചെയ്ത്‌ ലണ്ടനില്‍ത്തന്നെ 
ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടുമായിരുന്നു.”” 

പൂച്ച എലിയെ ഇട്ടു കളിപ്പിക്കുന്നപോലെ 
മുസ്ലിം ലീഗിനെ കൈകാര്യം ചെയ്യാന്‍ 
കഴിവുളള ഒരേ ഒരു നേതാവെ ഈ 
നൂററാണ്ടില്‍ ഇന്‍ഡ്യ കണ്ടിട്ടുള്ളു. അതാണ്‌ 
ഇ.എം.എസ്‌. നമ്പൂതിരിപ്പാട്‌. [അപ്പുക്കുട്ടന്‍ 
വളളികുന്നിന്‍െറ പുസ്തകത്തിന്‍െറ അടുത്ത 
പതിപ്പിറക്കുമ്പോള്‍ ഈ കാര്യം കൂടി 
മനസ്സിലാക്കി വേണ്ടതു ചെയ്യുക.] . 

എന്താണ്‌ തിരുമേനിയുടെ മുന്‍കാല 


“ റെക്കാര്‍ഡ്‌ ? 


ആദ്യം ലീഗിന്‍െറ കോട്ട തകര്‍ത്ത്‌ 
അവര്‍ക്ക്‌ കൈവശാവകാശം ഉണ്ടായിരുന്ന 
ഒരു സീററ്‌ പിടിച്ചെടുത്ത്‌ തന്‍െറ ശക്തി 


കാണിച്ചുകൊടുത്തു, 1957-ല്‍. പിന്നെ ലീഗിനെ 


ദരറുപതുകഗ്ിഞ്ചാന്‍ 
തലാത്പോല്ലരത്‌ 


കയറുരിവിട്ടു. 1959-ല്‍ വിമോചനസമരം 
തൊട്ട്‌ സമരമായ സമരമൊക്കെ കളിക്കാന്‍ 
ലീഗിന്‌ അവസരം കൊടുത്തു. കളിയെല്ലാം 
കളിച്ച്‌ താഴ്മയോടെ വന്നപ്പോള്‍ മറെറല്ലാവരും 
ലീഗിന്‌ കല്പിച്ചിരുന്ന ഭരണത്തിലെ തീണ്ടി 
ക്കൂടായ്മ ഒരു. ചെറിയ പുണ്യാഹത്തിലൂടെ 
നീക്കി ലീഗിനെ ക്യാബിനററിലെടുത്തു. അങ്ങ 
നെ പറയുന്നത്‌ അനുസരിച്ചാലുള്ള ്രയോഇു 
നം ബോദ്ധ്യമാക്കിക്കൊടുത്തു. 

പറയുന്നത്‌ അനുസരിക്കാതിരുന്നാലുളള 
ആപത്തും ബോദ്ധ്യപ്പെടുത്തി. ലീഗിനെ 
അദ്ദേഹം രണ്ടായി പിളര്‍ത്തി. മാര്‍ക്‌സിസ്ററ്‌ 
പാര്‍ട്ടിയുടെ വോട്ടുകള്‍ കൊടുത്ത്‌ വിമതലീ 
ഗിന്‌ മേല്‍വിലാസം ഉണ്ടാക്കിക്കൊടുത്തു. 


[ഈ ബുദ്ധി മഹാത്മാഗാന്ധിക്ക്‌ തോന്നി 


.യിരുന്നെങ്കില്‍ മൊഹമ്മദാലി ജിന്നയുടെ 
ആപ്പീസു പൂട്ടില്ലായിരുന്നോ? ഈ നൂററാണ്ടി 
ന്‍െറ പൂര്‍വ്വാര്‍ദ്ധത്തിലെ പ്രതമാസികകള്‍ 
തപ്പിയെടുത്ത്‌ വായിക്കുന്നവര്‍ക്ക്‌ തിരുമേനി 
യുടെ കളിയുടെ പ്രസക്‌തി പറഞ്ഞുതരേണ്ട 
ആവശ്യമില്ല.] രണ്ടു ലീഗും കൂടി. ലയിച്ചാ 


- ഫ്ോഷിച്ചപ്പോള്‍ തിരുമേനി റിയൂറി ചിരിച്ച. 
എലി എവിടംവരെ പോകുമെന്ന്‌ പൂച്ചയ്ക്ക . 


റിയാം. 


'“സമയമായില്ലപോലും' ' എന്നു തുടങ്ങുന്ന 


കുമാരനാശാന്‍െറ വരികളുടെ പ്രസക്തി 

വായനക്കാര്‍ അറിയേണ്ടയിവിടെയാണ്‌ . 
സേട്ടും, ബനാത്തുവാലയും കുമാരനാശാ 

ന്‍െറ കൃതികള്‍ വായിച്ചിട്ടുണ്ടോ എന്നെനി 


' കാര്യം മുസ്‌ലിം ലീഗുകാര്‍ ഇനിയും മനസ്സി 


ക്കറിയില്ല. പക്ഷെ തിരുമേനി വായിക്കുക 
മാ്രമല്ല ആശാന്‍പോലും കാണാത്ത അര്‍ 
ത്ഥവ്യാപ്തി അതിന്‌ കണ്ടയാളുമാണെന്ന്‌ 
എനിക്കറിയാം: [നേരില്‍ കണ്ടിട്ടുളള അറി 
വല്ലിത്‌ . തിരുമേനി എഴുതുന്നതൊക്കെ നിര 
ന്തരം വായിച്ചുനേടിയ ആത്‌ മജ്‌ ഞാനമാണ്‌ .] 
തെരുവു രാഷ്‌ (ടീയക്കാര്‍ ഗൌരവമായെടു 
ക്കാത്ത ഒരു ചെറിയ വിഷയം സദാ 
ആലോചിഛ്ുകൊണ്ടിരിക്കുക മാതമല്ല; അതി 
ന്‍െറ പാഠങ്ങള്‍ വേണ്ടിടത്ത്‌ വേണ്ടപോലെ 
പ്രയോഗിക്കാന്‍പോന്ന യോഗാഭ്യാസം പതി 
വായി നടക്കുകയും ചെയ്യുന്ന ഒരു സര്‍ഗ്ഗര്പതി 
ഭയാണ്‌ ഇന്‍ഡ്യന്‍ രാഷ്ര്രീയത്തില്‍ ഏളങ്കുള 
ത്തു മനയ്ക്കല്‍ ശങ്കരന്‍ നമ്പൂതിരിപ്പാട്‌ . 
ചരിശ്രു തിരുമേനി പറയുന്നത്‌ മുസ്ലിം 
ലീഗ്‌ അരു “മാപ്പിളലഹള കള്‍ 
കര്‍ഷകസമരമാകും. അനുസരിക്കാന്‍ വിസ 
മ്മതിച്ചാല്‍ മാപ്പിളലഹള യുടെ സ്റ്റാറ്റസ്‌ 


സ്തമായ ഈ രണ്ടു വ്യാഖ്യാനങ്ങളും 
ഒരേസമയത്ത്‌ വായിച്ചാല്‍ രണ്ടിനുമിടയ്ക്ക്‌ 
ഒരു പൊരുത്തക്കേടും കാണാന്‍ നമുക്കു 
പററില്ല. ഹെവി വെയിററിന്‍റടുത്ത്‌ ഫെതര്‍ 
വെയിററ്‌ ഗ്ളഈസിട്ട്‌ ചെന്നാല്‍ മൈക്‌ 
ടൈസന്‍ ചിരിച്ചു തലതല്ലും. 

നാലുവര്‍ഷം മുമ്പ്‌ ഭൂരിപക്‌ഷവര്‍ഗ്ഗീയതയും, 
ന്യൂനപക്ഷ. വര്‍ഗ്ഗീയതയും തിരുമേനിക്ക്‌ 
ഒരുപോലെ വര്‍ണ്യ്യമായിരുന്നു. ഇപ്പോഴും” 
വര്‍ഗ്ഗീയത നൂറുശതമാനം വര്‍ജ്യമാണ്‌ . | 
പക്ഷെ ന്യൂനപക്ഷ വര്‍ഗ്ഗീയത ''ആത്മ 
രക്ഷാര്‍ത്ഥമുളള'” വര്‍ഗ്ഗീയതയായി ഓവര്‍ 
നൈററ്‌ മാറിയത്‌ കണ്ടില്ലേ? 

ആത്മരക്ഷാര്‍ത്ഥം നമ്മളൊരു കൊല 
പാതകം നടത്തിയാല്‍പ്പോലും കേസ്സില്‍ 
നിന്നൂരിപ്പോരാം. ഇല്ലേ? 

ആദിശങ്കരനു ശേഷം, അതായത്‌ ആയിരത്തി 
ഇരുന്നൂറു വര്‍ഷങ്ങള്‍ക്കുശേഷം, കേരളത്തി 
ന്‍െറ മണ്ണില്‍. പിറന്ന ഏററവും വലിയ 
സര്‍ഗ്ഗ്രപതിഭയെയാണ്‌ നേരിടുന്നതെന്ന ' 


ലാക്കിയിട്ടില്ല. രാഷ്രടീയത്തിനു പകരം 
നോവലെഴുതാനായിരുന്നു വിധിയെങ്കില്‍ 
ഇന്‍ഡ്യ ചുരുങ്ങിയതൊരു നോബല്‍ പ്രൈ 
സെങ്കിലും നേടിക്കൌണ്ടുവരുമായിരുന്ന 
പ്രതിഭയുടടുത്താണ്‌ കൊണോട്ടിയിലെ ജാട. - 

കഴിഞ്ഞതവണ പുല്ലുവഴിയില്‍ പോയപ്പോള്‍ 
എന്‍െറ അമ്മ എനിക്കൊരുപദേശം തന്നു. _[.. 


ME 


കലുകനമുദി 11 


൨൧ സ്തകം കത്തിച്ച്‌ സാമാ 
ജൃത്വത്തെ തോല്പിക്കുക ന 
മ്മുടെ ഒരു പാരമ്പര്യമായി? 
ത്തീര്‍ന്നിതിക്കുന്നു. 


1955-ലാണെന്നു തോന്നുന്നു, ലോങ്‌ 
ഡേയ്സ്‌ ജേര്‍ണി ഇന്‍റു നൈററ്‌ പുറത്തു 
വരുന്നത്‌ .മരണശേഷമേ അത്‌ പുറത്തിറക്കാവു 
എന്ന വ്യവസ്ഥയോടെയാണ്‌, ആ കൃതി 
ഓനീന്‍ (പസാധകരെ ഏല്പിച്ചത്‌. നെടു 
നാളത്തെ ്പവാസത്തിനുശേഷം ആ കൃതി 
ഗ്രസിദ്‌ധീകരിച്ച വിവരം തിയേറ്റര്‍ ആര്‍ട്‌സില്‍ 
വന്ന ആഴ്ച തന്നെ, അത്‌ തിരുവനന്തപുര 
പഴയ സുഹൃത്തിന്‍െറ 
പുനരാഗമനംപോലെ ഈഷ്മളമായിരുന്നു, 
കറുത്ത കാലിക്കോ ബയന്‍റിട്ട്‌, നല്ല വെടി 


ത്തെത്തി. ' ഒരു 


പ്പോടെ അച്ചടിച്ച ആ നാടകത്തിന്‍െറ വരവും. 
അയണസ്‌ കോയുടെ പീപ്പിളും, ചെയേഴ്‌സും, 
ആര്‍തര്‍ മില്ലറുടെ ഡെത്ത്‌ ഓഫ്‌ എ 
സെയില്‍സ്മാനും ബ്രോഡ്‌ വേയില്‍ അവത 
രിപ്പിക്കപ്പെടുകയും ആ നാടകങ്ങള്‍ തിയേറ്റര്‍ 
ആര്‍ട്സില്‍ അച്ചടിച്ചുവരികയും ചെയ്തിരുന്ന 
അക്കാലത്ത്‌ ഓനീല്‍ പഴഞ്ചനായിത്തുടങ്ങി 
യിരുന്നു. എ സ്ട്രീററ്‌ കാര്‍ നെയിംഡ്‌ 
ഡിസയറിലൂടെ അമേരിക്കന്‍ നാടകവേദിയെ, 
പിടിച്ചുകുലുക്കിയെത്തിയ ടെന്നസി വില്യം 
സായിരുന്നു അന്ന്‌ ഫാഷന്‍. എന്നാല്‍ ലോങ്‌ 


ജേര്‍ണി ഓനീലിനെ പൊതിഞ്ഞുനിന്നിരുന്ന . 


മിത്തിനെ വീണ്ടും പൊലിപ്പിച്ചു. ഒരു ശ്രീക്കു 
ട്രാജഡിയുടെ ഗാംഭീരതയുണ്ടായിരുന്ന ആ 
നാടകത്തില്‍ ഓനീലിന്‍െറ ആത്മകഥയുടെ 


മനുഷ്യജന്മം നൂററി ഇരുപതു വര്‍ഷമാണ്‌. 
, | ആദ്യത്തെ മുപ്പതുവര്‍ഷം ഓടിച്ചാടി നടക്കാം. 
പിന്നത്തെ മുപ്പതുവര്‍ഷം കഴുതയെപ്പോലെ 
കുടുംബത്തിന്‍െറ പ്രാരാബ്ധങ്ങള്‍ ചുമക്കണം. 
പിന്നത്തെ മുപ്പതുവര്‍ഷം പട്ടിയെപ്പോലാണ്‌. 
ഏതെങ്കിലും ഒരു മുലയില്‍ ചുരുണ്ടുകിടക്കും. 
ആരെങ്കിലും വന്നാലൊന്നു കുരച്ചെങ്കിലായി. 


കഞ്ഞി കിട്ടിയാല്‍ കുടിക്കാം. പിന്നത്തെ 


മുപ്പതു വര്‍ഷം കാക്കയെപ്പോലാണ്‌ . കണ്ടാല്‍, 


ആട്ടിപ്പായിക്കും. 
“ഈ 'മൊയി' ചൊല്ലിലൂടെ മുസ്‌ലിം ലീഗ്‌ 


മൂന്നാമത്തെ ഫ്ൃട്ടത്തിലേക്ക്‌ കടന്നിരിക്ക 


യാണോ? 

തിരുമേനി ചിന്ത വാരികയിലെ ചോദ്യോ 
ത്തരപംക് തിയില്‍ക്കൂടി ഈ ചോദ്യത്തിനു; 
മൊരു മറുപടി തന്നാല്‍ വേണ്ടില്ലായിരൂന്നു. ; 


. കലാകൌമുദി 12 


ക്ലദങ്ങുടെ ദുഃഖം 


പൊന്‍വ്രകാശം പുരണ്ടുകിടന്നിരുന്നു. 
ഹോളിവുഡ്‌ഡിന്‍െറ (്രിയേററീവ്‌ കാലം 
കൂടിയായിരുന്നു അത്‌. എല്ലാ ആഴ്ചയും 
മുടങ്ങാതെയെത്തിയിരുന്ന സാററര്‍ഡേ ഈവ 
നിംഗ്‌ പോസ്ററിലെ പത്തോ പ്രന്തണ്ടോ വരി 
യില്‍ക്കവിയാത്ത അതീവ മനോഹരങ്ങളായ 
ചലച്ചി്ര നിരൂപണങ്ങള്‍.. അതോടൊപ്പം 
ലാലാ ഒ പാഴ്‌സന്‍െറ ഗോസിപ്പുകളും. ക്ളാ 
സ്സിക്കുകളെന്ന്‌ വിശേഷിപ്പിക്കാവുന്ന ചലച്ചി 
ശ്രങ്ങള്‍ മുടങ്ങാതെ (ശീകുമാര്‍ തിയേറ്ററി 
ലെത്തുമ്പോള്‍, ആ ചലച്ചിരതങ്ങള്‍ ആധാരമാ 
ക്കിയ എല്ലാ നോവലുകളും നാടകങ്ങളും 
ബുക്ക്‌ ഷെല്‍ഫില്‍ റെഡി. ലൂയിപാസ്ച്ചറും, 
ഗുഡ്‌ എര്‍ത്തും, ഗോണ്‍വിദ്‌ ദ വിന്‍ഡും, 
വാട്ടര്‍ രണ്ടും, ഈസ്ററ്‌ ഓഫ്‌ ഈഡനും, 
കാസാബ്ളാങ്കയും, ആഫ്രിക്കന്‍ ക്യൂനും, 
ഹൈനുണും, റോസ്‌ ടാററുവും, (ഫം ഹിയര്‍ 
ടൂ ഇറേറണിററിയുമെല്യാം ചലച്ചിശ്ര രൂപത്തില്‍ 
മാതമല്ല, സാഹിതൃരചനകളായും എത്തിയി 
രുന്ന, ആ കാലം. നിരന്നുനിന്ന പതിനൊന്നു 
പേരുടെ കാലിനിടയിലുടെ ഗോളടിച്ച മേവ 
ലാലും, - ഇടത്തേവിങ്ങിലൂടെ നൂല്‌ പിടിച്ച 
പോലെ ഓടി കോര്‍ണറില്‍നിന്നും അളന്നു 


. തൂക്കി പന്തടിച്ചുകൊടുക്കുന്ന ആന്‍റണിയു 


മെല്ലാം ആ കാലത്തെ സമ്പന്നമാക്കുന്ന 
ഓര്‍മ്മകള്‍. അണ്‍ അമേരിക്കന്‍ ആക്ടി 
വിററിയുടെ പിടിയിലമര്‍ന്നുപോയ മഹാന്മാ 
രായ്‌ അമേരിക്കന്‍ എഴുത്തുകാരുടെ കൃതികള്‍ 
വീണ്ടും രംഗത്തെത്തിത്തുടങ്ങിയിരുന്നു. കാലി 
ഫോര്‍ണിയായില്‍. തിരഞ്ഞെടുപ്പിനു നിന്ന 
അപ്ടന്‍ സിംഗ്ളയറെ തോല്പിക്കാന്‍ നടന്ന 


കുതന്ത്രങ്ങള്‍ മറനീക്കി വന്നുതുടങ്ങിയിരു 


ന്നതേയുളളു. ഇുംഗ്ളിലൂടെ അമേരിക്കയുടെ 
കച്ചവട മനസ്സിന്‌ മുളളായിത്തീര്‍ന്ന സിംഗ്ള 
യറുടെ കപ്‌ ഓഫ്‌ ഫ്യൂറിയുടെ ആദ്യ പതിപ്പ്‌ 
എത്തിയതും ആ കാലത്തായിരുന്നു. നോബല്‍ 
സമ്മാനം നേടിയ സിംഗ്ളയര്‍ ലൂയിസ്‌ 
കുടിച്ച്‌, നശിച്ച കഥ, ഡിലാന്‍ തോമസിന്‍െറ 
മദ്യരാധ്രികളുടെ ദുഃഖങ്ങള്‍... ഒരു വുബിറ്റേ 
റിയനായിത്തീര്‍ന്ന സിംഗ്ളയറുടെ ആ കൃതിക്ക്‌ 
പിന്നാലെയാണ്‌ റേ മില്ലന്‍ഡിന്‌ ഓസ്‌കാര്‍ 


നേടിക്കൊടുത്ത ദ ലോസ്‌ററ്‌ -വീക്കെന്‍ഡ്‌ , 
വരുന്നത്‌. കുടിയനായ അതിലെ കഥാപാത്ര - 


ത്തിന്‍െറ ദുഃസ്വപ്‌ നങ്ങളെപ്പററി ബില്‍ അററ്‌ 
കിന്‍സന്‍ സാററര്‍ഡേ ഈവനിംഗ്‌ പോ 


സ്ററില്‍ എഴുതിയ ദുഃഖകാവ്യം... യൂണി: 


വേഴ്‌സിററി കോളേജിന്‌ - മുമ്പിലായിരുന്നു 
യു.എസ്‌ ഇന്‍ഫര്‍മേഷന്‍ ല്വരൈബറി. ആ 
മന്ദിരത്തിന്‌ പിന്നില്‍ സംസ്കൃത കോളേ 
ജിന്‌ മുമ്പിലായിരുന്നു പഴയ യൂണിവേഴ്‌സിററി 


“ കോളേജ്‌ ല്ലൈബറി. ഇരുട്ടും പൊടിയും: 


നിറഞ്ഞ. അകത്തളങ്ങളില്‍ ജയിലര്‍മാരെ 


- ഓര്‍മ്മിപ്പിക്കുന്ന പുസ്തകസുക്ഷിപ്പുകാരായ 


ഉദ്യോഗസ്ഥന്മാര്‍. മുന്‍വശത്ത്‌, വെളിച്ചവും 


പ്രസന്നതയും നിറഞ്ഞ യു.എസ്‌ . ല്രൈബറി. 
ആധുനിക വിജ്ഞാനത്തിന്‍െറ അതിരുകള്‍ 
തേടാന്‍ സഹായിക്കുന്ന പുസ്തകങ്ങള്‍, 
ജേര്‍ണലുകള്‍. ശാസ്രതത്തിന്‍െറയും സാഹി 
തൃത്തിന്‍െറയും ദീപനാളങ്ങള്‍. പക്ഷെ, ഒരു 
അര്‍ദ്‌ ധരാധതി ആ ലൈ[്ബറി അടച്ചുപൂട്ടി. ആ 
ല്ൈബറിമന്ദിരത്തിന്നു മുന്‍പിലിട്ടിരുന്ന ഒരു 


വാന്‍ കത്തിച്ചായിരുന്നു അന്ന്‌ അമേരിക്കന്‍ - 


സാ്മാജ്യത്വത്തെ നമ്മള്‍ തോല്‍പിച്ചത്‌. 


ചരിശ്രം. ആവര്‍ത്തിക്കുകയാണ്‌ തിരുവ 
നന്തപുരത്ത്‌ . അമേരിക്കയേയും ബ്രിട്ടനേയും 


തോല്പിക്കാന്‍ ബ്രിട്ടീഷ്‌ കണ്‍സില്‍ ലൈ 


ബ്രറിക്കകത്ത്‌ കയറി പുസ്തകദുകത്തിക്കുന്നു. 
്രിസ്ററിലിയേയും ജെയ്‌ൻ ഓസ്‌ററിനേയും 
ജോയ്്‌സിനെയും പുതുക്കാനും നേച്ചറും 
ലാന്‍സററും മറിച്ചുനോക്കാനും ലണ്ടന്‍ 
ടൈംസും ഗാർഡിയനും ഓടിച്ചുനോക്കാനു 
മുളള സാകര്യംപോലും നാം വേണ്ടെന്നു 
വയ്ക്കാന്‍ പോകുന്നു. പുസ്തകങ്ങള്‍ കത്തി 
ക്കാതെ സാരമാജൃത്വത്തെ നേരിടാന്‍ പല 
വഴികളുമുണ്ടെങ്കിലും, നമുക്കിഷ്ടം ഈ 
വഴിയാണെന്നു തോന്നുന്നു. ഈ ലൈബ്രറി 
കൂടി അടച്ചുപൂട്ടിയാല്‍, മനസ്സിന്‍െറ ജാലക 
ങ്ങള്‍ കൂടി കൊട്ടി അടയ്‌ ക്കാമല്ലോ. 

വില്യം എന്‍ ഷീറര്‍ എഴുതിയ ദ റൈസ്‌ 
ആന്‍റ്‌ ഫാള്‍ ഓഫ്‌ ദ തേര്‍ഡ്‌ റീഷ്‌ എന്ന 
കൃതിയില്‍ 'നാസിഫിക്കേഷന്‍ ഓഫ്‌ കള്‍ച്ചര്‍” 
എന്നൊരദ്‌ ധ്യായമുണ്ട്‌. അതില്‍ ഇങ്ങനെ 
പറയുന്നു: ''ഹിററ്ലര്‍ ചാന്‍സലറായി നാലര 
മാസം പിന്നിട്ടപ്പോള്‍, 1933 മേയ്‌ പത്താംതീയതി 
വൈകുന്നേരം, മദ്ധ്യകാലഘട്ടത്തിനുശേഷം 
പാശ്ചാത്യലോകം ദര്‍ശിക്കാത്ത ഒരു സംഭവം 
ബര്‍ലിനില്‍ അരങ്ങേറി. പതിനായിരക്കണ 
ക്കിന്‌ വിദ്യാര്‍ത്ഥികള്‍ ദീപശിഖയുമായി 
ബെര്‍ലിന്‍ യൂണിവേഴ്‌സിററിക്ക്‌ അഭിമുഖ 
മായുള്ള യൂട്ടന്‍ ദെന്‍ ലിന്‍ഡന്‍ സ്ക്വയറില്‍ 
എത്തി. അവിടെ കൂമ്പാരമിട്ടിരുന പുസ്ത ! 
കങ്ങള്‍ കത്തിക്കുകയും അതില്‍നിന്നും 
ഉയര്‍ന്ന തീജ്യാലയിലേക്ക്‌ പുസ്തകങ്ങള്‍ 
വാരിയെറിയുകയും ചെയ്തു. ഏതാണ്ട്‌ 
ഇരുപതിനായിരത്തോളം പുസ്‌ തകങ്ങള്‍ 
കത്തിച്ചു. മററുപല നഗരങ്ങളിലും ഈ 
രംഗങ്ങള്‍ നടന്നു. ഡോ.ഗീബല്‍സിന്‍െറ 
സാന്നിദ്ധ്യത്തില്‍ ആനന്ദതുന്ദിലരായ 
വിദ്യാര്‍ത്ഥികള്‍ തീക്കിരയാക്കിയ പുസ്ത. 
കങ്ങളില്‍ പലതും ലോക്രപസിദ്ധ എഴുത്തു 
കാരുടെ രചനകളായിരുന്നു. തോമസ്മന്‍, 
ജേക്കബ്‌ വാസര്‍മാന്‍, സ്ററിഫാന്‍ സ്വെയ്ഗ്‌, 
എറിക്മേറിയ റെമാര്‍ക്ക്‌, ആല്‍ബര്‍ട്ട്‌ ഐന്‍ 
സ്‌റൈറന്‍ തുടങ്ങിയ ജര്‍മ്മന്‍ എഴുത്തുകാരു . 
ടെയും ജാക്ക്ലണ്ടന്‍, അപ്‌ ടണ്‍ സിംഗ്ളയര്‍, : 
ഹെലന്‍ കെല്ലര്‍, എച്ച്‌ .ജി.വെല്‍സ്‌, ഫ്രോ' 
യിഡ്‌, ജീദ്‌, ്രൂസ്ററ്‌ - എന്നീ വിദേശ 
എഴുത്തുകാരുടെയും കൃതികളായിരുന്നു 
അങ്ങനെ അഗ്നിക്കിരയാക്കപ്പെട്ടത്‌. അതി 
നുശേഷം ലോകംതന്നെ എങ്ങനെയെല്ലാം 


മാറി. പക്ഷെ പുസ്തകം തീവയ്ക്കുന്നവര്‍ 


മാത്രം മാറിയില്ല. 
എസ്‌.ഇയചന്രദന്‍നായര്‍ 


Len 


‘TG ള്‌ 


a i “ കുഴിമാടത്തില്‍നിന്ന്‌ 'അവന്‍ എന്നെ 
“| വിളിക്കുന്നു. എനിക്ക്‌ പോകാതിരി 
ക്കാന്‍ വയ്യ. പേയേപററൂ അവന്‍ പിന്നാലെ 
അവന്‍െറ അമ്മച്ചിപോയി. ഏറെ വേദനതി 
ന്നുകൊണ്ട്‌ . ഇനി ഞാന്‍... ഇല്ല, ഇനി 
അധികകാലം എനിക്കെന്‍െറ പിയപ്പെട്ട 
മകനെ ഓര്‍ത്തുനീറിനീറി മരിക്കേണ്ടിവരില്ല. 
ഇനിയൊരു ഫ്രെബുവരി 18 കൂടി കടന്നുവരുന്നു. 
അതിനു മുമ്പ്‌...” 

അതെ. കുഴിമാടത്തില്‍ നിന്ന്‌ അവന്‍ 
വിളിഎ. അവന്‍െറ അച്ഛനെ. അദ്ദേഹം 
യാശ്രയായി. മകന്‍െറ അടുത്തേക്ക്‌ .തൊട്ടുമുമ്പ്‌ 
അവന്‍െറ അടുത്തേക്കുപോയത്‌ അവനെ 19 
മാസം ചുമന്ന അമ്മച്ചിയാണ്‌ . അതിനുശേഷം 
അധികം വൈകാതെ അപ്പനും. ഒരു ഫ്രൈബുവരി 
18 കൂടി കാത്തിരിക്കാന്‍ അദ്‌ ദേഹത്തെ 
അവന്‍ അനുവദിച്ചിരുന്നില്ല. അതിന്‌ മാര്തം 
അപ്പന്‌ കെല്പില്ലെന്ന്‌ അവന്‌ തോന്നിയിരി 
ക്കണം. 1991 ഫ്രെബുവരി 18-ന്‌ വേണ്ടി 16 
ദിവസംകൂടി കാത്തിരിക്കാന്‍ അദ്ദേഹം 
നിന്നില്ല. മകന്‍െറ കുഴിമാടത്തില്‍ നിന്നുള്ള 
വിളി അദ്ദേഹം സ്വീകരിച്ചു. 


1970 ഫെ.ബുവരി 18. _ 

തിരുനെല്ലി വനാന്തരത്തില്‍ നക്‌ സലൈററ്‌ 
നേതാവ്‌ എ. വര്‍ഗീസ്‌ രക്തസാക്ഷിയായി. 

കേരളത്തെ പിടിച്ചുകുലുക്കിയ വര്‍ഗീസിന്‍െറ 
രക്തസാക്ഷിത്വം രണ്ട്‌ വൃതൃസ്ത അഭി 
്രായങ്ങള്‍ക്ക്‌ വഴിയൊരുക്കി. തങ്ങളുമായുള്ള 
ഏററുമുട്ടലില്‍ മരിച്ചതാണെന്ന്‌ പൊലീസ്‌. 
അതല്ല, വര്‍ഗ്ഗീസിനെ അതിമൃഗീയമായി 
പീഡിപ്പിച്ചതിനുശേഷം വെടിവച്ചുകൊന്നതാ 
ണെന്ന്‌ സഖാക്കളും. ഇതൊക്കെയാണെങ്കിലും 
മകന്‍ നഷ്ടപ്പെട്ട അപ്പന്‍െറ മനസ്സില്‍നിന്ന്‌ 
ഉണ്ടായ വികാര്രപകടനം എന്തെന്നല്ലേ. 
“എന്‍െറ മകനെ കാക്കിക്കുളളിലെ കഴു 
കന്മാര്‍ വെടിവച്ച്‌ കൊന്നു. എന്നിട്ട്‌, 
അവന്‍െറ ശരീരത്തില്‍ അവര്‍ ചൂടുളള 
വെള്ളമൊഴിച്ചു. ഈ മുററത്ത്‌ അവന്‍െറ 
മൃതശരീരം കൊണ്ട്‌ വന്നപ്പോള്‍ ഞാനതറിഞ്ഞു. 
അവന്‍െറ ശരീരം കറുത്ത്‌ കരിവാളിച്ചിരുന്നു. 
എന്റെറ മകന്‍ അതിനുമാരതം എന്ത്‌ തെററു 
ചെയ്തു? അവന്‍ ഉണ്ടില്ലെങ്കിലും മുററുളളവരെ 
ഉനട്ടും. എന്‍െറ കൈയില്‍ നിന്ന്‌ രണ്ട്‌ 
രൂപാവാങ്ങി മററുളളവര്‍ക്ക്‌ കൊണ്ടുകൊടു 


ത്തവനാ വര്‍ഗീസ്‌. അവന്‍ മോഷ്‌ടിച്ചീട്ടുണ്ടാ . 


വും. പക്ഷേ അത്‌ അവനുവേണ്ടി ആയിരു 
ന്നില്ല...” 

വര്‍ഗീസിന്‍െറ പിതാവ്‌ അരീക്കാട്ട്‌ വര്‍ക്കി 
1990 ഫ്രെബുവരി 15-ന്‌ ഈ ലേഖകനോട്‌ 
“പറഞ്ഞു. കേരളത്തെ പിടിച്ചുകുലുക്കിയ 
നക്‌സലൈററ്‌ നേതാവ്‌ എ. വര്‍ഗീസിന്‍െറ 
. വീട്‌ ശ്മശാനമുകതയില്‍. വെളളമുണ്ട ഒഴു 
ക്കന്മൂലയില്‍ വയലോരത്ത്‌ സ്ഥിതിചെയ്യുന്ന 
കൊച്ചു തറവാട്‌. അതിനകത്ത്‌ . രണ്ട്‌ 


വൃദ്ധദമ്പതികള്‍. കഴിഞ്ഞവര്‍ഷം ഫ്രെബുവരി . 


്രദീപ്‌ മാനന്തവാടി 


nnd 


“വര്‍ഗ്ഗീസ്‌ 


ദരടിയാരെ 


പരമാർ 


15-ന്‌ ഈ ലേഖകനും മറെറടരു പ്രത്രപവര്‍ 
ത്തകനും കൂടി അരീക്കാട്‌ തറവാട്ടില്‍ 


വര്‍ഗീസിന്‍െറ പിതാവ്‌ വര്‍ക്കിയെ കാണാന്‍, 


ചെന്നു. 

വെളിച്ചം കടന്നുചെല്ലാന്‍ ബുദ്ധിമുട്ടുളള 
വീടിന്‍െറ ഉമ്മറവാതില്‍ക്കല്‍ ചാരുകസേരയില്‍ 
. നീണ്ടിരുന്ന്‌ കപ്പപ്പുഴുക്ക്‌ കൈയിലേന്തി 


“അരീക്കാട്‌ വര്‍ക്കി--വര്‍ഗ്ഗീസിന്‍റ പിതാവ്‌ 


എന്തോ പിന്തിച്ചു, ഇരിക്കുകയായിരുന്നു 
അരീക്കാട്ട്‌ വര്‍ക്കി. മുററത്ത്‌ .ഇളംവെയില്‍ ' 
സൃഷ്ടിച്ച പാതിവെളിച്ചത്തിലേക്കാണ്‌ അ 
ദ്ദേഹത്തിന്‍െറ ദൃഷ്ടി. പരിചയം ഉണ്ടായിട്ടും 
അദ്ദേഹം ഒന്ന്‌ ചിരിക്കാന്‍ പോലും | ' 
മറന്നതുപോലെ. എന്നിട്ട്‌, ഇടത്‌ കൈയിലെ |: 
കപ്പപ്പിഴുക്കിന്‍െറ പാര്രത്തിൽ വലതുകൈയി 
ലെ സ്പൂണ്‍ അദ്ദേഹം പോലും അറിയാതെ 
ചികയുന്നു: നരച്ചതാടിയും മുടിയും ചുക്കി. 
ചുളിഞ്ഞ മുഖവും ശരീരവും (്രായത്തെ 
ധ്വനിപ്പിക്കുന്നു. അദ്‌ ദേഹം ചിന്തിക്കുകയാണ്‌. . 
മകന്‍െറ വേര്‍പാടിനെക്കുറിച്ച്‌ തന്നെ. നീണ്ട 
നേരത്തെ മൌനത്തിനുശേഷം അദ്ദേഹം 
പറഞ്ഞു. 
''മക്കളെ, എന്‍െറ മനസ്സ്‌ അങ്ങ്‌ തിരുനെല്ലി 
കാട്ടിലായിരുന്നു. അവിടെ വര്‍ഗീസ്‌ പാറയില്‍ 


,20 വര്‍ഷം മുമ്പുളള സംഭവം തേടിയായിരുന്നു 


എന്‍െറ ചിന്ത. ഞാനെന്‍െറ മകന്‍ വര്‍ഗീസിനെ - 
അവിടെ കാണുന്നു. എല്ലാം . ഇന്നലെ 

കഴിഞ്ഞതു പോലെ...” 

വേദന നിറഞ്ഞ വാക്കുകള്‍ ഉമ്മറപ്പടിയില്‍ 

ഒരുവശത്ത്‌ വര്‍ഗീസിന്‍െറ അമ്മ റോസ്സുമ്മ 

ഇരിക്കുന്നു. അവര്‍ക്ക്‌ ഒന്നിനും വയ്യ. 

രക്തവാതം അവരെയും വേട്ടയാടുന്നു. 

മകന്‍െറ വേര്‍പാട്‌ പങ്കിടുന്ന ദമ്പതികള്‍ക്കു 
നടുവില്‍ കുറെനേരം എന്ത്‌ പറയണമെന്നറി 

യാതെ ഞങ്ങള്‍. ഇടയ്ക്ക്‌ ചിന്തയില്‍ നിന്ന്‌ 


വിമുക്തനായപ്പോള്‍ അദ്‌ ദേഹം വീണ്ടും | 
പറഞ്ഞു. 
“അവന്‍ നല്ലവനായിരുന്നു. അവന്‍െറ 


മരണം പാവങ്ങള്‍ക്കുവേണ്ടിയായിരുന്നു. ഇ 
ല്ലാത്തവനെ സഹായിക്കാനാണ്‌ അവന്‍ 
പുറപ്പെട്ടത്‌. ഒരു കണക്കിന്‌ വര്‍ഗീസ്‌ 
വെടിയേററ്‌ മരിക്കേണ്ടവനല്ല. അവനെ 
വൈദീകനാക്കാനായിരുന്നു ഞങ്ങള്‍ ഉദ്‌ ദേശി 
ച്ചത്‌ . അതിനുവേണ്ടി ബിഷപ്പിനെയും ചെന്നു, 


അമ്മ റോസമ്മ 


കലാകനമുദി 13 


¢ 


കണ്ടു. എല്ലാം ശരിയായതാണ്‌ . അതിനിടയി 


ലാണ്‌ കമ്മ്യൂണിസ്ററ്‌ ചിന്ത അവനില്‍ 
കടന്നുകയറിയത്‌ ... 

നക്‌്സലൈററ്‌ (പസ്‌ ്ഥാനത്തിനുവേണ്ടി ര 
ക്തസാക്ഷിയായ വര്‍ഗീസ്‌ മാതാപിതാക്ക 
ളില്‍ അപ്പോഴും ജീവിക്കുകയായിരുന്നു. 
മകന്‍െറ വിയോഗത്തില്‍ മനംനൊന്ത്‌ കഴിയുന്ന 
രണ്ട്‌ ജീവനുളള ആത്മാക്കളുടെ വേദന 
പങ്കിടാന്‍ അപ്പോഴും പലരും മറന്നു. അത്‌ 
അദ്ദേഹത്തിന്‍റെ അളന്ന്‌ തുൂക്കിയുള്ള 
സംസാരത്തില്‍ പ്രകടമായി. . വര്‍ഗീസിന്‍െറ 
മൃതദേഹം തിരുനെല്ലിവനത്തില്‍ നിന്ന്‌ 
 വെള്ളമുണ്ടക്കടുത്ത അരീക്കാട്ട്‌ വസതിയില്‍ 
കൊണ്ടുവന്നത്‌ വന്‍ പൊലീസ്‌ സംഫ്വമാണ്‌. 
വീടിനുമുററത്ത്‌ അവസാനമായി പൊതു 
ദര്‍ശനത്തിനുവച്ച മൃതദേഹം കാണാന്‍ ആയി 
രങ്ങള്‍ അന്ന്‌ തടിച്ചുകൂടി. 

മൃതദേഹം പളളിയില്‍ സംസ്കരിക്കാന്‍ 
അനുവദിച്ചില്ല. അരീക്കാട്ട്‌ വര്‍ക്കിയെ അപ്പോ 
ഴും മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. 
മൃതദേഹം ഉടനെ എവിടെയെങ്കിലും സംസ്ക 
രിപ്ചില്ലെങ്കില്‍ ചൂട്ടക്കടവിലെ പൊതുശ്മശാന 
ത്തില്‍ കൊണ്ടുചെന്ന്‌ കുഴിച്ചിടുമെന്ന്‌ പൊലീ 
സ്‌ ഉദ്യോഗസ്ഥന്മാര്‍ പറഞ്ഞു: 

വര്‍ക്കിക്ക്‌ പിന്നീട്‌ ഒട്ടും ആലോചിക്കേണ്ടി 
വന്നില്ല. "വേണ്ട, എന്‍െറ മകനെ ചൂട്ടക്കടവി 
ലെ പൊതുശ്മശാനത്തില്‍: കുഴിച്ചിടരുത്‌. 
അവന്‌ തലചായ്ക്കാന്‍ ഇവിടെ മണ്ണുണ്ട്‌ . 
ഈ പറമ്പില്‍ അവനെ ഞാന്‍ സംസ്ക 
രിക്കും...” 

മററുളളവര്‍ക്കുവേണ്ടി പോരാടി രക്ത 
സാക്ഷിയായ വര്‍ഗീസിന്‍െറ ശവകുടീരം 
സ്വന്തം പറമ്പില്‍ ഉയര്‍ന്നു. അതും അരീക്കാട്ട്‌ 
തറവാടിലേക്കുളള വഴിയോരത്തുതന്നെ. അരീ 
ക്കാട്ട്‌ വര്‍ക്കിയില്‍ മകനെക്കുറിച്ച്‌ വേദന 
വര്‍ദ്ധിക്കാന്‍ കാരണം വര്‍ഗീസിന്‍െറ ശവ 
കുടീരമാണ്‌ . ' വീട്ടില്‍നിന്ന്‌ പുറത്തേക്കും 
പുറത്തുനിന്ന്‌ വീട്ടിലേക്കും പോകണമെങ്കില്‍ 


ശവകുടീരം. കടന്നുവേണം. വര്‍ഷങ്ങള്‍ കഴി .. 


ഞ്ഞിട്ടും .മകനെക്കുറിച്ചുളള വേദന നാള്‍ക്കു 
നാള്‍ വര്‍ദ്ധിക്കുകയാണ്‌ ഉണ്ടായത്‌. അതൊ 
ക്കെ പിന്നെയും സഹിക്കാം. പക്‌ഷേ, ഓരോ 
ഫ്രെബുവരി 18-നും അനുഭവിഷമുന്്‌ മാനസിക 
പീഡനത്തെക്കുറിച്ച്‌ അദ്ദേഹം പണ്ട്‌ പറ 
ഞ്ഞിട്ടുണ്ട്‌. 
“'വര്‍ഗീസിന്‍െറ ഒന്നാം ചരമവാര്‍ഷിക 
ത്തിന്‌ ശവകുടീരത്തില്‍ പുഷ്പാര്‍ച്ചന നട 
ത്തുവാനും ,പഭാതഭേരിക്കുമായി സഹ്രപവര്‍ 
-ത്തകര്‍ എന്‍െറ അനുവാദം തേടി. അന്ന്‌ 
കുറച്ചുപേര്‍ വന്നു ്ഭാതഭേരി മുഴക്കി 
ശവകുടീരത്തില്‍ പുഷ്പാര്‍ച്ചനയും നടത്തി 
പ്പോയി. പിന്നെ ഓരോ വര്‍ഷവും സഹ്രപവര്‍ 
-ത്തകര്‍ അവരുടെ മാതം: അവകാശമായി 
അത്‌ കണ്ടു. എന്‍െറ അനുവാദം വാങ്ങാന്‍ 
പോലും പിന്നീട്‌ അവര്‍ മറന്നു. വര്‍ഷങ്ങള്‍ 
കഴിഞ്ഞപ്പോള്‍ വര്‍ഗീസ്‌ നേതൃത്വം നല്‍കിയ 
പ്രസ്ഥാനം മൂന്നുംനാലുമായി ചിതറി. ,അ 
തോടെ ചടങ്ങുകള്‍ പലരും മത്സരിച്ചു 
നടത്തി. അതിനിടയില്‍ അവരൊക്കെ ഒന്നു 
മറന്നു, വര്‍ഗീസിന്‍െറ അപ്പനേയും അമ്മയേ 


കലാകൌമുദി 14 


ണ്ടാണ്‌ അരീക്കാട്‌ 


, വര്‍ഗ്ഗീസിന്‍െറ വീട്‌ 


യും. ഞങ്ങള്‍ രോഗികളായി കിടന്നിട്ട്‌ ഒന്നു 


വന്നുനോക്കാന്‍പോലും 


യില്ല... . 


അവര്‍ തയ്യാറാ 


തിരുനെല്ലി വനത്തില്‍ വര്‍ഗീസ്‌ വെടിയേററ്‌ ' 


മരണപ്പെട്ട വര്‍ഗ്ഗീസ്‌ പാറയിലും ശവകുടീരം 
സ്ഥിതിചെയ്യുന്ന ഒഴുക്കന്മൂലയിലെ അരീ 
ക്കാട്ട്‌ പറമ്പിലും ഫ്രെബുവരി . 18-കള്‍ 
കേവലം ചടങ്ങുകളായി മാറുന്നു. 

("എന്‍െറ മകന്‍െറ ശവകുടീരത്തില്‍ ഒന്ന്‌ 
പെയിന്‍റടിക്കാന്‍പോലും അവന്‍ വളര്‍ത്തിയ 
പ്രസ്ഥാനത്തിലെ ആളുകള്‍ക്ക്‌ കഴിഞ്ഞിട്ടില്ല. 
നിത്യരോഗിയാണെങ്കിലും എനിക്കത്‌ ചെയ്യേ 
ണ്ടിവന്നു. സ്ഥലംപോലും പണയപ്പെടുത്തി 
യാണ്‌ ഞാന്‍ ശവകുടീരം 
വന്നത്‌...” , 

മകന്‍ നഷ്പ്പെട്ടതിന്‍െറ വേദന ഒരുവശത്ത്‌. 
മരണപ്പെട്ട മകനോടും മററും കാണിക്കുന്ന 
്രൂരത മറുവശത്ത്‌ . ഇതൊക്കെ കണ്ടുകൊ 
വര്‍ക്കിയും ഭാര്യ 
റോസമ്മയും എന്നന്നേക്കുമായി വിട പറഞ്ഞത്‌. 

വര്‍ഗീസിന്‍െറ അമ്മ റോസമ്മ കഴിഞ്ഞ 
ജനുവരി രണ്ടാംവാരത്തിലാണ്‌ മരണപ്പെട്ടത്‌. 
മകനും ഭാര്യയും നഷ്ടപ്പെട്ടതിന്‍െറ തീരാദുഃഖം 
കടിച്ചമര്‍ത്തി കഴിയുന്നതിനിടയിലാണ്‌ അരീ 
ക്കാട്ട്‌ വര്‍ക്കിയും വിട പറഞ്ഞത്‌. അതും 
വര്‍ഗീസ്‌ മരണപ്പെട്ട ഫ്രെബുവരി; മാസത്തില്‍. 

റോസമ്മയുടെ മരണശേഷം കഴിഞ്ഞ 
ജനുവരി 30-നാണ്‌ വര്‍ഗീസിന്‍െറ പിതാവ്‌ 
അരീക്കാട്ട്‌ വര്‍ക്കിയെ ഈ ലേഖകന്‍ 
അവസാനമായി കണ്ടത്‌ . അദ്‌ ദേഹം വല്ലാതെ 
ക്ഷീണിച്ചിരുന്നു. മരണം മാടിവിളിക്കുന്നതി 
ന്‍െറ സൂചനയാണ്‌ ഒടുവിലായി അദ്ദേഹം 
പങ്കുവച്ചത്‌. വര്‍ഗീസിന്‍െറ സ്മരണ ജീവിച്ചി 


. രുന്ന അരീക്കാട്ട്‌ വര്‍ക്കിയില്‍ കത്തിള്ജ്യലി 


വര്‍ഗ്ഗീസിന്‍െറ ശവകുടീരം 


സംരക്ഷിച്ചു . 


. 


. ആകെയുളള ഒരു പടവും 


ച്ചിരുന്നു. ഈ വിളക്കും അണയാന്‍ പോകുന്നു 


വെന്ന്‌ അദ്‌ ദേഹം മുന്‍കൂട്ടി കണ്ടിരുന്നുവോ? | ലു 


അല്ലെങ്കില്‍ മകന്‍ മരണപ്പെട്ട ഫ്രെബുവരി 
മാസത്തില്‍ത്തന്നെ അദ്‌ ദേഹവും വിട പറയേ 
ണ്ടിവരുമോ? ഒരു ഫ്രെബുവരി 
കാത്തിരിക്കാന്‍ ആ വയോവൃദ്ധനു കഴി 
ഞ്ഞില്ല: അരീക്കാട്ട്‌ വര്‍ക്കി നുണച്ചിറക്കുന്ന 
ഒരു നിമിഷത്തിന്‍െറ വേദന ഒരു ദിവസത്തി 
ന്‍െറ കനമുളളതായിരുന്നു. 


ഒരുവര്‍ഷം മുമ്പ്‌ അദ്ദേഹത്തെ കാണാന്‍ 
ചെന്നപ്പോള്‍ എന്തോ ഒരുതരം പുച്ഛം 
മുഖത്തും സ്വഭാവത്തിലും നിഴലിച്ചു. 

എല്ലാവരോടും വെറുപ്പ്‌ . 

ഒരു കൂടിക്കാഴ്ചപോലും 
വെറുത്തതുപോലെ. 

മുമ്പ്‌ അങ്ങനെയായിരുന്നില്ല. 

മകന്‍െറ കാര്യത്തില്‍ ആവേശം കൊണ്ട 
അരീക്കാട്ട്‌ വര്‍ക്കി എന്തോ മനനം ദീക്ഷി 
ക്കുന്നു. 

അദ്‌ദേഹത്തിന്‌ മറുപടിയുണ്ട്‌. 

എല്ലാവരും എന്നെ വിററ്‌ കാശാക്കുന്നു. 

ഇവിടെ വരുന്നവര്‍ക്കൊക്കെ എന്‍െറയും 
"അവന്‍െറ്‌ അമ്മച്ചിയുടെയും പടം വേണം. 
അതും ഞങ്ങള്‍ അവന്‍െറ കുഴിമാടത്തില്‍ 
ചെന്നുനില്‍ക്കണം. ഞങ്ങളെക്കൊണ്ട്‌ വരു 
ന്നവരൊക്കെ കുരങ്ങുകളിപ്പിക്കുകയായിരുന്നു. 
കഴിഞ്ഞദിവസം അങ്ങ്‌ കല്‍ക്കത്തയില്‍നിന്ന്‌ 
യൂണിവേഴ്‌സിററിയലെ കുറെ വിദ്യാര്‍ത്ഥികള്‍ 
വന്നു. അവര്‍ക്കും വേണം ഞങ്ങളുടെ പടം. 
എല്ലാവര്‍ക്കും ഞങ്ങള്‍ പോസ്‌. ചെയ്തു. 
അവരുടെ ഇഷ്ടത്തിന്‌ അനുസരിച്ചു. പക്ഷേ, 
ഒരുത്തനും എനിക്ക്‌ ഒരു ഫോട്ടോ അയച്ചു 
തന്നില്ല. അതേപോലെ എഴുതിയ മാഗസിന്‍െറ 
ഒരു കോപ്പിയും... ഇനി വയ്യ കൊച്ചേ. ഇനി. 


അദ്ദേഹം 


. ആര്‍ക്കും ഞങ്ങള്‍ പോസ്‌ ചെയ്യില്ല... 


അരീക്കാട്ട്‌ വര്‍ക്കി പറഞ്ഞത്‌ സത്യമാണ്‌. 
അല്ലെങ്കിൽ ഇത്രമാര്രം രോഷം അദ്ദേഹം: 
(പകടിപ്പിക്കേണ്ടതില്ല. 

അരീക്കാട്ട്‌ വര്‍ക്കിയെ കണ്ട്‌ മോഹന 
വാഗ്ദാനം നല്‍കി കാര്യം സാധിച്ചു പോയവര്‍ 
നിരവധിയാണ്‌. മകനെക്കുറിച്ചുളള എല്ലാ 
സ്മരണകളും വരുന്നവര്‍ക്കൊക്കെ അദ്ദേഹം 
നല്‍കി. ഏററവും ഒടുവില്‍ .വര്‍ഗീസിന്‍െറ 
ഒരാള്‍ വന്ന്‌ 
വാങ്ങിക്കൊണ്ടുപോയി. തിരിച്ചുകൊടുത്തില്ല. 
അതിന്‌ കാത്തുനില്‍ക്കാതെതന്നെ അദ്ദേഹം 
പോയി. 

അരീക്കാട്ട്‌ തറവാട്ടില്‍ എ.വര്‍ഗീസ്‌ അന്ത്യ 


വിശ്രമം കൊളളുന്നു. ഇനി ഫ്രെബുവരി 18 | 


കള്‍ക്കുവേണ്ടി കാതോര്‍ക്കാന്‍ ' അവിടെ 
അവന്‍െറ അപ്പനും അമ്മയും ഇല്ല. ജ്ീവിച്ചിരി 
ക്കുമ്പോള്‍ ഇവര്‍ ഏറെ അനുഭവിച്ചു. ഒരു 
ജീവിതത്തില്‍ അനുഭവിക്കാവുന്നതിലും ഏറെ. 


ഇനി വര്‍ഗീസിന്‍െറ കൂടപ്പിറപ്പുകളില്‍ 
സ്മരണ ചേക്കേറുകയാണ്‌ . കുഞ്ഞ്‌, ജോസ 
ഫ്‌, തോമസ്‌, മാമി, ചിന്നമ്മ ഇവരാണ്‌ 


വര്‍ഗീസിന്‍െറ കൂടപ്പിറപ്പുകള്‍. അരീക്കാട്ട്‌ | 


തറവാട്‌ വിസ്മൃതിയിലേക്കാണോ? 


18 കൂടി. 


ര [ 


നനഞ ട്രോ; 


a ന്‌ 
FHA 


നാം ഇന്ന്‌ കടുത്തൊരു 
വിസ്മൃതിയില്‍ അകപ്പെട്ടിരി 
ക്കുന്നു. വിസ്മൃതിയുടെ മറകള്‍ 
മാറ്റി നോക്കുക. സ്മരണ 
കളുടെ നൈരന്തര്യമാണ്‌ 
പാരമ്പര്യം എന്ന്‌ 
അപ്പോഴറിയാം. ആ ' 
തിരിച്ചുവരവ്‌ സമകാലിക 
സന്ദര്‍ഭത്തിന്‌ ജൈവികമായ 
സംഭാവനകള്‍ നല്‍കും. സ്വന്തം 
പാരമ്പര്യത്തോട്‌ 
സര്‍ഗ്ഗാത്മകമായി (പതികരിക്കു 
മ്പോഴും (ചതിക്രവര്‍ത്തിക്കു 
മ്പോഴും മാതമേ നമ്മളില്‍ 


ആന്തര വിമര്‍ശനത്തിന്‍െറ തീപ്പൊരി ഉണ്ടാവു. \ 


നമ്മളെന്താണ്‌ ? 


കൂ ചെത്തല്ലൂരില്‍ ചെന്ന്‌ നാറാണത്ത്‌ 

| (ഭാന്തനെ അറിയാതിരിക്കുകയും 

സിസിഫസ്‌ പുരാണത്തില്‍ മുഴുകുകയും 

ചെയ്യുന്ന (പാസംഗികരെ പ്ലററി കക്കാട്‌ , 
പറഞ്ഞത്‌ നാം മറന്നിട്ടില്ല. ആത്‌ മവഞ്ചനകളും 

വീസ്‌ മൃതിയും ശീലിച്ചുപോരുന്ന ഒരു നാട്ടില്‍ 

പ സംസ്കാരം, പൈതൃകം എന്നി 

വയെല്ലാം സത്ത ചോര്‍ന്നുപോയ. വാക്കുക 

ളാണ്‌. ആചാരപരതയില്‍ കുടുങ്ങി തനിമ 
അറിയാത്തവരായിരിക്കുന്നു നാമെല്ലാദു. രാമ 
യ്യന്‍ എന്ന തൊഴിലാളിയുടെ അരിവാള്‍ 

ഉയര്‍ത്തിപ്പിടിച്ചുകൊണ്ട്‌ ഡോ.യു.ആര്‍. അന 
ന്തമൂര്‍ത്തി പറയുന്നു: ഒരു വര്‍ഗ്ഗത്തിന്‍റെ 
അദ്ധ്വാനപാരമ്പര്യവും കലാപാരമ്പര്യവും 
ഈ ചിഹ്‌നത്തിലുണ്ട്‌. കൊയ്ത്തുകാലങ്ങ 
ളില്‍ താഴ്ത്തിയും തഞ്ചത്തിലും കൊയ്യുന്ന 
ആ അരിവാള്‍ തലമുറകളായി രാമയ്യന്‍െറ 
വീട്ടിലുളളതത്രെ. പല കാലങ്ങളുടെ കൈച്ചൂട്‌ 
അതിനെ ശാശ്വതമാക്കിയിരിക്കുന്നു. അതില്‍ 
പല തരത്തിലുള്ള കാര്‍ഷിക ചിത്രങ്ങള്‍ക്ക്‌ 
മുന്‍ തലമുറകള്‍ രൂപം നല്‍കിയിരിക്കുന്നു. ആ 
ചിത്രങ്ങള്‍ക്കടുത്ത്‌ രാമയ്യൂന്‍െറ കലാതാല്പര്യ 
ങ്ങളും ആവിഷ്ക്കരിക്കപ്പെട്ടിരിക്കുന്നു- പാര 
മ്പര്യവും സര്‍ഗ്ലാത്മകതയും തമ്മിലുള്ള 
ബന്ധമാണ്‌ ഇവിടെ .നാം അറിയുന്നത്‌. 
ഭാരതീയത, പാരമ്പര്യം, സര്‍ഗ്ഗാത്മകത 
എന്നിവയെക്കുറിച്ച്‌ ആത്‌ മകഥാപശ്ചാത്തല 
ത്തിലും ഭാരതീയ പശ്ചാത്തലത്തിലും അന 
ന്തമൂര്‍ത്തി സംസാരിച്ച. കന്നഡ ഭാഷയും 
കര്‍ണ്ണാടക സംസ്കാരവും ഇന്ത്യയുടെ പാര 
'മ്പര ൃവുമായി എങ്ങനെ ബന്‌ ധപ്പെട്ടിരിക്കുന്നു 
എന്നതാണ്‌ മൂര്‍ത്തിയുടെ അന്വേഷണം. 


നിരക്‌ ഷരരായ ജുനത സ്വാംശീകരിച്ചു 
സൂക്‌ ഷിച്ചുപോന്ന സംസ്കാരത്തിന്‍െറ 
കാവല്‍ക്കാരെങ്കിലുമാകാന്‍ നമുക്ക്‌ കഴിയാതെ 
പോകുന്നു. പാരമ്പര്യം ഉള്ളടക്കത്തിലും 


- ഭാഷയിലും 'ദേശി'യോ മാര്‍ഗ്ഗി യോ ആയ 


രീതികളോട്‌ ബന്ധപ്പെട്ടിരിക്കുന്നു. ആ 
ബന്ധത്തിലെ (പ്രശ്‌നങ്ങളെ നാം അതിജീ 
വിക്കേണ്ടിയിരിക്കുന്നു. സാഹിതൃത്തില്‍ 
മാ്രമല്ല ദേശി-മാര്‍ഗ്ഗികളുടെ ഗ്പശ്‌നം. 
കേന്ദ്രത്തില്‍ മാതം ഉറപ്പുനോക്കുന്ന മാര്‍ഗ്ഗി 
കളും സംസ്ഥാനത്തില്‍ മാതം തൂണുറപ്പു 
തേടുന്ന ദേശിവര്യന്മാരും നമുക്കുണ്ടല്ലോ! 
ഇതു രണ്ടും ഒരേസമയത്തുതന്നെ സാധിക്കു 
കയാണ്‌. വേണ്ടത്‌. 

'റാഗിയും നെല്ലും' എന്ന കനകദാസന്‍െറ 
ആക്‌ ഷേപഹാസ്യകവിതയില്‍ റാഗി ദേശി 
യുടെയും. നെല്ല്‌ മാര്‍ഗ്ഗിയുടെയും ര്പതീകങ്ങ 
ളാണ്‌. നാടന്‍ ദേശീയതയും സംസ്കൃതവും 
വൈരുദ്‌ധ്യാത്മകമല്ല, അവ പരസ്‌ പരപൂരക 
ങ്ങളാണ്‌ ..ഗിരീഷ്‌ കര്‍ണ്ണാഡ്‌ 'അഹല്യാപുരാ 
വൃത്ത ത്തെ വിഘടനം ചെയ്ത്‌ പാരമ്പര്യ 
പൂരകമായ ഒരു നാടകമെഴുതിയതും' ഇവിടെ 
ഓര്‍ക്കേണ്ടതാണ്‌ . ഭാഷയുടെ പാരമ്പര്യ 
ശക്തി തെളിയിക്കുന്ന ചില അടിസ്ഥാന 
വിശേഷങ്ങളുണ്ട്‌ . കന്നഡ സാഹിത്യത്തെ 
ആസ്‌ പദമാക്കിപ്പറഞ്ഞാല്‍, ജനജീവിതത്തി 
നായി പങ്കുവയ്ക്കപ്പെടുന്ന കാവ്യഭാഷാധാര 
ണകളില്‍ വൈദിന്ന്യം ഇല്ലെന്നുകാണാം. 
പത്താംശതകത്തിലെ പംപ മുതലായ കവി 
കളുടെ രചനകള്‍ മുതല്‍ക്ക്‌ ഇന്നത്തെ 
ദലിത്‌ കവിയായ മഹാദേവന്‍െറ രചനകള്‍ 
വരെയും ദേശി-മാര്‍ഗ്ഗങ്ങളുടെ സമ്യക്‌ വിനി 


തൃപ്പൂണിത്തുറ പരീക്ഷിത്ത്‌ രാജും സ്മാരക 
്രഭാഷണ പരമ്പര ഡോ. ജി.ബി.മോഹന്‍ തമ്പി. 
നിലവിളക്കു കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു. 


- യോഗം കാണാവുന്നതാണ്‌ . കാവൃഭാഷയില്‍ |' 


നിന്ന്‌ ഭാരതീയ മനുഷ്യനെ അന്യവല്‍ക്കരി 
ക്കാതിരിക്കാന്‍ ഈ സംയോഗം അനിവാര്യ 
മാണ്‌. അതേസമയം (പാദേശികഭാഷകളെ 
സംസ്കാരത്തിന്‍െറ ' ജീര്‍ണ്ണാഗ്നി'” എന്ന 
നിലയില്‍ കാണേണ്ടതുമാണ്‌ . 
പാരമ്പര്യത്തെയും സര്‍ഗ്ഗാത്‌ മകതയെയും 
ഒന്നിപ്പിക്കുന്ന മറെറാരു യുഗ്‌ മമാണ്‌ 
'സ്ഥാവര-_ഇജംഗമ' സങ്കല്പനങ്ങള്‍. കന്നഡ 
കവി ബസവയുടെ ഒരു വചനം നോക്കുക: 
ധനികര്‍ ശിവഭഗവാന്‍ ക്‌ഷ്രേതങ്ങള്‍ 
പണിയുന്നു 
ദരിരദനായ ഞാനെന്ത്‌ ചെയ്യേണ്ടു? 
ഇവിടെ എന്‍െറ കാലുകള്‍ തൂണുകള്‍ , 
എനറ ശരീരം ശ്രീകോവില്‍ 
ശിരസ്സ്‌ സുവര്‍ണ്ണമായ കുംഭഗോപുരം 
സംഗമനദികളുടെ ദൈവമേ, , 
സ്ഥാവരമായവ താഴെ വീണുപോകുന്നു 
ജുംഗമങ്ങള്‍ എന്നും നിലനില്ക്കുന്നു! 
-സ്ഥ്വരതയുടെയും പരിവര്‍ത്തനത്തിന്‍െറ' 
യും സങ്കല്പനമാണ്‌ കവി കൊണ്ടുവരുന്നത്‌ . 
പഴയ ദൈവസങ്കല്പത്തിന്‍െറ വിഘടിത 
രൂപമാണിത്‌. നരനെത്തന്നെ നാരായണ 
നാക്കിയിരിക്കുന്ന ഗാന്ധിയന്‍ സങ്കല്പത്തി 
ലൂടെ സാമ്പദായികത്വങ്ങളുടെ പൊളിച്ചെഴുത്താ 
ണ്‌ കവി സാധിക്കുന്നത്‌. “സ്ഥാവര---ജുംഗ 
മങ്ങള്‍' ചാരകികമാണ്‌; കാലാരശിതമായ 
മുല്യവിചാരത്തിനൊത്ത്‌ അത്‌ മാറിമറിഞ്ഞു 
വരുന്നു, സാഹിത്യത്തിലും ജീവിതത്തിലും. 
ഭാവഭാഷകളുടെ മലിനീകരണത്തിനെതി_ 
രെ --ധബ്‌ദസൂതകത്വ ത്തിനെതിരെ 
യുള്ള പോരാട്ടമാണ്‌ സാഹിത്യമെന്നു പറയാം. 


കലാകൌമുദി 15 


. സ്ഥാവരമായത്‌ ജുംഗമമാവുന്നതും ജുംഗമമാ 


| ന്താണ്‌?” 


| ന്നതുമാണ്‌.. സ്വന്തം പാരമ്പര്യത്തോട്‌ സര്‍ഗ്ഗാ 


യത്‌ സ്ഥാവരമാകുന്നതും നമ്മള്‍ എന്നും 
കുണ്ടുകൊണ്ടിരിക്കുന്നു. പ്രതിഭയുടെ അനി 
തരസാധാരണമായ ്രകിയയാല്‍ സ്ഥിര 
തയെ പരിവര്‍ത്തിപ്പിക്കുന്നിടത്താണ്‌ കവിയു 
ടെ വിജയം. 

പാരമ്പര്യത്തെ ഉള്‍ക്കൊള്ളുളക; അതോ 
ടൊപ്പം പാരമ്പര്ൃത്തോട്‌ കലഹിക്കുകയും 
ചെയ്യുക_-ഇങ്ങനെയൊരു ആന്തരവിമര്‍ശന 
ബുദ്ധി വളര്‍ത്തിയെടുക്കേണ്ടതാണ്‌ . പൌര 


സ്ത്യമായ 'ഉള്‍പ്പാര്‍ട്ടി വിമര്‍ശന” രീതിയുടെ - 


"ശ്ശമണകത്വം'' നാം തിരിച്ചെടുക്കേണ്ടിയിരി 
ക്കുന്നു. അങ്ങനെ ഒരു “(കിട്ടിക്കല്‍ ഇന്‍സൈ 
ഡര്‍' ആവുന്നതിലൂടെ മാതമേ "നമ്മളെ 
എന്ന ചോദ്യത്തിന്‌ ഉത്തരം 
കിട്ടുകയുള്ളൂ. 

നാം ഇന്ന്‌ കടുത്തൊരു വിസ്മൃതിയില്‍ 
അകപ്പെട്ടുകഴിഞ്ഞിരിക്കുന്നു. വിസ്‌ മൃതിയുടെ 
മറകള്‍ മാററിനോക്കുക. സ്മരണകളുടെ 
നൈരന്തര്യമാണ്‌ പാരമ്പര്യം എന്ന്‌ അപ്പോള 
റിയാം. ആ തിരിച്ചറിവ്‌ സമകാലിക സന്ദര്‍ഭ 
ത്തിന്‌ ജൈവികമായ സംഭാവനകള്‍ നല്‍കു 


ത്മകമായി ്രതികരിക്കുമ്പോഴും പ്രതി 
പ്രവര്‍ത്തിക്കുമ്പോഴും മാര്രമേ നമ്മളില്‍ 
ആന്തര വിമര്‍ശനത്തിന്‍െറ തീപ്പൊരികള്‍ 
ഉണ്ടാവു. എറാന്‍മൂളികളായി സംഫ്വത്തില്‍ 
കഴിഞ്ഞുകൂടുന്നവരാകട്ടെ (സ്മഗ്‌ ഇന്‍സൈ 


ഡര്‍) ജീര്‍ണ്ണതയു യുടെ വക്താക്കളുമായിരിക്കും. 
ചരി്രപരമായും അസ്തിത്വപരമായും പാര 


. മ്പരൃയത്തില്‍ തുടരേണ്ടവനാണ്‌ യഥാര്‍ത്ഥ 


നൈസര്‍ഗ്ഗിക കലാകാരന്‍. വിവേകാനന്ദന്‍, 
ഗാന്ധി, കബീര്‍ 


രാണ്‌. 

ഭാരതീപുരം, അവസ്ഥ, സംസ്കാരം 
മുതലായ കൃതികളില്‍ ഇത്തരമൊരു ആന്തര 
വിമര്‍ശകന്‍െറ നിലപാടുതറയാണ്‌. സ്വീകരി 
ച്ചിട്ടുളളതെന്നുകാണാം. ഭരാതീയത എന്ത്‌, 
നമ്മള്‍ ആരാണ്‌ --എന്നതാണ്‌ അവയിലെ 
അന്വേഷണം. ആധുനിക ലോകവ്യവസ്ഥി 
തിയോടുള്ള ഇന്ത്യന്‍ എഴുത്തുകാരുടെ സമീ 
പനത്തിലെ അവ്യക്‌തത ഒരു വശത്ത്‌; തന്‍െറ 
പാരമ്പര്യങ്ങളോടുളള സമീപനത്തിലെ അവ്യ 
ക്തത മറെറാരു വശത്ത്‌ --ഈ ര്പതിസന്ധി 


യുടെ പരിഹാരമാണ്‌ തന്‍െറ കൃതികളിലൂടെ . 


സാധിക്കാന്‍ ശമിച്ചിട്ടുളളത്‌. ഈശ്വരനിലൂ 
ടെയും സ്രതീയിലൂടെയും [പതി,പവര്‍ത്തിച്ച്‌ 
നാനാതരം . മനുഷ്യാവസ്‌ഥകള്‍ പുനഃസ്യ 
ഷ്ടിക്കുന്ന കലാകാരന്‍ തന്‍െറ കാലത്തിന്‍െറ 


പ്രതിസന ധികള്‍ക്ക്‌ വൈകാരികമായ ഉത്തര 


ങ്ങള്‍ നല്‍കുന്നു. അതിനാല്‍ പടിഞ്ഞാറന്‍ 
നാടുകളിലെ മൂന്നാംതരം എഴുത്തുകാരനെ 


നാലാംതരമായി അനുകരിക്കുന്നതിനേക്കാള്‍ : 


നമ്മുടെ നാട്ടിലെ ഒന്നാംതരം എഴുത്തുകാരന്‍െറ 
ശക്തി-ദയര്‍ബല്യങ്ങളെ തിരിച്ചറിയുകയാവും 


4) ി 
ഭാഡന്‍ഗരെ 


| അബ, നൊരു; € 
ദ്ധമായി തോന്നുന്നു ന്തയിലും എല്ലോറയിലും എല്ലാം സംഘം ചര്‍, 
) യാ രതി ന്നുളള ശില്പ്രപവര്‍ത്തനത്തിന്‍െറ മകുടോദാ। 
v vv vv Pa ്‌്‌ . ദക്ഷി 
3 പോളിയസ്റ്റര്‍ സൂട്ടിംഗ്സ്‌ - ഷര്‍ട്ടിംഗ്സ്‌ “| ഞു SOE നി ഹരണങ്ങള്‍ കാണാം. (പകൃതിസുന്ദരമായ, 
ര ം | j ണേന്ത്യയിലേക്കു പറഞ്ഞെ. ഒ ഈ സ്ഥലങ്ങളെ എന്നെന്നും ചൈതന്യപൂര്‍ 
3 സൂട്ടിംഗ്സ്‌: എമറാള്‍ഡ്‌ ൫ മോണ്‍ഷ്യര്‍ ൫ ഗേയ്ലോഡ്‌ ൫ റാംസണ്‍ അററത്തെ കേരളത്തിലേക്ക്‌ . 'ബ്ണമാക്കുന്നത്‌ അവിടത്തെ ശില്പങ്ങളാണ്‌ . 
9 . Se ഒരു ദശാബ്ദത്തിനുശേഷം ഈയിടെ 
ക ഷര്‍ട്ടിംഗ്സ്‌; റോക്കി ൽ ദാവണ്‍ലൈറ്റ്‌ ൽ ആള്‍മോണ്ട്‌ ൽ ദാവറിന്‍ ് | ര്‍ക്കില്‍ കൊച്ചിയുടെ ഹൃദയഭാഗത്ത്‌, ഏററവും അനു 
ടട ്‌ . എറണാകുളത്ത്‌ സുഭാഷ്‌ ബോസ്‌ പാര്‍ക്ക യോജ്യമായ സ്ഥല തന്നെയാണ്‌ സിമ്പോ 


എന്നിവരെല്ലാം ഈ 
' അര്‍ത്ഥത്തില്‍ ക്രിട്ടിക്കല്‍ ഇന്‍സൈഡര്‍മാ 


ഭേദം. നമ്മളാരാണ്‌ എന്ന്‌ തിരിച്ചറിയാനെങ്കി 


ലും ആ ശ്രമംകൊണ്ട്‌ സാധിക്കും. ഗ്രബിയേല്‍ 
ഗാര്‍സിയാ മാര്‍ക്കേസിന്‍െറ കലാത്രന്ത്രം 
ഉള്‍ക്കൊളളുന്ന നമ്മള്‍ 'ഭാഗവതപുരാണ”' 
ത്തിലെ മാജിക്കല്‍ റിയലിസം അറിയാന്‍ 
ശ്രമിക്കാത്തവരുമാണ്‌ . 

പാരമ്പര്യത്തിന്‍െറ ' “അടയുന്ന വാതിലും 
തുറക്കുന്ന വാതിലും” കാണിച്ചുതരുന്ന ഈ 
ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചതിന്‌ ഗാന്ധി 
യൂണിവേഴ്‌ സിററി സിന്‍ഡിക്കേററ്‌ അംഗവും 
തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജ്‌ (പിന്‍ 
സിപ്പലും ആയ പ്രൊഫ.കെ.ജി.പൌലോസ്‌ 
അഭിനന്ദനമര്‍ഹിക്കുന്നു. ഭാരതീയതയെക്കു 
റിച്ചുളള അന്വേഷണത്തിന്‌ സാര്‍ത്ഥകമായ 
ഒരു സമീപനരേഖയാണ്‌ ഫ്രെബുവരി 14, 15 
തീയതികളില്‍ തൃപ്പൂണിത്തുറ സംസ്കൃത 
കോളേജ്‌ പരീക്ഷിത്ത്‌ സ്മാരക പഭാ 
ഷണ ത്തില്‍ അനന്തമൂര്‍ത്തി അവതരിപ്പിച്ച 
പ്രബന്ധം. പാരമ്പര്യവും സര്‍ഗ്ലാത്മക്തയും: 


' ചില സങ്കല്ചനങ്ങള്‍' എന്ന വിഷയം, 


ഒന്നാംദിവസവും “ഒരു (കിട്ടിക്കല്‍ ഇന്‍സൈ 
ഡറിന്‍െറ ധാരണകള്‍” എന്ന വിഷയം രണ്ടാം 
ദിവസവും അവതരിപ്പിച്ചു. ഡോ. സുകുമാര്‍ 
അഴീക്കോട്‌, എം.വി.ദേവന്‍, ജി.കുമാരപിളള, 
എം.കെ.സാനു, നരേന്ദ്രപസാദ്‌, കെ.പി.ശ 
ങ്കരന്‍, ശരച്ചന്ര്രൻ മുതലായവര്‍ ഗ്പബന്ധ 
ത്തിലെ സങ്കല്പനങ്ങളെക്കുറിച്ച്‌ വിവിധമായ 
കാഴ്ചപ്പാടുകള്‍ അവതരിപ്പി. 


ദാവന്‍ഗരെ കോട്ടണ്‍ മില്‍സിന്‍െറ ഉത്പന്നം. ദാവന്‍ഗരെ - 577 0021. 


ഷോറൂമുകള്‍: കാവേരി ഭവന്‍, ബാഗ്ലൂര്‍ - 560 009 ൭ ദാജിഭന്‍പെട്ട്‌, ഹുബ്ലി - 580 020 


celal ൩. 
൭൧൫൭൦൦. 


'ശില്പസിമ്പോസിയം എന്നത്‌ ആനു 

കാലിക കലാലോകത്ത്‌ (പചാരം 
നേടിവരു ന്ന ഒരാശയമാണ്‌ . 1959-ല്‍ ആസ്‌ ,ടി 
യക്കാരനായ കാള്‍.്രാന്‍റ്ല്‍ ആണ്‌ യൂറോ 
പ്പിൽ ഈ ആശയവുമായി മുന്നോട്ടു വന്നത്‌. 
പിന്നീടുളള വര്‍ഷങ്ങളില്‍ ര്പത്യേകിച്ച്‌, കഴി 
ഞ്ഞ രണ്ടു പതിററാണ്ടുകളിലായി യൂറോപ്പിലും 
ഏഷ്യന്‍രാജ്യങ്ങളിലും നിരവധി ശില്പ 


സിമ്പോസിയങ്ങള്‍ നടന്നു. ഈ പ്രസ്ഥാന 


ത്തെ ഭാരതത്തിലേക്കു പരിചയപ്പെടുത്തിയത്‌ ' 
ജപ്പാന്‍കാരനായ ശില്പി ഹിരോഷി മികാമി . 


ട്‌ [ ന്‍െറ 

യായിരുന്നു. 1980-ല്‍ പാട്യാല യൂണിവേഴ്‌സി കൊണ്ടുദ്ദേശിക്കുന്നത്‌ . മ്യൂസിയത്ത്‌ 

ററി കാമ്പസില്‍ വച്ചായിരുന്നു ആ (പ്രഥമ ചുവരതിര്‍ത്തികളില്‍നിന്നും തുറന്ന ്രകൃത 

) ത്ത 

സിമ്പോസിയം നടന്നത്‌. കാള്‍പ്രാന്‍റ്ല്‍ ആ യിലേക്ക്‌ ളെ റ: 
സിമ്പോസിയത്തില്‍ പങ്കെടുത്തിരുന്നു. ചില കം ne റ തത്ര 
ട്‌ 5 ള്‍മൂല, സഹക . ര്‍ത്ത 9 
വ്യക്തികളുടെ സ്വാര്‍ത്ഥതാല്‍ പര്യങ്ങള്‍മൂലം ന പ eto 


ആ സിമ്പോസിയം ബഹളത്തില്‍ കലാശിക്കു 
കയാണുണ്ടായത്‌ . അന്ന്‌ പാട്യാല വിടുമ്പോള്‍ 
്രാന്‍റിലും ഹിരോഷിയുംകൂടി പറയുകയു 
ണ്ടായി: ഇത്തരമൊരു സിമ്പോസിയത്തില്‍ 
പങ്കെടുക്കേണ്ടി വന്നു എന്നത്‌ ഞങ്ങളുടെ 
കലാജീവിതത്തില്‍ പററിയ ഏററവും വലിയ 


വച്ച്‌ സംഹൂൃടിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര 
ശില്പ സിമ്പോസിയത്തിലൂടെ ആ സ്വപ്നം 
സാക്ഷാത്കരിക്കപ്പെട്ടു. അതില്‍ പങ്കെടു 
ക്കാനായി ഹിരോഷി മികാമിയെക്കുടാതെ, 


കെ.സി. ചിശ്രഭാനു 


വിവിധരാജ്യങ്ങളില്‍നിന്നായി ആറ്‌ ്രശസ്ത 
ശില്പികളും എത്തി. ഈ ശില്‍ പസിമ്പോസി 
യം സംഹൃടിപ്പിച്ചത്‌ കൊച്ചിന്‍ കോര്‍പ്പറേഷനും 
കേരള കലാപീഠവുംകുടിയായിരുന്നു. ഇന്ത്യ 


യില്‍ ആദ്യമായാണ്‌ ഒരു കോര്‍പ്പറേഷന്‍ - 


ഇത്തരമൊരു കലാസംഭവത്തില്‍ മുന്‍കൈയെ 
ടുക്കുന്നത്‌.. ദേശീയതലത്തിലും അന്താ 
രാഷ്ര്രതലത്തിലും ' അംഗീകാരം 


ജെറാഡ്‌ ഫാവ്ളര്‍ 


നേടിയ . 


ഇത്രയും ശില്പികള്‍_4 പേര്‍ ഒരേസമയത്തു ' 
പങ്കെടുത്ത ശില പസിമ്പോസിയം ഇതിനുമുമ്പ്‌ . 
ഇന്ത്യയില്‍ നടന്നിട്ടില്ല. 1990 ഡിസംബര്‍ 28 
മുതല്‍ മൂന്നാഴ്ച നീണ്ടുനിന്ന ശില്പസിമ്പോ 
സിയത്തില്‍ 14 ശില്പികള്‍, വിവിധ മാദ്ധ്യ 
മങ്ങളിലായി 14 ശില്പങ്ങള്‍ക്കു രൂപംകൊടു 
ത്തു. ശില്പികള്‍ ഒരുസ്ഥലത്ത്‌ ഒത്തുകൂടി . 
അവരവരുടേതായ ശില്‍പങ്ങള്‍ നിര്‍മ്മിക്കുക 


ശ്ലയിത്‌ 


മുന്ന 
ശീല്ലങ്ങൾ 


യോ പരിസര്രപകൃതിയുമായി ഐകരൂപ്യം. 
.്രാപിക്കുംവിധത്തിലുളള ബൃഹത്ശില്‍പം , 
കൂട്ടായിത്തീര്‍ക്കുകയോ ആണ്‌ സിമ്പോസിയം 


ടുന്നു. കൂട്ടായ ശില്പ്രപവര്‍ത്തനം നവീന 
ആശയമാണെന്ന്‌ പറയുന്നില്ല. ശിലായുഗത്തി 
ലെ വാസ്തുശില്പ മാതൃകകളും കുടക്കല്ലു ; 
കളും വീരക്കല്ലുകളും ശില്‌ പികള്‍ ഒത്തുചേര്‍ന്ന്‌ ' 
്രവര്‍ത്തിച്ചതിന്‍െറ സ്മാരകങ്ങളായി നില; 
കൊളളുന്നു. ഭാജയിലും കാര്‍ളെയിലും അജു 


സിയത്തിന്‍െറ വേദിയായി നിശ്ചയിക്കപ്പെ 
ടത്‌. ഈ കലാസംഭവം അരങ്ങേറിയ 
എറണാകുളത്തെ കായലോരത്തുളള സുഭാഷ്‌ 


൫ ചിത്രദുര്‍ഗ റോഡ്‌, ദാവന്‍ഗരെ - 577 002 ൽ ഹോളല്‍ക്കരെ റോഡ്‌, ചിത്രദുര്‍ഗ - 577 501 


കലാകൌമുദി 17. , 


ച്‌, 


റ്‌ | 


“-കലാകനമുദി. 16 


്രഫഡ്‌ കോണ്‍ലോണ്‍ 


ബോസ്‌ പാര്‍ക്ക്‌ ഇപ്പോള്‍ ഒരു ശില്പാരാമ 
. മായി മാറിയിരിക്കുന്നു. പൊതുസ്ഥല ശില്പ 
ങ്ങള്‍ വിരളമായ ഈ സംസ്ഥാനത്ത്‌ 
ഈയൊരു സംരംഭത്തിനു പ്രസക്തി ഏറെ 
യാണ്‌ . ഈ സിമ്പോസിയത്തില്‍ പങ്കെടുത്ത 
14 ശില പികളില്‍ 7 പേരും കൃഷ്ണശിലയാണ്‌ 
മാദ്ധ്യമമായി തിരഞ്ഞെടുത്തത്‌. ഹിരോഷി 
മികാമി, ഫ്രെഡ്‌ കോണ്‍ലോണ്‍, ജെറാഡ്‌ 
ഹാവ്ളര്‍, തോമസ്‌ ലിങ്ക്‌, ക്‌ന്യൂട്ട്‌ വോള്‍ദ്‌, 
വി.കെ. രാജന്‍ എന്നിവര്‍. 
ശില്പത്തിനായുളള കരിങ്കല്ല്‌ തിരഞ്ഞെടു 
ക്കുന്നതു മുതല്‍ ശില്പരചന മുഴുമിക്കുംവരെ 
യും അതിയായ ആത്മാര്‍ത്ഥതയോടെയും 
ആത്മീയതയോടെയുമാണ്‌ ഹിരോഷി പവര്‍ 
ത്തിക്കാറ്‌. പരിസര്രപകൃതിയെയും പരിസര 
സംസ്‌കാരത്തെയും ഉള്‍ക്കൊണ്ട്‌, അതുമായി 
ഒത്തുചേരുംവിധത്തിലുളള ശില്‌ പങ്ങള്‍ തീര്‍ 
ക്കുകയാണ്‌ അദ്ദേഹം ചെയുന്നത്‌. മൂന്ന്‌ 
കരിങ്കല്‍പ്പുലകകള്‍ കൊത്തി, ചേര്‍ത്തു രകമീക 
രിച്ച ഒരു ശില്‌ പസംവിധാനമാണ്‌ ഹിരോഷി 
ഇവിടെ തീര്‍ത്തത്‌ . ചെറിയ താമരക്കുളം, 
അതിന്‍െറ കരയിലൊരു സിമന്‍റ്‌ തറ, അതില്‍ 
നിന്നും കുളത്തിലേക്കൊരു പാലമെന്ന്‌ തോ 
ന്നുംവിധം രൂപപ്പെടുത്തിയ ശില പം--ഇതൊ 
ക്കെ ചേര്‍ന്നതാണ്‌ ഈ ശില പസംവിധാനം. 
കരിങ്കല്ലില്‍ ശില്പം ചെയ്യാറുള്ള ഇദ്ദേഹം 
ശിലയില്‍നിന്നും താന്‍ ദര്‍ശിച്ച രൂപത്തെ 
വിമുക്തമാക്കുന്നതോടൊപ്പം കൊത്തി, ഇളക്കി 
മാററിയ കഷണങ്ങളെ ശില്പം സ്ഥിതി 
ചെയ്യുന്ന പരിസരത്തുതന്നെ സ്ഥാപിക്കാന്‍ 
നിഷ്കര്‍ഷിക്കുന്നു. “ശരീരവും ആത്മാവും 
“തമ്മിലുളള ബന്‌ ധംപോലെ തീരവമാണ്‌ അവ 
- തമ്മിലുളള ബന്ധം.” ഹിരോഷി പറഞ്ഞു. 
ഇവിടെ ശില പനിര്‍മ്മാണ വേളയില്‍ ശിലയില്‍ 
നിന്നുതിര്‍ന്ന കഷണങ്ങള്‍ താമരക്കുളക്കര 
യില്‍ പതിച്ച്‌, ശില്പിയുടെ സന്ദേശം 
ആലേഖനം ചെയ്തു: പൂവുകള്‍ വിരിയുന്നു, 
പൂവുകള്‍ കൊഴിയുന്നു.” വിശ്വസൌഹാര്‍ദ്ദ 
ത്തിന്‍െറയും ശാന്തിയുടെയും മഹത്‌ സന്ദേശം 
ജതുടേദങ്ങളിലൂടെ ശാശ്വതീകരിക്കപ്പെട്ടേക്കാം, 


കലാക്നമുദി:1ഭ 
Pe te 


ശാന്തതയുടെ പ്രതിപൂരുഷനായ, പത്മമേന്തിയ 
ബോധിസത്വന്‍െറ സാന്നിദ്ധ്യം (പതീകാത്മ 


കമായ രീതിയില്‍ ഹിരോഷി ഇവിടെ 
ആവിഷ്‌ കരിച്ചിരിക്കുന്നു. 
ഐര്‍ലണ്ടുകാരനായ ഫ്രെഡ്‌ കോണ്‍ 


ലോണ്‍, ശില്പരചനയെ മനുഷ്യസംസ്കാര 
ത്തിന്‍െറ തുടര്‍ച്ചയുടെ ര്പതീകമായി കാണുന്നു. 
മാററവും തുടര്‍ച്ചയായ വളര്‍ച്ചയും (പകൃതി 
യിലെ അനിവാര്യതകളാണ്‌ ; അതിന്‍െറ 
ഭാഗമാണ്‌ തന്‍െറ ശില്പങ്ങള്‍ എന്ന്‌ 
അദ്ദേഹം വിശ്വസിക്കുന്നു. ഇഷ്ടിക, മണ്ണ്‌, 
മണല്‍ എന്നിവ ഇടകലര്‍ത്തി രകമീകരിച്ച്‌ 
സംവിധാനം ചെയ്ത പരിസരത്താണ്‌ ഫ്രെഡ്‌ 
കോണ്‍ലോണ്‍ തന്‍െറ ശില്പം സ്ഥാപിച്ചി 
ട്ടുളളത്‌. വളഞ്ഞുപുളഞ്ഞു പോകുന്ന 
ബാഹ്യാകൃതിയോടുകൂടി ഈ ശില്പം, 
അതിന്‍െറ പരുക്കന്‍ പ്രതലങ്ങളിലൂടെയും 
മിനുത്ത തലങ്ങളിലൂടെയും കോണുകളിലൂടെ 
യും നയിച്ച്‌ ആസ്വാദകനെ ചിന്താധീനനാക്കി 
യേക്കാം. രൂപകല്പനയില്‍ ഈ ശില്പത്തിന്‌, 
അയര്‍ലണ്ടിലെ നവീന ശിലായുഗശില്പികള്‍ 
റിലീഫ്‌ മാതൃകയില്‍ കൊത്തിയ വര്‍ത്തുള 
' രൂപങ്ങളുമായോ സാദൃശ്യം തോന്നാം. (തിക 
ച്ചും യാദ്യച്‌ഛികമായിരിക്കാം അയര്‍ലണ്ടില്‍ 
നമൃൂഗ്‌ റേഞ്ചിലെ പാറക്കല്ലിലും മാര സ്തംഭ 
ങ്ങളിലും കാണുന്ന വര്‍ത്തുളരൂപങ്ങള്‍ക്കു 
സാമ്യമുണ്ട്‌) ദൃശ്യപരമായി, കായലിന്‍െറ 
പരപ്പും തിരകളുടെ നിതാന്ത ചലനസ്വഭാവവു 


മായി ബന്ധം തോന്നിക്കുന്നു, ഈ ശില്പം. 
കരിങ്കല്ലാണ്‌ രെഡ്ഡിന്‍െറ ഇഷ്ടമാദ്ധ്യ 
മം. " ഏററവും ദ്രാവകസ്വഭാവമുളള മാദ്ധ്യ 
മമാണ്‌ കല്ല്‌. ഈു,ശില നോക്കു. പണ്ടുപണ്ട്‌ 
ഇത്‌ ദ്രാവകരുപത്തിലായിരുന്നിരിക്കും. പിന്നീ 
ട്‌ അത്‌ ഫ്വനീഭവിച്ചതായിരിക്കാം. ഏററവും 
വഴങ്ങുന്ന, ്രാവകംപോലെ ഒഴുക്കു തോന്നി 
ക്കുന്ന മാദ്ധ്യമമാണ്‌ കരിങ്കല്ല്‌.” ഫ്രെഡ്‌ 
പറഞ്ഞു. 
ഡച്ചുകാരനായ ജെറാഡ്‌ ഹാവ്ളര്‍ കഴിഞ്ഞ 
25 വര്‍ഷത്തിലേറെയായി അദ്‌ ധ്യാപകനാണ്‌ . 
ഈ അമ്പത്തിയൊന്നുകാരന്‍ വിവിധ രാജ്യ 
ങ്ങളില്‍ നടന്ന നിരവധി സിമ്പോസിയങ്ങളില്‍ 
പങ്കെടുത്തിട്ടുണ്ട്‌. സ്ഥലത്തിനും പരിസരത്തി 
നും അനുസൃതമായി വൃതൃസ്ത മാദ്‌ ധ്യമങ്ങ 
ളില്‍ ശില്പം ചെയ്യാറുള്ള ജെറാഡ്‌ ഇവിടെ 
കരിങ്കല്ലിലാണ്‌ ശില്പം തീര്‍ത്തത്‌ . ജെറാഡ്‌ 
പറഞ്ഞു; “ഗ്രതലത്തില്‍ ഉളിപതിക്കുംതോറും 
ഏറിവരുന്ന ഇവിടത്തെ കരിങ്കല്ലിന്‍െറ (പതി 
രോധസ്വഭാവം എനിക്ക്‌ ആവേശം പകര്‍ന്നു." 
ലംബാകൃതിയില്‍ ജെറാഡ്‌ ഹാവ്ളര്‍ കൊ 
ത്തിയുണ്ടാക്കിയ ശില്പം വെളിച്ചവും നിഴലും 
തമ്മിലുളള ബന്ധത്തിന്‍െറയും കളികളുടെയും 
ദൃശ്യാവിഷ്‌ കാരമാണ്‌. ശില്പത്തിന്‍െറ വി 
വിധ വശങ്ങളിലും വ്യത്യസ്‌ത രപതലങ്ങളിലും 
പകലവന്‍ വീഴ്ത്തുന്ന വെളിച്ചം മായികാനുഭൂതി 
ഉളവാക്കുന്നു. 
ശില്പം തപത്തിലം എടനയിലും ജ്യോ 


കാമു 


പ 


മതീയാധിഷ്‌ ഠിതമാണ്‌ . ശില്‌ പത്തിനു ചുററും ' 
കൊത്തിയുണ്ടാക്കിയ വ്യത്യസ്തതരത്തിലുള്ള 
പ്രതലങ്ങള്‍ നമ്മെ സ്‌പര്‍ശനത്തിനു ക്ഷണി 
ക്കുന്നുണ്ടാവാം. 

ഭാരതീയശില്‍ പങ്ങള്‍ ജൂപ്പാന്‍കാരനായ 
നൊബോരു യൊഷീദയെ രപഥമദര്‍ശനത്തില്‍ 
ത്തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നു തോന്നുന്നു. 
്രപഞ്ചത്തിന്‍െറ സൃഷ്ടിസ്ഥിതി സംഹാര 
സങ്കല്‌ പത്തെയാണ്‌ . നൊബോരു തന്‍െറ 
ശില്പത്തിലൂടെ ആവിഷ്‌ കരിച്ചിരിക്കുന്നത്‌ . 
രൂപകല്പനയിലും ആവിഷ്‌ കാരത്തിലും പല്ല 
വശില്പങ്ങളുടെ സ്വാധീനം ദ്യോതിപ്പിക്കുന്നു. 
വളരെ മിനുത്ത തലത്തോടുകൂടിയ ഈ 
ശില്പം നിര്‍മ്മിക്കാന്‍ അദ്‌ ദേഹത്തിന്‌ നാല്‌ 
ആഴ്ചകള്‍ വേണ്ടിവന്നു. 

ഇര്‍മ്മനിയില്‍നിന്നെത്തിയ തോമസ്‌ ലിങ്ക്‌ 
കഴിഞ്ഞവര്‍ഷം ചോഴമണ്‍ ഡലത്തില്‍ നടന്ന, 
ശില്പ സിമ്പോസിയത്തില്‍ പങ്കെടുത്ത 
ആളാണ്‌. കരിങ്കല്ലില്‍ ഇദ്ദേഹം തീര്‍ത്ത 
ശില്പം പുരുഷ്രപകൃതി സംയോഗത്തിന്‍െറ 
 .പതീകാത്മകമായ ദൃശ്യാവിഷ്‌കാരമാണ്‌. 
, നോര്‍വ്വേക്കാരനായ കന്യൂട്ട്‌ വോള്‍ദ്‌ (പകൃ 
തിയിൽ വിലയിപ്പിക്കാനായി രണ്ടു സ്തംഭ 
രൂപങ്ങളാണ്‌ നിര്‍മ്മിച്ചത്‌. ' 

ഗ്രാചീനകാലം മുതല്ക്കേ മനുഷ്യന്‍ 
; മൃഗരൂപങ്ങള്‍ വരയ്ക്കുകയും കൊത്തുകയും 
മെനയുകയും ചെയ്തുപോന്നിട്ടുണ്ട്‌. ലാസ്‌ 
ക്വെയിലെയും അള്‍ത്താമിറയിലെയും ഗുഹാ 
ചിത്രങ്ങളില്‍ കാണുന്ന കാളകള്‍ ശിലായുഗ 
മനുഷ്യന്‍െറ ആലേഖന പാടവത്തിന്‍െറ 
മികച്ച ഉദാഹരണങ്ങളാണ്‌. സിന്ധു നദീതട 
ത്തില്‍നിന്നും കിട്ടിയ ഫലകങ്ങളിലും കളിമണ്‍ 
കളിപ്പാട്ടങ്ങളിലും വൃഷഭത്തെ കാണാം. 
മര്യസ്തംഭങ്ങളിലും തുടര്‍ന്നുളള കാലങ്ങളി 
ലും കാളയുടെ രൂപം വിവിധ സങ്കല്‍പങ്ങളെ 
പ്രതിനിധീകരിച്ച്‌ വ്യത്യസ്ത രൂപങ്ങളില്‍ 
തുക്‌ ഷപ്പെട്ടുകൊണ്ടിരുന്നു. ആനുകാലിക 
കലാകാരന്മാരുടെ സൃഷ്ടികളിലും വൃഷഭ 
' രൂപം രൂപങ്ങളായും പതീകങ്ങളായും കണ്ടു 
വരുന്നുണ്ട്‌. രാഘവ കനേറിയ ഇവിടെ 
നിര്‍മ്മിച്ചു ശില്പം നന്ദിസങ്കല്‍ പത്തിന്‍െറ - 


t 


മികാമി 


യ ന ിാാാനാനതനത്തത്ത്തി 


പൂതിയ രീതിയിലുളള ആവിഷ്‌കാരമാണ്‌. 
പാഴിരുമ്പുകഷണങ്ങള്‍ ആകൃതിക്കനുസരിച്ച്‌ 


മുറിച്ച്‌ ഉരുക്കിച്ചേര്‍ത്താണ്‌ ഈ ആധുനിക 


'നന്ദി'യെ രൂപപ്പെടുത്തിയത്‌. ആകാരത്തി 
ന്‍െറ വിശദാംശങ്ങള്‍ ഒഴിവാക്കിക്കൊണ്ട്‌ 
രൂപത്തിന്‌ (തിമാനതയും ഘനവും തോന്നി 
ക്കുംവിധം ശില്പി ലോഹാകൃതികള്‍ ചേര്‍ 
ത്തൊരുക്കിയിരിക്കുന്നു. ഉദ്യാനത്തിലെ ഏററ 


വും - ഉയര്‍ന്ന തലത്തില്‍ കായലിന്‍െറ . 


പശ്ചാത്തലത്തില്‍ ഈ നന്ദി തലയുയര്‍ത്തി 
നില്ക്കുന്നതു കാണാം. ബറോഡയിലെ 


' എം.എസ്‌ . യൂണിവേഴ്‌ സിററിയില്‍, ശില്പ 


വിഭാഗം തലവനായ രാഹവ കനേറിയ 
അന്താരാഷ്രടതലത്തില്‍ അംഗീകാരം നേടിയ 
ഫോട്ടോഗ്രാഫര്‍കുൂടിയാണ്‌. 
ശാന്തിനികേതനില്‍നിന്നെത്തിയ ശബരി 
റോയ്‌ ചധരി “ശയിക്കുന്ന നഗ്നസ്രതീ'ക്ക്‌ 
രൂപം നല്കി. കോണ്‍(കീററിലാണ്‌ അദ്ദേഹം 


ഈ ശില്പം നിര്‍മ്മിച്ചത്‌. എസ്‌. രാധാ ' 


കൃഷ്ണന്‍, കെ.പി. സോമന്‍, വത്സന്‍ 


കൊല്ലേരി, അശോകന്‍ പൊതുവാള്‍ എന്നിവ 


« 


കെ.പി. സോമന്‍ 


 അമൂല്ൃഹാരവുമായിരിക്കും. 


രും കോണ്‍ലശ്രീററില്‍ ശില്‌ പരചന നടത്തി. | 
എസ്‌. രാധാകൃഷ്ണന്‍ ചെയ്തുവന്നിരുന്ന 
“മുക്കുവര്‍” പരമ്പരയില്‍പ്പെടുന്ന ശില്പങ്ങളു ' 
ടെ തുടര്‍ച്ചയാണ്‌ ഇവിടെ അദ്‌ ദേഹം തീര്‍ത്ത 
ശില്പം. ( തിരമുറിച്ച്‌ കടക്കുന്ന മത്സ്യം). | 
ഡെല്‍ഹിയില്‍ കലാജീവിതം നയിക്കുന്ന 
കെ.പി. സോമന്‍ ഈയിടെ ഹര്യാനയിലെ | 
സൂരജ്കുണ്ഡില്‍ തീര്‍ത്ത വലിയ ശില്പ 
സംവിധാനത്തിന്‍െറ തുടര്‍ച്ചയാണ്‌ ഇവിടെ 
തീര്‍ത്ത ശില്പം. ആനുകാലിക സംഭവങ്ങളെ 
പുരാണകഥകളുമായി ബന ധപ്പെടുത്തി, ഇവി 
ടെ പുതിയൊരു ദര്‍ശനം ആവിഷ്കരി 
ചിരിക്കുകയാണ്‌ സോമന്‍. ഈ ബൃഹത്‌ 
ശില്പത്തിന്‍െറ നിര്‍മ്മിതിയില്‍ ആസ്വാദകര്‍ |. 
ക്കും സുഹൃത്തുക്കള്‍ക്കും പങ്കാളിത്തം നല്കി 
സിമ്പോസിയത്തിന്‍െറ ആദര്‍ശം സാക്ഷാത്‌ 
കരിച്ചിരിക്കുന്നു. | 7 
മ്രദാസില്‍ സ്ഥിരതാമസമാക്കിയ ശില്പി 
റയും ചി്രകാരനുമായ വത്സന്‍ കൊല്ലേരി 
തന്‍െറ ശില്പത്തിന്‌ “അനിമ-അനിമസ്‌ ' 
എന്നു പേരിട്ടിരിക്കുന്നു. പിരമിഡിന്‍െറ പല 
ഭാഗങ്ങള്‍ വേര്‍തിരിച്ച്‌ പുനഃസംവിധാനം 
ചെയ്തതാണെന്നു തോന്നും, ഈ ശില്പം. 
വളച്ചുകെട്ടില്ലാത്ത ശില്പരചനാശൈലി 
യാണ്‌ അശോകന്‍ . പൊതുവാളിന്‍േറത്‌ . 
സമൂഹത്തിന്‍െറ വിവിധ മുഖങ്ങളെയും 
തലങ്ങളെയും ഭാവതീരവതയോടെ ടെറാകോട്ട 
യിലും കോണ്‍ക്രീററിലും ഈ ശില്പി 
ആവിഷ്കരിക്കുന്ന. ജീവിതയാഥാര്‍ത്ഥ്യങ്ങ 
ളുടെ വെളിച്ചത്തിലേക്ക്‌ ' അസ്വസ്ഥതയോടെ 
നോക്കുന്ന, - മനുഷ്യനെയാണ്‌ അശോകന്‍ 
“ഇവിടെ രൂപകല്പന ചെയ്തു നിര്‍മ്മിച്ചിട്ടു 


v 


ളളത്‌. 
ഈ സിമ്പോസിയത്തില്‍ കരിങ്കല്ല്‌ മാദ്ധ്യ 


. മമായെടുത്ത ഏക ഭാരതീയശില്പി മലയാളി 
യായ വി.കെ. രാജനാണ്‌. ജനിച്ചുവളര്‍ന്ന 
നാട്ടിലെ ഉത്‌ സവങ്ങളും കോലങ്ങളും ചമയ 
ങ്ങളും രാജുന്‍െറ ശില പദര്‍ശനത്തെ സ്വാധീ 
നിച്ചിട്ടുണ്ട്‌ . നമ്മുടെ ദാരുശില് പമാതൃകകളില്‍ 
കാണുന്ന ഘനസ്വഭാവവും വര്‍ത്തുളരുപങ്ങളും 
രാജുന്‍െറ ശില്പത്തില്‍ നവീനരീതിയില്‍ 
ആവിഷ്‌ കരിക്കപ്പെടുന്നതു കാണാം. 

ഈ സിമ്പോസിയത്തില്‍ പങ്കെടുത്ത ഏക 
വനിത ഡച്ചുകാരിയായ ഇവോണ്‍ക്രാററ്‌ 
ആണ്‌. അലൂമിനിയം പലകയില്‍ വര്‍ത്തുള 
രൂപങ്ങള്‍ വെട്ടിയെടുത്തു ചേര്‍ത്താണ്‌ അവര്‍ 

“തന്‍െറ ശില്പം നിര്‍മ്മിച്ചത്‌. നിരവധി 
വര്‍ത്തുളരൂപങ്ങള്‍ തമ്മില്‍ ചേരുമ്പോള്‍ 

സ്പേസില്‍ ഉളവാക്കുന്ന ചലനസ്വഭാവത്തെ 
യും തജ്ജന്യമായ ഉര്‍ജ്‌ജുത്തെയുമാണ്‌ 
തന്‍െറ ശില്പത്തിലൂടെ ആവിഷ്കരിച്ചത്‌. 

വിവിധ സാംസ്‌കാരിക പൈതൃകങ്ങളുടെ 
യും വിശ്വാസങ്ങളുടെയും ഉടമകളായ 14 
ശില്പികള്‍ കൊച്ചിയിലെ കായലോരത്ത്‌ 
ഒത്തുചേര്‍ന്ന്‌ ശില്പങ്ങള്‍ ഒരുക്കി ഒരു 
ശില പാരാമമുണ്ടാക്കി. കേരള കലാപീഠവും 
കൊച്ചി കോര്‍പ്പറേഷനും ചേര്‍ന്നൊരുക്കിയ 
ഈ സിമ്പോസിയം നഗരവാസികള്‍ക്ക്‌ ഒരു 
കലാവിരുന്നും ശില്‌ പങ്ങള്‍ കൊച്ചിക്ക്‌ 


കലാകൌമുദി 15 


എന്റെറ മുഖത്തേക്ക്‌ നോക്കി കണ്ണുകളിറുക്കി. 
തുരത്തും നിന്ന്‌ പൊട്ടിപ്പെണ്ണ്‌ വള്ളിയുടെ - 
 .ഫലിതം കേട്ടിട്ടാവാം ഉറക്കെ ചിരിച്ചു. 
““ബാബ്ദബ്ബ്‌'അവള്‍ പറഞ്ഞു. 
വള്ളിയുടെ മക്കളില്‍ ഒരാള്‍ക്കു മാതമേ 
.ആകാരസവഷ്ഠവമുണ്ടായിരുന്നുള്ളു.ആ ആള്‍ . 
അഞ്ചക്കാളനെന്ന പേര്‌ നല്‍കി കുഞ്ഞുകുട്ടന്‍ 
എന്ന്‌ വീട്ടുകാരാലും നാട്ടുകാരാലും വിളിക്ക 
പ്പെട്ട മുത്തമകനായിരുന്നു. 
അഞ്ചക്കാളന്‍ കൊളമ്പില്‍പ്പോയി കുറ 


: കൊത്തിയവളേം ഒക്കെക്കൂടി കുട്ടിയെ കാ 
ണാന്‍ഇല്യാന്ന്‌ പറഞ്ഞപ്പോരേ ? ആകെക്കൂടി 
ഒരു സൊര്‍ണ്ണ വിഗ്രഹം. "' മാധവിയമ്മ 
പറഞ്ഞു. 

"ശെരിയാ. ദേ. ഉചചയാമ്പൊ ആകാശത്തില്‍ 
സൂര്യനേ നോക്കുമ്പോ കണ്ണ്‌ കലിയ്ക്കില്യേ? 
അതു പോലെയാ ആ കുട്ട്യേ നോക്കുമ്പൊ” 
കലി നാരായണന്‍നായര്‍ പറഞ്ഞു. ''അങ്കാ 
രത്ത്‌ മന്നാടിയാര്‍ എന്ന്‌ കേട്ടിട്ട്‌ ണ്ട്‌. 
മാധവന്നായര്‍ക്ക്‌ ഒരു സ്നേഹിതന്‍ ഉണ്ടാ 


മാധവിക്കുട്ടി 


കുട്ടികള്‍ ഇലഞ്ഞിപ്പൂക്കള്‍ കോര്‍ത്ത്‌ ചിററു 
ണ്ടാക്കി കാതില്‍ ധരിച്ചു. കയ്യാവി എന്ന 
പെണ്‍കുട്ടി രാവിലെ അത്തരം ചിററുമായി 
. കൈകള്‍, നിറയെ വളയുമിട്ട്‌ സ്‌കൂളില്‍ 
പോവുന്നത്‌ നോക്കി നില്ക്കുവാന്‍ എനി 
ക്കിഷ്ടമായിരുന്നു. വൈകുന്നേരം നാല്‌ 


7” ' നീര്‍മാതളപ്പുക്കളുടെ സുഗന്ധം 
കാററില്‍ വന്നെത്തുന്ന എത്രയോ 
നേര്‍ത്ത ഒരു ഗാനശകലം പോലെയാണ്‌. 
ചെണ്ടകൊട്ട്‌ പോലെയുളളതും വീണധ്വനി 
പോലെയുളളതുമായ ഗന ധങ്ങള്‍ മററു ചില 


പുഷ്പങ്ങള്‍ക്കുണ്ടായിരിക്കാം. ഉദാഹരണ 


. കലാകൌമുദി 20. 


മണിക്ക്‌ അവള്‍ മടങ്ങുമ്പോള്‍ ഇലഞ്ഞിപ്പൂക്കള്‍ 
്‌ രുന്നു. കല്‍ക്കത്തേല്‌ . ശീമേല്‍പ്പോയി കാലം ജ്ലോലിനോക്കിമടങ്ങിയപ്പോള്‍ അയാ 
ത്തിന്‌ ചെമ്പകം. തായമ്പകപോലെയല്ലേ മാതമല്ല അവളുടെ ചുണ്ടുകളും വെയില്‍ തട്ടി : ു ഉ ളം ം തല ന 
അതിന്‍െറ മണം? പനിനീര്‍പ്പൂക്കളുടെ സുഗ കരിഞ്ഞിരിക്കും. ആ കാലത്ത്‌ മുസ്‌ലിം പഠിച്ച ഒരു മ യാര. അലപായു ളു ുത്തുവെന്നു 


ന്ധം വീണയെ അനുസ്മരിപ്പിക്കുന്നു. പാരി 
ജാതം---നാലപ്പാട്ട്‌ പടിഞ്ഞാറെ മുററത്തില്‍ 
തലയുയര്‍ത്തിപ്പിടിച്ച്‌ നിന്ന്‌ വെയിലും തല 
താഴ്ത്തി. മഴയും കൊണ്ടിരുന്ന ആ മരം 
പൂത്തകാലം ആ പരിസരത്ത്‌ ഒരു ഗാനം 
ഉയര്‍ത്തിയില്ലേ? മഠത്തിലെ മുററത്തെ പവിഴമല്ലി 
ജലതരംഗത്തിന്‍െറ മണിനാദങ്ങള്‍ ഉയര്‍ത്തി 
: യില്ലേ? 1 
നീര്‍മാത്ളപ്പുക്കളുടെ മണം അമ്മയുടെ 
താരാട്ടായിരുന്നു. രാര്രികാലങ്ങളില്‍ ഞാന്‍ 
ഉറങ്ങിക്കിടക്കുന്ന അമ്മയുടെ ആശ്ളേഷണ 


പെണ്‍കുട്ടികളുടെയിടയില്‍ കയ്യാവിയുടെ മു 
ഖകാന്തി മററാര്‍ക്കുമുണ്ടായിരുന്നില്ല. മുസ്‌ലിം 
പെണ്‍കുട്ടികള്‍ക്ക്‌ സ്‌കൂളില്‍ പോവാന്‍ 
കുടുംബനാഥന്മാര്‍ അനുവാദം നിഷേധിക്കുന്ന 
കാലമായിരുന്നു അത്‌. വീട്ടിലിരുന്നാല്‍ പോ 
ക്കിരിത്തം കാണിക്കുമെന്ന്‌ ഭയന്നാണ്‌ കയ്യാ 
വിയുടെ അമ്മ മകളെ സ്‌ കൂളിലച്ചത്‌. താന്‍ 
പെണ്ണാണെന്ന ഭാവം അവള്‍ക്കുണ്ടായിരുന്നില്ല. 
അവള്‍ ഉച്ചത്തില്‍ സംസാരിക്കുകയും ആണ്‍ 
കുട്ടികളെപ്പോലെ പൊട്ടിച്ചിരിക്കുകയും ചെ 
യ്തു. പഠിപ്പില്‍ മിടുക്കിയായിരുന്നതുകൊ 


YTD 


ത്തില്‍ നിന്ന്‌ സ്വന്തം ശരീരത്തെ മോചിപ്പിച്ച്‌ 
എര്രയോ തവണ 'ജുനലിലേക്ക്‌ ഓടിയി 
ടുണ്ട്‌ പൂത്തുനില്‍ക്കുന്ന നീര്‍മാതളം ഒരു 
നോക്കുകൂടി കാണുവാന്‍. നിലാവിലുംനേര്‍ത്ത 
നിലാവായി ആ ധവളിമ പാമ്പിന്‍കാവില്‍ 
നിന്ന്‌ ഓരോ കാററ്‌ വിശ്രുമ്പോഴും തിരു 
വാതിരക്കുളി കഴിഞ്ഞ പെണ്‍കിടാവെന്നപോലെ 
വിറച്ചു. വിറയലില്‍ എത്രയോ ശതം പൂക്കള്‍ 
നിലംപതിച്ചു. നാല്‌ മിനുത്ത ഇതളുകളും . 
അവയ്ക്ക്‌ നടുവില്‍ ഒരു തൊങ്ങലും മാ്രതമേ 
ആ പുവിന്‌ സ്വന്തമായി ഉണ്ടായിരുന്നുളളു. 
അതു വാസനിച്ചുനോക്കുമ്പോള്‍ വാസനയി 
ല്ലെന്നും നമുക്ക്‌ തോന്നിയേക്കാം. ഞെട്ടററ്‌ 
വീഴുന്നതിനുമുമ്പ്‌ അത്‌ ചുററുമുളള അന്തരീ 
ക്ഷത്തെ സുഗന്ധിയാക്കി. അതും ഒരാഴ്ച 
ക്കാലത്തേക്കുമാരതം. 
ഇലതഞ്തിമരത്തിഒന്‍റ ചില്ലകള്‍ക്കി 
ടയില്‍ കുനിഞ്ഞും നിവര്‍ന്നും നടന്ന്‌ 
പൂക്കള്‍ പെറുക്കിയിരുന്ന പെണ്‍കുട്ടികള്‍ 
നീര്‍മാതളപ്പൂക്കളെ കണ്ടുവെന്ന്‌ നടിച്ച 
തേയില്ല. ഇലഞ്ഞിപ്പൂക്കള്‍ കൊണ്ട്‌ മാലകെട്ടി' 
മുടിയില്‍ തിരുകുവാന്‍ മാമ്പുളളി വീട്ടിലെ 
സ്ത്രീകള്‍ക്കും താല്‍പ്പര്യമുണ്ടായിരുന്നു. അ 
മ്പാഴത്തേല്‍ പഴയ കുളത്തിനുമപ്പുറത്ത്‌ പാട 
ങ്ങളുടെ അരികില്‍ ജീവിച്ച മുസ്‌ളിം പെണ്‍ 


ണ്ടാവാം ഗുരുനാഥന്മാര്‍ അവളെ ശിക്ഷി 
ക്കുവാന്‍ ഒരുസെട്ടില്ല. 

'“ഇന്‍റാടത്ത്‌ എല്ലാരും കറത്തിട്ടാ. ഞാന്‍ 
മാഴ്രേളളു ഒരു പൂവന്‍പഴം” എന്ന്‌ പുഞ്ചി 
രിയോടെയും ജാള്യതയോടെയും രഹസ്യാഭി 
മാനത്തോടുകൂടിയും (പസ്‌ താവിച്ചിരുന്ന സ 
രോജിനിയായിരുന്നു മറെറാരു സുന്ദരി. 

| ഈ പ്രദേശത്തെ പെണ്‍കുട്ട്യോളെ 

കണ്ടാപ്പിന്നെ - ആരും പെണ്ണ്‌ കെട്ടാന്‍ 

തൃശ്ശൂര്‍ക്കും പൂവില്യാ, പാലക്കാട്ടെക്കും 
, പുവില്യ" 

മുല്ലാത്തേല്‍ രാമന്‍ നായര്‍ ഒരിക്കല്‍ 
നാലപ്പാട്ട്‌ , വടക്കെ കോലായില്‍ നിന്നു 
കൊണ്ട്‌ പറഞ്ഞു. എലിയങ്ങാട്ട്‌ കോവിലക 
ത്തെ ഒരു തമ്പുരാന്‍ പാലക്കാട്ട്‌ അങ്കരാത്ത്‌ 
നിന്ന്‌ ഒരു കുട്ടിയെ വിവാഹം ചെയ്തുകൊ 
ണ്ടുവന്ന കാലമായിരുന്നു അത്‌. കുട്ടിയുടെ 
ശരീരത്തില്‍ മുന്നുറെങ്കിലും പവന്‍െറ ആദര 
ണങ്ങള്‍ ഉണ്ടെന്ന്‌ മാധവിയമ്മ അമ്മയുടെ 
അമ്മയായ മുത്തശ്ശിയോടു പറഞ്ഞുകൊടുക്കു 
കയായിരുന്നു. a 

"എന്തിന്‌ പറേന്നു വെല്യമ്മേ. എളക്ക 
ത്താലീം മൂന്നു നെലവച്ച കൊടക്കടുക്കനും 
അവിലുമാലേം പൂത്താലീം പാലയ്ക്കാ മോതി 
രോം കൂട്ടുകടകോം കോണുവളേം രൂപം 


സ്തായിരുന്നു. എന്തേര്‍ന്ന്‌ പേര്‌ ? എനിക്കിപ്പൊ 
ഒട്ടും തോന്ന്ണില്യ'' മുത്തശ്ശി പറഞ്ഞു. 

''വെല്യമ്മയ്ക്ക്‌ ഇപ്പൊ ഓര്‍മ്മക്കൊറവ്‌ 
കൊറെ ജാസ്തിയാ. നെല്ല്‌ പുഴുങ്ങ്യേന്‍െറ 
പിറ്റെ ദൂസം വെല്യമ്മ അടിയനോട്പറയ്‌ാ 
വളേള്യ ഇന്ന്‌ നെല്ല്‌ പുഴുങ്ങണംന്ന്‌ '” വളളി 
മുററത്തു നിന്നുകൊണ്ട്‌ പറഞ്ഞു. വളളിയുടെ 
വലത്തെ കൈ ഒരു വളളിക്കൊട്ട തന്‍െറ 
ശരീരത്തോടെ അടുപ്പിച്ചു പിടിച്ചു. 

"വളളി എങ്ങട്ടാ പോണ്‍ വളളിക്കോട്ടേം 
കൊണ്ട്‌ ?'' മാധവിയമ്മ ചോദിച്ചു. 

വളളി ചുവന്ന പല്ലുകള്‍ വെളിപ്പെടുത്തി 
ചിരിച്ചു. ഉത്തരം പറഞ്ഞില്ല. 

"ഞാനെന്ത്‌ ചോയിച്ചാലും ഈ വള്ളി 
മറോടി പറേല്യ. വള്ളിക്ക്‌ ഇന്നെ ഒരു 
വെലേല്യ. ഞാന്‍ ഇന്നും ഇന്നലേം കണ്ട്‌ 
തൊടങ്ങ്യേതല്ല ഇതൊന്നും. “മാധവിയമ്മ 
പിറുപിറുത്തു. 


"“മാധിയ്രമാളക്ക്‌ വാക്കിളേളാരടെ കുററം 


കാണാനേ നേരളളൂ'' വളളി ചിരിച്ചുകൊണ്ട്‌ 
പറഞ്ഞു. 

"കുററം മാര്രല്ലാ ഞാന്‍ കാണുന്നുള്ളു. 
ഗുണോം ഞാന്‍ കാണും. അതല്ലേ ഞാന്‍ 
പറേണ ലെക്ഷ്മ്യപ്പോലെ ഒരു പാവത്തിനെ 
നിങ്ങടെ കുടുമ്മത്തില്‌ കേററണ്ടീര്‍ന്നില്യാന്ന്‌ ? 

“അതെന്താ അആരമാളെ? ഞങ്ങടെ കുട്ടീക്കേ 
ററ്യാണ്ട്‌ ലക്ഷ്മിക്കെന്തേ പററീത്‌ ? രണ്ടു 
നേരോം കഞ്ഞീം ചോറും ഓളക്കും 
കിട്ട്ണില്യേ?' 'വളളി ഉദ്വേഗത്തോടെ ചോദിച്ചു. 

"രണ്ടോ മൂന്നോ നേരം കഞ്ഞിയോ 
ചോറോകിട്ടിയാ മതിന്നാ ലെക്ഷ്മിടെ പുതിച്ചാ 
ഓള്‌ എന്തിനേ കല്യാണം കഴിച്ചത്‌ ? ഓള്‍ടെ 
വീട്ടിലും കിട്ടില്യേ ഇതൊക്കെ?” മാധവിയമ്മ 
ചോദിച്ചു. | 

“മാധവി എന്തിനാ ശണ്ഠ കൂടണത്‌ ?,' 
അമ്മമ്മയുടെ അമ്മ ചോദിച്ചു. 

""ഞാനാരുമായി ശണ്ഠ കൂടില്യാ വെല്യമ്മേ. 
ഈ വളളിടെ ഓരോ കളളപ്പണിയോള്‍ 
കാണുമ്പൊ ഇയ്ക്ക്‌ കലികയറാണ്‌ . മോനാ 
യാലും മോളായാലും തെററ്‌ ചീയുമ്പൊ 
തടയണ്ടത്‌ തളളടെ കടമയാ....എന്തും കാണു 
മ്പൊ ഞാനൊന്നും കണ്ടില്യേയ്‌ നാരായ 
ണാന്ന്‌ പറഞ്ഞോണ്ട്‌ കോലായില്‍ കുത്തിരു 
ന്നാപ്പോരാ.” മാധവിയമ്മ പറഞ്ഞു. അവരുടെ 
മുഖം രോഷം കോണ്ടോ വികാരാവേശം 
കൊണ്ടോ ചുവന്നു. 

“മാധവി പറയണത്‌ എനിക്ക്‌ ഒരൊററ 
അക്ഷരം മനസ്സിലാവ്ണില്യ' അമ്മമ്മയുടെ 


'കേട്ടുവൊ എന്ന്‌ അറിയുവാനായി അവര്‍ 


അമ്മയായ മുത്തശ്ശി പറഞ്ഞു. 

“ വെല്യമ്മക്ക്‌ കൊറച്ച്‌ കഴീമ്പഴക്കും ഒക്കെ 
മനസ്സിലായ്‌ ക്കൊളളും.' “മാധവിയമ്മ എഴു 
ന്നേററു നിന്നു. അവര്‍ അരിഞ്ഞ്വെച്ച 
മലക്കറിക്കഷണങ്ങള്‍ നാനാവിധ വര്‍ണ്ണങ്ങ 
ളോടെ ഒരു ഓലക്കിണ്ണത്തില്‍ ഒരു കുമ്പാരമാ 
യിക്കിടന്നു. ഇളവനും മത്തനും പയറും 
ചേനയും കയ്പയ്ക്കയും മുരിങ്ങാക്കായും 
പച്ചമുളകും ആ കിണ്ണത്തില്‍ ഉണ്ടായിരുന്നു. 

*“ഇന്ന്‌ അവിയല്‌ ഉണ്ടാക്കണോ? 'മലക്ക 
റിക്കഷ്ണങ്ങള്‍ ഉററുനോക്കിക്കൊണ്ട്‌ കലി 
നാരായണന്‍നായര്‍ ചോദിച്ച. | 

“ഞാന്‍ നുറുക്ക്യേ കഷ്ണങ്ങള്‌ കണ്ടാ 
ലറീല്യേ നാരായണന്നായരേ ഇത്‌ അവീലിനാ 
നുറുക്കീത്ന്ന്‌ ?' “മാധവിയമ്മ ചോദിച്ചു. 

കലി ചിരിച്ചുകൊണ്ട്‌ ആ കിണ്ണം എടുക്കു 
വാന്‍ കുനിഞ്ഞു. . 

“'കമ്മളേ ഇങ്ങള്‌ കൊറേക്കൂടി വീതിളള 
തോര്‍ത്ത്‌ ഉടുക്കിന്‍. കുനിയുമ്പൊ ഇങ്ങടെ 
കോണം കണ്ടിട്ട്‌ കുട്ട്യോള്‌ ചിറിക്കും.'' വള്ളി 
പറഞ്ഞു. താന്‍ പറഞ്ഞ വാക്കുകള്‍ ഞാന്‍ 


ഞ്ഞെന്നും വള്ളിക്ക്‌ തോന്നി. ഇനി കൊളുമ്പി 
ലേക്കല്ല ശീമയിലേക്കാണെങ്കിലും മകനെ 
അയയ്ക്കില്ല എന്ന്‌ അവര്‍ വാശിപിടിച്ച. 
കൊളമ്പില്‍പ്പോയി കുറച്ചു പണം സമ്പാദിച്ചു 
വരാന്‍ മകനെ അനുവദിക്കണമെന്ന്‌ വെളു 
ത്തേടത്തെ ലക്ഷ്മിക്കുട്ടി, കലിനാരായണന്‍ 
നായര്‍, മരുന്നു പീടിക നടത്തുന്ന മാരാര്‍ 
മുതലായ ഗുണകാംക്‌ഷികളൊക്കെ വളളി ' 
യോടു പറഞ്ഞുനോക്കി. ഒരു തവണകൂടി 
അയാളെ അയയ്ക്കാമെന്നു വളളി പറഞ്ഞു. 
കുടെ അനുജുനായ കുമാരനെയും അയച്ചു. 
അഞ്ചക്കാളന്‍െറ ഭാര്യയായി ലക്ഷ്മിയും 
കുമാരന്‍െറ ഭാര്യയായി പാറുക്കുട്ടിയും | 
മാമ്പുളളി വീട്ടില്‍ ര്പവേശിച്ചു. രണ്ടു വധുക്കളും 
നാലപ്പാട്ടെ വടക്കെ മുററത്ത്‌ പട്ടിന്‍െറ 
ഉലച്ചിലോടും വ്വനത്തിന്‍െറ തിളക്കത്തോടും 
കൂടി പൂമാലയോടെ പകുതി അടഞ്ഞ 
കണ്ണുകളോടെ വരികയുമുണ്ടായി. 
അഞ്ചക്കാളന്‍ അമ്മയുടെ ഹിതമനുസരിച്ച്‌ 
നാട്ടില്‍ വന്ന്‌ താമസമാക്കിയപ്പോള്‍ കുമാരന്‍ 
കൊളമ്പിലും പിന്നീട്‌ മ്രദാസിലും അദ്ധ്വാനിച്ച്‌ |. 
പണം സമ്പാദിക്കുകയായിരുന്നു. ഒരുവര്‍ഷ 
ത്തെ ഓണത്തിന്‌ കുമാരന്‍ വരാഞ്ഞതുകൊണ്ട്‌ 
പാറുക്കുട്ടി കലങ്ങിയ കണ്ണുകളുമായി നടന്നു. 
നാട്ടിലെ ഏതൊ ഒരു വിരുതന്‍ അതിനെപ്പററി 
ഒരു പാട്ടെഴുതി പാടുകയും ചെയ്തു. 
“ഓണം വന്നോണം വന്നേണാം വന്നേയ്‌ 
കാണണ്ട ആളൊന്നും വന്നിട്ടില്ല 
കൊളമ്പില്‍ക്കുമാരന്‍ വരാഞ്ഞിട്ടാവും 
പാരിച്ച സങ്കടം പാറുട്ടിക്ക്‌ ...,”” 
പാറുക്കുട്ടി തടിച്ച നിതംബവും തടിച്ച 
ചുണ്ടുകളുമുളള ഒരു യുവതിയായിരുന്നു. 
അവള്‍ നടന്നുപോവുമ്പോള്‍ അവളുടെ 
“ പൃഷ്ടത്തിന്‍െറ താളാത്‌ മകമായ, ചലനം 
ഉററുനോക്കിക്കൊണ്ട്‌ ര്രമാണികര്‍കൂടി 
നിന്നുപോവാറുണ്ടായിരുന്നു . 
"“ഇനന്‍െറ കണ്ണില്‌ ലെക്ഷ്മ്യാ ഭംഗി 
ഒരിക്കല്‍ മാധവിയ്മ്മ പറഞ്ഞു. I 
“'ലക്ഷ്മീടെ മൊഖ്രശീ പാറുട്ടിയ്ക്കില്യ. 
അമ്മമ്മ അഭിപായപ്പെട്ടു. ' 'മൊഖ്രശീ! മൊഖ 
ശ്രീണ്ടായിട്ട്‌ എന്താ ഒരുഗുണം: പാറുക്കുട്ടിക്ക്‌ 
ഒരാനച്ചന്തം ഒക്കെണ്ട്‌. മുറുക്കിച്ചോപ്പിച്ച്‌ 
നടുക്കുമ്പൊ നോക്കിനിക്കാന്‍ തോന്നും” 
കലി നാരായണന്‍ നായര്‍ പറഞ്ഞു. 
“ഇങ്ങള്‌ ഈ കാണണപോലെയൊന്നും 
അല്ലാലൊ കലി നാരായണന്‍ നായരേ! 
പെണ്ണുങ്ങളെ നോക്കി ചോര കുടിയ്ക്കണ്ട 


പ്രായല്ലലൊ ഇങ്ങക്ക്‌ . ഇങ്ങള്‌ ഒര്‌ തന്തയല്ലേ? 


കലാകൌമുദി 21 


പി 


ഞാനൊരുതന്തയാണെങ്കി ഇയ്ക്ക്‌ പെണ്ണി 


നെ കിട്ടൊ? ഇന്‍െറ ഭാര്യ ഇത്തുട്ടിക്ക്‌ 
'നിങ്ങളേക്കാളും (പായം കൊറവാ. ആറ്‌ 
മാസം വയററില്ണ്ട്‌ . ''കലി ഉറക്കെയുറക്കെ 
(ചിരിച്ചു. പിന്നീട്‌ അടുക്കളയിലേക്ക്‌ കിതച്ചു 
| കൊണ്ട്‌ കയറി. ; 
“ഇങ്ങള്‌ ചിറിക്കുമ്പൊ നായ്ക്കള്‍ മൊരളണ 


. നിന്ന്‌ കലി വീണ്ടും ഉച്ചത്തില്‍ ചിരിച്ചു. ... 
"വയസ്സുകാലത്ത്‌ ഒരു കുട്ടിടെ അച്ഛ 

നാവാന്‍ പഫൂവ്വാത്രെ. കുട്ട്യേ വളര്‍ത്തി 

ഉണ്ടാക്കണ്ടേ?” മാധവിയമ്മ ചോദിച്ചു. 
““ഇന്‍െറ കുട്ടീടെ കാരും ഞാന്‍ നോക്കി 


ടം മുദി 22 


ശബ്ദാ. മാധവിയമ്മ പറഞ്ഞു. അടുക്കളയില്‍” 


ക്കൊളാം. ഇയ്ക്ക്‌ ഇഞ്ഞീം കുട്ട്യോള്‌ ണ്ടാവും. ; 


ഇത്തുട്ടി ചെറ്പ്പല്ലേ? 
"എന്ത്‌ കണ്ടിട്ടാ ഇത്തുട്ടി അ്രമാള്‌ ഈ 


തന്തടെ കുടെ എറങ്ങിപ്പോന്ന്‌ ? ഇങ്ങക്കൊരു 


വാര്യ കടിക്കാട്ടില്യേ?'' വളളി ചോദിച്ചു. 
“'അയിന്‌ ഉത്തരം പറയാന്‍ നിശ്മല്ലാണ്ടെയല്ല 
വളേള്യ. ഉത്തരം പറഞ്ഞാല്‍ അത്‌ കൊറച്ച്‌ 
കൂടിപ്പുവും. അതോണ്ടാ ഞാന്‍ ഉത്തരം 
പറയാത്തത്‌.” നാതയണന്‍നായര്‍ പറഞ്ഞു. 
നാരായണന്‍നായര്‍ നാടക നടനായിരുന്ന 
തുകൊണ്ട്‌ പെണ്ണുങ്ങളെ പാട്ടിലാക്കുന്ന 
വിഷയത്തില്‍ അയാള്‍ക്ക്‌ വയസ്സ്‌ ഒരു 
(പശ്‌ നമാവില്ലയെന്ന്‌ മാധവിയമ്മ ഒരിക്കല്‍ 
പറഞ്ഞു. 
ഒരൂട്ടം പാട്ടും പൊറാട്ടും ഒക്കെ നിശ്ശണ്ട്‌ 


. നൊമ്മടെ കലിക്ക്‌.” . 


- നാടകക്കമ്പനി വന്നില്ലേ? അന്ന്‌ അമ്മമ്മ 


'വരുമ്പൊ.....പറേമ്പൊത്തന്നെ ഇയ്ക്ക്‌ മേലാ 


-ഗോതരേക്കാള്‍ ഇയ്ക്കിഷ്ടം ഹൊന്നപ്പ 
ഭാഗ്ലോതരെയാ. എന്താ ശാരീരം! കുട്ടി 
കല്‍ക്കത്തേന്ന്‌ ഹൊന്നപ്പ ഭാഗോതരുടെ 


'അറയിലേക്ക്‌ നടന്നു. 7 


_മ്പുരാന്‍ ഉമ്മറത്ത്‌ ഇരുന്ന്‌ വായ്ക്ക്‌ ണ് ണ്ടാവും, 


. ളൊ.” വളളിപറഞ്ഞു. 


.ക്ഴാള്‍ ഒശത്തി പാട്ട്‌ ചിന്നപ്പ ഭാഗോതരുടെ 


“കുട്ടി നാടകം  കണ്ടിട്ട്ണ്ടാ?'' കലി 
ചോദിച്ചു. 
"രണ്ട്‌ കൊല്ലം മുമ്പ്‌ ഇവിടെ ഒരു 
എന്നെ കൊണ്ടുപോയി- നാടകം കാണിച്ചു 
തന്നു.” ഞാന്‍ പറഞ്ഞു. 
“അതെന്ത്‌ നാടകം? അതില്‌ രാജാപാര്‍ട്ട്‌ 
ഇല്യ. രാജാവില്യാത്ത നാടകം നാടകാണൊ 


കുട്ട്യേ? രാജാവ്‌ പാട്ടും പാടിയോണ്ട്‌ കേരി 


സകലം കോരിത്തരിക്കുണു-കുട്ടി ഹൊന്നപ്പ 
ഭാഗോതരെപ്പററി കേട്ടിട്ടില്യേ? ചിന്നപ്പ ഭാ 


കച്ചേരിക്ക്‌ പോയ്ട്ട്ണ്ടാ?'' കലി രണ്ടു പല്ല്‌ 
മാരതമുള്ള വായില്‍ പുകയിലയും വെററിലയും 
ചവച്ച്‌ തന്‍െറ കറുത്ത മുഖം എന്നോടടുപ്പിച്ച്‌ 
ചോദിച്ചു. 

ഞാന്‍ ഒന്നും പറഞ്ഞില്ല. 

"“ഹൊന്നപ്പ ഭാഗോതരെ കേക്കാന്‍ വിയെ 
ന്നായര്‌ പൂവ്വാതിരിക്കില്യ. പാട്ട്‌ കേക്കാന്‍ 
പോയപ്പൊ അച്ഛന്‍ കുട്ട്യേ കൊണ്ട്യി 
ല്യേ?”” 

"'നിര്‍ത്തിന്‍ ഇങ്ങടെ ഒരു ചോദ്യം ചോയി 
ക്ക്ല്‌. കുട്ടിടെ മോത്തപ്പിടി തുപ്പലായി. ദൂരെ 
നിന്നിട്ട്‌ ചോയിച്ചാപ്പോരേ? കുട്ട്യേ പേടിപ്പി 
ക്കണാ? നിങ്ങടെ ഒരു ഹൊന്നപ്പ ഭാഗോതര്‌! ” 
മാധവിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. 

ഈ മാധിവിയ്രമാളും ഈ തമ്മളും എപ്പൊ 
നോക്കിയാലും കെടട്ട കരടേന്നാ. നായും | 
'പൂച്ചേം കടി കൂടണന്തി' 'വളളി പറഞ്ഞു. 

മാധവിയമ്മ തന്‍െറ ചുമലുകള്‍ ക്ഷോഭ 
ത്തോട രണ്ട്‌ തവണ കുലുക്കി. എന്നിട്ട്‌ 
ധൃതിയില്‍ തന്‍െറ കിടപ്പുമുറിയായ വടക്കെ 


'"ചെറിയമ്പ്രാട്ടിയാര്‌ ഈ കോലായില്‍ 
ഇരുന്ന്‌ ഈ വര്‍ത്താനൊന്നും കേക്കണ്ട. 
കുട്ട്യോള്‍ക്ക്‌ കേക്കണ്ട വര്‍ത്താനല്ല: ഇബടെ 
കേക്കണതൊക്കേം. ' വളളി എന്നോട്‌ പറഞ്ഞു. 

“കേട്ടാല്‍ എന്താ പററ്ാ?'' ഞാന്‍ 
ചോദിച്ചു. 

“ഇതൊക്കെ കേട്ടാ ചെറിയമ്പ്രാട്ടിയാരടെ 
സൊഭാവം അപ്പിടി വെടക്കാവും. ഉണ്ണിത്ത 


ചെറിയമ്പ്രാട്ടിയാര്‌ അങ്ങ്ട്‌ പൊയ്ക്കോ 


"ആ കുട്ടിക്ക്‌ ഇബടെ കുത്തിരിയ്ക്കാനാ 
താല്‍പ്പര്യം. ഇന്‍െറ കഥേം കേട്ടോണ്ട്‌ എത്ര 
നേരം വേണെങ്കിലും അത്‌ ഈ കോലായല്‍ 
ഇരിക്കും. “കലി നാരായണന്‍ നായര്‍ പറഞ്ഞു. 
എനിക്ക്‌ തിന്നുവാനായി ഒരു കഷണം 
തേങ്ങയും അയാള്‍ അടുക്കളയില്‍ നിന്ന്‌ 
കൊണ്ടുവന്നു. | 

'“ചെലോര്‌ പറയും ഹൊന്നപ്പ ഭാഗോതരേ 


പാട്ടാണ്ന്ന്‌. കൂട്ടി അത്‌ വിശ്വൊസിക്കണ്ട.”” 
കലി നാരായണന്‍നായര്‍ പറഞ്ഞു. 


(തുടരും) 


ി 


സഖാവ്‌ കെ. കുഞ്ഞുരാമക്കുറുപ്പിനെ 

ക്കുറിച്ചാണ്‌ ഈ കുറിപ്പ്‌. ഈ നിമിഷം 
രണ്ടു ചോദ്യങ്ങള്‍ എന്‍െറ കാതില്‍ വീഴുന്നു. 
ആരാണ്‌ ഈ കുഞ്ഞിരാമക്കുറുപ്പ്‌ ? അദ്‌ ദേഹം 
ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഓര്‍മ്മശക്തിയും 
നന്ദിയും നഷ്‌ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ 
ലോകത്തെ തികച്ചും കണക്കിലെടുത്തുകൊണ്ട്‌ 
രണ്ടു ചോദ്യങ്ങള്‍ക്കും ഉത്തരം നല്കിയേപററു. 
ആരില്‍ നിന്നാണോ ഈ രണ്ടു ചോദ്യങ്ങളുമു 
യര്‍ന്നത്‌ അവരുടെതാണ്‌ ഇന്നത്തെ രാഷ്രീയ 


പ്പോലുളളവരുടെ 
ഗ്ഗ 
ണ്ടിരിക്കയാണ്‌ . 


കേരളം. ആദ്യത്തെ കൂട്ടര്‍ക്ക്‌ ആരാണ്‌ 
കുഞ്ഞിരാമക്കുറുപ്പ്‌ എന്നറിഞ്ഞുകൂടാ. ഇന്നത്തെ 
. മഴയ്ക്ക്‌ വെറുതേ തെഴുത്ത രാഷ്ര്രീയത്തിലെ 
ആ തകരച്ചെടികളാടുന്ന നാടകത്തിന്‌ ഇന്ന 
ലെയുടെ മഹനീയമായ വെളിച്ചം മാതമല്ല, 
അതിന്‍െറ വിദൂരസ്മരണപോലും ആവശ്യമില്ല. 
രണ്ടാമത്തെ കൂട്ടരാകട്ടെ, സ്വന്തമായൊന്നും 
നേടിയില്ലല്ലോയെന്ന നിരാശയില്‍ കഴിയുന്ന 
' വരാണ്‌. ആദ്യത്തെ കൂട്ടര്‍ക്ക്‌ കുഞ്ഞിരാമക്കുറുപ്പ്‌ 
ആരുമല്ല; രണ്ടാമത്തെ കൂട്ടരെ സംബന്‌ ധിച്ചിട 
ത്തോളം വലിയ മിടുക്കൊന്നുമില്ലാത്ത ഒരു 
പാവം മനുഷ്യന്‍. ശരിയാണ്‌, കുഞ്ഞിരാമക്കു 
രുപ്പ്‌ ഒരു പാവം മനുഷ്യനാണ്‌. എന്നാല്‍ 
എങ്ങനെയൊക്കെയുളള ഒരു പാവം മനുഷ്യ 
, നാണ്‌ ഈ കുഞ്ഞിരാമക്കുറുപ്പ്‌ ? ബുദ്ധിയുറ 
ച്ചതുമുതല്‍ പരുത്ത ഖദറിട്ട്‌ ദേശീയ സ്വാത 
ര്തൃസമരരംഗത്തിറങ്ങി സ്വാത്രന്ത്യസമര 
ത്തിന്‍െറ പാത ജീവിതപ്പാതയാക്കി, സ്വത്യന്ത 
ഭരതത്തില്‍ ഇന്ത്യന്‍ സോഷുലിസ്ററ്‌ വിപ്ള 
വത്തെക്കുറിച്ചുളള സങ്കല്‌ പങ്ങളുടെ 
സാക്ഷാത്‌ ക്കാരത്തിനുവേണ്ടി പൊരുതി, 
കേരളത്തിലെ സോഷ്യലിസ്ററ്‌ ്രസ്ഥാന 


7 


ഇ.വി. ശ്രീധരന്‍ 


കേരളത്തിലെ രാഷ്ട്രീ 
യ ജീവിതത്തില്‍ (ശീ. 
കുഞ്ഞുരാമക്കുറുപ്പിനെ 


അന്യമായിക്കൊ 


ഒരു ഗാസ്ിയൻ 
വീളക്കിനെക്ഥ 


,ത്തിന്‍െറ ശക്തനായ പോരാളിയും നേതാവു 


മായിജീവിച്ച്‌, നിരവധി കര്‍ഷകസമരങ്ങളിലൂടെ 
കര്‍മ്മവീരനായി:.. ആ ജീവിതം എഴുപത്തിയഞ്ച്‌ 
വയസ്സ്‌ പിന്നിട്ടു. ഇങ്ങനെയുളള ഒരാള്‍ ഒരു 
വെറും പാവം മനുഷ്യനാണോ? ഇവിടെയൊ 
ന്നുമല്ല അദ്ദേഹം പാവമായിപ്പോയത്‌ . 
എം.എല്‍.എ. ആകാനോ എം.പി. ആകാനോ 
മ്രന്തിയാകാനോ പോകാത്തതുകൊണ്ടാണ്‌ 
കുഞ്ഞിരാമക്കുറുപ്പ്‌ ചിലരുടെ മനസ്സില്‍ പാവം 
മനുഷ്യനായിപ്പോയത്‌ . ഈ പദവികളൊന്നും 


മനസ്സില്‍ സോഷ്യലിസത്തിന്‍െറ ആദിനാളം 
വീശിയത്‌. ഗാന്ധിജിയുടെ, ജെ.പി.യുടെ, 
ലോഹ്യയുടെ, ആചാര്യ നരേന്രദദേവിന്‍െറ, 
യൂസഫ്‌ മെഹറാലിയുടെ, അച്യുത്‌ പട്‌ 
വര്‍ദ്ധനന്‍െറ രാഷ്ട്രീയ വഴിയില്‍ എവിടെ | 
യെങ്കിലും ഒരു ബിന്ദുവായി നിങ്ങള്‍ക്കെന്നെ 
കാണാന്‍ കഴിയുമെങ്കില്‍ എന്നേ ഞാനാഗ്ര 
ഹിക്കുന്നുളളൂ. 

“"അറുപതുകൊല്ലത്തെ രാഷ്ര്ടീയ ജീവിത 
ത്തില്‍ നിന്നെന്തുനേടി? തലസ്ഥാനത്തൊരു 


“വര്‍ 


അദ്ദേഹത്തെ തേടി വരാഞ്ഞിട്ടല്ല; അധികാര 
രാഷ്രടീയത്തോട്‌ അദ്‌ ദേഹം മുഖം തിരിഞ്ഞു 
നിന്നതുകൊണ്ടാണ്‌ . ഇവിടെ വീണ്ടും ചോദ്യ 
മുയരുന്നു. എന്തിനാണ്‌ അങ്ങനെ നിന്നത്‌ ? 
രാഷ്ട്രീയാധികാരം കൈകാര്യം ചെയ്യുകയെ 
ന്നതുകൂടി ഒരു നേതാവിന്‍െറ ജോലിയല്ലേ? 
ഖദര്‍ക്കുഞ്ഞുങ്ങളും ചോരക്കുഞ്ഞുങ്ങളും ഒരു 
പോലെ ഉയര്‍ത്തുന്ന ചോദ്യമാണിത്‌ . അതിന്‌ 
കുഞ്ഞിരാമക്കുറുപ്പ്‌ പറയുന്ന മറുപടി 
ഞാനൊന്നു സങ്കല പിഛ്നോക്കട്ടെ: “മക്കളേ, 
ഞാന്‍ അര്‍ദ്‌ ധനഗ്നനാം ഫക്കീറിന്‍െറ പാദ 
ങ്ങളില്‍ നിന്ന്‌ യാത്രയാരംഭിച്ചുവനാണ്‌ . 
ഉപ്പുകുറുക്കിയും മര്‍ദ്ദനമേററും ചര്‍ക്ക തിരി 
ചം ജയിലില്‍ കിടന്നും ഇന്ത്യയുടെ ദുഃഖം 
അറിഞ്ഞവനാണ്‌ . എന്‍െറ മനസ്സ്‌ ഇപ്പോഴും 
ആലിപ്പൂര്‍ ജയിലിനകത്തുതന്നെയാണ്‌ . മഹാ 
ത്മാജ്ിയാണെന്‍െറെ നേതാവ്‌. എനിക്ക്‌ 
മഹാത്മജി മോഹന്‍ദാസ്‌ കരംചന്ദ്‌ 
ഗാന്ധിയല്ല. മഹാത്മജി എനിക്ക്‌ ഇന്ത്യയാ 
കുന്നു. അധികാരത്തിന്‍െറ നാലരികത്തുപോലും 
വരാതെ ഇന്ത്യന്‍ രാഷ്ട്രീയത്തിന്‌ മൂല്യാധി 
ഷ്ഠിതശോഭ നല്കിയ ജെു.പിയാണെന്‍െറ 


കുഞ്ഞിരാമക്കുറുപ്പ്‌ 


വീടുണ്ടാക്കിയോ? സഞ്ചരിക്കാനൊരു അം 
ബാസിഡര്‍ കാറെങ്കിലുമുണ്ടാക്കിയോ? ഇത്ര 
വലിയ ആളായിട്ട്‌ ഏതെങ്കിലുമൊരു വിദേശ 
രാജ്യം സന്ദര്‍ശിച്ചിട്ടുണ്ടോ ?"” 

രാഷ്രടീയത്തിലെ മിടുക്കില്‍നിന്ന്‌ ഉടുക്കു. 
കൊട്ടി ഉയരുന്ന ഈ ചോദ്യങ്ങള്‍ക്കു ലഭിച്ച, 
ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലാഭത്െക്കുറിച്ചുളള, § 
ഉത്താങ്ങളോട്‌ ഇന്ത്യയ്ക്കു, ചോദിക്കാം. 
എല്ലാം തീര്‍ന്നില്ലേ? മുടിച്ചവസാനിപ്പിച്ചില്ലേ? 
നേതാക്കന്‌ മാര്‍ എന്ന ഒരു പുതിയ സമ്പന്ന 
വര്‍ഗ്ഗം ഉണ്ടായില്ലേ? 

സഖാവ്‌ കെ. കുഞ്ഞിരാമക്കുറുപ്പ്‌ ഈ 
പുതിയ വര്‍ഗ്ത്തില്‍പ്പെട്ടയാളല്ല. അദ്‌ ദേഹ്‌ 
ത്തിന്‍െറ വര്‍ഗ്ഗത്തിന്‌ രാഷ്രടീയത്തില്‍ 
സിംഹാസനങ്ങളുമില്ല. ഇന്നും ആ പഴയ 
ഗാന്‌ ധിയനായിത്തന്നെ- ഇന്ത്യയിലെ 
സോഷ്യലിസ്ററ്‌ രാഷ്ര്രീയത്തോട്‌ വിടപറ 
യാതെ അദ്‌ ദേഹം ജീവിച്ചുപോരുന്നു. ഇന്ത്യന്‍ 
സോഷ്യലിസ്ററ്‌ പസ്ഥാനത്തിന്‍െറ ആരംഭം 
മുതല്‍ അതോടൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞി... 
രാമക്കുറുപ്പ്‌ ആ പ്രസ്ഥാനം ദുഃഖത്തിന്‍െറ 
വിളികേള്‍ക്കുമെന്ന്‌ ഇന്ത്യ ആശിക്കുന്ന ഈ 


കലാകൌമുദി 23 


നിര്‍ണ്ണായക ഫ്ൃട്ടത്തിലും അതിനോടൊപ്പം 


ഉണ്ട്‌. 


ഈ ഫ്രെബുവരിയില്‍ കുഞ്ഞിരാമക്കുറുപ്പ്‌ 
എഴുപത്തിയഞ്ചുവയസ്സ്‌ പിന്നിടുന്നു. എഴുപ. 
വയസ്സ്‌ അദ്ദേഹത്തിന്‍െറ 
രാഷ്‌ടീയ ജീവിതത്തിന്‍റെ ഷഷ്ഠിപൂര്‍ത്തി 
കൂടിയാണ്‌ . വടകര താലൂക്കിലെ ഓര്‍ക്കാട്ടേ 
രിയിൽ ഫ്രെബുവരി 11, 12 തീയതികളില്‍ 
കുഞ്ഞിരാമക്കുറുപ്പിന്‍െറ എഴുപത്തിഅഞ്ചാം 
ജന്മവാര്‍ഷികം ആഫ്ലവോഷിച്ച. ഒരു ്രാമവും 

ജില്ലയും 
മ്രതമേ ഈ ആഫ്ലോഷത്തെക്കുറിച്ചറിഞ്ഞുളളു. 
ഒരു ഗാന്ധിയന്‍ എങ്ങനെയായിരിക്കണം 
മഹാമാതൃകയാണ്‌ സഖാവ്‌ 
' കുഞ്ഞിരാമക്കുറുപ്പ്‌. ഇങ്ങനെ പറയാന്‍ കാരണം 
നമുക്ക്‌ പലവിധ ഗാന്ധിയന്മാര്‍ ഉളളതു 
കോണ്ടസായില്‍ സില്‍ക്ക്‌ 
ഖാദിവസ്ശ്രങ്ങള്‍ അണിഞ്ഞ്‌ മലര്‍ന്ന്‌ കിടന്ന്‌ 
പല പല ഗാന്ധിയന്‍ സ്ഥാപനങ്ങളുടെ 


ത്തിഅഞ്ചാം 


ആ ഗ്രാമത്തിന്‍റെ താലൂക്കും 


എന്നതിന്‌ 


കൊണ്ടാണ്‌. 


പേരും പറഞ്ഞുനടക്കുന്ന ഒരുകൂട്ടര്‍, ഗാന ധിജു 


കുഞ്ഞിരാമക്കുറുപ്പും 
പത്‌നി പത്മിനീയമ്മയും 


യന്തിക്കുമാ്തം “ പുറത്തിറങ്ങുകയും ബാക്കി 
സമയമെല്ലാം വീട്ടിനകത്തിരുന്ന്‌ രാഷ്(ടീയ 
ത്തിലും വ്ൃയവസായരംഗത്തുച്വ്യവഹരിക്കുന്ന 
മക്കളെയും മരുമക്കളെയും നിയ്രന്തിച്ചു 
കൊണ്ടിരിക്കുന്ന മറെറാരു ഗാന്‍ ധിയന്‍ കൂട്ടം, 
അധികാരരാഷ്ര്രീയത്തിനുതാളം പിടിക്കുന്ന 
ഗാന്ധിയന്‍ മാരുടെ വേറൊരുകുട്ടം... ഇവ 
രൊക്കെം ഗാന്ധിയന്‍ മാരാണെങ്കില്‍ കുഞ്ഞി 
രാമക്കുറുപ്പ്‌ ഗാന ധിയനല്ല. , 
കേരളത്തിലെ സോഷ്യലിസ്ററ്‌ പ്രസ്ഥാനം 
' അതിന്‍െറ ഏററവും നല്ല നായകന്മാരില്‍ 
ഒരാളായി കരുതിപ്പോരുന്ന ഈ ഗാന്ധിയന്‍ 
ആദര്‍ശശാലിയുടെ ജീവചരിശ്രത്തില്‍ നിന്ന്‌ 
കുറച്ചുവരികള്‍ മാതം നമുക്കിവിടെ വായിക്കാം: 
വടകര താലൂക്കിലെ കുന്നുമ്മക്കര എന്ന 
ഗ്രാമത്തിലാണ്‌ കുഞ്ഞിരാമക്കുറുപ്പ്‌ ജനിച്ചത്‌ . 
കൊല്ലവര്‍ഷം 1091 ചിങ്ങമാസത്തില്‍. ചാപ്പന്‍ 
: അടിയോടിയുടെയും മാധവിയമ്മയുടെയും 
ഏക മകന്‍. ഇളയതും മൂത്തതും ആയി ഓരോ 


. കലാകനതമുദി 24 


PP 


.്രസ്തിന്‍റ നേതാവായിതീരുന്നു. 


a നാ SSO = 
സഹോദരിമാര്‍കൂടി” ഉള്‍പ്പെടുന്നതാണ്‌ . 


അദ്ദേഹത്തിന്‍െറ കുടുംബം. . സംസ്കൃത 
പണ്ഡിതനായിരുന്ന അച്ഛന്‍ . മകനെ 
ചെറിയ പായത്തില്‍ തന്നെ പുരാണങ്ങളി 
ലേക്കും ഭഗവത്‌ ഗീതയിലേക്കും തിരിച്ചുവിട്ടു. 
കൃഷ്ണഭക്തനായി വളര്‍ന്ന മകന്‍ നാട്ടില്‍ 


“ശ്രദ്ധേയനായത്‌ സാമൂഹ്യബോധവും നേതൃ 


ത്വശീലമുളള ഒരു കുട്ടി എന്ന നിലയിലാണ്‌. 
ജാതിസ്രമ്പദായത്തിനെതിരെ പൊരുതാനുള്ള 
പ്രചോദനം കുട്ടിക്ക്‌ ലഭിച്ചത്‌ സ്വന്തം 
പിതാവില്‍ നിന്നുതന്നെയാണ്‌. 
ഫോര്‍ത്ത്‌ ഫോം പാസ്സായി വീട്ടിനടുത്തു 


i തന്നെയുള്ള . ഒരു സ്കൂളില്‍ കുഞ്ഞിരാമന്‍ 


അദ്‌ ധ്യാപകനാകുന്നു. പതിനെട്ടുവയസ്സ്‌ 
തികഞ്ഞിട്ടില്ല അപ്പോള്‍. ഈ വിദ്യാലയത്തി 


. നകത്തുവച്ചാണ്‌ കുഞ്ഞിരാമക്കുറുപ്പ്‌ സാമൂ 


ഹ്യസേവനത്തിന്‌ തുടക്കമിടുന്നത്‌ . വൃത്തിയും 
വെടിപ്പുമില്ലാതെ സ്‌കൂളില്‍ വരുന്ന കുട്ടികളെ 
കുളിച്ചും, കഴുകിയ വസ്ര്തം ധരിച്ചും വരാന്‍ 
അദ്‌ ദേഹം. പ്രേരിപ്പിച്ചു. അന്നൊക്കെ താഴ്‌ന്ന 
ജാതിയില്‍പ്പെട്ട കുട്ടികള്‍ വീട്ടിലോ നാട്ടിലോ 
മററു ജോലികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലേ 
സ്‌കൂളില്‍ വരാറുള്ളു. കുട്ടികളുടെ ഈ 
സ്വഭാവം അദ്‌ ദേഹം മാററിയെടുത്തു. കുടുമ 
കെട്ടിയ കുട്ടികളെ മുടി ക്രോപ്പ്‌ ചെയ്യിക്കാന്‍ 
നീര്‍ബ്ബന്ധിച്ചു. താഴ്‌ന്ന ജാതിക്കാര്‍ “കുട്ടിമാഷ്‌ 


1 


എന്നും കുഞ്ഞിക്കുറുപ്പാള്‍ എന്നും വിളിച്ച്‌ 


അദ്ദേഹത്തെ ആദരിച്ചു. അക്ഷരാഭ്യാസമി 
ലാത്ത പാവങ്ങളുടെ കുട്ടികളെ വിദ്യയിലൂടെ 


_വെളിച്ചത്തിലേക്ക്‌ നയിക്കുന്ന കുഞ്ഞിരാമന്‍െറ 


പ്രവര്‍ത്തനങ്ങള്‍ക്ക്‌ നേരെ സ്വസമുദായത്തില്‍ . 


നിന്നും എതിര്‍പ്പുകള്‍ ഉയര്‍ന്നു. പക്ഷേ 

മകന്‍െറ പ്രവര്‍ത്തനങ്ങളെ അച്‌ ഛനമ്മമാ൦്‌ 

സ്നേഹത്തോടെയാണ്‌ വീക്ഷിച്ചത്‌. 
കോണ്‍ഗ്രസ്സും ദേശീയ പസ്ഥാനവുരൊക്കെ 


അന്ന്‌ ആ ഗ്രാമത്തിന്‌ അന്യമായിരുന്നു 


തിലകന്‍, ഗോഖലെ, ഗാന്ധിജി തുടങ്ങിയ 


.ദേശീയ നേതാക്കന്മാരെക്കുറിച്ച്‌ കുട്ടിമാഷ്‌ 


തന്‍െറ വിദ്യാര്‍ത്ഥികളോട്‌ സംസാരിച്ചുതുട 
ങ്ങുന്നു. ദേശീയ നേതാക്കന്മാരുടെ ഇന്മദിന 
ങ്ങള്‍ ആ ഗ്രാമത്തില്‍ ആഫ്ോഷിക്കുന്നു. 
അത്തരം ആഫ്വോഷയോഗങ്ങളില്‍ സ്വാഗത 
(പാസംഗികനും അദ്‌ ധ്യക്‌ ഷനും, ഉല്‍ഫ്വാട 
കനും. (പസംഗകനുമെല്ലാം കുട്ടിമാഷ്‌ തന്നെ 
യായിരുന്നു. 

സ്വാത്രന്തൃസമരരംഗത്ത്‌ കുട്ടിമാഷ്‌ കട 
ന്നുവരികയാണ്‌ . അദ്ധ്യാപകനെന്ന നിലയില്‍ 
ആരാധ്യനായിതീര്‍ന്ന കുഞ്ഞിരാമക്കുറുപ്പ്‌ മല 
ബാര്‍ എയ്ഡഡ്‌ ടീച്ചേഴ്‌സ്‌ യൂണിയന്‍െറ 


. ്രവര്‍ത്തകനാകുന്നു. മലബാറിലെ ദേശീയ 


്രസ്ഥാനത്തിലെ ഒളുമിക്ക നേതാക്കന്മാരും 
ഈ അദ്ധ്യാപക സംഘടനയിലൂടെ കടന്നുവ 
ന്നവരാണ്‌. നേതൃത്വത്തിന്യപാകമായ മനസ്സ്‌ 
കുഞ്ഞിരാമക്കുറുപ്പിനുനല്കുന്നത്‌ ചരിരത്രപ 
സക്തിയുളള മലബാര്‍ എയ്ഡഡ്‌ ടീച്ചേഴ്‌സ്‌ 


_ യൂണിയനാണ്‌. ദേശീയ സ്വാത്രന്ത്ൃയസമര്രപ 
. വര്‍ത്തനങ്ങളിലേക്ക്‌ കടന്നുവന്ന കുഞ്ഞിരാമ 


ക്കുറുപ്പ്‌ അന്നത്തെ കുറ്റ്രമ്പനാട്ടിലെ കോണ്‍ 
3936-ല്‍ 
കുറുരമ്പനാട്‌ താലൂക്ക്‌ ഇന്ത്യന്‍ നാഷണല്‍ 


A 


കോണ്‍ഗ്രസ്സിന്‍െറ സ്വെകട്ടറിയായ। അദ്ദേഹം 
തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നത്തെ വടകര, 


നാദാപുരം, കൊയിലാണ്ടി, മേപ്പയ്യൂര്‍, പേരാരമ്പ, 


ബാലുശ്ശേരി എന്നീ പദേശങ്ങള്‍ ഉള്‍പ്പെടുന്ന 
തായിരുന്നു. കുറുരമ്പനാട്‌ താലൂക്ക്‌. 1938 
മുതല്‍ കുഞ്ഞിരാമക്കുറുപ്പ്‌ കേരള പ്രൊവിന്‍ 


ഷൽ കോണ്‍ഗ്രസ്സ്‌ കമ്മിററി മെമ്പറായി 


അന്നത്തെ കെ.പി.സി.സിയിലെ ഏററവും 
പ്രായം കുറഞ്ഞ നേതാവായിരുന്നു അദ്‌ ദേഹം. 

1940.  കുഞ്ഞിരാമക്കുറുപ്പ്‌ നെല്ലാച്ചേരി 
സ്‌കൂളിലെ ഹെഡ്മാസ്റ്ററായി ജോലിചെ 
യ്യുന്നു. ഒരുദിവസം ഡെപ്യൂട്ടി ഇന്‍സ്‌പെക്ടര്‍ 
സ്കൂള്‍ പരിശോധിക്കാന്‍ എത്തി. അവിടെ 
നടക്കുന്ന ഒരു സംഭവം കണ്ട്‌ ഇന്‍സ്പെക്ടര്‍ 
അന്തംവിട്ടുപോയി. (ബിട്ടീഷ്‌ ച്രകവര്‍ത്തിയായ 
ജോര്‍ജ്‌ ആറാമനെ പ്രകീര്‍ത്തിക്കുന്ന ഭൂപാല 


മംഗലം ആലപിക്കുന്നതിനുപകരം കൂട്ടികള്‍ 


ദേശഭക്തിഗാനം ആലപിക്കുന്നു. 

“ആരാണ്‌ ഈ ഗാനങ്ങള്‍ പഠിപ്പിച്ചത്‌ 
ഇന്‍സ്പെക്ടര്‍ ചോദിച്ച. 

“ഞാന്‍ തന്നെയാണ്‌ സാര്‍.” 

ഹെഡ്മാസ്ററര്‍ മറുപടി പറഞ്ഞു. ഇന്‍ 
സ്പെക്ടറുടെ മുഖം ക്രോധംകൊണ്ട്‌ ജ്വലിച്ച. 
ഇന്‍സ്പെക്ടര്‍ സ്കൂള്‍ പരിശോധന പൂര്‍ 
ത്തിയാക്കാതെ ഇറങ്ങിപ്പോയി. നാലഞ്ചുദിവ 
സത്തിനകം വിദ്യാഭ്യാസവകുപ്പ്‌ മാനേജു 
മെന്‍റിനെ അറിയിച്ചു: . “കുഞ്ഞിരാമ 
ക്കുറുപ്പെന്ന പ്രധാന അദ്ധ്യാപകനെ സ്‌കൂളില്‍ 
നിന്നും പറഞ്ഞുവിട്ടില്ലെങ്കില്‍ സ്‌കൂളിനുള്ള 
ഗ്രാന്‍റ്‌ നിര്‍ത്തുന്നതാണ്‌.” 

1940 ഒക്ടോബറില്‍ ഗാന ധിജി വ്യക്തി 
സത്യാഗ്രഹം ആരംഭിക്കുന്നു. മഹാത്മജിയുടെ 
ഈ കര്‍മ്മപരിപാടി കുഞ്ഞിരാമക്കുറുപ്പിനെ 
ആവേശഭരിതനാക്കുന്നു. വ്യക്തിസത്യരഗഹ 


ത്തിനുള്ള സമ്മതപ്രതത്തില്‍ കുഞ്ഞിരാമക്കുറുപ്പ്‌ 


ഒപ്പിട്ടുകൊടുത്തു. വൃദ്ധരായ മാതാപിതാക്കള്‍ 
കുടുംബം പുലര്‍ത്താനുളള വരവൊന്നുമില്ല. 
സ്വാതന്ത്യസമരത്തിനദു പോകുന്ന മകനോടുള്ള 
എതിര്‍പ്പുകാരണം ബന്ധുക്കളാരും അവരെ 
തിരിഞ്ഞുനോക്കാതെയായി. ഈയവസരത്തില്‍ 
അച്ഛന്‍ വസൂരിബാധിച്ച്‌ കിടപ്പിലുമായി. 
രോഗിയായിതീര്‍ന്ന പിതാവിനെ ശുശ്രൂഷിക്കാ 
നുള്ള ദിവസങ്ങള്‍ തനിക്ക്‌ അനുവദിച്ചുകൊ 
ണ്ടുള്ള കത്ത്‌ കേളപ്പണ്ഠിയില്‍ നിന്ന്‌ . പ്രതീ 
ക്ഷിചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. 
കത്തുവരുന്നു; “'മഹാത്‌ മജിക്ക്‌ നല്കിയ 
വാഗ്ദാനം പാലിക്കുന്നതിന്‌ മറെറാരു സാഹ 
ചര്യവും വിലങ്ങായിനിന്നുകൂടാ. പ്രതിജ്ഞ. 
നിറവേററൂ. സത്യ്രഗഹഭടനാകൂ.” 
കുഞ്ഞിരാമക്കുറുപ്പ്‌ ജോലിരാജിവയ്ക്കുന്നു. 

വ്യക്തിസത്യാര്രഹിയായി ഗ്രഖ്യാപനം നട 


_ത്തികൊണ്ട്‌ മാര്‍ച്ച്‌ തുടങ്ങുന്നു. തോളില്‍ ഒരു , 


തൂക്ക്‌ സഞ്ചിയും ഗാന്ധിതൊപ്പിയുമായി 
കുഞ്ഞിരാമക്കുറുപ്പ്‌ പദയാര്ര ആരംഭിച്ചു. 
മുഴുവന്‍ സമയകോണ്‍ഗ്രസ്സ്‌ (പവര്‍ത്തകനാ 


യിമാറി. 1942-ല്‍ ക്വിററ്‌ ഇന്ത്യ സമരം. വടകര 


താലൂക്കിലെ ചോമ്പാല്‍ എന്ന ഗ്രാമത്തില്‍വ 
ച്ചാണ്‌ മലബാറില്‍ ആദ്യമായി ക്വിററ്‌ ഇന്ത്യാ 


സമരത്തിന്‍െറ ' ശംഖനാദം മുഴങ്ങിയത്‌. 


ശേഷം 34-ാഠ പേജില്‍ 


പായ 


ഇീനിയും കടിഞ്ഞാണുമില്ലാ 
തെ കാലമാം ജുവനാശ്വം മുന്നോ 
ട്ടു പായുന്നു. ഡോക്ടര്‍ ഗോദ 
“വര്‍മ്മ, കോന്നിയൂര്‍ മീനാക്ഷി 
യമ്മ എന്‍. കൃഷ്ണപിള്ള, 
ഇളങ്കുളം, കരിങ്കുളം, കീഴ്കുളം, 


ജി. ശങ്കരപ്പിളള, എരബഹാം 
ജോസഫ്‌ ഇങ്ങനെ പലരും 
തീര്‍ത്തും കാലയവനികയ്ക്കു 


ളില്‍ മറഞ്ഞു. ,പായമായിട്ടും 
്രായമാകാതെ നില്‍ക്കുന്നതു 
രണ്ടുപേര്‍ മാതം. യൂണിവേ 
ഴ്സിറ്റി കോളേജും, കോളേജു 
പറമ്പില്‍ വടക്കുകിഴക്കേ കോ 
ണില്‍ നില്‍ക്കുന്ന മുത്തശ്ശിമാവും! 


ചെമ്മനം ചാക്കോ 


[| മലയാളം ബി.എ.(ഓണേഴ്്‌സ്‌) വി 
൫ ദ്യാര്‍ത്ഥിയായിഞാന്‍ തിരുവനന്തപൂരം _ 
[യുണിവേഴ്‌സിറ്റി കോളേജിന്‍െറ പടികയറു 
തത്‌ 1ടടാ-ല്‍ ആണ്‌. ഇന്‍റര്‍മീഡിയറ്റ്‌ 
കഴിഞ്ഞ്‌ മൂന്നു വര്‍ഷത്തെ സമ്രഗപഠനമായ 
ഓണേഴ്‌സ്‌ കോഴ്‌സ്‌ ഇപ്പോള്‍ ഇല്ല. അത്‌ 
എം.എയ്ക്കു തുല്യമായിരുന്നു. രണ്ടാംവര്‍ഷ 
ഓണേഴ്‌ സുകാരെയും. ഒന്നാം വര്‍ഷ എം.എ 
ക്കാരെയും ഒരു ക്ളാസ്സില്‍ ഇരുത്തി പഠിപ്പിച്ചു 
ഒരേ പരീക്ഷ എഴുതിക്കുന്നു. കേരളത്തില്‍ 
അന്ന്‌ യൂണി.കോളേജില്‍ മാധ്തമാണ്‌ മലയാളം 
ഉപരിപാനത്തിനു സൌകര, ൃതുണ്ടായിരുന്നത്‌ 
195ട3--ല്‍ പരീക്ഷ എഴുതിയ ഞങ്ങളുടെ 
ബാച്ചില്‍ ഓണേഴ്‌സിന്‌ അഞ്ചും, എം.എയ്ക്കു 
രണ്ടും ചേര്‍ന്ന്‌ മൊത്തം ഏഴു വിദ, ്യാര്‍ത്ഥികള്‍.. 
a a 


ചെമ്മനം ചാക്കോ 


പി.എം. ബിനുകുമാര്‍ 


അതുതന്നെ സമീപവര്‍ഷങ്ങളെ വച്ഛുനോക്കു 
മ്പോള്‍ ഒട്ടു വലിയ സംഖ്യയായിരുന്നു. 


ശീലാവതി 
മലയാളവിഭാഗം രാജകീയ (പരാവൂടിയുളള 
[പധാന കെട്ടിടത്തില്‍ നിന്നുവിട്ട്‌ റോഡിനു 
കിഴക്കു ഭാഗത്തുളള ഏതാനും മുറികളിലായി 
രുന്നു. ശീലാവതി എന്ന പരിഹാസപ്പേരിനാ , 
ലാണ്‌ അവിടവും മലയാളപഠനവും അറിയ 
പ്പെട്ടുപോന്നത്‌ . കോളേജ്‌ യൂണിയന്‍ സ്രെകട്ട 
റിയായി മുഴുവന്‍ കോളേജിന്‍െറയും ഭാഗമെ 
ന്നോണം ആലുവാ യു.സി.കോളേജില്‍ 
വിഹരിച്ചശേഷം ഇവിടെയെത്തി ഈ മൂലയില്‍. 
ഒതുങ്ങേണ്ടി വന്നപ്പോള്‍ ആദ്യം അല്പം 
അപകര്‍ഷതാബോധമാണ്‌ എന്നെ പിടികൂടി 
യത്‌. മലയാളം വകുപ്പിലെ ്രശസ്തരായ 
അധ്യാപകര്‍ മാര്രമായിരുന്നു ഈ അപകര്‍ഷ 
താബോധത്തിനുളള മറുമരുന്ന്‌. ഡോ.ഗോദ 
വര്‍മ്മ, കോന്നിയൂര്‍മീനാക്‌ ഷിയമ്മ, ഇളങ്കുളം 
കുഞ്ഞന്‍പിളള, എന്‍ കൃഷ്ണപിള്ള, എസ്‌. 


ഗുപ്തന്‍നായര്‍--ഇങ്ങനെ പ്രശസ്തിയുടെ 
കിരീടമണിഞ്ഞ . അധ്യാപകരെല്ലാം തന്നെ 
മലയാളവിഭാഗത്തിനെറ സ്വത്തായിരുന്നു. അ 
തിനാല്‍ ശീലാവതി കഴിഞ്ഞേയുളളു ഏത്‌ 


അമരാവതിയും എന്നു (ക്രമേണ തോന്നിത്തു . 


ടങ്ങി. 
ഇന്‍റര്‍മീഡിയറ്റിന്‌ ഫിസിക്‌സും, കെമി 
സ്ട്രിയും, ബയോളജിയും എടുത്ത്‌ ഒന്നാം 
ക്ളാസ്സില്‍ ഒന്നാന്തരം മാര്‍ക്കുവാങ്ങി ജയിച്ച 
ഞാന്‍ ശീലാവതിയെടുത്തു പഠിക്കാന്‍ വന്നതു 
മണ്ടത്തരമാണെന്നും, ക്ളാസ്സുകിട്ടി ജയിക്കുന്ന 
കാലമില്ലെന്നും ജാതിയുടെ പേരു പറഞ്ഞ്‌ 
അന്ന്‌ ഒരു അധ്യാപകനുള്‍പ്പെടെ പലരും 
എന്നെ പേടിപ്പിക്കുകയുണ്ടായി. മറിഛ്ുള്ള 
അനുഭവമാണ്‌ എന്നെ സ്വാഗതം ചെയ്തത്‌. 
പഠനത്തില്‍ .ശദ്‌ധാലുവായ ഒരു വിദ്യാര്‍ത്ഥി 
യായിരുന്നു ഞാന്‍. ഒരു ഭാഷാശാറ ്രര്വകൂതു 
കിയായിരുന്ന പ്രൊഫസര്‍ ഗോദവര്‍മ്മസാറിന്‌ 
“ചെമ്മനം ചാക്കോ” എന്ന്‌ ഉച്ചരിക്കുന്നതു 
0 പോലും വലിയ ഇഷ്‌ ടമായിരുന്നു. 'ച യുടെ 
ആവര്‍ത്തനദംഗിയായിരിക്കണം അദ്ദേഹത്തെ 
ആകര്‍ഷിച്ച ഘടകം. എന്തെങ്കിലും പഠിപ്പിച്ചാല്‍ 


മലയാളം വ്‌ ഭാഗം. 1952-ല്‍ നിര്യാതനായി. 


അടുത്തകൈയ്ക്ക്‌ ഉത്തരം പറയാന്‍ ഗോദ . 


ഡോ. കെ. ഗോദവര്‍മ്മ---പ്രൊഫസര്‍, 


വര്‍മ്മസാര്‍ വിളിക്കും: “ചെമ്മനം ചാക്കോ 
ബോര്‍ഡുതുടയ്ക്കാന്‍, ഹാജൂര്‌ വയ്ക്കാന്‍, 
ചോക്കും പുസ്തകങ്ങളും എടുത്തുകൊണ്ടു 
വരാന്‍ എല്ലാറ്റിനും “ചെമ്മനം ചാക്കോ. 
ബി.സി. ബാലകൃഷ്ണന്‍, ജനാർദ്ദനൻപിള്ള, 
അകവൂര്‍ നാരായണന്‍, സുലോചനാഭായി, 
സ്വയംരപഭ, ഈശ്വരചന്(ദന്‍ ഇവര്‍ക്കിടയില്‍ 


ഞാന്‍ ഒരു ചെല്ലപ്പിളളയായിരുന്നു. 


“കോളേജില്‍ ഒരു ദിവസം; 

അന്ന്‌ മലയാളത്തില്‍ പുരോഗമനകാംഷി 
കള്‍ക്കും, ഇടതുപക്ഷചിന്താഗതിക്കാര്‍ക്കും 
അവലംബമായി ഒരു (പസിദ്‌ധീകരണമുണ്ടാ 
യിരുന്നത്‌ കെ. ബാലകൃഷ്ണന്‍െറ “കമുദി” 
വാരികയായിരുന്നു. ആ വാരികയുടെ അന്നത്തെ, 
സ്വാധീനം ഇന്നുളളവര്‍ക്ക്‌ എത പറഞ്ഞാലും | 
ബോധ്യമാകുമെന്ന്‌ തോന്നുന്നില്ല. കൌമുദി 
വാരിക കോളേജുവിദ്യാര്‍ത്‌ ഥികള്‍ക്കു വേണ്ടി 
ഒരു സാഹിത്യമത്‌ സരം നടത്തി. 'കോളേജ്ില്‍ 
ഒരു ദിവസം എന്നതായിരുന്നു വിഷയം. 
തിരുവനന്തപുരത്തു പഠിക്കാന്‍ വന്ന കോളിന്‌ 
ഞാനും “ഒരു ദിവസം” ചിരതീകരിച്ച്‌ എഴുതിയ 
യഷ്. എണ്ണവീണ ഷര്‍ട്ടുമായി എങ്ങനെയാണു 


കലാകമുദി 25 


[ന 
is 


SN Oa 


നിതയ യവ്വനം പകരാ൯.എന്നന്നേക്കും 


Mudra.B:GS:5390 ML 
കലാകരനമുദി 26 


. കെ. ബാലകൃഷ്ണന്‍. കാത്തിരുന്നു കാത്തി 


. പിന്നത്തെ ലക്കത്തില്‍ ഒന്നാം സമ്മാനം ! 


' ‘ശീലാവതി യില്‍ വന്നു. ഞാന്‍ അഭിമാനപുള 


' കിട്ടുന്നതും അതിനാണ്‌. ഇരുപത്തഞ്ചുരൂപ 


” ളളവര്‍ പുറത്തുനില്‍ക്കുന്നതില്‍ ഖിന്നരും 


ഞാന്‍ കോളേജിലേക്കു പോകുന്നത്‌ ? എനിക്കു 


ഞങ്ങളുടെ റോന്റെള കണ്ടിട്‌ പാതിരായ്ക്കു അഭിമാനത്തോടും കൂടി ഓര്‍ക്കുവാന്‍ കഴി 
വേറെ ഷര്‍ട്ട്‌ ഇരിപ്പില്ല്‌ എന്നാണ്‌ ആ നടുറോഡില്‍ നിന്ാണ്ട്‌ ഒരു പൊലീസു യുന്നു!്പഗല്‍ഭനായ ഒരു ഭരണാധികാരിയെന്ന. ക 
ലേഖനം തുടങ്ങിയിരുന്നത്‌ . മത്‌സരവാര്‍ത്ത കാരന്‍ “ആട്ടു ന ചെമ്മാന്‍?'' എന്നു നിലയില്‍ ഡോ. സി.എസ്‌ വെങ്കിടേശ്വരന്‍ r 
, കള്‍ പത്രാധിപര്‍ ഓരോലക്കത്തിലും പല വിളിച്ച വിളി തനും കാതില്‍ മുഴങ്ങുന്നു! (പിന്‍സിപ്പലിന്‍െറ കസേരയില്‍ ഇരിക്കുമ്പോള്‍ 3 
പാവും ചുരുക്കിപ്പറയട്ടെ' ജങ്ങളുടെ പാനലില്‍ ഒരു നിറവുതന്നെയായിരുന്നു. എല്ലാ കുട്ടികളു : 
കെട്ടുകണക്കിനു ലേഖനങ്ങളില്‍ നിന്ന്‌ നിന്നു ജയിച്ചതു ടാന്‍ മാധതമായിരുന്നു! ടെയും സ്നേഹാദരവുകള്‍ക്ക്‌ പാത്രമായി 
ഏറ്റവും നല്ല നൂറെണ്ണം തിരഞ്ഞെടുത്തിരിക്കു മലയാളസമാജും -ഷക്കൊല്ലം ഉദ്ഘാടനം ജി. കുമാരപിളള ഒരു നക്ഷ്രതംപോലെ . 
ന്നു; പത്തെണ്ണം കണ്ടെത്തിയിരിക്കുന്നു; ചെയ്തത്‌ മുല്ണ്ണ കെ. ദാമോദരനും, ഇംഗ്ളീഷുവകുപ്പില്‍; പാണ്ഡിത്യത്തിന്‍റ 5 
അവയുടെ പേര്‌ അടുത്തലക്കത്തില്‍-- ൽ സമ്മേളനത്തില്‍ സപസംഗം ചെയ്തത്‌ . ഗോപുരം കണക്കെ ഡോ. കെഭാസ്കരന്‍ E 
ഇങ്ങനെ വിദ്യാര്‍ത്ഥിലോകത്തിന്‍െറ ആക വയലാര്‍ രാമവര്‍മ. നായര്‍ സുവോളജി വകുപ്പില്‍; എ. ശ്രീധര : 


മാനം ശ്രദ്ധ ആകര്‍ഷിക്കുന്ന ഒരിനമാക്കിയെടു 


| മേനോന്‍െറ ഗംഗാ്രപവാഹംപോലുളള 
ത്തു ഈ മത്സരം വിദഗ്ദ്ധ പ്രതാധിപരായ ഓര്‍ജ്മം അനവധി 


“'തണ്ഡറിങ്ങ്‌ സ്പീച്ചു'കള്‍; ഡോ. എ.എരബ 
ഹാമിനെപ്പോലെ വൃത്തിയും ഭംഗിയുമാര്‍ന്നു 
വിളങ്ങിനിന്ന ബോട്ടണിപ്പുന്തോട്ടം! 


ഓര്‍മ്മകള്‍ അനവധിയാണ്‌: (ഡോം കെ. 
രാമചന്‌ (ദന്‍നാരമും, 'നളിനകുമാരിയും, 


“ വന്നപ്പോള്‍ 
രുന്നു പത്തുപേരുടെ പേരു പ്പോ ഒ.എം.അനുണ്ണനും,ഴ്ലൂശങ്കരപ്പിളളയും, അമ്പ 


അതില്‍ എന്‍െറ പേരുമുണ്ട്‌ ! അടുത്തതിന്‍െറ 


പ്രഖ്യാപിച്ചപ്പോള്‍ സമ്മാനാര്‍ഹന്‍ ചെമ്മനം 
ചാക്കോ!” അപരിചിതരായ പല സതീര്‍ത്ഥ്യരും 
എന്നെ കാണുവാനും പരിചയപ്പെടുവാനും 


കിതനായി. എനിക്കു തിരുവനന്തപുരത്ത്‌ 
ആദ്യമായി ഒരു മേല്‍വിലാസമുണ്ടായത്‌ 
“കോളേജില്‍ ഒരു ദിവസ ത്തില്‍ കൂടിയാണ്‌. 
എഴുത്തില്‍ നിന്നും ആദ്യം പ്രതിഫലം 


യായിരുന്നു സമ്മാനം. 


“ആരെടാ ഈ ചെമ്മാന്‍? 

1951---52 വര്‍ഷത്തില്‍ കോളേജ്‌ ഇലക്ഷന്‍ | , E 
വന്നു. അധികം പേരോട്‌ ആലോചിക്കാതെ | . [1 
്രമാണികളായ ചിലര്‍ കൂടി ഒരു പാനലിനു | 
രൂപം കൊടുത്ത്‌, പുരോഗാമികളായ വിദ്യാര്‍ 
ത്ഥികളുടെ ര്രതിനിധികള്‍ എന്നനിലയ്ക്കു, 
രംഗത്തിറങ്ങി. ഇന്നത്തെപ്പോലെ രാഷ്ര്ടീയ 
പ്ലാര്‍ട്ടികളുടെ കുട്ടിപ്പടകള്‍ കോളേഇന്തരീക്ഷം ലല . റ Sse 
കൈയാക്കിയിരുന്നില്ല അന്ന്‌, തങ്ങളോട്‌ |. ചൂ. ഴ്‌ “ഉപയോഗി നെ ei റ 
ആലോചിക്കാത്തതില്‍ ക്‌ ഷുഭിതരും, പാനലില്‍ i 2 ക pec 
സ്ഥാനം ലഭിക്കുവാന്‍ കൂടുതല്‍ അര്‍ഹതയു 


തങ്ങള്‍ക്കു സ്ഥാനാര്‍ത്ഥിത്വം കിട്ടാത്തതില്‍ 
നിരാശരും ആയ ഒരു വിഭാഗം വിദ്യാര്‍ത്ഥികള്‍, 
തങ്ങളാണ്‌ ശരിയായ പുരോഗമനക്കാര്‍ 
എന്നമട്ടില്‍ മറ്റൊരു പാനലിനു രൂപം 


കൊടുക്കാനുളള ശ്രമമായി. കൌമുദി മത്സര ഇരിക്കുന്നവര്‍-ചെമ്മനം ചാക്കോ, സുലോചനാ ഭായി, . പ്രൊഫ. കോന്നിയൂര്‍ 

വിജയം. നേടിത്തന്ന പോപ്പുലാരിറ്റിയില്‍ മിനാക്‌ ഷ്യമ്മ സ്വയറ്രപഭ, ഇവശ്വരചന്‍ ദന്‍. നില്‍ക്കുന്നവര്‍-- അകവൂര്‍ നാരാ_ 

ഉളളില്‍ അല്പം തലയുയര്‍ത്തി, ഏടാകൂടങ്ങ യണന്‍, വേളമാനൂര്‍ ജനാര്‍ദ്ദനന്‍ പിളള, -വി.കെ- കൃഷ്ണവാരിയര്‍, ബി.സി. 

ളിലൊന്നും തലയിടാതെ, ചിറ്റ മാന്യനായി ബാലകൃഷ്ണന്‍. . 

കഴിയുകയായിരുന്നു ഞാന്‍. മലയാള സമാഇും ലപ്പുഴ രാമധര്‍മ്മയും മറ്റും ഉള്‍പ്പെട്ട സിനീയര 1953-ല്‍ ഒന്നാംക്ളാസ്സില്‍ റാങ്കോടെ 

ദ്രസിഡ൯ന്‍റു സ്ഥാനത്തേക്ക്‌ രണ്ടാം പാനല്‍ ക്ളാസ്സുകള്‍; തിരുനല്ലൂര്‍, നബീസാളമ്മാള്‍, ഓണേഴ്‌സ്‌ ബിരുദംനേടി ഞാന്‍ വിദ്യാലയ. 

പ്രമാണിമാര്‍ കണ്ടെത്തിയത്‌ എന്നെയായിരു എബ്രഹാം ജോസഫ്‌, ഗരീശപട്ടം തുടങ്ങിയ മാതാവിന്‍െറ പടിയിറങ്ങി. 'ജീനിയും കടി 

ന്നു. സഹായികള്‍ ധാരാളം പ്രേരിപ്പിക്കാന്‍ വരുള്‍പ്പെട്ട ജൂനിയര്‍ ക്ളാസ്സുകള്‍; എല്ലാ ഞ്ഞാണുമില്ലാതെ കാലമാം ജവനാശ്വം' തു 

ഉണ്ടായിരുന്നതിനാല്‍ അവസാനം ഞാന്‍ വിഷയങ്ങളിലെയു ഭാണേഴ്സുകാര്‍ക്ക്‌ ഒ ' ന്നോട്ടു പായുന്നു. ഡോക്ടര്‍ ഗോദവര്‍മ്മ, 

സ്ഥാനാര്‍ത്ഥിയാകാന്‍ സമ്മതിച്ചു. രാത്രിയില്‍ ന്നാംവര്‍ഷം പൊതുവായുള്ള ഇംഗ്ളീഷ്‌ കോന്നിയൂര്‍ മീനാക്ഷിയമ്മ, എന്‍. കൃഷ്ണ 

സ്പെന്‍സര്‍ കവലയിലെ റോട്ടില്‍ ഇലക്ഷന്‍ ക്ളാസ്സില്‍ ഫാ. ഗീവര്‍ശീസ്പണിക്കര്‍, സഖറി പിളള, ഇളംകുളം, കരിങ്കുളം, കീഴ്കുളം, ജി. 

പ്രചരണാര്‍ത്ഥം കുമ്മായം കൊണ്ട്‌ ''മലയാള . , യാമാത്യു (ഐ.എ.എസ്‌) തുടങ്ങിയവര്‍; ശങ്കരപ്പിള്ള, എ്ബഹാം ജോസഫ്‌ ഇങ്ങനെ 

സമാഇം (പസിഡന്‍റായി ചെമ്മനം ചാക്കോ തൊട്ടടുത്ത ഫിലോസഫിക്ളാസ്സില്‍ സുഗത . പലരും നാടകം തീര്‍ത്തു കാലയവനികയ്ക്കു 

യെ” എന്ന്‌ എഴുതിക്കഴിഞ്ഞപ്പോഴേക്കും കുമാരി, ജയചന്ദ്പണിക്കര്‍ (നിത്യചൈത : ളില്‍ മറഞ്ഞു. :പായമായിട്ടും ്രായമാകാതെ 

വരുന്നു പൊലീസ്‌! റോഡുവൃത്തികേടാക്കു ന്യയതി), ശ്രീനി, ജി. വിവേകാനന്ദന്‍, നില്‍ക്കുന്നതു രണ്ടുപേര്‍ മാതം: യൂണിവേ 

ന്നതു തടയാന്‍. ഞങ്ങള്‍ അശോക ഹോസ്റ്റ ” റോസ്ചന്ദ്രന്‍ എന്നിങ്ങനെ ജീവിതം കരുപ്പി ഴ്സിറ്റികോളേജും, കോളേജു പറമ്പില്‍ " 
ലിന്‍െറ ഇടവഴിയിലേക്ക്‌ ഒളിച്ചു. അന്നൊക്കെ  ടിക്കുന്ന ആവസര ഘത്തിലെ എ്രയ്രെത വടക്കുകിഴക്കേ കോണില്‍ നില്‍ക്കുന്ന മു ഏററവും വിശ്വാസയോശ്യം. 


തുടരും 


പൊലീസിനെ അല്പം പേടിയുള്ള കാലമാണ്‌. സതീര്‍ത്ഥ്യരെ ഉന്ന്‌ സ്‌ നേഹത്തോടും ത്തശ്ലിമാവും! 


Mudra:B:GS:5392:ML_ 
കലാകൌമുദി 27 _ 


t 


ര്യ | മോതിരം തൊടിയില്‍ ശങ്കുണ്ണിപ്പിളള 


തുളസിത്തറയില്‍ നോക്കി. തറയ്ക്ക്‌ 
ഇളക്കമില്ല. തുളസിക്കാണ്‌ വാട്ടം. ഒരു 
കൂവയുടെ നീളന്‍ പച്ചിലകള്‍ തുളസിയെ 
മറയ്ക്കുന്നു. 


ഇറയത്തിലിരുന്നുകൊണ്ട്‌ ഓരോന്നാലോ . 


ചിക്കുമ്പോള്‍ ശങ്കുണ്ണിപ്പിളളയ്ക്ക്‌ ക്ഷീണം 
തോന്നി. വയറിലാകെ ഒരു “പരവേശം. 
്രായംചെന്ന കണ്ണുകള്‍ ഇടയ്ക്കിടെ അടഞ്ഞു. 
ശങ്കുണ്ണിപ്പിളള പിറുപിറുത്തു.  ലിസ്ററ്‌ 
ഉണ്ടാക്കണം, ലിസ്ററ്‌. 
അകത്തുനിന്നിറങ്ങിവന്ന കാര്‍ത്ത്യായനി 
ചോദിച്ച. 'ഏമ്മാന്‍ എന്തെങ്കിലും പറഞ്ഞോ?” ' 
"ഉം... നിന്നെ കാണാന്‍കൊളളാമെന്ന്‌ .” ' 
''ഓ, വെറുതെ! ' അവള്‍ നാണം അഭിന 


യിച്ചു. 


ട്‌ 
വെറുതെയല്ലെടീ. മറെറാന്നും വയ്യെങ്കിലും “ 


എനിക്ക്‌ നിന്നെ കണ്ടോണ്ടിരിക്കാമല്ലോ! ങാ, . 
നേരമെ(ത്രയായി? ലി 
“കുറെയായി.” 
"“നരേന്ര്രന്‍ വന്നോ?” 
"“ഇല്ലേമ്മാന്നേ/” 
"നീ എന്തിനാ എന്നെ ഏമ്മാന്നേന്ന്‌ 
വിളിക്കുന്നത്‌ ?'” 
''ഏമ്മാനായതുകൊണ്ട്‌ .” 
"അത്‌ ശരി. മററവനെ ഇങ്ങ്‌ കൊണ്ടുവാ!” 
(“ഈയിടെ കുറെ കൂടുന്നു, ഏമ്മാന്നേ!' 
ച്ചി! എടുത്തോണ്ടുവാ! എന്നിട്ട്‌ എന്‍റടുത്തു 
വന്നിരിക്ക്‌!.” a 
സമൃദ്ധമായ മാറിടം ചലിപ്പിച്ചുകൊണ്ട്‌ . 
കാര്‍ത്ത്യായനി നടന്നു. 
തെക്കെ ചായ്പിലേക്ക്‌. ചം 
അവിടെ, അരിപ്പെട്ടിയുടെ ചുവട്ടിലാണ്‌ 
മററവന്‍. റ 
"ലിസ്ററുണ്ടാക്കണം, ലിസ്ററ്‌!” ശങ്കു 
ണ്ണിപ്പിളള വീണ്ടും പിറുപിറുത്തു. റിച്ചിരി 
ക്കയും ചെയ്തു. 
“ലിസ്ററ്‌ '” എന്ന വാക്കിന്‌ ഇന്നു താന്‍ 
പല അര്‍ത്ഥങ്ങളും കല്‍പിക്കുന്നു. | 
എന്നാണ്‌ താന്‍ ലിസ്‌ററ്‌ ശങ്കുണ്ണിപ്പിള്ള 
യായത്‌ ? ആ വട്ടപ്പേര്‌ പതിഞ്ഞ ചെറുപ്പ 
കാലത്തെക്കുറിച്ചോര്‍ത്തതിനാലാണ്‌ ചിരി - 
വന്നത്‌. . അതൊരുകാലം. അന്ന്‌ താന്‍ 
ചൊങ്കനായിരുന്നു. ഇന്നത്തെ എല്ലുവേദനയില്ല. 
കാലിന്‍െറ വെള്ളയില്‍ സൂചിക്കുത്തില്ല. 
ഇന്നത്തെ ഗ്യാസ്‌ ഇല്ല. 
വക്കീലായിരുന്നു അന്ന്‌. താമസം ഈ 
വീട്ടില്‍ത്തന്നെ. തൊണ്ണൂറെറാമ്പതിലെ വെള്ള 
പ്പൊക്കത്തിനുശേഷം കാരണവന്മാര്‍ പുതു 
ക്കിപ്പണിത വീട്‌. കോടതി ടൌണിലാണ്‌. 
എന്നും നാലുമൈല്‍ ടൌണിലേക്ക്‌ നടക്കുന്നു; 
“ തിരിച്ചിങ്ങോട്ട്‌ നാലുമൈലും. 
' ടണില്‍ കോടതികള്‍ രണ്ടെണ്ണം. മളി 
സ്ട്രേട്ട്‌ കോടതിയും മുന്‍സിഫ്‌ കോടതിയും. 
രണ്ടും രണ്ടിടത്ത്‌. പോലീസ്‌ സ്റേഷന്‍ 
തൊട്ടടുത്തായിരുന്നു മജിസ്‌ട്രേട്ട്‌ കോടതി. , 
മുന്‍സിഫ്‌ കോടതി മൂന്നു ഫര്‍ലോംഗ്‌ 


കലാകനമൂദി 28 


മലയാറ്റൂര്‍ രാമകൃഷ്ണന്‍ 


അകലെയുള്ള അമ്പലക്കുളത്തിനടുത്ത്‌ . തന്‍െറ 
സ്ഥിരസ്ഥാനം മജിസ്‌ ദേടട്ട്‌ കോടതിയായി 
രുന്നു. ' അയ്യപ്പക്‌ ഷ്രേതത്തിനടുത്തളള മുറി 
(മാസവാടക മൂന്നുരൂപ) ആയിരുന്നു വക്കീലാ 
ഫീസ്‌. 
“ബോര്‍ഡില്‍ മുഴുവന്‍ പേരും എഴുതിവച്ചു. 
"മോതിരം തൊടിയില്‍ കെ.ശങ്കുണ്ണിപ്പിളള, 
വക്കീല്‍.” 
ടണിലെ ബോര്‍ഡെഴുത്തുകാരന്‍ "സാദാ" 
ആയിരുന്നില്ല. ലേശം കലയുളളവനായിരുന്നു. 
അതുകൊണ്ടാണ്‌ അവന്‍ വക്കീലിന്‍െറ 
"ല്‍ '"-ന്‍െറ തുമ്പ്‌ അല്പം വളംഎനീട്ടി ഒരു 
ചെറുപുഷ്‌ പത്തിലവസാനിപ്പിച്ചത്‌ . 
ടൌണിലേക്ക്‌ നടക്കുമ്പോള്‍ മുണ്ടും അര 
ക്കയ്യന്‍ ലൂസ്‌ കുടുക്കുകുപ്പായവുമാണ്‌ വേഷം. 
കഴുത്തിനെ ചുററുന്ന : പുളിയിലക്കരയന്‍ 
നേര്യതും. 


ക 


മ്പോള്‍ മുണ്ട്‌ മടക്കിക്കുത്തും. വരമ്പിലൂടെ 
വേണ്ടേ നടക്കാന്‍? സര്‍ക്കാര്‍ സ്കുളിനടു 
ത്തുള്ള വെട്ടുവഴിയിലെത്തുമ്പോള്‍ 
താഴ്ത്തിടുന്നു. - 

എത്തുന്നു വക്കീലാഫീസില്‍. 

ഗുമസ്തന്‍ അത്‌ തുറന്നുവച്ചിരിക്കുന്നു. 
മറെറാന്നുമറിയില്ലെങ്കിലും ഗുമസ്തന്‍ കേശു 
പിളളയ്ക്കൊന്നറിയാം---നേരത്തേ നട തുറ 
ന്നുവയ്ക്കണം. ് 

ചുവരിലെ മുഴയന്‍ സ്ററാന്‍ഡില്‍ കറുരധ 
കോട്ട്‌ തുങ്ങുന്നു. അതെടുത്ത്‌ ധരിക്കുന്നു. 
അപ്പോഴും നേരൃത്‌ നേരൃതുതന്നെ. ചെറിയ 
കയററം “കയറി മജിസ്ട്രേട്ട്‌ കോടതി 
വളപ്പിലെത്തുമ്പോഴാണ്‌, നേരൃത്‌ തലപ്പാ 
വായി മാറുന്നത്‌. 

കാര്‍ത്ത്യായനി മടങ്ങിവന്നു. റാക്കുകുപ്പിയും . 
ഗ്ളാസ്സും ഇറയത്തു വച്ചു. 

"ങാ, നീ വന്നോ?” 

ഏമ്മാന്നേ, തൊട്ടുകൂട്ടാന്‍...?'' - 

"അതിനിപ്പൊ നിന്‍െറ റനക്കക്കുടുക്കഴി 
ച്ചാല്‍ മതി,.. ഞാനെവിടായിരുന്നെന്നാ? " 

'“എവിടെയും പോയില്ലല്ലോ.” 

കാര്‍ത്തു, ഞാന്‍ മണിസ്‌ട്രേട്ട്‌ കോടതി 


മുണ്ട്‌ 


“യിലായിരുന്നു.” 


ശങ്കൂണ്ണിപ്പിള്ള ഗ്ളാസ്സിൽ റാക്ക്‌ പകര്‍ന്നു, 


പൂപ്പാനിപാടശേഖരത്തിലെത്തു . 


“അതുകൊണ്ട്‌. 


ലേശം സേവിച്ചു. 
മജിസ്‌ട്രേട്ട്‌ കോടതി മുമ്പില്‍ തെളിഞ്ഞു. 
ചെറിയ കെട്ടിടം. കോടതിഹാള്‍... മജിസ്ട്രേ 
ട്ടിന്‍െറ 'ചേമ്പര്‍മുറി... ആ മുറിയില്‍ പച്ച 
സ്ക്രീനിന്‍െറ മറവില്‍, ചെറിയ സ്ററൂളിന്‌ മേല്‍ 
മൃര്തക്കുടം. മിസ്‌ ട്രേട്ടിനുമുണ്ടല്ലോ ഒന്നാം 
വിളി. [ 
പിന്നെ ആറടിനീളം, നാലടിവീതിയുളള ഒരു 
മുറി. കേള്‍ക്കുന്നുണ്ടോ കാര്‍ത്തു! ആ 
മുറിയിലൊരു ചാരുബഞ്ച്‌. മുറിക്ക്‌ മൂന്നു 
“ചുവരുകള്‍ മാതം. ചുവരില്ലാത്ത ഭാഗവും 
വെളിമ്പറമ്പും ഒന്നുചേരുന്നു. ഇത്‌ വക്കീ 
ലന്‌ മാര്‍ക്കിരിക്കാനുളള ഇടം. സര്‍ക്കാര്‍ ഭാഗം 
കേസ്‌ പറയാന്‍ വരുന്ന ഹേഡ്‌ കോണ്‍സ്ററ 
ബിള്‍മാര്‍ തുങ്ങിനില് ക്കുന്നതും ഇവിടെ 
ത്തന്നെ. ആ ചാരുബഞ്ചുണ്ടല്ലോ, കാര്‍ത്തു, 
വളരെ പഴയതായിരുന്നു. തിളച്ച എണ്ണയിലും 
നെയ്യിലും കൈമുക്കി അപരാധം തെളിയി 
ക്കുന്ന കാലം കഴിഞ്ഞ്‌, ഏതോ പൊന്നുതമ്പു 
രാന്‍ സായുവിന്‍െറ സ്രവ്വദായങ്ങള്‍ ഏർപ്പെ 
ടുത്തിയപ്പോഴുണ്ടാക്കിയ ചാരുബഞ്ച്‌. 
ഞാന്‍ ഗുമസ്തന്‍ കേശുവിന്‍െറ അകമ്പടി 
യോടെ ഗമയിലെത്തുന്നു. എവിടെ? കോടതി 
വളപ്പില്‍. ഇപ്പോള്‍ നേരൃത്‌ തലപ്പാവായി 
മാറുന്നു. 
അന്നു ഞാന്‍ കൊച്ചന്‍. 
കൊച്ചനെന്നു വച്ചാല്‍ ഇരുപതിരുപത്തി 
രണ്ട്‌ . കാണാനും വല്യ മോശമില്ല. കോടതി 
വളപ്പിലെത്തുമ്പോള്‍ നമ്പ്യാരുടെ മുറുക്കാന്‍ 
കടയില്‍നിന്നും അയാടെ പെണ്‍മക്കള്‌ എന്നെ 
എത്തിനോക്കുമായിരുന്നു. 
ശങ്കുണ്ണിപ്പിളള അല്പംകൂടി റാക്ക്‌ കഴിച്ചു. 
ങാ, അതുപോട്ടെ, കാര്‍ത്ത്യായനി! 
ആരാ . ആ ചാരുബഞ്ചിലിരിക്കുന്നത്‌! 
ഫ്വനഗംഭീരന മാരായ പരമേശ്വരയ്യരും ഗോവി 
ന്ദച്ലിളളയും. അവര്‍ കാല്‌ കവച്ചാണിരിക്കു 
ന്നത്‌. ഗോവിന്ദപ്പിളളയ്‌ ക്ക്‌ വൃദ്ധിയുണ്ട്‌ . 
കവച്ചിരുന്നോട്ടെ. പക്ഷെ ഈ സ്വാമിയെന്തി 
നാ കവയ്ക്കുന്നത്‌ ? പൃഷ്ഠബലമുപയോഗിച്ച്‌ 
അയ്യരെയും പിള്ളയെയും തളളിമാററി എനിക്ക്‌ 
ബഞ്ചില്‍ ഞെരുങ്ങിയിരിക്കാന്‍ പററും. ഞാന 
ങ്ങനെ ചെയ്യാത്തതെന്താ? മുതുക്കന്‍ വറീത്‌ 
എന്നെ ബ്ളോക്ക്‌ - ചെയ്തുനില്ക്കുന്നു. 


മുതുക്കന്‍ വറീത്‌ അഡ്വക്കേററാണ്‌ . പര 
മേശ്വരയ്യരും ഗോവിന്ദപ്പിളളയും ഈ ഞാനു 


. മെല്ലാം കൊയര്‍...” അഥവാ പ്ളീഡര്‍മാര്‍. 


എന്നെക്കാണുമ്പോള്‍ എന്നും പരമേശ്വര 
യ്മൂര്‍ , പരിഹസിക്കും. "എന്നാ ശങ്കുണ്ണി, 
ഡെയിലി വരുന്നു... പോകുന്നു! ആനാല്‍ വാ 
തുറന്ത്‌ കോര്‍ട്ടിലെ ഒന്നും പേശുന്നുമില്ല.”” 

എനിക്ക്‌ കേസില്ലെന്നാണ്‌ സ്വാമി സൂചി 
പ്പിക്കുന്നത്‌. കാര്യം നേര്‌. അന്നെനിക്ക്‌ 
സ്‌റ്റേറ്റ്‌ കോണ്‍ഗ്രസ്‌ (പവര്‍ത്തനമായിരു 
ന്നല്ലോ (പധാനം. A 

പരമേശ്വരയ്യരും ഗോവിന് ദപ്പിളളയും നല്ല 
ച്രകമുണ്ടാക്കുന്നു. ച്രകമെന്നാല്‍ പണം.” 


| ണ്ടാക്കുന്നു കോടതിപ്പണിയില്‍നിന്ന്‌ ? 
നൊട്ടി. വെറും നൊട്ടി. 


കളിയാക്കുന്നില്ല? വറീതിന്‍െറ പെമ്പിളയ്ക്ക്‌ 


അഡ്വക്കേററ്‌ മുതുക്കന്‍ വറീതോ? എന്തു 


എന്നും കോടതിയില്‍ പോവുക, ചായ 
ബഞ്ചില്‍ സ്ഥാനം കിട്ടാതിരിക്കുക, സ്വാമിയു 
ടെ കളിയാക്കല്‍ ഏററുവാങ്ങുക... ഇങ്ങനെ. 
വന്നപ്പോള്‍ എനിക്ക്‌ ... .എന്താ പറയുക... 
ചൊറിഞ്ഞോണ്ടുവന്നു. | 
ഞാന്‍ ഒരടവെടുത്തു. സ്വാമിയെ വീരട്ടാന്‍. 4: 
ഓര്‍ക്കണം. അല്ലെങ്കില്‍ ഗുമസ്തന്‍ കേശു. 
ഠം കൂട്ടിച്ചോറാക്കിയേനെ. 
ioc see തൂപ്പുകാരി എത്തുംമുമ്പെ, 
ഒരുനാള്‍ ഞാന്‍ “വിശിഷ്ടമായ ആ ചാരു 
ബഞ്ചില്‍ കയറിയിരുന്നു. സ്വാമിയുടെ സ്ഥിരം 
സ്ഥാനത്ത്‌ . കേശുപിളള അരികില്‍. കൈവശം 
നെടുതായി മടക്കിയ കടലാസ്റ്റുകള്‍. 
അതാ പരമേശ്വരയ്യര്‍ വരുന്നു, ഗോപാല 
പിളള വരുന്നു, മുതുക്കന്‍ വറ്ത്‌ വരുന്നു, 
ഹേഡ്‌ കോണ്‍സ്ററബിള്‍ ലോനന്‍ വരുന്നു. 
എല്ലാര്‍ക്കും അത്ഭുതം. ചാരുബഞ്ചെന്ന 
സിംഹാസനം ഞാന്‍ പിടിച്ചെടുത്തിരിക്കയല്ലേ: 
ഏയ്‌, ശങ്കുണ്ണി, എന്നാ ഇത്‌ ...? സ്വാമി 
gee കേട്ടതായി ഭാവിച്ചില്ല. ഞാന്‍ 
ഗുമസ്തന്‍ കേശുപിളളയെ നോക്കി. a 
ഞാന്‍ ചോദിച്ച. ' ലിസ്‌റെറവിടെ? A 
കേശു ഒരു കടലാസ്‌ നീട്ടി. അത്‌ 
നോക്കിക്കൊണ്ട്‌ ഞാന്‍ പറഞ്ഞു: 
"ഓ! ഹെവി പോസ്ററിംഗ്‌ ! 
“സ്വാമി ഗോവിന്ദപ്പിളളയേയും, പിളള 
മുതുക്കന്‍ വറീതിനെയും നോക്കി. 
അല്പനേരത്തേക്ക്‌ മൂവരും വായില്ലാകുന്ന 
ന്മാര്‍. 
ആദ്യം വായ തുറന്നത്‌ പരമേശ്വരയ്യരാണ്‌ . 
“ലിസ്റ്‌! പോസ്ററിംഗ്‌! നീ എന്നാ 
ശൊല്ലറേ, ശങ്കുണ്ണി? ' 
a റ ഹള്ര ചോദിച്ചതെന്ന്‌ 
ന്‍. 
സി കോടതിയിലെന്തോന്ന്‌ കേസ്‌ 
ലിസ്‌ററും കോസ്‌ ലിസ്ററും---എന്ന്‌ സ്വാമി. 
ഈയിടെ ഡോക്കററ്‌ ഷീററില്‍ നാം 
കുറിച്ചിടുന്ന നെക്‌സ്ററ്‌ ഹീയറിംഗ്‌ ള്ള 
തികളല്ലേയുള്ളു! എന്തോന്ന്‌ ലിസ്ററ്‌ -- 
എന്ന്‌ ഗോവിന്ദപ്പിളള. 
ഇങ്ങടുത്തിരിക്ക്‌ കാര്‍ത്തൂ! ഞാനപ്പൊ 
ന്താ കാച്ചിയത്‌ ? 
വര്‍ വില്‍ 


മാത്രമുണ്ട്‌ 


ടെനിന്നും അയച്ഛുകൊടുക്കുന്നു, അഡ്വക്കേററ്‌ : 
-ശിവരാമമേനോന്‌ . ചിലപ്പൊ ഞാനും ഹാജ 
രാകാറുണ്ട്‌ . [ 
"സ്റ്റേറ്റ്‌ കോണ്‍ഗ്രസ്‌ ഇടപാട്‌, അല്യോ? 
. എന്ന്‌ ചോദിച്ചു ഹേഡ്‌ ലോനന്‍, [ 
അപ്പൊ ഫീസൊന്നും കിട്ടുകേല--എന്ന്‌ 
ഗോവിന്ദപ്പിള്ള. 
“എങ്കിലും ഒരന്തസ്സുണ്ടല്ലോ, 
ഞാന്‍ ഗമ കുറച്ചില്ല. 
ഇ്രതയുമായപ്പോഴാണ്‌ പരമേശ്വരയ്യര്‍: 
പൊട്ടിച്ചിരിച്ചകൊണ്ട്‌ പറഞ്ഞത്‌ . എടേ, 
ലിസ്‌ റേറ. ലിസ്ററ്‌ ശങ്കുണ്ണി! ' 
അങ്ങനെ ആ പേര പതിഞ്ഞു. . 
ശങ്കുണ്ണിപ്പിളള വീണ്ടും ഗ്ളാസ്‌ നിറച്ചു. 
മുന്നോട്ടാഞ്ഞുകൊണ്ട്‌ അത്‌ പകുതിയിലേറെ 


ചേട്ടാ!” 
പരമേശ്വരയ്യര്‍ എന്തുകൊണ്ട്‌ വറീതിനെ 
റബ്ബര്‍ എസ്‌റ്റേറ്റുണ്ട്‌ : റബ്ബര്‍ പശയുടെ 


ബലത്തില്‍ വറീതിന്‌ മാന ൃതയുണ്ട്‌ . പോരെ 
ങ്കില്‍ സ്വാമി വറീതിന്‍െറ പക്കല്‍നിന്നും 


കലാ കായമുദി 29 


ആറെണ്ണം! രാഷ്രരീയക്കേസുകളാ! ഞാനിവി | 


അകത്താക്കിയപ്പോള്‍ തോന്നി; ഇരുട്ട്‌ പര 
ണി 
ഇരുട്ടിത്തുടങ്ങി അല്ലേ, കാര്‍ത്തു?” 
"അതെ. നരേന്ര്രന്‍കുഞ്ഞ്‌ വരാറായി.” 
കാര്‍ത്ത്യായനി അല്പം മാറിയിരുന്നു. 
"വന്നോട്ടെ. നിനക്കെന്താ അവനെ പേടി 


ശങ്കുണ്ണിപ്പിളള കണ്ണടച്ചു. ഒപ്പം ചെറുതായി 
ചിരിക്കുകയും ചെയ്തു. 
താന്‍, ലിസ്ററ്‌ ശങ്കുണ്ണിപ്പിളള, പില്ക്കാ 


| ഗസ്സ്ിന്‍െറ പ്രാദേശിക നേതാവായി. ജയിലില്‍ 
പോയി. പുറത്തുവന്നു. വീണ്ടും അകത്തായി. 


വളര്‍ന്നു. അതോടൊപ്പം ര്പാക്ടീസും. 

ലിസ്‌ററ്‌ . 

അതെ... ആ വാക്കിന്‌ അര്‍ത്ഥവ്യാപ്തി 
യുണ്ടായി. [ 

ലിസ്ററ്‌, എന്നുവച്ചാല്‍ അടുക്കും ചിട്ടയും. 

പിന്നെ പീടികയില്‍നിന്നും വാങ്ങേണ്ട 
സാധനങ്ങളുടെ ലിസ്റ്‌. (കിമിനല്‍ കേസിലെ 
(പതികളുടെ ലിസ്ററ്‌. വഞ്ചകരായ നേതാക്ക 
ഉടെ . ലിസ്ററ്‌ . ഇനിയുളള മോഹങ്ങളുടെ 
ലിസ്ററ്‌. 

സ്വാതന്ത്യം കൈവന്നു. താന്‍ കോണ്‍ഗ്രസ്‌ 
1 വിട്ടു. കമ്മ്യൂണിസ്ററ്‌ പാര്‍ട്ടിയില്‍ ചേര്‍ന്നു. 
പിന്നീട്‌ അവിടെയും നില്‌ ക്കാനായില്ല. മരി 
ക്കുമ്പോള്‍ ഏതെങ്കിലും പ്രതം എഴുതി 
യേക്കാം--- 

"*സ്വാത്രന്ത്യസമരസേനാനിയും ആദ്യകാല 
കമ്മ്യൂണിസ്ററ്‌ ്രവര്‍ത്തകരിലൊരാളുമായി 
. രുന്ന മോതിരംതൊടിയില്‍ ശങ്കുണ്ണിപ്പിളള 

] കരള്‍രോഗംമൂലം ചെറിയാന്‍സ്‌ ഹോസ്പി 
ശങ്കുണ്ണിപ്പിളള കണ്ണു തുറന്നു. 
കാര്‍ത്ത്യായനി എവിടെപ്പോയി? 

. ലക്ഷ്മി എവിടെപ്പോയി? 
ലക്ഷ്മി, തന്‍െറ ഭാര്യ. അവളുടെ മുഖം 
തെളിയുന്നു. അവള്‍ മഹാലക്ഷ്മിയായിരുന്നു. 
രണ്ട്‌ മക്കളെപ്പെററവള്‍.ചന്(്രിക, നരേന്ദ്രന്‍. 
| എന്താ നരേന്ദ്രന്‍ ഇ്ഞിയും വരാത്തത്‌ ? 
നേരം കുറെയായില്ലേ? താന്‍ ഉപേക്ഷിച്ച 
കൊടിയും കൊണ്ട്‌ നടക്കുകയാണവന്‍. 
. അഡ്വക്കേററ്‌ നരേന്ദന്‍. കേസും (പാക്ടീ 
;സുമുണ്ടോ ആവോ. 
. | ആ സര്‍പ്പക്കാവ്‌ വെട്ടിത്തെളിക്കേണ്ടിയിരു 
ന്നില്ല. ചന്ര്രിയുടെ കല്യാണം നടക്കുമ്പോള്‍ 
| ലക്ഷ്മിക്കെന്തായിരുന്നു (പായം? 
എതയെങ്കിലുമാകട്ടെ. , ം 
സര്‍പ്പദംശമേററാണ്‌ ലക്‌ ഷ്മി മരിച്ചത്‌. 
ചന്രദികയുടെ ഭര്‍ത്താവ്‌, പൊലീസ്‌ 
സബ്ബിന്‍സ്‌പെക്ടര്‍ ഹരിനാഥ്‌ നിര്‍ബന്ധി 
| ച്ചതിനാലാണ്‌ സര്‍പ്പക്കാവ്‌ നശിപ്പിച്ചത്‌. 
4 കൃത്യം നിര്‍വഹിച്ചത്‌ ഹരി തന്നെ. സര്‍പ്പക്കാവ്‌ 
| പോയാല്‍ നാല്പതുസെന്‍റ്‌ ഭൂമി തെളിഞ്ഞു 
| കിട്ടും. തെങ്ങ്‌ വയ്ക്കാം. ഹരിനാഥ്‌ അഞ്ചാറ്‌ 
പാമ്പുകളെ തല്ലിക്കൊന്നു. മുപ്പതോളം 
'പാമ്പിന്‍മുട്ടകളും നശിപ്പിച്ചത്രെ. 
_ ശങ്കുണ്ണിപ്പിളള തന്‍െറ തുടയിടുക്കില്‍ 


- കലാകൌമുദി 30 


ലത്ത്‌ വലിയവനായില്ലേ? സ്‌റ്റേറ്റ്‌ കോണ്‍ 


അങ്ങനെ രാഷ്രടീയത്തിന്‍റെ പരിവേഷം? 


ആഞ്ഞുചൊറിഞ്ഞു. പുഴുക്കടിപോലെ എന്തോ 
ഒന്ന്‌ കുറേക്കാലമായി ശല്യം ചെയ്യുന്നു. 
പുഴുക്കടിയോ, - ചൊറിയോ? സര്‍പ്പകോപ 
മാണോ? കാര്‍ത്ത്യായനി വന്നതില്‍പ്പിന്നെ 
യാണ്‌ ചൊറി തുടങ്ങിയത്‌ . കാര്‍ത്ത്യായനിക്ക്‌ 
ചൊറിയുണ്ടോ? അറിയില്ല. ഏതായാലും 
കണ്ട സ്ഥലങ്ങളില്‍, തൊട്ടുനോക്കിയ സ്ഥാ 
നങ്ങളില്‍... ഇല്ല! 

ലക്ഷ്മി മരിച്ചതിനു ശേഷമാണ്‌ കാര്‍ത്തു 


ഇവിടെ വന്നത്‌. ഹരിനാഥാണ്‌ കെണ്ടുവന്നത്‌. 


അന്ന്‌ അവന്‍ ആലപ്പുഴ നോര്‍ത്തില്‍ സബ്‌ 
ഇന്‍സ്‌പെക്ടര്‍. അവന്‍െറ വേലക്കാരിയായി 
രുന്നു കാര്‍ത്ത്യായനി. 

"കാര്യങ്ങളെല്ലാം നോക്കിനടത്താനും ഒരു 
കൂട്ടിനും ഒരാള്‌ വേണ്ടേ?” എന്നോ മറേറാ 
“ആണ്‌ ഹരി അന്നു പറഞ്ഞത്‌. 

കാര്‍ത്ത്യായനിയെപ്പററി തനിക്ക്‌ നല്ലതേ 
പറയാനുള്ളു. നല്ല പാചകം. ഇന്നും ഉടയാത്ത 


ES ഗ 


ശരിരം. എന്തിനാണവള്‍ നരേന്ദ്രനെ പേടി 
ക്കുന്നത്‌ ? | 

കാര്‍ത്ത, ലായനിയും, ഇവിടെ ഇടയ്ക്കിടെ 
വന്നുപോകുന്ന റിട്ടയേര്‍ഡ്‌ സ്‌കൂള്‍ മാസ്ററര്‍ 
രാമന്‍നമ്പീശനും ഇല്ലായിരുന്നെങ്കില്‍ താനെ 
ങ്ങനെ സമയം ചെലവാക്കുമായിരുന്നു? 

നമ്പീശന്‌ സാഹിത്യവാസനയുണ്ട്‌. 

വെറുതെ , കിട്ടിയാല്‍ ലേശം റാക്ക്‌ 
കഴിക്കാനും വിരോധമില്ല. 


അല്പം റാക്ക്‌ സേവിച്ചാല്‍ പിന്നെ 


പുതിയൊരാളാണ്‌ നമ്പീശന്‍. പഴയ കവിതാ 
ശകലങ്ങള്‍ ചൊല്ലിത്തുടങ്ങും-അഭിനയ 
ത്തോടെ. 
" ഇണ്ടമാലകണക്കേപോയ്‌ നീണ്ടുരുണ്ട ഭുജദ്വയം 
“ അഭിമാനത്തെയുണ്ടാക്കുമിഭ കുംഭസ്തനങ്ങളും 
. മുലയെക്കാത്തു താന്‍ വല്ലാതുഴലും മധ്യവല്ലരി 
പരം കരിചിരം ചെമ്മേ പൊരും ഉഫ്വനച്രകവും 
വരിനെല്‍ക്കതിരെപ്പോലെ വിരിയും രോമ 
രാജിയും. 
പിന്നെന്തോന്ന്‌ ? ” 
മറന്നു. ൦ 


 താഴേക്കിറങ്ങിവരുന്നു. 


" തുളസിയോ, കൂവയോ ? 


നമ്പീശന്‍ സാഹിത്യത്തിലെ പഴയ പെണ്ണു 
ങ്ങളുടെ ലിസ്ററ്‌ പറയും--ഉണ്ണിയച്ചി, ഉണ്ണി 
ച്വിരുതേയി, ഉണ്ണിയാടി, ചെറിയച്ചി, മല്ലീനിലാവ്‌, 

നരേന്ദ്ര ഇനിയും വരാത്തതെന്താ; 
ഖരും. വൈകി വരും. നാളെ അവന്‍ 
ടൌണിലേക്ക്‌ പോകുമ്പോള്‍ ലിസ്ററ്‌ എഴുതി 
ക്കൊടുക്കണം. 

ഒരൌണ്‍സ്‌ സു ഹചരാദിതൈലം. എട്ടാണ്‍ 
സ്‌ പിപ്പില്യാസവം. മൂക്കണഞ്ചേരിയുടെ 
ഡിപ്പോയില്‍നിന്ന്‌ ഇരുപത്തഞ്ച്‌ ഓടുകള്‍. 

ഉരല്‍പ്പുരയുടെ പൊട്ടിയ ഓടുകള്‍ പണ്ടേ | 
മാറേറണ്ടതായിരുന്നു. 

ശങ്കുണ്ണിപ്പിളള മിച്ചുമുള്ള റാക്ക്‌ തീര്‍ത്തു. 

എഴുന്നേററുനില്‌ ക്കാന്‍ ശ്രമിച. 

കാലുറച്ചില്ല , 

കാര്‍ത്തൂ!” ആവുന്ന്രത ഉച്ചത്തില്‍ വിളിച്ചു. 

അവള്‍ വന്നില്ല. 

ലിസ്ററ്‌ ... ഇനിയും ഒരുപാട്‌ ഇനങ്ങള്‍ 
എഴുതിച്ചേര്‍ക്കാനുണ്ട്‌ . എഴുതിവച്ചാല്‍ മററു 
ളളവരെങ്കിലും അത്‌ കാണും. എഴുതിവച്ച 
തെല്ലാം അവര്‍ ചെയ്യുമോ? 

ആവോ? 

എന്താണ്‌ കുന്തംപോലെ പൊക്കിളില്‍ 
നിന്നും നെഞ്ചിലേക്ക്‌ കയറുന്നത്‌? ഗ്യാസ്‌. 
പിപ്പില്യാസവും കസ്തുര്യാദിഗുളികയും... 

"കാര്‍ത്തു!" 

എവിടെപ്പോയി അവള്‍ ? അവളെ ഇവിടെ 
ആര്‍ക്കും ഇഷ്ടമല്ല. വേലക്കാരിയല്ലേ? 

വില്‍പ്രതമെഴുതേണ്ടതായിരുന്നു. എങ്കി 
ലവള്‍ക്ക്‌ ഒരു തുണ്ടം ഭൂമി എഴുതിവയ്ക്കാ 
മായിരുന്നു. 

ചില്ലറക്കടങ്ങള്‍ തീര്‍ക്കാനില്ലേ? പൂണോളി 
ജോസഫിന്‌ അയ്യായിരം. (ഗാമസേവകന്‍ 
അന്തോണിക്ക്‌ മുവായിരം. ധമ്പന്തരിമൂര്‍ത്തി 
ക്കും ചിലത്‌ കൊടുത്തുതീര്‍ക്കാനുണ്ട്‌ . തിരു 
വോണമൂട്ട്‌ മുടങ്ങിക്കിടക്കുകയല്ലേ? 

എന്തൊരിരുട്ടു്‌ ! 

കറുത്ത ആകാശം ഒരു അടപ്പുപോലെ 


ലക്ഷ്മിയെവിടെ? . 

വെട്ടിത്തെളിച്ച സര്‍പ്പക്കാവില്‍ അവള്‍ 
കാത്തിരിക്കയാണോ? 

ചന്ഗ്രിയുടെ ഭര്‍ത്താവ്‌, ആ ഹരിനാഥ്‌, 
ഏഭ്യന്‍. 

ചന്ര്ദി നല്ലവള്‍. 

അവളുടെ മകന്‍ കിശോറിനെ ഒന്നു 
കാണണം. അവന്‍െറ തകര്‍പ്പുകള്‍ കാണു 
മ്പോള്‍... 

ഗ്യാസ്‌ തന്നെ. മുകളിലേക്ക്‌ കയറുന്നു. 

ഈ തണുപ്പിലെന്തിന്‌ വിയര്‍പ്പ്‌ ? 
ശങ്കൂണ്ണിപ്പിളള ഇറയത്തിലിരുന്നു. കാലുകള്‍ 
താഴെ നീട്ടിയിട്ടു. 

തുളസിത്തറയിലെന്താണ്‌ ? 


ശങ്കുണ്ണിപ്പിള്ള മുന്നോട്ടാഞ്ഞു. 

എല്ലാം കഴിഞ്ഞപ്പോള്‍, എല്ലാരും കണ്ട 
പ്പോള്‍, മോതിരംതൊടിയില്‍ ശങ്കുണ്ണിപ്പിളള 
ഒരു ദണ്‍ ഡനമസ്‌ ക്കാരത്തിലെന്നപോലെ 
തുളസിത്തറയ്ക്കു മുമ്പില്‍ കിടക്കുകയായി 
രുന്നു. 


ല്ല മഴതോരാതെ നിന്നു--- 
പെയ്യുന്നു, തൈത്തെങ്ങുകള്‍ 
മതിയായില്ലെന്നോല , 
ക്കൈകള്‍നീട്ടി നില്ക്കുന്നു; . 


എത്രനീര്‍ ലഭിച്ചാലും 
കത്തുന്ന ദാഹം മാര്രം 
ബാക്കിയാകുന്നു, ഓട്ട 
ക്കൈകളാണോലക്കൈകള്‍-- 


നേടിയതെല്ലാം ചോര്‍ന്നു --- 
പോകിലും തെങ്ങേ, എന്‍െറ 
നാടിനു നിന്നെപ്പോലെ 
നന്മയാര്‍ ചെയ്തിട്ടുളളൂ? 


ഇളന്നീരമൃതം തൊ-- 
ട്ടോരോന്നുമോരോന്നും നീ 


രാശ്രിയും നീയും വരുന്നു. 
നിലാവിന്‍െറ വാതിലിന്നപ്പുറം 
നിന്‍െറ കാലൊച്ചയോ? 


മൌനം തുരുമ്പിച്ചവാതിലില്‍ 
നിന്‍ വിരല്‍മുട്ടുകേള്‍ക്കുന്നും 
നീ മൃത്യുവോ മിഥ്യയോ? 


രാഗ്രിയോ നീയോ ചിരിച്ച,തെന്‍- 
വാക്കുകള്‍ വസ്ത്രം തിരയുന്നു. 
പഞ്ചേന്ദ്രിയങ്ങള്‍ തന്‍ ചില്ലജനാലയില്‍ 
മോതിരവിരലറ്റ കൈപ്പത്തിമാര്തം 
പതിഞ്ഞുകാണുന്നു. 


നീ തന്നെ! R 
നീലത്തുളസിക്കതിരിന്‍െറ ഗനധ൦. 

നിലവിട്ട ശ്വാസദഃവഗത്തിനെന്‍- 

പേരിന്‍െറ താളം! 

പൊത്തുവാന്‍ വയ്യാ മുഖവും കി 
കുത്തുമാത്മാവിന്‍െറ യഗ്്‌നിനാടങ്ങൾ ee 
പ്രജ്ഞയില്‍ നീ ചെയ്ത രക്ത്രപതിജ്ഞക്‌ 


4 മുല്ലനേഴി 


എം. ചന്ദ 


ത്തു ത്ഥി 


കനിവാര്‍ന്നേകീ, ഞങ്ങള്‍-- 
കൈനീദ്ടിയെല്ലാം വാങ്ങി; 


കൈ നീട്ടുവാനല്ലാതെ 
കൈവിടാനറിയാത്ത 
കൈതവച്ചഴികളിൽ- 
ക്കറങ്ങുന്നവര്‍, നിന്‍െറ 


ഒറ്റയ്ക്കു നില്പും തല-- 
പ്പൊക്കവും അറിയാതെ 
കുറ്റങ്ങള്‍ കാണാന്‍വേണ്ടി 
കണ്‍ തുറക്കുകയല്ലോ- 


താഴോടു മാതം നോക്കി- 
നടക്കേണമെന്നല്ലോ! 
താഴ്ച, തന്‍കാരൃത്തിനാ-- 
യെന്നല്ലോ, ക്ഷമിച്ചാലും. 


ശഖരന്‍നായര്‍ 


മിന്നുന്നു! സുവ്യക്തരൂപം സ്മൃതികളില്‍! 


ഇരുളിന്നിലകളില്‍ സാന്ദ്രമനനത്തിന്‍െറ 
നോവിറ്റുവീഴ്ത്തുന്ന, നിന്‍െറ ദുഃഖാര്‍ത്തമാം 
തേങ്ങലില്‍, രാവിന്‍െറ സാന്ത്വനം നിളവേ, 


അര്‍ത്ഥച്യുതിതന്നഗാധ ഗര്‍ത്തങ്ങളില്‍ 
കാല്‍തെറ്റിവീണു മരിക്കുന്നു വാക്കുകള്‍! 


വയ്യ! തുറക്കുവാന്‍ വയ്യാത്ത 
വാതിലിന്നിപ്പുറം 

ക്ഷദം ഇഡത്തെയുപേക്ഷിച്ചു, 

മൂര്‍ച്‌ ഛയിലേക്കു പലായനം ചെയ്യുമെന്‍ 
ആത്മദാഹത്തിന്‍ മുറിവേറ്റ കണ്ണുകള്‍. 
വീണ്ടും വെളിച്ചം കുടിച്ചുണര്‍ന്നീടവേ. 


രാശ്രിയും നിയും പിരിഞ്ഞു?! 


നിലാവിന്‍െറ വാതിലില്‍ 
ചോരപുരണ്ട കൈപ്പത്തികള്‍! 


കലാകൌമുദി 31 


| യാളുടെ മനസ്സുനിറയെ മാര്‍ക്സിയന്‍ സി 
| ദ്ധാന്തങ്ങളായിരുന്നു. ഓഫീസ്‌ കഴിഞ്ഞിട്ടും 
.| വീട്ടില്‍ പോകാതെ പുറത്തുളള താമരക്കുള 
ത്തിനടുത്തിരുന്നു. 
നഗരത്തില്‍ നിന്നകന്നുനില്ക്കുന്ന റിസര്‍ച്ച്‌ 
: സെന്‍റര്‍. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന 
കൃമ്പസില്‍ തലങ്ങും വിലങ്ങുമായുളള ടാര്‍ 
റോഡുകള്‍. റോഡരുകില്‍ നിരനിരയായി 
നിലക്കുന്ന അരണമരങ്ങള്‍. വലിയ മനുഷ്യരു 
ടെ പേരുകള്‍ നല്‍കിയിട്ടുള്ള പ്രത്യേകം 
 ര്ത്യേകം ബ്ളോക്കുകള്‍. 
൧ ലൈൈബറിയില്‍നിന്നും കൂട്ടം കൂട്ടമായും, 
| ഒററയ്ക്കും ജോഡിയായും പോകുന്ന വിദ്യാര്‍ 
44 ത്ഥികള്‍. അയഞ്ഞ പാന്‍റ്സും, കുര്‍ത്തയും 


| തുണിസഞ്ചിയുമായി നടന്നകലുന്ന വിദ്യാര്‍ 
ത്ഥികളെ തിരിച്ചറിയാന്‍ (പയാസം. അയാള്‍ 
എഴുന്നേററു നടന്നു. 
റിസര്‍ച്ച്‌ സെന്‍ററിന്‍െറ ഗയിറ്റും പിന്നിട്ട്‌, 
മിഷ്യന്‍ ഹോസ്പിററല്‍ ജുങ്‌ ഷന്‍ കഴിഞ്ഞ്‌ 
ഹൌസിങ്ങ്‌ . കോളനി. കോളനിക്കകത്തെ 
തെരുവുവിളക്കുകള്‍ തെളിഞ്ഞുകഴിഞ്ഞിരുന്നു. 
നരകയറി തുടങ്ങിയ താടിതടവി അയാള്‍ 
നടന്നു. 
“വൈകിയല്ലൊ.” 
“കുറച്ചു വൈകിപ്പോയി.” 
രമേഷ്‌ തന്‍െറ ടെന്നീസ്‌ വേഷത്തില്‍ 
കുശലം പറഞ്ഞ്‌ കടന്നുപോയി. നഗരത്തിലെ 
ഒരു വിദേശ കമ്പനിയിലെ സര്‍വ്വീസ്‌ 
എന്‍ജിനീയര്‍. കോളനിയിലെ ' “മിസ്‌ ററര്‍ 
യൂണിവേഴ്സ്‌.” 
വീട്ടില്‍ക്കയറി ചെല്ലുമ്പോള്‍ ഏകമകന്‍ 
കിട്ടു ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഡൈനിങ്ങ്‌ 
ടേബിളില്‍ മൂടിവച്ച ഭക്ഷണത്തിനരികെ 
ഭാര്യ. രോഹിണി ചോദിച്ചു. 
“എന്തേ വൈകിയത്‌?” 
*“ത്യേകിച്ചൊന്നുമില്ല. 
വാക്കുകളില്‍. അവസാനിക്കുന്ന സംഭാ 
. ഷണം. ഈണു കഴിഞ്ഞ്‌ പതിവ്‌ സിഗരറ്റും 


: നില്ക്കുന്ന രോഹിണി. 

"ഗുഡ്‌ നൈററ്‌.'" എഴുന്നേററ്‌ തന്‍േറതു 
മൃതമായ ഓഫീസ്‌ മുറിയില്‍. അടുക്കും 
; ചിട്ടയുമില്ലാത്ത ഓഫീസ്‌ റും. സാമ്പത്തിക 
. ശാസ്ത്രത്തില്‍ ആധികാരിക ്രന്ഥങ്ങള്‍; 

സ്വന്തം ഗവേഷണ (പബന്‌ ധങ്ങളുടെ ശേഖര 
! ങ്ങള്‍. കിടക്കുമ്പോള്‍ രാത്രി പാതിരാ 


' ബാബു ചുങ്കത്ത്‌ 


മനോഹരമായ റിസര്‍ച്ച്‌ സെന്‍ററിന്‍െറ 
രം. .ഗോവണിപ്പടികള്‍ ഇറങ്ങുമ്പോള്‍ അ 


പുകച്ച്‌ വരാന്തയില്‍ ഇരുന്നു. വാതില്‍പ്പടിയില്‍ - 


കഴിഞ്ഞുകാണും. 


പ്രഭാതം. ആകാശം കനത്ത്‌ മൂടിക്കെട്ടിയി 


ട്ടുണ്ട്‌. നേരിയ ചാറല്‍ മഴ. രാഗ്തിയില്‍ നല്ല മഴ 
പെയ്യാനുളള സാദ്ധ്യതയുണ്ട്‌. അയാള്‍ 
ഭാര്യയെ വിളിച്ചു. 

"ഇന്ന്‌ കുറച്ചു വൈകും. ഒരുപക്ഷേ, 
നേരം പുലരും.” . 
ഭാര്യ ഒന്നും മിണ്ടിയില്ല. ഇറങ്ങുമ്പോള്‍ 
അയാള്‍ കിട്ടുവിനോടു യാത പറഞ്ഞു. 

തന്‍റതുമാരതമായ ലോകം മുന്നില്‍. 
ധൃതിയില്‍ പോകുന്ന പലരും കടന്നുപോയി. 
എന്നും അങ്ങനെയായിരുന്നു. പലരും അയാളെ 
കടന്നുപോകാറുണ്ടായിരുന്നു, ജീവിതത്തിലും. 

അകലെയുള്ള കലാലയത്തില്‍ സെമിനാര്‍ 
കഴിയുമ്പോള്‍ രാതി പത്തുമണി. മഴയ്ക്കു 
ഘ്വനം കൂടിയിരുന്നു. ആകാശത്ത്‌ വെടിക്കെട്ടും. 


പി] 


,ഗസ്‌റ്റ്ഹൌസില്‍ തങ്ങി. പുലര്‍ച്ചയ്ക്ക്‌ കോളനി 
ഗയിററില്‍ ബസ്സിറങ്ങി അകത്തേക്കു നടക്കു 
മ്പോള്‍.....രമേഷ്‌. 

"ഇന്നലെ കിട്ടുവിന്‌ ഒരപകടം പററി. 
ഞങ്ങളെല്ലാവരും കൂടി ആശുപ്രതിയില്‍ 
കൊണ്ടുപോയി. പുലര്‍ച്ചയ്‌ ക്കാണ്‌ തിരികെ 

വന്നത്‌. ഇപ്പോള്‍ കുഴപ്പമൊന്നുമില്ല. 

"താങ്ക്‌സ്‌. "ധൃതിയില്‍ വീട്ടില്‍ കയറുമ്പോള്‍ 
കിട്ടു നെററിയിലൊരു ബാന്‍ഡേജുമായി 
അടുത്ത വീട്ടിലെ വിമലടീച്ചറുടെ വീട്ടില്‍നിന്ന്‌ 
ഓടി വരുന്നു. അമ്മ ഒററയ്ക്കായതിനാല്‍ 
ടീച്ചര്‍ക്ക്‌ ആശുപ്രതിയില്‍ പോകാന്‍ കഴി 
ഞ്ഞില്ല. 

: വിമലടച്ചര്‍. വിവാഹത്തിന്‍െറ രണ്ട്‌ ദിവസം 
മുന്‍പ്‌ ആക്‌ സിഡന്‍റില്‍ മരിച്ച കാമുകന്‍. 
പിന്നീട്‌ വിവാഹം കഴിക്കാതെ അമ്മയുമൊത്ത്‌ 
താമസം. വിമന്‍സ്‌ കോളജില്‍ അദ്ധ്യാപിക 


“കിട്ടു, പതുക്കെ പതുക്കെ. സ്റ്റിച്ചസ്‌ . 


ഇളകും. '"വിമലടീച്ചര്‍ വിളിച്ചുപറഞ്ഞു. കിട്ടു 
കേട്ടു കേട്ടില്ല എന്ന മട്ടില്‍ വീട്ടിലേക്കോടി. 
“എന്താ കിട്ടു. വേദനയുണ്ടോ?" 

"ഇപ്പൊന്നുൂല്യ.”” 

പതിവുപോലെ ഭാര്യയെ ഉമ്മറത്ത്‌ കണ്ടില്ല. 
കാപ്പി കൂടിക്കാനിരുന്നപ്പോള്‍മായതം ശ്രദ്ധിച്ചു. 
അടുത്ത കസേരയില്‍ പതിവായി ഇരിക്കാറുള്ള 
രോഹിണി അടുക്കളവാതില്‍ക്കല്‍. വിഷാദ 
ഭാവം. കണ്‍പോളകളില്‍ ഉറക്കം ബാക്കി. 

“എല്ലാം അറിഞ്ഞു. സാരല്യ. വരുന്ന 
വഴിക്ക്‌ രമേഷ്‌ പറഞ്ഞു: ഇപ്പോള്‍ കുഴപ്പമൊ 
ന്നുമില്ലല്ലോ? തന്‍െറ അസാന്നിദ്ധ്യത്തിന്‌ 
മാപ്പപേക്ഷയുടെ സ്വരം. 


ക്ഷീണണ്ടെങ്കില്‍ രോഹിണി കിട 


ന്നോളൂ. കാത്തു നിന്നില്ല, 
പേരെടുത്തു പറയാറില്ല. എന്നിട്ടും അങ്ങനെ ഉച്ചയ്ക്ക്‌ ഓഫീസിലേക്കു കോളനിയിലെ 
പറയണമെന്ന്‌ തോന്നി. നിര്‍ബന്ധിച്ചപ്പോള്‍ ചരക്കീദാര്‍ വന്നു പറഞ്ഞു. സാറിന്‍െറ 
കിടക്കാന്‍ പോയി. അന്ന്‌ വീണ്ടും സെന്‍ററില്‍ ഭാര്യയ്ക്ക്‌ പൊളളലേററ്‌ മിഷന്‍ ആശുപ്രതി 
പോകണമെന്ന്‌ കരുതിയതാണ്‌ . പോയില്ല. യില്‍ കൊണ്ടുപോയിട്ടുണ്ട്‌ a 
കിട്ടുവുമായി ഓരോന്ന്‌ പറഞ്ഞിരുന്നു. രോ ധൃതിയില്‍ ആശുപ്രതിയിലെത്തി. ദേഹമാ 
.ഹിണി ഉറക്കം കഴിഞ്ഞുവന്നെങ്കിലും മുഖം സകലം പൊളളലേററ്‌ രോഹിണി. ബോധമു 
വിഷാദത്തിന്‍െറ? ണ്ടായിരുന്നില്ല. മണിക്കൂറുകള്‍ക്കുശേഷം 
അന്നും മഴ ധാരാളം. സന്ധ്യയാകാറായ ബോധം തെളിഞ്ഞപ്പോള്‍ അസഹ്യമായ 
പ്പോള്‍ മഴയ്ക്കൊരാശ്വാസം ലഭിച്ചപോലെ. . വേദന. സംസാരിക്കാന്‍ പററിയില്ല. തന്നെ 
അയാള്‍ സിററനട്ടിലിരുന്നു. വിമലടീച്ചര്‍ ഒന്നു നോക്കി. കണ്ണില്‍നിന്നൊഴുകുന്ന വെളളം 
റോഡില്‍നിന്ന്‌ വിളിച്ചു ചോദി. പഞ്ഞികൊണ്ട്‌ തുടച്ചു. 
“ കുഴപ്പമൊന്നുമില്ലല്ലോ?' വേദനയുടെ നാലു നാളുകള്‍..... 
“ഇല്ല ടീച്ചര്‍.'' കിട്ടു മറുപടി പറഞ്ഞു രോഹിണിയുടെ യാത്ര... 5 
അകത്തേക്കു പോയി. p വീണ്ടും ഒററപ്പെട്ട്‌ ഹൌസിങ്ങ്‌ കോളനിയില്‍. 
പതിവായി കേള്‍ക്കാറുള്ള രാമനാമം അമ്പലങ്ങളില്‍ നിത്യ സന്ദര്‍ശനം. പിന്നെ 
കേട്ടില്ല. ദീപവും. സിറ്റരട്ടില്‍ ഒററപ്പെട്ട്‌ തന്‍െറ നീണ്ട ആവധിയെടുത്ത്‌ നാട്ടിലേക്ക്‌. കലങ്ങിയ 


ലോകത്തില്‍. മനസ്സുമായി. മനസ്സിന്‌ തെല്ലൊരാശ്വാസം 
നേരം പോയതറിഞ്ഞില്ല. മഴ വിട്ടുമാറിയതി ലഭിച്ചപ്പോള്‍ അമ്മയുമൊത്ത്‌ തിരികെ ഹ 
നാല്‍ ആകാശത്തു നക്ഷ്രതങ്ങള്‍. സിങ്ങ്‌ കോളനിയില്‍. 
ഭക്ഷണമേശയ്ക്കരുകില്‍ രോഹിണി. “അമ്മേ '..... അടുക്കളയില്‍ നിന്ന്‌ അമ്മ 
൦ വിട്ടുമാറിയിട്ടില്യ. വന്നു. 
ge vo റ | താന്‍ ഒരു യാത പോകുന്നു. തിരിച്ചുവരൂ 
ഒന്നൂല്യ.” വാന്‍ കുറേ നാളെടുക്കും. ഒരുപക്ഷേ..... 


ഒററവാക്കിലെ ചോദ്യോത്തരങ്ങള്‍. ക്ഷീ എങ്ങോടടുക്കാണ്‌' എന്ന്‌ അമ്മ ചോദിചില. 
ണംമൂലം കിട്ടു നേരത്തെ ഉറങ്ങിയിരുന്നു. അമ്മയുടെ മുഖത്ത്‌ വിഷാദം. കിട്ടു അമ്പരന്ന്‌ 
ഉറങ്ങാതെ കിടക്കുന്ന ഭാര്യ. ഒന്നും മനസ്സി മുമ്പില്‍. I 
ലായില്ല; ലം “കിട്ടു പോയി കളിച്ചോളു.” കിട്ടു വിമല 
ഓഫീസില്‍ പോകുമ്പോള്‍ ഭാര്യയെ ഉമ്മറ ടീച്ചറുടെ വീട്ടിലേ; sores Se ne 
ത്ത്‌ കണ്ടില്ല. നെററിയിലെ കെട്ടുമായി ബദരീനാഥ്‌ കേദാര്‍ന റ്‌ | 
യൂണിഫോമില്‍ നില്ക്കുന്ന കിട്ടുവിനോടു സ്ഥലങ്ങള്‍ സന്ദര്‍ശിക്കണം. അമ്മഃ 
യാത്ര പറഞ്ഞു. ആവര്‍ത്തനം ന്നും പിടികിട്ടിയില്ല. പുണ്യ സ്ഥലങ്ങളായ 
മം റഞ്ഞില്ല. 
പിന്നെ വിഷമം” തിനാല്‍ തടസ്സം പ ല്ല 
eco al കിട്ടുവിനെ നോക്കണം. (പയാസമായാല്‍ 


കൂടിവന്നപോലെ. ബോര്‍ഡിങ്ങിലാക്കിക്കൊളളൂ.”' 


“നമുക്ക്‌ ഒരു ഡോക്ടറെ കാണാം.” 
"വേണ്ട." 
നിര്‍ബന്‌ ധത്തിനുവഴങ്ങി സൈക്കിയാ്രടി ി 
സ്ററിന്‍െറ മുമ്പില്‍. താനെല്ലാം പറഞ്ഞുകൊ പോയ്‌. 
ത്തു ഹരിണി ചോദിച്ചതിനു ഞാന്‍ എല്ലാവരോടും ഒന്നു യാശ്ര 
ക പറഞ്ഞുവരാം. “കോളനിയിലെ പരിചിതരോടു 
പോലും. 
“ക അപകടത്തില്‍ നിന്നുണ്ടായ യാത പറഞ്ഞു. യ അത്‌ 
ഷോക്കായിരിക്കും. മററസുഖങ്ങളൊന്നും കാ ആരും ws See മലടിച്ചറു 
ണുന്നില്ല; അമ്പലത്തില്‍ പതിവായി പോകട്ടെ. വീട്ടില്‍ ഉമ്മറത്ത്‌ ടീച്ചറുഃ ൽ ന്‌ 
കഴിയുമെങ്കില്‍ താങ്കളും പോകൂ.” ഡോക്ടറു അമ്മേ, ഞാന്‍ ഒരു നം ത ക; 
ടെ ഉപദേശം. തന്‍െറ പരിശ്രമം മറയ്ക്കാന്‍ കുറച്ചു നീണ്ടയാത. എനക്കു ae 
ശ്രദ്ധി നിങ്ങളൊക്കെയല്ലെയുളളു. ടീച്ചറെവിടെ? 
ധി. ന 


തത്ത്വ സംഹിതകള്‍ക്കെതിരാണെങ്കിലും, “അകത്തുണ്ട്‌ . ലം 
കിട്ടുവിന്‍െറ കൈപിടിച്ചമ്പലത്തില്‍ പോയി. അകത്ത്‌ ഡൈനിംഗ്‌ ടേബി ഖമമര്‍ത്തി 


J ില്‍. 
രോഹിണിക്ക്‌ യാതൊരു താല്‍പ്പര്യവുമില്ലെന്ന്‌ വിമല ടീച്ചര്‍. കിട്ടു Fag ലര്‍ 
മനസ്സിലായി. കിട്ടുവിനും. എന്നാല്‍ അയാള്‍ സാമീപ്യം ളെ പ്പ 
ക്ഷ്രേതദര്‍ശനം പതിവാക്കി. ge ee ന ര കോണ 
Te ളള ലം എല്ലാം കേട്ടു, പോകാന്‍തന്നെ തീരു 
വിഷമം വര്‍ദ്ധിച്ച - 


Ma 
കോളനിയില്‍ പലര്‍ക്കും മാററങ്ങള്‍. മാനില? Pee 

രമേഷ്‌ മഹാനഗരത്തിലെ ഹെഡ്‌ ഓഫീസില്‍. ഇ ee Le 

കിട്ടു .അഞ്ചാം ക്ളാസ്സില്‍. മാററങ്ങളില്ലാത്ത ള്‌ റ gas ER 

കോളനി; റിസര്‍ച്ച്‌ സെന്‍റര്‍....ദൈവസന്നി ടീച്ചറ: ന്‌ രണ്‌ ഉദിത്‌ 

ധിയില്‍ ആശ്വാസം കണ്ടെത്തുന്ന മാര്‍ക്‌സി ഞം 


യന്‍ സ്കോളര്‍ ന്‍ ലൊട്ടും . 0) « 
ഒററയാ അമ്പല ത്ത. പോകയാണ്‌ ന ഫ്‌ | ിക്കു മാററം കിട്ട്‌ യേക്കാം 

കാത്ത രോഹിണ്‌ കാലം ആരെയും അയ: പ്പ ു ളള ട്‌ 

പേ റി ളെ പ്‌ ര 2 ഒരു ക 9 


പിടികിട്ടാത്ത ഒരോര്‍മ്മ. ഒരുനിമിഷം ഓര്‍ത്തു 


ഹരമായ എഞ്ചിനീയര്‍ ആശുപത്രിയില്‍ clea 


രോഹിണി ഒരോര്‍മ്മമാരതമായവശേഷിച്ൂ. | 


“ശരി.” മറ്റൊന്നും പറയാതെ കിട്ടുവിനെ. 
വിളി റത്തേക്ക്‌ ... 

നില്ക്കു. വിമലടീച്ചറുടെ ശബ്ദത്തില്‍; 
വിറയല്‍. ടീച്ചര്‍ തന്‍െറ ബഡ്റൂമിലെ' 
അലമാരയില്‍ നിന്ന്‌- ഒരു കവര്‍ എടുത്തു Bl 
കൊണ്ടു വന്നു നീട്ടി. 

“ഇത്‌ രോഹിണി എന്‍െറ പേരില്‍: 
അയയ്ച്ചതാണ്‌ .' Sn 

ഉളളടക്കം വായിച്ച്‌...... റ; 

ഒരു നിമിഷം മനസ്സ്‌ പുറകോട്ട്‌ കിട്ടുവിന്‍െറ TE 
പഴയ ആക്സിഡന്‍റ്‌ ഉണ്ടായ രാത്രി.” 
കനത്തമഴ. ഇടിമിന്നല്‍. മിഷ്യന്‍ ഹോസ്പിറ്റ Na! 
ലില്‍ തളര്‍ന്നുറങ്ങുന്നകിട്ടു. കോളനിയുടെ 


രോഹിണിക്ക്‌ സഹായിയായി. രാത്രിയുടെ 
അന്ത്യയാമങ്ങള്‍... പിന്നെ, പിന്നെ .... 


ഭാവദേദമൊന്നുമില്ലാതെ കിട്ടുവിന്‍െറ 
കൈപിടിച്ച്‌ വീട്ടിലേക്കു..... 
വര്‍ഷങ്ങളോളം പൂട്ടിക്കിടന്നിരുന്ന തന്‍െറ |: 
- പുസ്തകങ്ങളില്‍ മാറാല പിടിച്ചിരുന്നു. | 
എല്ലാം തട്ടി വൃത്തിയാക്കി. അഴിച്ചു വച്ചിരുന്ന |. 
മാര്‍ക്സിന്‍െറ ഫോട്ടോ വീണ്ടും യഥാസ്ഥാ |. 
നത്ത്‌ തുക്കി. 
എല്ലാം അത്ഭുതത്തോടെ നോക്കി നി-[. 


കലാകൌമുദി 33 


ല്ക്കുന്ന അമ്മയും കിട്ടുവും. 
“ഞാന്‍ ഓഫീസില്‍ പോയിവരാം.” 
പടികളിറങ്ങി ഓഫീസിലേക്കു പോകുന്ന 
അയാളെ നോക്കി വരാന്തയില്‍ നില്ക്കുന്ന 
അമ്മയും കിട്ടുവും. സമീപത്തെ വീട്ടുവാതി 
ല്ക്കലില്‍ വിടര്‍ന്ന കണ്ണുകളുമായി വിമലടീച്ചര്‍. 
പിന്നെ എല്ലാം പഴയപോലെ. ഹാസിങ്ങ്‌ 
കോളനിയുടെ ബസ്സു സ്റോപ്പില്‍ ബഹളം. 
അയാള്‍ പതിവുപോലെ റോഡരുകിലൂടെ 
നടന്നു. തന്‍െറ റിസര്‍ച്ച്‌ സെന്‍ററിലേക്ക്‌. 
തന്‍റതുമാര്രമായ ലോകത്തിലേക്ക്‌ ....ഒരൊ 
ററയാനെപ്പോലെ..... 


ഒരു ഗാന്ധിയന്‍ 
വിളക്കിന്‍െറ കഥ 


(24 പേജില്‍ നിന്നും തുടര്‍ച്ച) 
നേതാവ്‌ കുഞ്ഞിരാമക്കുറുപ്പായിരുന്നു. സമര 
നേതാവിനെ അത്തോളിയില്‍വച്ച്‌ അറസ്ററ്‌ 
ചെയ്തു. രണ്ടുദിവസം കൈകാലുകള്‍ ചങ്ങ 
ലക്കിട്ട്‌ കോഴിക്കോട്ടെ റോഡുകളിലൂടെ 
അദ്ദേഹത്തെ നടത്തിച്ചു. പൊതുജുനങ്ങളെ 
ലക്ഷ്യം. കോടതി കുഞ്ഞിരാമക്കുറുപ്പിന്‌ 
രണ്ടുവര്‍ഷത്തെ തടവാണ്‌ വിധിച്ചത്‌ . തടവു 
ശിക്ഷ, മുഴുവനും അനുഭവിച്ചത്‌ ആലിപ്പൂര്‍ 
ജയിലിലായിരുന്നു. സഹതടവുകാരെ 
ഹിന ദിഭാഷ പഠിപ്പിച്ചും വിദ്യ അഭ്യസിപ്പിച്ചും 
തടവറയിലെ നാളുകള്‍ കഴിച്ചുകൂട്ടി. 

സമരവും അറസ്റ്റും ജയില്‍വാസവും 
ആദര്‍ശനിഷ്ഠയുടെ (പഖ്യാപനങ്ങളും നട. 
ക്കുന്നതിനിടയില്‍ അച്ഛന്‍ ലോകത്തോട്‌ 
യാ്രതപറയുന്നു. കുഞ്ഞിരാമക്കുറുപ്പിന്‍െറ 
മിശ്രഭോജുനത്തിലും ജയില്‍വാസത്തിലും 
പ്രതിഷേധിച്ച്‌ സഹോദരിയെ അവരുടെ 
ഭര്‍ത്താവ്‌ രണ്ട്‌ കൈകുഞ്ഞുങ്ങളോടെ ഉപേ 
ക്ഷിച്ചു. താമസിക്കുന്ന വീടും പറമ്പും ഒഴികെ 
മറെറല്ലാം വിററുപോയി. 
1945-ല്‍ യുവാക്കളുടെ യുവക്സംഘ എന്ന 
.| സംഹൃടനയുണ്ടാക്കുന്നു. അക്കൊല്ലം മുതല്‍ 
.കുറുരമ്പനാട്‌ താലൂക്കില്‍ കോണ്‍ഗ്രസ്‌ 
സോഷ്യലിസ്ററ്‌ പാര്‍ട്ടികെട്ടിപടുക്കുന്നതില്‍ 
വ്യാപൃതനാകുന്നു. 1945 ഒടുവില്‍ യുവക്‌ 
സംഫ്ല്‌ പിരിച്ചുവിട്ട്‌ കുറുമ്പനാട്‌ താലൂക്ക്‌ 


കലാകനമുദി 34 


സോഷ്യലിസ്റ്‌ പാര്‍ട്ടി രൂപീകരിച്ചു. പി.എം. 
കുഞ്ഞിരാമന്‍ നമ്പ്യാര്‍, അരങ്ങില്‍ ശ്രീധരന്‍, 
എന്‍.കെ. ബാലകൃഷ്ണന്‍, കെ. അബ്ദുള്‍ 
റഹിമാന്‍, വി.കെ. അച്യുതന്‍, മംഗലാട്ട്‌ 


രാഹഫ്വവന്‍ എന്നിവരായിരുന്നു. അന്ന്‌ കോണ്‍ ' 
ഗ്രസ്‌ സോഷ്യലിസ്ററ്‌ പാര്‍ട്ടിയുടെ നേതാ ' 


ക്കള്‍. 
സോഷ്യലിസ്‌ ററ്‌ ആശയഗതിക്കാരായ 
കോണ്‍ഗ്രസ്സിലെ യുവാക്കളെ ക്വിററ്‌ ഇന്ത്യാ 
സമരത്തിന്‍െറ സ്മരണകളിലൂടെ ഗാന്ധിയന്‍ 
ആദര്‍ശങ്ങളില്‍നിന്ന്‌ കടുകിടചലിക്കാതെ 
സോഷ്യലിസ്‌ ററ്‌ (പസ്‌ ഥാനത്തിലേക്ക്‌ 
അദ്ദേഹം നയിച്ചു. 1948-ല്‍ നാസിക്കില്‍ 
നടന്ന പാര്‍ട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളന 
ത്തില്‍ വച്ചാണ്‌ കോണ്‍ഗ്രസ്സ്‌ വിടാനുള്ള 
തീരുമാനമുണ്ടാകുന്നത്‌ . ഇതോടെ സോഷ്യ 
ലിസ്ററ്‌ പാര്‍ട്ടിക്ക്‌ സ്വത്രന്തമായ വ്യക്തിത്വം 
കൈവന്നു. ഇത്‌ കല്‍ക്കത്താ തീസിസ്സിന്‍െറ 
കാലമായിരുന്നു. സോഷ്യലിസ്ററ്‌ പാര്‍ട്ടി 
ചെകുത്താനും കടലിനുമിടുയില്‍ അകപ്പെട്ടു 
പോലെ. ഒരുവശത്ത്‌ രാജ്യത്താകെ മര്‍ദ്ദനം 
അഴിച്ചുവിടുന്ന കോണ്‍ഗ്രസ്സ്‌. മറുവശത്ത്‌ 
, ഇന്ത്യ നേടിയ സ്വാത്രന്ത്യം അംഗീകരിക്കാത്ത 


കമ്മ്യൂണിസ്റ്റാകാര്‍. ഇവിടെ അന്ന്‌ സോഷ്യ: 


ലിസ്ററ്‌ പാര്‍ട്ടിക്ക്‌ നിറവേറേറണ്ടിയിരുന്നത്‌ 
ജനാധിപത്യ സോഷ്യലിസ്‌ ററുമൂല്യങ്ങളോടുളള 
കൂറായിരുന്നു. ആ പരീക്ഷണഫഎട്ടത്തെ 
സോഷുലിസ്ററ്‌ ര്രസ്ഥാനം ശക്തമായി 


നേരിട്ടെങ്കിലും ആ ര്രസ്ഥാനത്തിന്‍െറ പിന്നീ 
. ടുള്ള പോക്ക്‌ ഇന്ത്യന്‍ വിപ്‌ ളവത്തെക്കുറിച്ചുള്ള 


' സ്വപ്നങ്ങളുടെ പാതയിലൂടെ ആയിരുന്നില്ല. 
.സോഷ്യലിസ്ററ്‌ പാര്‍ട്ടി പലവിധ മാററ 
ങ്ങള്‍ക്കും വിധേയമായി. സ്വത്രന്ത ഇന്ത്യയിലെ 
സോഷ്യലിസ്ററ്‌ നേതാക്കന്‍മാരില്‍ ആശയ 
ക്കുഴപ്പവും ഒരുതരം സിനിസിസ്സവും വളര്‍ന്നു 
വന്നു. ഇക്കാര്യം ഇന്ത്യന്‍ സോഷ്യലിസ്ററ്‌ 
പ്രസ്ഥാനത്തിന്‍െറ ചരിരതകാരന്‍ വിടാം. 

കുഞ്ഞിരാമക്കുറുപ്പ്‌ പധാനമായും തന്‍െറ 
സേവനരംഗമായി തിരഞ്ഞെടുത്തത്‌ കര്‍ഷക 
രംഗമാണ്‌ . അദ്ദേഹം കേരളത്തില്‍ നിരവധി 
കര്‍ഷക സമരങ്ങള്‍ നയിക്കുകയുണ്ടായി. 
നാല്‍. ദശാബ്ദക്കാലം. സോഷ്യലിസ്ററ്‌ 
കര്‍ഷക്രപസ്ഥാനത്തിന്‍െറ ആത്മാവായി 
അദ്‌ ദേഹം വര്‍ത്തിച്ചു. അദ്‌ ദേഹം നേതൃത്വം 
നല്കിയ മുതുകാട്‌ സമരം, കാട്ടാമ്പള്ളി 


ളി 


A AA Rts 
സി, വാരണം 2.൦. ആലപ്പുഴ 


സമരം, കിസാന്‍ പഞ്ചായത്തിന്‍െറ നേതൃത്വ 
ത്തില്‍ നടന്ന മററനേകം സമരങ്ങള്‍ 
എന്നിവയെക്കുറിച്ചെല്ലാം ഒരുപാടുപറയാനുണ്ട്‌ . 
കുഞ്ഞിരാമക്കുറുപ്പിന്‍െറ ജീവചരിരതം എഴു 
തുന്ന ഒരാള്‍ (പധാനമായും പഠിക്കേണ്ടത്‌ 
ഈ സമരങ്ങളെക്കുറിച്ചം സമരരംഗങ്ങളില്‍ 
നിന്ന്‌ അദ്ദേഹം ഏററുവാങ്ങിയ മര്‍ദ്ദന 
ങ്ങളെക്കുറിച്ചുമാണ്‌ . 
അറുപതുകളിലും എഴുപതുകളുടെ ആ 
ദുഘട്ടത്തിലുമാണ്‌ കേരള രാഷ്ദ്രീയത്തില്‍ 
സോഷ്യലിസ്ററുകക്ഷി നിര്‍ണ്ണായകമായ 
ഒരു സ്വാധീനമായി :നിലവിലുണ്ടായിരുന്നത്‌ . 
ആ വര്‍ഷങ്ങളില്‍ പാര്‍ട്ടിയുടെ സംസ്ഥാന 
സ്രെകട്ടറി കുഞ്ഞിരാമക്കുറുപ്പായിരുന്നു. മല 
ബാറിലെ നേതാക്കന്മാരായ അരങ്ങില്‍ 
ശ്രീധരന്‍, പി.എം. കുഞ്ഞിരാമന്‍ നമ്പ്യാര്‍ 
വി.പി. കുഞ്ഞിരാമക്കുറുപ്പ്‌, പി.ആര്‍. കുറുപ്പ്‌, 
പി.കെ. അപ്പനായര്‍ എന്നിവരുടെ നേതൃത്വ 
മാണ്‌ അന്ന്‌ ്രധാനമായും സോഷ്യലിസ്ററ്‌ 
പാര്‍ട്ടിക്കുണ്ടായിരുന്നത്‌. ഇവരാകട്ടെ രാ 
ഷ്രടീയത്തിലെ ധാര്‍മ്മിക ബിംബമായി മഹാ 
ത്മജിയെ മനസ്സില്‍ ്രതിഷ്‌ ിച്ചവരായിരുന്നു. 
ഒരുപക്ഷേ അന്നത്തെ കോണ്‍ഗ്രസ്സുകാരെ 
ക്കാള്‍ അധികം ഗാന്ധിജി ജീവിച്ചത്‌ 
ഇവരുടെ മനസ്സിലായിരുന്നു. സോഷ്യലിസ്ററ്‌ 
പ്രസ്ഥാനത്തിന്‍െറ നേതാക്കന്മാരില്‍ പലരും 
നിരാശരായി രാഷ്രടീയത്തോട്‌ വിടപറയുന്ന 
ദുഃഖകരമായ സംഭവത്തിനും അന്ന്‌ ഈ 
പ്രസ്ഥാനത്തിന്‌ സാക്ഷിനില്‍ക്കേണ്ടിവന്നു. 
ജയ്രപകാശ്‌ നാരായണ്‍, ഭൂദാന്രപസ്ഥാന 
“ത്തിലേക്ക്‌ ജീവിന്‍ദാനിയായി മാറി. അച്യുത്‌ 
പത്വര്‍ദ്ധനന്‍ ആത്മീയമായ മൌനത്തിലേക്ക്‌ 
നീങ്ങി. വര്‍ഷങ്ങള്‍ക്കുശേഷം ഇന്ത്യന്‍ സോ- 
ഷ്യലിസ്‌റ്റ്‌ ്രസ്ഥാനത്തിന്‍െറ വിളക്കുമരങ്ങ 
ളിലൊന്നായിരുന്ന അശോക്‌ മേത്ത 
കോണ്‍ഗ്രസ്സിലേക്കു പോയി. ഇന്ത്യയിലെ 
ദരിരദകോടികള്‍ക്കു ആവശ്യമായ സോഷ്യലി 
സ്റ്റു വിപ്‌ ളവത്തിന്‍െറയും സാമൂഹികവിപ്ള 
-വത്തിന്‍െറയും താത്വികാചാര്യന്‍െറ പദവിയില്‍ 
നമുക്കു (പതിഷ്ഠിക്കാന്‍ കഴിയുന്ന ഡോക്ടര്‍ 
റാം മനോഹര്‍ ലോഹ്യ നെഹ്റുവിന്‍െറ 
പാര്‍ലമെന്‍റിലും പുറത്തും ഒരു എക്‌ സന്റടി 
ക്കിനെപ്പോലെ പെരുമാറി. എന്നിട്ടും ഈ 
(പസ്ഥാനം പാര്‍ട്ടിപേരുകള്‍ മാറിയും കൊടി 
കള്‍ മാറിയും ബന്ധങ്ങള്‍ മാറിയും നില്‌ 
നിന്നുപോന്നു. അവസാനം 1977-ല്‍ അത്‌ 
ജനത കക്ഷിയായി. ഇപ്പോള്‍ അത്‌ 
ജനതാദള്‍ എന്ന കക്ഷിയായി. കുഞ്ഞിരാമ 
ക്കുറുപ്പ്‌ ഇപ്പോഴും ഈ പ്രസ്ഥാനത്തോടൊപ്പ 
മുണ്ട്‌. പക്ഷേ, അദ്ദേഹം സ്വയം ഉള്‍വലി | 
ഞ്ഞിരിക്കുന്നു. ഒരു ജില്ലയില്‍ തന്‍െറ പഴയ. 
കുറുരമ്പനാട്‌ താലൂക്കില്‍ താന്‍ ക്വിറ്റിന്ത്യാ 
സമരത്തിനു കേരളത്തില്‍ ആദ്യമായി മുദ്രാ 


വാക്യം വിളിച്ചുകൊടുത്ത ഗ്രാമത്തിലേക്കു |. 


ഉള്‍വലിഞ്ഞിരിക്കുന്നു. പാര്‍ട്ടി രാഷ്ട്രീയം 
മനസ്സിന്‍െറ മൂല്യതലത്തില്‍ ഏറെക്കുറെ 
അദ്ദേഹത്തിന്‌ മടുത്തിട്ടുണ്ടാവണം. ആദര്‍ശ 


| ശാലികളെ വിഡ്‌ഡ്മികളായി കരുതുന്ന .ഇന്ന 


ത്തെ കക്ഷിരാഷ്രടീയത്തില്‍ കുഞ്ഞിരാമക്കു 
റൂപ്പിനെപ്പോലുളളവര്‍ക്ക്‌ സ്ഥാനവുമില്ല. 


7 


ക 


മുപ്പത്തെട്ട്‌ 
"അങ്ങിനെയൊന്നും സംഭവിക്കരുതെന്നു 
പ്പൂ കരുതിയല്ലേ, ഞാന്‍ നിന്നെ ഡോക്ടറുടെ 

“അടുത്തേക്കു കൂട്ടിക്കൊണ്ടുപോയത്‌?” 

“എന്തായാലും ഇനി എന്നോട്‌ നോമ്പു 
നോക്കാനും .വതമനുഷ്‌ ഠിക്കാനുമൊന്നും, 
ആരും പറയാതിരുന്നാല്‍ മതി.” 

അമറും ഏടത്തിയും ഒന്നിച്ചാണു മുറിയില്‍ 


| കടന്നത്‌. കോഹലിയുടെ കൂര്‍ക്കം വലി 


അമര്‍ ശബ്ദമുണ്ടാ 
പനിക്കു 


കേള്‍ക്കാമായിരുന്നു. 
ക്കാതെ മേല്‌ തൊട്ടുനോക്കി. 
കുറവുണ്ട്‌ .. 
ചേച്ചി ആംഗ്യം കാട്ടിയതിനനുസരിച്ച്‌ 
മഹേന്രദന്‍ കസാലയില്‍ നിന്നെഴുന്നേറ്റു. 
നനച്ച തുണി രോഗിയുടെ നെറ്റിയില്‍ 
വയ്ക്കാനായി അവര്‍ കസാലയിലിരുന്നു. 
''മോനിന്ന്‌ ഇവിടെത്തന്നെ കെടന്നോ. 
രാര്തി ഡോക്ടറുടെ ആവശ്യം വന്നാലോ. 
ഭാവോ അമറിനോടു പറഞ്ഞു. 
ശരി” അമര്‍ സമ്മതിച്ചു. 
അമറിനു കിടക്ക വിരിച്ചു. ടേബിള്‍ ഫേന്‍ 
കൊണ്ടുവപ്പു. എന്നാല്‍ അമറിന്‌ ഉറക്കം 
വന്നതേയില്ല. നരേന്‍ ദന്‌ റജയുടെ കാര്യം 
ഓര്‍മ്മവന്നു. എം.എസ്‌ ചെയ്യണമെന്നു 
മോഹമുണ്ടയാള്‍ക്ക്‌ . അപ്പോഴാണ്‌ പെണ്ണു 
കെട്ടിയതില്‍ ഖേദം തോന്നിത്തുടങ്ങിയത്‌. 
റജയ്ക്ക്‌ കല്യാണശേഷം മൂന്നാഴ്ച 
ഭാര്യയോടൊത്തു കഴിയാന്‍ കഴിഞ്ഞു. പിന്നെ 
ഹോസ്‌റ്റലിലേക്കു പോകേണ്ടിവന്നു. ആറു 
ദിവസം എങ്ങിനെയെങ്കിലും കഴിച്ചുകൂട്ടും. 
ശനിയാഴ്‌ച വൈകുന്നേരം ആരുടെയെങ്കിലും 
സൈക്കിളെടുത്ത്‌ ഓടിയെത്തും. പരീക്ഷ 
വന്നു തലയിലേറിയപ്പോള്‍ ഉത്തരവാദിത്ത 
ബോധം റജുയെ ആഴ്ച സന്ദര്‍ശനത്തില്‍ 
നിന്നും വിലക്കി. ഗേത്തി പിറുപിറുത്തു 
തുടങ്ങി. മെഡിക്കല്‍ കോളേജിലെ പുരുഷ്‌ 
ന്മാരെക്കുറിച്ച്‌ അവള്‍ പലതും ൨ ഹഞ്ഞുകേട്ടി 
ട്ടുണ്ട്‌. അവിടെ ആണും പെണ്ണും കൈയും 
| കൈയും പിടിച്ചാണു നടത്തം. 
ഇങ്ങോട്ടു വരാനെന്തിനു വിഷമിക്കണം; 
ഫൈനല്‍ പരീക്ഷയില്‍ റജ സര്‍ജറിയില്‍ 
| ഒന്നാമനായിരുന്നു. പ്രൊഫസര്‍മാര്‍ അദ്ദേ 
ഹത്തെ അവിടെത്തന്നെ ഒരു താത്കാലിക 
ഒഴിവില്‍ നിയമിച്ച്‌. 
റജയ്ക്ക്‌ തന്‍െറ 
പരിഷ്‌ കരിക്കണമെന്നുണ്ട്‌ . ആദ്യത്തെ ആവ 


ശ്യം വസീര്‍ഗഞ്ചിലെ വീട്ടില്‍ നിന്നും തന്‍െറ 


പിന്നെ. 


ജീവിതരീതിയാകെ_ 


യശ്പാല്‍ . വിവര്‍ത്തനം: കെ.വി. കുമാരന്‍ 


അവന്റെയും 


ഭാര്യയെ മോചിപ്പിക്കുകയാണ്‌ . ആശുപ്രതി 


യില്‍ ചെറിയൊരു ക്വാര്‍ട്ടേഴ്‌സ്‌ കിട്ടിയിട്ടുണ്ട്‌. 
ഭാര്യയെ മാറ്റിയെടുക്കാനുളള പരിപാടിയുടെ 


-ആദുഭാഗമായി പര്‍ദ്ദയുപേക്ഷിക്കാന്‍ ഉപ 


ദേശിച്ചു. ഹൈക്കോര്‍ട്ടു ജഡ്ജ്മാരുടെയും 
ജിന്താസാഹബിന്‍റയും ലിയാക്കത്തലി, അ  ” 
സഫലി എന്നിവരുടേയും ഭാര്യമാര്‍ പര്‍ദ്ദ 
ധരിക്കുന്നില്ലെന്ന കാര്യം ഓര്‍മ്മിപ്പിച്ചു. വീട്‌ 
വാടകയ്ക്കു കൊടുത്ത്‌ മെഡിക്കല്‍ കോളേ 
ജിലെ ക്വാര്‍ട്ടേഴ്‌സിലേക്കു താമസം മാറ്റാമെ 
ന്നൂപദേശിച്ചി. 

ഗേത്തി വിവരം ഉമ്മയെ അറിയിച്ചു. അവര്‍ 
മരുമകന്‍െറ നേരെ തട്ടിക്കയറി. എന്‍െറ 
മോള്‍ പര്‍ദ്ദ ഉപേക്ഷിക്കില്ല. ജീവന്‍പോ 
യാലും ഞങ്ങളൊന്നും ഈമാന്‍ വീടാന്‍ 
പോകുന്നില്ല. . ഞാന്‍ ജോളെ ഉപ്പാനോട്‌ 
പണ്ടേ പറഞ്ഞതാണ്‌, കാനത്ത്‌ ഒറപ്പിക്കും 
മുമ്പ്‌ ആളെ അറിയണാന്ന്‌... 

റഇയ്ക്ക്‌ അഭി്രായം പറയാനേ അധികാ 


“ രമുണ്ടായിരുന്നുളളു. തീരുമാനം ഭാര്യയുടെയും 


അമ്മായിയുടേയും തന്നെ. റജു അവരുടെ 
ഒരാശ്രിതന്‍ മാര്തം. വീടും പറമ്പും ഗേത്തിയു 
ടേയും ഉമ്മയുടെയും പേരിലായിരുന്നു. റജു 
പശ്ചാത്തപിച്ചു. ഡോക്ടറാകാന്‍ വേണ്ടി 
ജീവിതം വില്‌ക്കേണ്ടിവന്നു. രണ്ടു കുട്ടികള്‍ 
പിറന്നില്ലായിരുന്നെങ്കില്‍ സ്‌.തീധനം തിരിച്ചു 
കൊടുത്ത്‌ സ്വത്രന്തനായേനേ! 
നരേന്ദ്രന്‌ കല്യാണാലോചനകള്‍ വന്നു 
കൊണ്ടേയിരുന്നു. മകനെ കല്യാണം കഴിപ്പി 
ക്കാനുളള വൃഗതയില്‍ ഭാവോ രണ്ടു 
പെണ്‍കുട്ടികളെ കാണുകയും ചെയ്തു. 
മകന്‍െറ വൈമുഖ്യം കണ്ടപ്പോള്‍ അവര്‍ 
പറഞ്ഞുതുടങ്ങി...” 'ഇങ്ങനെയാണെങ്കില്‍ 


* എനിക്കും കുടുംബത്തിനും പേരുദോഷം 


വരുംന്നാ തോന്നുന്നേ. 
കല്ല്യാണക്കാര ത്തില്‍ അമ്മയുമായി വഴ 
ക്കടിച്ച്‌ പത്തു-പ്രന്തണ്ടു നാള്‍ കഴിഞ്ഞപ്പോള്‍ 
അവന്‍ വീട്ടില്‍ വന്നു പറഞ്ഞു -- ഡോക്‌ ടേ 
J ഗസ്‌റിനിടയിര? കെ ടം, 

ളള തിസീസ്‌ ആഗസ്റ്റു 
പം അതുവരെ യുനിവേഴ്‌ സിറ്റിയില്‍ ഒരു 


ക്കണം. 

കൂട്ടുകാരന്‍െറ കൂടെ താമസിക്കാന്‍ ഏര്‍പ്പാടു 
യ്തിടുണ്ട്‌. ലൈബ്രറി അടുത്താകും, 

see തിസീസ്‌ ആഗസ്റ്റില്‍ 


'ഏകാന്തതയും കിട്ടും. 
പ്പിച്ച. ഡോക്ടറേറ്റും കിട്ടി. നരേന്ദ്രന്‍ 
വീട്ടിലേക്കു തിരിച്ചു. വന്നില്ല. പഴയ പടി 
ആഴ്‌ ചയിലൊരിക്കലോ പത്തുനാള്‍ കൂടു” 


. സ്പോഴോ വീടു സന്ദര്‍ശിക്കുമെന്നു മാതം. 


നരേന്ദ്രന്‍ അമറിന്‍െറ അടുത്ത കൂട്ടുകാര 
നാണെന്നു സേട്ടുജിക്കറിയാം. അമറും നരേ 
ന്ര്രന്‍െറ കാല്പാടുകള്‍ തുടരുമോ എന്നാ 
ണദ്ദേഹത്തിനു ഭയം. നരേന്രനെ പ്രേരിപ്പി 
ക്കാന്‍ അദ്ദേഹം അമറിനെ നിര്‍ബന്ധിച്ച. 

അമര്‍ ധര്‍മ്മസങ്കടത്തിലായി. അവസാനം 
ഇ്രതയും പറഞ്ഞു-' കല്യാണത്തിനു നിര്‍ 
ബന്ധിക്കുന്നതു ശരിയല്ലെന്നറിയാം. എന്നാ ' 
ലും അച്‌ ഛനമ്മമാരുടെയും ജേഷ്‌ ഠന്‍െറയും . 
ഏടത്തിയുടെയും സന്തോഷത്തിനു വേണ്ടി 
യെങ്കിലും അതിനു വഴങ്ങുന്നതല്ലേ, നല്ലത്‌?” 

നരേന്ദന്‍ വഴങ്ങിന്നില്ല. 


ഡ്ര്രമര്‍ സന്ധ്യയ്ക്ക്‌ മെഡിക്കല്‍ കോളേ 

ജിലെത്തി. ഉഷാപണ്ഡിത്‌ പുസ്തകങ്ങള്‍ 

ക്കുവേണ്ടി ഗപതീക്ഷിച്ചിരിക്കയായിരിക്കുമെ 

ന്നോര്‍ത്തു. അവളെ നിരുത്‌ സാഹപ്പെടുത്തു 

ന്നതു ശരിയല്ല. അങ്ങോട്ടു പോകാന്‍ | 
വൈമനസ്യമുണ്ടായിരുന്നു. പുറത്തുനിന്ന്‌ അമി 

തിനെ വിളിച്ചു കൊടുക്കാം. വരുന്ന വഴിക്ക്‌ . 
നാഥ്‌ 'ശാസ്ത്രിയെയും കാണാം. 


ഞായറാഴ്ച വൈകുന്നേരം ഉഷയെക്കുറിച്ച്‌ 


അമര്‍ പിന്തിച്ചു തുടങ്ങി - “ഇത്തരം 
യുവതികള്‍ പാര്‍ട്ടിക്ക്‌ എന്തൊരു മുതല്‍ക്കൂട്ടാ 
യിരിക്കും! പാര്‍ട്ടിയുടെ ശക്തി ര്പവര്‍ത്തകരു 
ടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. ഉഷ 
യൂണിവേഴ്‌സിററിയില്‍ ചേരുന്നുവെന്നറിഞ്ഞു. 
അത്‌ അവള്‍ക്കും പാര്‍ട്ടിക്കും നല്ലതാണ്‌. 
മേയ്‌ .രണ്ടാംവാരത്തിലെ ഞായറാഴ്ച 
അമറിന്‌ ഉഷയുടെ അടുത്തു പോകേണ്ടിവന്നു. 
ലക്ഷ്യബോധമുണ്ടാക്കാനും പരസ്പരവിശ്വാ 
, സവും സഹകരണവും ഉറപ്പു വരുത്താനും ഈ 
സന്ദര്‍ശനം ഉപകരിക്കു. 
പണ്ഡിത് ജിയുടെ വീട്ടില്‍നിന്നും തിരിച്ച 
അമര്‍, ഫാന്‍ അതിന്‍െറ പരമാവധി വേഗത്തില്‍ 
തിരിയാന്‍ വിട്ടുകൊണ്ട്‌ കസേരയില്‍ച്ചെന്ന്‌ 
ഒരുവിധം വീണു. മിസസ്‌ . പണ്ഡിതില്‍നിന്നും 


ലഭിച്ച മോശമായ പെരുമാററം രോമകൂപങ്ങള്‍ “ 


തോറും തീക്കനല്‍ ചൊരിയുന്ന അനുഭവമു 
ണ്ടാക്കി. "ഞാന്‍ വിളിക്കാതെ പോയതൊ 
ന്നുമല്ല... 

ഉഷയെ സോഷ്യലിസം പഠിപ്പിക്കുന്നത്‌ 
സേട്ട്‌ തന്‍െറ കര്‍ത്തവ്യമായി കണക്കാക്കിയി 
രുന്നു. അങ്ങനെ ചെയ്യുന്നതില്‍ സന്തോഷവും 
കണ്ടെത്തിയിരുന്നു. സംസാരിക്കുമ്പോള്‍ 
രണ്ടുപേരുടെയും കണ്ണുകള്‍ ഇടഞ്ഞിരുന്നു. 


ഉഷയുടെ തിളക്കമുള്ള കണ്ണുകള്‍ അമറില്‍ 


കലാകഈമുദ। 3 
5% 


ly 


4 


ആത്മീയതയും സന്തോഷവും ആത്മവിശ്വാ 
“| സവും ഉണര്‍ത്തിയിരുന്നു. 

മിസസ്‌ പണ്ഡിതില്‍നിന്നും അപമാനം 
സഹിക്കേണ്ടി വന്നതില്‍പ്പിന്നെ അങ്ങോട്ടു 
പോകുന്നത്‌ അമറിന്‌ സ്വന്തം ശരീരാവയവ 
ങ്ങള്‍ മുറിച്ചുകളയുന്നതുപോലെ അസഹനീയ 
മായിത്തോന്നി. 

ആ സംഭവം കഴിഞ്ഞ്‌ പത്തുനാളായപ്പോള്‍ 
അമിത്‌, സേട്ടിന്‍െറ അടുത്തുപോയി. സേട്ട്‌ 
യാതൊരു ഭാവഭേദവുമില്ലാതെ സ്വാഭാവിക 
രീതിയില്‍ പെരുമാറി. . അമിത്‌ മററു കാര്യ 
ങ്ങളിലേക്കു കടക്കാതെ പറഞ്ഞു. “ചേച്ചി 
ബി.എ പാസായി. ഒന്നാം ക്ളാസ്സിനു മൂന്നു 
മാര്‍ക്ക്‌ കുറവ്‌. ഇപ്പോള്‍ വടിയില്ലാതെ 
നടക്കാന്‍ കഴിയുന്നുണ്ട്‌. യൂണിവേഴ്‌സിററി 
യില്‍ ചേരണമെന്നാണ്രഗഹം...”” 

“വെരി ഗുഡ്‌! സേട്ട്‌ സന്തോഷത്തോടെ 
പറഞ്ഞു. വീട്ടിലേക്കു വരാത്തതില്‍ അമിത്‌ 
പരാതിപ്പെട്ടില്ല. വരണമെന്ന്‌ അപേക്ഷിച്ച 
തുമില്ല. 

' പതിവുപോലെ ഞായറാഴ്ച വൈകുന്നേരം 
കന്‍ ധാരിത്തെരുവിലേക്കു പോകാതിരുന്ന 
പ്പോള്‍ സേട്ടിന്‍െറ മനസ്സിലാകെ ഒരു 
വല്ലായ്മ. സ്വപ്‌നം കണ്ടുകൊണ്ട്‌ സന്തോഷി 
ക്കുന്ന (പകൃതക്കാരനല്ല സേട്ട്‌. ഞായറാഴ്ച 
ത്തേക്കു മററു പരിപാടികള്‍ തയ്യാറാക്കിത്തുട 
ങ്ങി. റജുയുടെ അടുത്തു പോകും. തിവാരിയെ 
കാണും. അല്ലെങ്കില്‍ സേവാശ്രമം. സന്ദര്‍ 
ശിക്കും. 

ഞായറാഴ്ച സൌകര്യപ്പെട്ടാല്‍ ആചാര്യജി 
“യുടെ വീടുവരെ പോകാമെന്ന്‌ ഡി.പി.എസ്‌. 
സിഹ്ന പറഞ്ഞിരുന്നു. സേട്ടിന്‌ ആചാര്യ 
നരേന്ദ്ര ദേവിനോടു വലിയ ബഹുമാന 
മായിരുന്നു. ഗരവമുള്ള കാര്യങ്ങളെക്കുറി 
ച്ുപോലും ആചാര്യജിയുടെ ലളിതമായ 
വിവരണം കേള്‍ക്കാന്‍ വളരെ രസമാണ്‌.” 

“അന്ന്‌ ആകാശം മേഫ്പാവൃതമായിരുന്നു. 
എന്നാല്‍ മഴയില്ല. വല്ലപ്പോഴും ഒന്നു ചാറിയി 
രുന്നു. മഴ നനയുമെന്ന ആശങ്കയൊന്നുമില്ല. 
സേട്ട്‌ ആറുമണിക്കു പുറപ്പെട്ടു. 
സമരസമിതിയുടെ ചവിട്ടുപടികള്‍ കയറു 
മ്പോള്‍ ചൂടുപിടിച്ച വാദ്രപതിവാദത്തിന്‍െറ 
മാറെറാലികള്‍. സിഹ്നയുടെകുടെ കോണ്‍ 
ഗ്രസ്സിലെ ജയറാം സിംഹ്‌, എന്‍.ഡി. 


മാസിക. 
മനസസ്വത്രത്രമായെങ്കിലേ ഒരു രാഷ്ടം 


മറെറങ്ങും ലഭിക്കാത്ത വിവരങ്ങളുമായി ഒരു വൃതൃസ്‌ത മ 


അവസ്ഥി, .നരേശ്‌ അസ്ഥാന, അവിനാശ്‌ 

- ശര്‍മ്മ എന്നിവര്‍ക്കു പുറമെ മറെറാരു 
യുവാവുംകൂടിയുണ്ടായിരുന്നു. സിഹ്നയുടെ 
മുഖത്ത്‌ ഒരു വല്ലായ്മ. സേട്ടിനെ കണ്ടപ്പോള്‍ 
പറഞ്ഞു. “നിങ്ങള്‍ക്ക്‌ ഉഷാപണ്ഡിതിനെ 
വലിയ വിശ്വാസമായിരുന്നല്ലോ. പാര്‍ട്ടിക്ക്‌ 
ഒരു മുതല്‍ക്കൂട്ടായിരിക്കുമവള്‍. എന്നാല്‍ 
യൂണിയന്‍ തിരഞ്ഞെടുപ്പില്‍ അവള്‍ ഫെഡറേ 
ഷനുവേണ്ടി പ്രൊപ്പഗണ്ട ചെയ്യുന്നുവെന്നാ 
ണിവര്‍ പറയുന്നത്‌.” 

കോമ്രേഡ്‌ അവസ്ഥി പറഞ്ഞു “നേരാ 
ണ്‌. കമ്മ്യൂണിസ്ററുകള്‍ വളരെ കണ്ണിങ്ങാണ്‌ . 
പെണ്‍കുട്ടി സമര്‍ത്ഥയാണെന്നു കണ്ടമാ്രത 
യില്‍ രത്ന അവളെയങ്ങു പോക്കററിലാക്കി . 
അവളിപ്പോള്‍ സ്ററഡി സര്‍ക്കിളില്‍ക്കൂടി 
പസംഗിക്കുന്നുണ്ടര്‍്രതെ. കമ്മ്യൂണിസ്‌ ററു 
കാരുടെ സൂരതം കണ്ടില്ലേ? പെണ്‍കുട്ടികളു 
ണ്ടെങ്കില്‍ ആണ്‍കുട്ടികളുടെ എണ്ണം തനിയെ 
കൂടും. രണ്ടു മൂന്നു തവണ അവരുടെ 
്രസംഗം കേട്ടാല്‍പ്പിന്നെ അങ്ങോട്ടു നീങ്ങിയ 
തുതന്നെ...” 

"നിങ്ങളൊന്നും കണ്ടാലും പഠിക്കില്ല. 
സിഹ്‌ന ദേഷ്യത്തോടെ പറഞ്ഞു. അവര്‍ക്ക്‌ 
(പവര്‍ത്തിക്കാനറിയാം. നിങ്ങള്‍ക്കൊന്നും 
ഇനിഷ്യേററീവേ ഇല്ല. മിസ്‌. ഉഷയെ 
സോഷ്യലിസത്തിലേക്ക്‌ ആകര്‍ഷിച്ചത്‌ സേ 
ട്ടാണ്‌. യൂണിവേഴ്‌ സിററിയിലെത്തിയപ്പോള്‍ 
അവള്‍ ഫെഡറേഷന്‍െറ വലയില്‍ വീണു. 
ആരുടെയാ തകരാറ്‌ ? നമ്മുടെ കഴിവുകേടല്ലാ 
തെ മറെറന്താണിതു കാണിക്കുന്നത്‌ ? ഉഷ 
യൂണിവേഴ്‌സിററിയില്‍ ചേര്‍ന്നതില്‍പ്പിന്നെ 
സേട്ട്‌ അവളെ കണ്ടിട്ടില്ലേ? എന്തു പഠിക്കുന്നു, 
പ്രശ്‌നങ്ങള്‍ വല്ലതുമുണ്ടോ എന്നൊക്കെ 
എപ്പോഴെങ്കിലും അന്വേഷിച്ചോ?” 

സേട്ട്‌ നിഷേധാര്‍ത്ഥത്തില്‍ തലയാട്ടി. 

““പോരേ? അവള്‍ ഇന്‍ഡിപെന്‍ഡന്‍റ്‌ 
ഥിങ്കറായിത്തീര്‍ന്നുവെന്ന്‌ നിങ്ങള്‍ ധരിച്ചുവച്ചു. 
ഓരോ വര്‍ക്കറുമായി നിരന്തര സമ്പര്‍ക്കം 
ആവശ്യമാണ്‌ . അവസ്ഥി പറയുന്നു, വളരെ 
ഇന്‍റലിഇന്‍റാണ്‌ ആ പെണ്‍കുട്ടിയെന്ന . 
പാര്‍ട്ടിക്ക്‌ വളരെ സഹായകമായേനേ! അവളെ 
അവഗണിക്കരുത്‌ . നിരന്തര. സമ്പര്‍ക്കം പുലര്‍ 
ത്തണം. 


“ഇത്തവണ, നമുക്ക്‌ ചാന്‍സ്‌ വളരെ 


പൂര്‍ണമായി സ്വത്രന്തമായെന്നു 


രാജപാതയിലൂടെ മുന്നേറുവാന്‍ നിങ്ങഠംക്കൊരു വഴികാട്ടി:തേരാളി. 


നൂറായിരം ദൈവങ്ങഠം, അതിലേറെ മതങ്ങഠം, അവപഠിപ്പിചു ദുരാചാരങ്ങാം, ഭൂതപ്രേതാദികഠം, ശ്വാസംമുട്ടിക്കുന്ന 
സാമൂഹ്യവിലക്കുകഠം... നിങ്ങംക്ക്‌” ഇവയില്‍നിന്ന്‌ മോചനം നേടേണ്ട? തേരാളി മുടങ്ങാതെ വായിക്കുക. 


ഒററ്റപതീ: 3ക. ഒരുവര്‍ഷത്തേയ്‌ക്ക്‌ തപാലില്‍ ലഭിക്കുവാന്‍ 86ക. മണിഓര്‍ഡര്‍ അയച്ച” ആവശ്യപ്പെടുക. 


ഏജന്‍സി ഇല്ലാത്ത സ്‌ഥലങ്ങളില്‍ ഏജന്‍സി നല്‍കുന്നു. 


കല്കൌമുദി 36 


ചാമി 


indian Atheist Publishers, 19/33, Oid 


സിക. മലയാളത്തിലെ ഏററവും മികച്ച യുക്‌തിവാദ 


പറയാനാവൂ. 


Rajinder Nagar, New Deihi-60. 


കുറവാണ്‌ .”” -അസ്‌.ളജബമ്പറഞ്ഞു - 


““കോണ്‍സ്‌ററിററ്യൂഷന്‍ - പ്രകാരംതന്നെ ഇ |. 


ത്തവണ .പസിഡന്‍റുഷിപ്പ്‌ മുസ്‌ലീം സ്ററു 
ഡന്‍റ്സിനു - പോകേണ്ടതാണ്‌. നമ്മുടെ 
സ്ഥാനാര്‍ത്ഥി” ജൈദിക്കിന്‌ മുസ്‌ലീം 
_സ്ററുഡന്‍റ്‌ സിന്‍െറമേല്‍ സ്വാധീനവും കുറ 
വാണ്‌. ഫെഡറേഷന്‍ സ്ഥാനാര്‍ത്ഥി ജുമാല്‍ 
നല്ല അടവാണു വ്രയോഗിച്ചിരിക്കുന്നത്‌ .. 
അവന്‍ പ്രഖ്യാപിച്ച “ഞാനൊരു മുസ്ലീം 
കാന്‍ഡിഡേററല്ല, സ്ററുഡന്‍റ്സ്‌ കാന്‍ഡി 
ഡേററാണെന്ന്‌ . അതുകൊണ്ടുതന്നെ ഹിന്ദു 
വോട്ടുകള്‍ കുമിഞ്ഞുകൂടും. മുസ്‌ലീം വോട്ടു 
കളുടെ കാര്യം പറയാനുമില്ല.” 

“അവര്‍ അവരുടെ അടവുകള്‍ .പയോഗി 
ക്കട്ടെ.'' ജയറാം സമാശ്വസിപ്പിച്ചു-- “ലീഗു 
കാരനായ സംശുദ്ദീന്‍െറ മുരദാവാക്യമറിയാ 
മല്ലോ- നോ മുസ്ലീം 
കാഫിര്‍." 

"വളരെ തെററായ ഒരു സമീപനമാണത്‌ .” 
സേട്ട്‌ പറഞ്ഞു-- “വര്‍ഗ്ഗീയതയുടെ തീ 
ആളിക്കത്താനുളള വഴിയാണത്‌ .”' 

““ഇതേ കാര്യമാണ്‌ ഇന്നലത്തെ യോഗ 
ത്തില്‍ ഉഷാപണ്ഡിത്‌ പറഞ്ഞത്‌ .'' ആസ്ത 
ഓര്‍മ്മിപ്പിച്ചു. 

"ആദ്യം അവസാനിപ്പിക്കേണ്ടത്‌ വര്‍ഗ്ഗീയ 


വോട്ട്‌ ഫോര്‍ 


' നിയമങ്ങളെയാണ്‌. ഹിന്ദുക്കള്‍ക്കും മുസൽ 


മാന്‍ മാര്‍ക്കും വെവ്വേറെ നിയമങ്ങള്‍! ഇതിനു 
നേരെ നാം കണ്ണടയ്ക്കുന്നതെങ്ങനെ എന്നു 
ഞാന്‍ ചോദിച്ചപ്പോള്‍ ഉഷ എഴുന്നേററുനിന്നു 
ചോദിച്ചു-- ''വൈദേശിക സര്‍ക്കാര്‍ വര്‍ഗ്ഗീയത 
വളര്‍ത്താനാഗ്രഹിക്കുന്നുവെങ്കില്‍ നാം അതി 
ന്‌ അരുനില്ക്കുന്നതെന്തിന്‌ ? വിദ്യാര്‍ത്ഥികള്‍ 
ഹിന്ദുവായാലും (കിസ്‌ ത്യാനിയായാലും 
മുസല്‍മാനായാലും (പശ്നങ്ങള്‍ ഒന്നുതന്നെ. 
സമ്രമാജ്യവാദികള്‍ വര്‍ഗ്ലീയതയ്ക്ക്‌ വളം 
വയ്ക്കുകയാണ്‌ .” 

“തിരഞ്ഞെടുപ്പില്‍ കമ്മ്യൂണിസ്ററുകാരെ 
പരാജയപ്പെടുത്താന്‍വേണ്ടി സ്വന്തം ആദര്‍ 
ശങ്ങളെ ബലികഴിക്കുന്നത്‌ ആത്മഹത്യാ 
പരമായിരിക്കും.” 

സേട്ട്‌ ഇതെല്ലാം ആശ്ചര്യത്തോടെ കേട്ടു 
കൊണ്ടിരുന്നു. i 
ജയറാം . സിംഹിന്‍െറ സ്വരം താണു 
“ഇനി രണ്ടുദിവസം മാതമേ 


നമ്മുടെ 


മാനസിക സ്വാത്രത്ൃത്തിന്‍െറ 


in 
' 


സവിലുള്ളു_നാകളയും' മറ്റന്നാളും. ഫെഡ 
കാര്‍ ജുമാലിന്‍െറ സ്‌റ്റേറ്റ്‌ മെന്‍റിന്‍െറ്‌ . 
പോസ്ററര്‍ ഒട്ടിച്ചിരിക്കുന്നുവഖ്ത൦_-ഐ ആം 
നോട്ട്‌ എ മുസ്‌ലീം കാന്‍ഡിഡേററ്‌, ഐ ആം 
എ സ്ററുഡന്‍റ്‌ കാന്‍ഡിഡേററ്‌ ! പോസ്റ 
ഒന്നു കിട്ടിക്കോട്ടെ, പിന്നെ കാണാം തമാശ. ' 
ജയറാം സിംഹ്‌ ചിരിഛ്കൊണ്ടു പറഞ്ഞു 
പിന്നെ നിങ്ങള്‍ക്ക്‌ ഒന്നും ചെയ്യേണ്ടി 


വരില്ല.” 

എന്തെങ്കിലും അദ്ഭുത കൃത്യം ചെയ്യാന്‍ 
പോകുകയാണോ? i 

“അദ്ഭുത കൃത്യമെന്നുതന്നെ കരുതി . 
ക്കോളൂ. സിംഹ്‌ ചിരിച്ചു. p 

"എന്നാപ്പിന്നെ പറയരുതോ? . 

““ഇപ്പഴ്‌ പറയൂല. കമ്മ യൂണിസ്ററുകാ- 
രെങ്ങാനും മണത്തറിഞ്ഞാല്‍ എതിര്‍ത്രന്തം 
കണ്ടെത്തിക്കളയും. മററന്നാള്‍ വൈകുന്നേരം 
തനിയെ മനസ്സിലായിക്കൊളളും. 

“എനിക്കു ദിവ്യത്വത്തിന്‍െറ പരിവേഷ 
മൊന്നുമില്ല.'' സിഹ്ന പറഞ്ഞു. "സേട്ട്‌ 
ദയവായി ആ പെണ്‍കുട്ടിയെ പറഞ്ഞു 
മനസ്തിലാക്കിക്കണം. . 

ഒരു സൈനികനെപ്പോലെ സേട്ട്‌ തല്‍ക്ഷ 
ണം പുറപ്പെട്ടു. പോകുന്ന വഴിക്ക്‌ ഓര്‍ത്തു-- 
പോകുന്നത്‌ എന്‍െറ ലാഭനഷ്‌ ടങ്ങള്‍ക്കു 
വേണ്ടിയല്ല. പാര്‍ട്ടിയുടെ ഹാനി സഹിക്കാന്‍ 
മേല. $ 

സമരസമിതി ഓഫീസില്‍നിന്ന്‌ കന്ധാരി 
റോഡിലേക്കു അധികം ദൂരമൊന്നുമില്ല. 


. മോട്ടോര്‍ സൈക്കിളില്‍ മൂന്നുമിനിട്ട്‌ മതി. 


ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും സേട്ട്‌ ലക്ഷ്യ ' 
സ്ഥാനത്തെത്തി. മോട്ടോര്‍ സൈക്കിള്‍ 
വന്നുനിന്നതു കണ്ട്‌. ഉഷ എത്തിനോക്കി. 
സേട്ടിനെക്കണ്ടപ്പോള്‍ സന്തോഷത്താല്‍ കണ്ണു 
കള്‍ വിടര്‍ന്നു. ം 
“നിങ്ങള്‍ യൂണിവേഴ്‌ സിററി യൂണിയന്‍ 
തിരഞ്ഞെടുപ്പ്‌; പവര്‍ത്തനങ്ങളില്‍ പങ്കെടുക്കു 
ന്നുണ്ടെന്നു കേട്ടു. അതിനെക്കുറിച്ച്‌ അല്പം 
സംസാരിക്കാനുണ്ട്‌. അധികംനേരം എടുക്കില്ല. 
അന്ന്‌ മിസസ്‌. പണ്ഡിതിന്‍െറ പെരുമാററം 
വളരെ വിചിത്രമായിത്തോന്നി. സേട്ട്‌ വികാരം 
നിയ്യന്തിച്ചുകൊണ്ടു പറഞ്ഞു-- എന്‍െറ 
പെരുമാററത്തില്‍ എന്തു ദൂഷ, ൃമാണുണ്ടായത്‌ ? 
അപവാദ്രപചരണത്തിനു കാരണമൊന്നുമു 
ണ്ടായിരുന്നില്ല. അച്‌ ഛനമ്മമാരുടെ തെററി 
ദ്ധാരണ നീക്കാന്‍ ഒന്നും ചെയ്യാതെ 
ഭാവിയെയോര്‍ത്ത്‌ മനനമവലംബിച്ചത്‌ എനി 
ക്കു വിചിശ്രമായിത്തോന്നുന്നു. സേട്ടിന്‍െറ 
വാക്കുകള്‍ ഉഷയുടെ ഹൃദയത്തില്‍ ബാണം 
പോലെ തറച്ചുകയറി. ഉഷ പല്ലുംകടിച്ച്‌ 
കേട്ടുകൊണ്ടിരുന്നു. ം 
എനിക്ക്‌ ളി ലാളിത്ൃത്തിലും 
സത്യസന്‌ ധതയിലും വകതിരിവിലും വിശ്വാ 
സമുണ്ടായിരുന്നു. അഹിതമായ ഏന്തെങ്കിലും 
ഉണ്ടായിട്ടുണ്ടെങ്കില്‍ അതു വ്യക്തമായി 
പറയാമായിരുന്നു. സംശയിക്കാനുള്ള കാരണ 


. മാണ്‌ എനിക്കു മനസ്സിലാകാത്തത്‌. നിങ്ങളൊ 


രു പി.സി.എസ്‌ ഓഫീസറുടെ ഭാര്യയാകാന്‍ 
പോവുകയാണെന്ന്‌ അറിയാമായിരുന്നു. 


5. | സോഷ്യലിസത്തില്‍ നിങ്ങളുടെ അഭിരുചിയും . 


ഉത്‌സാഹവും കണ്ടപ്പോള്‍ ഞാന്‍ സഹായി 
ക്കാന്‍ തയ്യാറായി...” സേട്ട്‌ ഒററശ്വാസത്തില്‍ 
എല്ലാം പറഞ്ഞുതീര്‍ത്തു. പറഞ്ഞുകഴിഞ്ഞ 
പ്പോള്‍ ഒരു സമാധാനം തോന്നി. ഞാനിപ്പോള്‍ 
വന്നത്‌ യൂണിവേഴ്‌ സിററി തിരഞ്ഞെടുപ്പു 
സംബന്ധിച്ചാണ്‌. നിങ്ങള്‍ ഫെഡറേഷനു 
വേണ്ടി പ്രവര്‍ത്തിക്കുകയാണെന്നു കേട്ടപ്പോള്‍ 
ആശ്ചര്യം തോന്നി. കമ്മ ൂണിസ്ററുകാരുടെ 
പ്രവര്‍ത്തനത്തെക്കുറിച്ചും നാം പലവട്ടം 
സംസാരിച്ചതാണ്‌ . - ae Sed 
'“സോഷ്യലിസ്ററ്‌ ആദര്‍ശം നല്ലതുതന്നെ. 

എന്നാല്‍ സോഷ്യലിസത്തിന്‍െറ പേരില്‍ 
ഇന്നാട്ടിന്‍െറ മോചനം അആപധാനമായിക്കരുതി 
ആഗോള വിപ്ളവം സ്വപ്നം കണ്ടുകൊണ്ടി 
രിക്കുന്നത്‌ ആളുകളെ വഴിപിഴപ്പിക്കലാണ്‌ . 
ഒരു സ്വതന്ത്രാഷ്ട്രത്തിനാണോ അതോ 


' അസ്വത്രന്തവും ദുര്‍ബ്ദലവുമായ ദേശത്തിനാ 


ണോ ആഗോള വിപ്ളവത്തിനു സഹായം 
ചെയ്യാനാവുക എന്നു മനസ്സിലാക്കാന്‍ വിഷമ 
മില്ല. സോവിയററ്‌ റഷ്യയെ മാതൃഭൂമിയായി 
കണക്കാക്കുന്നവരാണ്‌ കമ്മ്യുണിസ്ററുകാര്‍. 


. കണ്ണീരിന്‍െറ അണപൊട്ടി. 


താന്‍ മുസ്‌ലീം സ്ഥാനാര്‍ത്ഥിയല്ലെന്നും 
ഇസ്ളാമിന്‍െറ . പേരില്‍ തനിക്കു വോട്ട്‌ 
വേണ്ടെന്നുമുളള ഇമാലിന്‍െറ പഖ്യാപനം 


“- ആളുകളെ കബളിപ്പിക്കാന്‍ മാ്രമുളളതാണ്‌ . .1-. 
മുസ്ലീം വിദ്യാര്‍ത്ഥികള്‍ക്ക്‌ . ജമാല്‍ മൂ, 
സ്ലീമാണെന്നതില്‍ സംശയമുണ്ടാകാനിടയി |... 


ല്ലല്ലോ. പ്രസ്തുത മുദ്രാവാക്യം ഹിന്ദു 
വിദ്യാര്‍ത്ഥികളെ സ്വാധീനിക്കുകയും ചെയ്യും. 


വര്‍ഗ്ഗീയതയെ എതിര്‍ക്കണമെങ്കില്‍ ഒളിച് | 


കളിയെന്തിന്‌ ? രാഷ്ര്രത്തിനു ഹാനികരമായ 
കാര്യത്തില്‍ ചെന്നുചാടുന്നതിനുമുമ്പ നിങ്ങള്‍ 
വേണ്ടതുപോലെ ചിന്തിക്കുമെന്നാണ്‌ എന്‍െറ 
വിശ്വാസം. 


സേട്ട്‌ ഉഷയുടെനേരെ കണ്ണയ.ഛു. ഉഷ. ം 


തലതാഴ്ത്തിത്തന്നെയിരുന്നു. എന്നാല്‍ ക്ഷോ 
ഭംകൊണ്ടു കണ്ണുകള്‍ കലങ്ങിയിരുന്നു. 
യാത ചോദിചഛ്കൊണ്ട്‌ സേട്ട്‌ പറഞ്ഞു 
“ഇതയും സംസാരിക്കേണ്ടി വന്നതില്‍ 
"ഖേദമുണ്ട്‌... ഗുഡ്‌ നൈററ്‌ .' - 
സേട്ട്‌ . കടന്നുപോയപ്പോള്‍ ഉഷയുടെ 


തുടരും) 


കലാകൌമുദി 37 


ERS 


റ 


Al 


പ 


E 


he eR ത യ താട 


7 


| കാണുകയോ പരിഗണിക്കുകയോ ചെയ്തിട്ടി നേതാക്കന്മാരില്‍ ളാ ശ്രീ. കൃഷ്ണന്‍, 
ല്ലാത്ത ഒരു ഫയലിലെ വിവരങ്ങള്‍ റിപ്പോര്‍ട്ടില്‍ _ എല്ലാ തരത്തിലും ഒരു നല്ല മനുഷ്യനായിരുന്നു. ' Tr എനിക്കു - മനസ്സിലാക്കുവാന്‍ 
ചേര്‍ത്തത്‌ താഴേക്കിടയിലൂളള ഉദ്യോഗ ആത്മാര്‍ത്ഥതയും ദീര്‍ഹ്ൃകാല പാരമ്പര്യവു കഴിഞ്ഞു. 
സ്ഥന്‍മാരുടെ അതിരുകടന്ന അത്യൂത്സാ മുളള അഭ്യസ്തവിദ്യനായ അദ്ദേഹത്തിന്‌  ' പൊതുമരാമത്തു ല്‍ ചുമതല 
ഹംകൊണ്ടായിരിക്കാം. അല്ലെങ്കില്‍ രാഷ്ര്രീയ സ്വന്തം പാര്‍ട്ടിയില്‍ അര്‍ഹമായ സ്ഥാനം ഏറെറടുത്തതോടുകൂടി ശീ.ടി.കെ.ദിവാകര 
പക്‌ ഷപാതിത്വംമുലമാകാം. അതുമല്ലെങ്കില്‍ ലഭിക്കാതെ പോയത്‌, അടവുകളും ത്രന്തങ്ങളും നെതിരായി രൂപംകൊണ്ട ഒരു ലോബി; 
മറെറന്തെങ്കിലും കാരണം കൊണ്ടാവാം. അറിവില്ലാതിരുന്നതുകൊണ്ടുകൂടി ആയിരി. (കമേണ ശക്തി പ്രാപിച്ചുവരികയായിരുന്ന 
മ്രന്തിയോ മ്രന്തിസഭയോ അവസാന ക്കാം. സഭയ്ക്കകത്തും പുറത്തും അദ്ദേ ലക്ഷക്കണക്കിനു രൂപ മുടക്കുള്ള പൊ 
തീരുമാനം കൈക്കോളേളണ്ട (പശ്നങ്ങളെ ഹത്തിന്‍െറ പെരുമാററം മാന്യവും കുലീന മരാമത്തു പണികള്‍ മുഴുവനും ചില പ്രത്യേക 
സംബന്ധിക്കുന്ന ഫയലുകളില്‍, വിവിധ വുമായിരുന്നു. സഭ്യേതരമായ വാക്ര്പയോ വിഭാഗങ്ങളില്‍പ്പെട്ട കോണ്‍ട്രാക്ടര്‍മാരുട്െ 
തട്ടുകളിലുളള ഉദ്യോഗസ്ഥന്മാര്‍ അവരവരു ഗങ്ങളോ സംസ്കാരരഹിതമായ പ്രവൃത്തി കൈയിലൊതുക്കിയിരുന്നതായി ക 
ടെ അഭിപായം രേഖപ്പെടുത്തിയിരിക്കും. ഒരു യോ അദ്‌ ദേഹത്തില്‍നിന്ന്‌ ഒരിക്കലുമുണ്ടാ ശ്രീദിവാകരന്‍ ബോധപൂര്‍വം . അവരുട്ടെ 
വകുപ്പദ്ധ്യക്‌ഷന്‍െറയോ സ്വെകട്ടറിയുടെയോ യിട്ടില്ല. ട്‌. കുത്തക പൊളിക്കുകയും, അറച്ചും വിറച്ചും ്‌ 
അഭി്രായത്തോട്‌ എല്ലായ്‌പ്പോഴും മന്ത്രി കമ്മിററിയോഗം കഴിഞ്ഞ്‌ അദ്ദേഹം അകന്നുമാറി നിന്നിരുന്ന പലരേയും . ആ 
യോജിക്കണമെന്നില്ല. യുക്തിക്കും ന്യായ . വീണ്ടും എന്നെ കണ്ടു. നേരത്തെ പ്രകടമാക്കിയ രംഗത്തേക്കു കൈപിടിച്ച കയററിവിടുകയുല് 
ത്തിനും നിരക്കാത്തതെന്നോ, നീതി നിഷേ ആത്മവിശ്വാസം അദ്ദേഹത്തിനു നഷ്ടപ്പെ ചെയ്തതോടെ അദ്ദേഹം പലരുടേയുട് 
| ധിക്കപ്പെടുമെന്നോ തോന്നുന്ന സന്ദര്‍ഭങ്ങ ട്ടതുപോലെ തോന്നി. കമ്മിററി കാണാത്ത -നീരസത്തിനും കടുത്ത ശ്രതുതയ്ക്കും പാത്ര 
ളില്‍ ഉദ്യോഗസ്ഥന്‍ മാരുടെ ഉപദേശവും താണെങ്കിലും വിവാദപരമായ ഭാഗങ്ങള്‍ കൂടി മായി. മരാമത്തുവകുപ്പിലെ ചില ഉദ്യോഗസ്‌, 


. ഡോ: ആര്‍. പസന്നന്‍ 


നാല്പത്താറ്‌ എന്നു വ്യക്തം. അതോര്‍ത്താണ്‌ ഞാന്‍ പരിഹാരമായി നല്കേണ്ട തുക നിശ്ചയി 
ി മന്ദഹസിച്ചത്‌. ഏതായാലും സ്പീക്കര്‍ ക്കുന്നതിന്‌ ആര്‍ബിട്ടേറ്ററായി ഒരു റിട്ടയേര്‍ഡ്‌ 
4 വിപിധ നിയമസഭാ കമ്മിററികളുടെ ഉടനെതന്നെ ഇടപെടുകയും ്രസ്തുത ഹൈക്കോടതി ജഡ്ജിയെ നിയമിച്ചു എന്ന 
റിപ്പോര്‍ട്ടുകള്‍ സഭയിലവതരിപ്പിക്കു പരാമര്‍ശങ്ങളൊന്നും സഭാനടപടികളില്‍., താണ്‌ മന്ത്രിക്കെതിരായി ഉന്നയിക്കപ്പെട്ട 
ന്നത്‌ അവയുടെ അദ്ധ്യക്ഷന്‍ മാരാണ്‌. ഉണ്ടാവുകയില്ലെന്ന്‌ സഭയെ അറിയിക്കുകയും "അഴിമതിയാരോപണം. ആര്‍ബിട്രേറ്ററായി 
അവതരണസമയത്ത്‌ പ്രസംഗങ്ങളോ രപ ചെയ്തു. ഡിപ്പാര്‍ട്ടുമെന്‍റിലെ ഒരു ചീഫ്‌ എന്‍ഇിനീയ 
| സ്താവനകളോ നടത്താറില്ല. അവതരണം മാര്‍ച്ചുമാസം 22-0൦ തീയതി രാവിലെ റെത്തന്നെ നിയോഗിക്കുന്നതാണത്രേ കീഴ്വ 
| ഒററ “വാചകത്തില്‍ ഒതുക്കുകയാണു പതിവ്‌. ചോദ്യോത്തര സമയം കഴിഞ്ഞ്‌ ധനാഭ്യര്‍ത്ഥ ഴക്കം- 
“- പതിവിനു വിപരീതമായി, പബ്‌ ളിക്‌ നകള്‍ അവതരിപ്പിക്കുന്നതിനു മുന്‍പാണ്‌ ' കമ്മിററിയോഗങ്ങളുടെ മിനിററ്സ്‌ തയ്യാ 
. അക്കൌണ്ട്സ്‌ കമ്മിററിയുടെ പത്തൊന്‍പതാ ഈകോലാഹലമൊക്കെ നടന്നത്‌. ഒരുവര്‍ഷം റാക്കുന്നതും അവയുടെ അടിസ്‌ഥാനത്തില്‍ 
| മതു റിപ്പോര്‍ട്ട്‌ അവതരിപ്പിച്ചുകൊണ്ട്‌ കമ്മിററി മുന്‍പ്‌ 1973 മാര്‍ച്ച്‌ 20-0൦ തീയതി ശ്രീ.എ.പി. കമ്മിററികളുടെ റിപ്പോര്‍ട്ടു തയ്യാറാക്കുന്നതും 
അദ്ധ്യക്ഷനായ ശ്രീ.ടി.കെ. കൃഷ്ണന്‍ ഒരു കുര്യനും ശ്രീ. ടി.കെ.ദിവാകരനും തമ്മില്‍ നിമയസഭാ സ്വെകട്ടേറിയററിലെ ബന്ധപ്പെട്ട 
'(പസ്താവന നടത്തി. സ്വാഭാവികമായി മുകുന്ദറപ്പാലം പണിത കോണ്ട്രാക്ടര്‍ക്കു സെക്ഷനും മേലുദ്യോഗസ്ഥന്‍ മാരുമാണ്‌. 


ത ം കമ്മിററികളുടേയും കണ്‍വീനറും കാര 1 
Scene ശ്രദ്ധ അതിലേക്കു 1 യില്‍ hie വ യാം അഭിപ്രായവും വിഗണിച്ചുകൊണ്ട്‌ മന്ത്രിക്ക്‌ ചേര്‍ക്കണമെന്നു ചില പ്രതിപക്ഷാംഗങ്ങള്‍ സ്ഥന്മാരുടെ സ്ഥലംമാററക്കാരൃത്തില്ൂ്, Rl 
esas നയമസഭ i സ്വന്തമായി തീരുമാനമെടുക്കാന്‍ അധികാര നിര്‍ബന്ധപൂര്‍വം ആവശ്യപ്പെട്ടുവെന്നും, ഭര അതേ നയംതന്നെയാണ്‌ അദ്ദേഹം കൈ 
സര്‍, ഈ “ കമ്മിററിയില്‍ വിവിധ നിശ്ശ ബ്ദനാ യി രണ്ടുമൂന്നു കമ്മിററികളുടേതൊഴികെ ബാക്കി ണ്ട്‌. അങ്ങനെ ചെയ്യേണ്ടത്‌ അവരു SS ലം വ ണ്ട 
യുളളവയുടെയെല്ലാം ചുമതല സ്രെകട്ടേറി ie ടെ SE ES NER DSRS ളു 
രാഷ്ട്രീയ കക്ഷികളില്‍പ്പെടട കറ്റ പു വും ge കര്‍ത്തവ്യവുമാണ്‌ . മ്രന്തിമാരും മ്രന്തിസഭയും സന്നിഹിതരാകാതിരുന്നതുമൂലം ഭൂരിപക്ഷ കര്‍മ്മശേഷിയിലും കാര നിര്‍വഹണ 


ഉണ്ടെങ്കിലും ഈ റിപ്പോര്‍ട്ട്‌ എകകണ്‌റ്യേന ററിലെ സീനിയര്‍ ഉദ്യോഗസ്ഥന്‍ മാര്‍ക്കാണ്‌ 
“യാണ്‌ അംഗീകരിച്ചിട്ടുളളതെന്നു പറയുവാന്‍ നല്കിയിരുന്നത്‌. എങ്കിലും യോഗങ്ങളുടെ 
(എനി ക്കു സന്തോഷമുണ്ട്‌. എന്നാല്‍ ഈ ¢ മിനിററ്സും കമ്മിററി റിപ്പോര്‍ട്ടുകളും അവ 
“റിപ്പോര്‍ട്ടില്‍ കമ്മിററിയുടെ അറിവോ സമ്മ സാനരുപത്തില്‍ സ്വെകട്ടറിക്ക്‌ അയയ്ക്കും. 


'തമോ കൂടാതെ ഒരു ഏട്‌ കീറിക്കളഞ്ഞതായും & കമ്മിററി അംഗങ്ങള്‍ക്കു വിതരണം ചെയ്ത 
'അനവധി വാചകങ്ങള്‍ വെട്ടിക്കളഞ്ഞതായും . റിപ്പോര്‍ട്ടിന്‍െറ നക്കലില്‍ കമ്മിററിയുടെ 
കാണുന്നുണ്ട്‌ . ഇത്‌ വളരെ ഗുരുതരമായ ഒരു ൭ 0 പരിശോധനയ്ക്കും പരിഗണനയ്ക്കും വിധേ 


സംഭവവികാസമാണ്‌. ഈ കാര്യത്തില്‍ യമായിട്ടില്ലാത്ത ഒരു ഗവണ്‍മെന്‍റു ഫയലിലെ 
അങ്ങ്‌ വേണ്ട നടപടികള്‍ നടത്തണമെന്ന്‌ 


' 'അഭ്യര്‍ത്ഥിക്കുകയാണ്‌ ... 4 
“| കമ്മിററിയിലെ അംഗങ്ങളായ രണ്ട്‌ മാര്‍ (0 WE ലം 
ക്സിസ്ററിതര പ്രതിപക്ഷാംഗങ്ങള്‍ കമ്മിററി 


അദ്ധ്യക്ഷനെ പിന്‍താങ്ങിക്കൊണ്ട്‌, 'ഗയര 
വതരമായ' ഈ പ്രശ്‌നത്തെക്കുറിച്ചന്വേ നല്കേണ്ട നഷ്ടപരിഹാരത്തുക നിര്‍ണ്ണയി ചില വിവരങ്ങള്‍ കടന്നുകൂടിയീട്ടുളളതായി, 
ഷിക്കുന്നതിനായി ഒരു നിയമസഭാ കമ്മിററിയെ ക്കുവാന്‍ നിയുക്തനായ ആര്‍ബിട്രേറ്ററുടെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥന്‍ എന്നെ 
നിയോഗിക്കണമെന്ന്‌ നിര്‍ദ്ദേശിച്ച. ഒരു നിയമരീതിയെച്ചൊല്ലിയുണ്ടായ ചൂടുപിടിച്ച അറിയിച്ചു. ആ വിവരങ്ങളൊന്നും കമ്മിററി 
പ്ടിയുംകൂടി കടന്ന്‌, അന്വേഷണത്തിനു വാഗ്വാദത്തെക്കുറിച്ച്‌ കഴിഞ്ഞ ഒരു അദ്ധ്യായ യോഗത്തിന്‍െറ മിനിററ്‌ സിലും ഉള്‍ക്കൊ 
മുന്‍പായിത്തന്നെ ''കൈകടത്തലിന്‌ '' ഉത്തര ത്തില്‍ പരാമര്‍ശിച്ചിരുന്നുവല്ലോ. കമ്മിററിയുടെ ഉളിച്ചിരുന്നില്ല, 

വാദിയായ നിയമസഭാസ്രെകട്ടറിയെ തല്‍ പരിഗണനയിലിരിക്കുന്ന ഒരു ്രശ്‌നത്തെക്കു മുകുന് ദറപ്പാലം നിര്‍മ്മിക്കുവാന്‍ നിയു 
സ്ഥാനത്തുനിന്നും നീക്കംചെയ്യണമെന്ന്‌ റിച്ച്‌, ചിലഗവണ്‍മെന്‍റു ഫയലുകളില്‍നിന്നും ക്തനായ കോണ്‍ട്രാക്‌ ടര്‍ക്കു. നല്കേണ്ട 
അവരിലൊരാള്‍ സ്പീക്കറോട്‌ സഗൌരവം ലഭിച്ചരഹസ്യ വിവരങ്ങളെ അടിസ്ഥാനമാക്കി നഷ്ടപരിഹാരത്തുക നിര്‍ണ്ണയിക്കാന്‍ ആര്‍ 
ആവശ്യപ്പെടുകയും ചെയ്തു. മ്രന്തിക്കെതിരായി ചില പരാമര്‍ശങ്ങള്‍ നട ബിട്േറ്ററായി ഒരു മുന്‍ ഹൈക്കോടതി 


എടുക്കുന്ന തീരുമാനങ്ങളില്‍ നല്ലൊരു ഭാഗം (പകാരം അരപകാരം തീരുമാനിക്കേണ്ടി ്രാപ്തിയിലും അദ്ദേഹത്തെ കവ. 
അ്രപകാരമുളളവയായിരിക്കും. വന്നുവെന്നും അദ്‌ ദേഹമറിയിച്ചു. ചെയര്‍മാ വയ്ക്കുവാന്‍ ഭരണാധികാരികളുടെ കൂട്ടത്തിത 
ആര്‍ബിട്രേഷന്‍ നിയമനകാര്യത്തില്‍ വകുപ്പു നെന്ന നിലയില്‍ ശക്തമായ ഒരു നിലപാടെടു അന്ന്‌ അധികമാരും ഉണ്ടായിരുന്നില്ല. കാര്യ. 
സ്രെകട്ടറിയുടെ അഭിപ്രായം ആദരിക്കാ ത്താല്‍ അത്‌ മററു രീതിയില്‍ വ്യാഖ്യാനി ശ്രഹണശക്തിയിലും അപരഗ്രഥനപാടവത്തു. 
ത്തതുകൊണ്ടുമാര്തം മ്രന്തിയുടെ പ്രവൃത്തി ക്കപ്പെടാന്‍ ഇടയുണ്ടെന്നും അദ്ദേഹം സൂചി ലും സര്‍വോപരി വാക്സാമര്‍ത്ഥ്യത്തിലുട്. 
അധികാരദുര്‍വിനിയോഗമാകണമെന്നില്ലല്ലോ. പ്ലിക്കുകയുണ്ടായി. പ്രധാന പതിപക്ഷത്തി അദ്വിതീയനായിരുന്ന ടി.കെ., മരന്തിസഭാ” 
അതിനാല്‍ ചില ഉന്നതോദ്യോഗസ്ഥന്മാരുടെ - യോഗങ്ങളില്‍ അആ്രതിരോദ്‌ ധ്യനായിരുന്നു. 
വിഭിന്നാഭിപ്രായങ്ങള്‍ കൂടി റിപ്പോര്‍ട്ടില്‍ മ്രന്തിസഭയുടെ മുന്‍പില്‍ അവസാന തീരൂ 
വന്നുപോയാല്‍ അതുകൊണ്ട്‌ മ്രന്തിക്ക്‌ മാനത്തിനായെത്തുന്ന വിവിധ പ്രശ്നങ്ങ |! 
_ അപകടമൊന്നും സംഭവിക്കാന്‍ പോകുന്നില്ല. ളില്‍---അവ സ്വന്തം വകുപ്പിലേതായിക്കൊ 
അവ ഒഴിവാക്കിയാല്‍ മ്രന്തിക്ക്‌ ര്രത്യേകിച്ച്‌ ണമെന്നും അറാം; തനിക്കു നീതി . 
ഒരു ഗുണവും ഉണ്ടാകാനും ഇടയില്ല. 
പക്ഷേ, കമ്മിററി അറിയാത്തതും കാണാ 
ത്തതുമായ ഭാഗങ്ങള്‍ റിപ്പോര്‍ട്ടില്‍ ഉള്‍ക്കൊ 
ളളിക്കുവാന്‍ പാടില്ലല്ലോ. റിപ്പോര്‍ട്ടിന്‍െറ 
നക്കല്‍ കമ്മിററിയംഗങ്ങള്‍ക്ക്‌ യഥാസമയം 
വിതരണം ചെയ്യുമെങ്കിലും കൃത്യാന്തര 
ബാഹുല്യം നിമിത്തം പലരും അവ വായിച്ചു 
.| വെന്നുവരികയില്ല. റിപ്പോര്‍ട്ടിലെ [പധാന 
ഭാഗങ്ങളും ശുപാര്‍ശകളും കമ്മിററിയോഗങ്ങ 
ളില്‍ വച്ചു വായിച്ച്‌ അംഗീകരിക്കുന്ന 


രിക്കുകയും . മററുളളവരെക്കൊണ്ട്‌ അവ 
അംഗീകരിപ്പിക്കുന്നതില്‍ വിജയം വരിക്കുകയും, | 
ചെയ്തിരുന്നു ഇതിന്‍െറയെല്ലാം ലമായ } 
- അദ്ദേഹം ലരുടേയും ആശാകേന്ദ്രവും, | 
ആരാധനാ ദുതവുമായിത്തീര്‍ന്നു. ശരതി 
പക്‌ ഷമാവട്ടെ, അദ്ദേഹത്തില്‍ ആരോപിതൃ | 
മായ ദുശ്ചെയ്തികളുടെയും ദുര്‍വാസനക. 
.. ളുടെയും കൂട്ടത്തില്‍ സ്വജനപക്ഷപാതവും | 
സ്വജാതിസ്‌ നേഹവും കൂടി ഉള്‍ക്കൊള്ളി, 
ക്കുകയും ചെയ്തു. ശ്രതുപക്ഷത്ത്‌, മിത്ര്‌ 


ടി കെ. ദിവാകരന്‍ 


[ 


- സഭയ്ക്കകത്തുളള എന്‍െറ സീററിലിരുന്ന്‌ ത്തിയതിനെത്തുടര്‍ന്നായിരുന്നു അന്ന്‌ ഇരു ജഡ്ജിയെ നിയമിക്കണമെന്ന നിര്‍ദ്ദേശ യായ യം; ന്ദറപ്പാലത്തിന്‍െറ നിര്‍ | ഭാവേന കൂടെ നില്ക്കുന്നവരും ഏറെയു, 
ഞാന്‍ ഇതെല്ലാം കാണുകയും കേള്‍ക്കുകയും കൂട്ടരും ഏററുമുട്ടിയത്‌. ത്തോടു വിയോജിപ്പു പകടിപ്പിച്ചുകൊണ്ട്‌ കമ്മിററിയോഗങ്ങളില്‍ ആദ്യവസാനം pee മുകു വ്വ 1 ണ്ടായിരുന്നു. ലി 
ചെയ്യുന്നുണ്ടായിരുന്നു. ആവശ്യം സസ്‌പെന്‍ സാധാരണയായി എവിടെയെങ്കിലും ഒരു വകുപ്പുസ്രെകട്ടറിയും മററും ബന്ധപ്പെട്ട ടുക്കാറില്ല. അങ്ങനെയിരിക്കെ, കുമ്മിററ മ്മാണവുമായി ബന്ധപ്പെടുത്ത 


ഇക്കാര്യങ്ങളെല്ലാം അറിയാതിരുന്നതു 
.കൊണ്ടുംകൂടിയാവാം, ശീ .ടി.കെ: കൃഷ്ണന്‍, 
റിപ്പോര്‍ട്ടിന്‍െറ കാര്യത്തില്‍ ശക്തമായ ഒര, ) 
നിലപാട്‌ എടുക്കാതിരുന്നത്‌. 

നിയമസഭാസ്രെകട്ടറി കമ്മിററികളുടെ 
. ക്ഠരൃദര്‍ശി മാതമല്ല, ഉപദേഷ്ടാവും കൂടി, 
' യാണ്‌. ഇത്തരം കാര്യങ്ങളില്‍ സെകുട്ടറിയുടെ, 
ഉപദേശങ്ങള്‍ സ്വീകരിക്കാതിരിക്കില്ല. അന്നു. 
വരെയുളള എന്‍െറ സേവനകാലത്തിനിടയില്‍, ൂ്‌ 
അങ്ങനെയൊരനുഭവം ഒരിക്കലും ഉണ്ട | 
ട്ടില്ലായിരുന്നു. 

സ്വെകൂട്ടറിതലത്തില്‍ തീരാത്ത കാര്യങ്ങള്‍, { 
സ്പീക്കനുടെ തീരുമാനത്തിനു സമര്‍പ്പിക്കണ. A 
മല്ലോ. സ്പീക്കര്‍ ശ്രീ.മൊയ്തീന്‍കുട്ടി ൭ 


അറിയാത്തതും മിനിററ്‌ സില്‍ രേഖപ്പെടുത്താ 
ത്തതുമായ വിവരങ്ങള്‍ അവ ഒരുപക്ഷേ, 
പ്രസക്‌ തമാണെങ്കില്‍ക്കൂടി-എഴുതിച്ചേര്‍ 
ത്താലത്തെ സ്ഥിതി എന്തായിരിക്കും? 
കമ്മിററി ചെയര്‍മാനായ ശ്രീ.ടി.കെ.ക്യൂ - 
ഷ്ണനെ ഇക്കാര്യങ്ങളെല്ലാം ധരിപ്പിച്ച. 
കമ്മിറ്റി കാണാത്ത ഫയലിലെ 
റിപ്പോര്‍ട്ടില്‍ കുടന്നുകൂടിയതില്‍ അദ്ദേഹം. 
അതിശയം (പകടിപ്പിക്കുകയും അവ റിപ്പോര്‍ . 
ട്ടിലുള്‍പ്പെടുത്താന്‍ പാടില്ലെന്ന്‌ അഭിഗ്രായ 
പ്പെടുകയും ചെയ്‌ തു. കമ്മിററിയുമായി 
ആലോചിച്ച്‌ വേണ്ടതു ചെയ്യാമെന്നും അദ്ദേ 
ഹം ഏററു. 
കമ്മ്യൂണിസ്ററുപാര്‍ട്ടിയിലെ ആദ്യകാല 


ഷനില്‍ എത്തിയപ്പോള്‍ ഞാന്‍ മുഖമുയര്‍ത്തി . ലാത്തിച്ചാര്‍ജോ വെടിവയ്‌ പോ ലോക്കപ്പ്‌ ഫയലില്‍ എഴുതിയ നോട്ടുകളായിരുന്നു 
അദ്ദേഹത്തെ നോക്കി മന്ദഹസിച്ചു. അത്‌ മരണമോ ബസ്‌ അപകടമോ വിമാനദ്യരന്തമോ പ്രസ്തുത ഭാഗങ്ങള്‍. (,പസ്തുത ഫയല്‍ 
ആ ബഹുമാനപ്പെട്ട അംഗത്തെ അല്‍ പമൊന്നു പരീക്ഷാ കുമക്കേടോ ടണല്‍ ചോര്‍ച്ചയോ കമ്മിററി ഒരവസരത്തിലും പരിശോധിച്ചിട്ടു 
മി പിടിപ്പിച്ചതുപോലെ തോന്നി. . എന്തുണ്ടായാലും ജുഡീഷ്യല്‍ അന്വേഷണ  ണ്ടായിരുന്നില്ല. ഫയല്‍ ഗവണ്‍മെന്‍റില്‍നിന്നും 
.' എളുപ്പം വികാരാധീനനാകുന്ന ആ യുവ  ത്തില്‍---അതും ഹൈക്കോടതി ഇഡ്‌ ജിയുടെ ' വരുത്തിയത്‌ ശ്രീ.എ.പി. കുര്യന്‍ കമ്മിററി 
സുഹൃത്തിനെ ശുണ്ഠി പിടിപ്പിക്കണമെന്നു പദവിയില്‍ക്കുറയാത്ത . ഒരാളുടെ--കുറഞ്ഞ ചെയര്‍മാനായിരുന്ന കാലത്താണ്‌ . അന്നത്തെ 
ദ്ദേശിച്ചല്ല ഞാന്‍ മന്ദഹസിച്ചത്‌. സഭയില്‍ യാതൊന്നുകൊണ്ടും തൃപ്‌ തിപ്പെടാത്തവരുടെ കമ്മിററിയും ഫയല്‍ പരിശോധിക്കുകയുണ്ടാ 
സമര്‍പ്പിച്ച വിവാദവിഷയമായ റിപ്പോര്‍ട്ടിലെ നാടാണു നമ്മുടേത്‌. അഴിമതിയാരോപണാ യില്ല. ഫയലിലെ ചില വിവരങ്ങളടങ്ങിയ 
ഏതാനും വരികള്‍ നീക്കം ചെയ്യാന്‍ ഉത്തരവി ന്വേഷണത്തിന്‍െറ കാര്യമാണെങ്കില്‍ പിന്നെ. നോട്ട്‌ സ്രെകട്ടേറിയററിലെ ബന്ധപ്പെട്ട 
ട്ടത്‌ സ്പീക്കര്‍ തന്നെയാണ്‌ . സ്രെകട്ടേറിയററ്‌ പറയാനുമില്ല. ഹൈക്കോടതി ജഡ്ജി കൂടി സെക്ഷന്‍ തയ്യാറാക്കിയിരുന്നു. ആ നോട്ടും 
| അതനുസരിക്കുക മാശ്രമേ ചെയ്തുള്ളൂ. ആ യേതീരു. ' കമ്മിററിയുടെ പരിശോധനയ്ക്ക്‌ വിധേയ 
ക്ഥയറിയാതെയാണ്‌ ബഹുമാനപ്പെട്ട അംഗം, മുകുന്ദറപ്പാലം പണിത കോണ്‍ട്രാക്ടര്‍ക്ക്‌ മാക്കിയിട്ടില്ലായിരുന്നു. 

നിശ്ശബ്ദനായിരിക്കാന്‍ നിര്‍ബന്ധിതനായ ഡിപ്പാര്‍ട്ടുമെന്‍റിന്‍െറ അനാസ്ഥയും വീഴ്ച പ്രസ്തുത നോട്ടിലെ ചില Pere Bs 
നിയമസഭാസെകട്ടറക്കു നേരെ തിരിഞ്ഞത്‌ - യുംമൂലം “നേരിടേണ്ടിവന്ന നഷ്ടത്തിനു റിപ്പോര്‍ട്ടില്‍ കടന്നുകൂടിയത്‌ . ഒരവസരത്തിലും 


പൊതുമരാമത്തു വകുപ്പുമ്രന്തി 
“ടി.കെ. ദിവാകരനെ പ്രതിക്കൂ 
ട്ടില്‍ക്കയററാന്‍ -ഒരു ശ്രമം 
നടന്നു. പബ്ളിക്‌ അക്കണ്ട്‌ 
സ്‌ കമ്മിററി റിപ്പോര്‍ട്ടിലൂടെ 
നടത്തിയ ആ നീക്കത്തിനു 
പിന്നില്‍ ടി.കെയെ രാഷ്‌ (രീ 
യമായി തേജോവധം ചെയ്യാ 
നുള്ള ലാക്കുണ്ടായിരുന്നു. 


610) 


കലാകമുദി 39 - 


a 


൭: 
5 


 കല്ൂുകനമുദി 38 


A ഹാജിയുമായി ്രശ്‌നത്തിന്‍െറ 
വിവിധ വശങ്ങള്‍ വിശദമായി 
ചര്‍ച്ച ചെയ്തു. അദ്ദേഹം 
ബന്ധപ്പെട്ട രേഖകളെല്ലാം സ 
സൂക്ഷ്മം പരിശോധിച്ചു. 
വിവാദപരമായ ഭാഗങ്ങള്‍ റി 
പ്പോര്‍ട്ടില്‍ ഉള്‍പ്പെടുത്തണമെന്ന 

; തീരുമാനം ദൂരുപദിഷ്ടമാഉണ 
യ്യും, .സങ്കുചിതമായ രാഷ്‌ 
ദ്രീയോദ്ദേശ്യങ്ങള്‍ക്കു വശം 
വദരായി അത്തരം നടപടികള്‍ 
ക്കു കൂട്ടുനിന്നാല്‍ നിയമസഭാ 
കമ്മിററികളുടെ സുഗമവും ആ 
രോഗ്യകരവുമായ പ്രവര്‍ത്തന 
ത്തെ ' അതു പ്രതികൂലമായി 
ബാധിക്കുമെന്നും അദ്‌ ദേഹ 
ത്തിനു ബോദ്ധ്യപ്പെട്ടു. 

. സ്പീക്കര്‍ ചെയര്‍മാനെ വരു 
ത്തി അദ്‌ ദേഹത്തിന്‍െറ അഭി 
(പായം തുറന്നുപറഞ്ഞു. നടപടി 
ശ്രമത്തിനു വിപരീതമായി റി 
പ്പോര്‍ട്ടില്‍ ചേര്‍ത്തിട്ടുളള വിവര 
ങ്ങള്‍ നീക്കം ചെയ്യണമെന്ന്‌ 
അദ്ദേഹം സ്‌നേഹപൂര്‍വം ഉപ 
ദേശിച്ചു. (ശീ.കൃഷ്ണന്‌, എ 
ന്നോടു പറഞ്ഞതില്‍ക്കൂടുതലാ 
യി ഒന്നും അറിയിക്കാനുണ്ടായി 


ഷമ്യങ്ങള്‍ ഒരിക്കല്‍ക്കൂടി വിശ 
ദമാക്കി. സ്പീക്കറുടെ നിര്‍ 
ദ്ദേശങ്ങള്‍ക്കനുസരണമായി പ്ര 
വര്‍ത്തിച്ചില്ലെങ്കില്‍ അവ നടപ്പി 
“ലാക്കാന്‍ വേണ്ട നടപടികള്‍ 
കൈക്കൊളേളണ്ടിവരുമെന്ന്‌ 
സ്പീക്കറും ഓര്‍മ്മപ്പെടുത്തി. 

നിയമസഭാ കമ്മിററികളെല്ലാം 
നിയമസഭാദ്ധ്യക്ഷന്‍െറ നിയ. 
ര്ത്രണത്തിനു വിധേയമായും 
നിറ്ദ്‌ ദേശങ്ങള്‍ക്കനുസരണമാ 
യും പവര്‍ത്തിക്കേണ്ടതാണെന്ന്‌ 
നിയമസഭാ ചട്ടങ്ങളില്‍ വ്യവസ്ഥ. 
1 ചെയ്തിട്ടുണ്ട്‌. നിര്‍ദ്ദേശങ്ങള്‍ 
അനുസരിപ്ചില്ലെങ്കിലോ? അവ 
നടപ്പിലാക്കാന്‍ ആവശ്യമായ 
നടപടികള്‍ എടുക്കേണ്ടി വരും. 

സ്പീക്കര്‍ ശ്രീ.ബാവാഹാജി 
മിതഭാഷിയും സ്നേഹശീലനും 
സരമ്ൃപകൃതിയുമാണെങ്കിലും, 
നിശ്ചയദാര്‍ഡ്യമുളള നിര്‍ഭയ 
നായ ഒരു ഭരണാധികാരിയായി 
രുന്നു. നിയമങ്ങള്‍ക്കും നടപടി 
ചട്ടങ്ങള്‍ക്കും അനുസ്യതവും 
നീതിയുക്തവുമാണെന്നു ബോ 
ദ്ധ്യപ്പെട്ടാല്‍, ഭവിഷ്യത്തുകളെ 
ന്തായാലും തീരുമാനങ്ങളെടു 
ക്കാന്‍ അദ്ദേഹം ഒട്ടും മടി 
കാട്ടിയിരുന്നില്ല. ) 

കമ്മിററി റിപ്പോര്‍ട്ടിന്‍െറ കാ 
രൃത്തിലും അതുതന്നെ സംഭവി 
ഏ. നിരസിക്കപ്പെട്ട അദ്ദേഹ 


CLARION /B/GS/98/242 MAL -R ~ A 


കല്ലാകയമുദി 40 [ 


Pa 


രുന്നില്ല. അദ്ദേഹത്തിന്‍െറ വൈ ' 


, ളുമൊന്നും മ്രന്തിമാര്‍ പരിഗണി 


എന്നും മ്രന്തിസഭയുടെയും, 


'വഴിയൊരുക്കിയേക്കുമെന്ന ചി 


ത്തിന്‍െറ നിര്‍ദ്‌, ദേശമനുസരിച്ഠ 
നീക്കം ചെയ്യേണ്ട ഭാഗങ്ങള്‍ 
പത്തൊന്‍പതാമതു റിപ്പോര്‍ 
ട്ടില്‍നിന്നും നീക്കം ചെയ്യുവാന്‍ 
അദ്ദേഹം ഉത്തരവിട്ടു. ഉത്തര 
വനുസരിച്ചുളള നടപടികള്‍ 
ഉടന്‍തന്നെ കൈക്കൊളളുകയും 
ചെയ്തു. | 
നിയമസഭയില്‍ റിപ്പോര്‍ട്ടു 
സമര്‍പ്പിച്ചതിനെത്തുടര്‍ന്നു 
പതിവിനു” വിപരീതമായി കമ്മി 
ററി ചെയര്‍മാനും രണ്ടംഗങ്ങളും 
നടത്തിയ പ്രസ്താവനകളും, 
അംഗീകൃത നടപടിക്രമങ്ങള്‍ക്കും 
കീഴ്വഴക്കങ്ങള്‍ക്കും വിരുദ്ധ 
മായി സ്പീക്കര്‍ക്കും സെെകട്ട 
ിക്കുമെതിരായി നടത്തിയ 
' പരാമര്‍ശങ്ങളും സഭയെ അ 
ല്പനേരം സ്‌ തംഭിപ്പിച്ചു. 
അതെല്ലാം കഴിഞ്ഞ്‌ ഞാന്‍ 
എന്‍െറ ആഫീസ്‌ മുറിയി 
ലെത്തിയപ്പോഴേക്കും ഭരണ 
പക്ഷത്തും പപതിപക്‌, ഷത്തു 
മുളള നിരവധി അംഗങ്ങളും 
പ്രത്രപതിനിധികളും അവിടെ 
എത്തിയിരുന്നു. അണിയറയില്‍ 
നടന്ന കാര്യങ്ങള്‍ അവരെ 
അറിയിച്ചു. അപ്പോഴേക്കും 
മുഖ്യമന്തിയുടെ 'കാള്‍' എത്തി. 
നടന്ന കാര്യങ്ങളൊക്കെയും 
അദ്ദേഹത്തേയും വിശദമായി: 
ധരിപ്പിച്ചു. അന്നോ പിറേറന്നോ 
കൂടിയ മന്ത്രിസഭായോഗത്തിലും 
'റിപ്പോര്‍ട്ടുസംഭവം” ചര്‍ച്ച. 
ചെയ്യപ്പെട്ടു. 
നിയമസഭാ കമ്മിററികളുടെ 
മേല്‍ നിയമസഭാദ്ധ, ൃക്ഷനുള്ള 
നിയ്രന്തണാധികാരവും അതി 
ന്‍െറ വിനിയോഗസ്രമ്പദായങ്ങ : 


ക്കേണ്ട (പശ്‌നങ്ങളല്ല. അതി 
നാല്‍ -അക്കാര്യത്തെക്കുറിച്ചൊ 
ന്നും അവരാലോചിച്ചതുമില്ല. 
അവരെ സംബന്ധിച്ചിടത്തോളം, 
സ്പീക്കര്‍ കൈക്കൊണ്ട നടപടി 
എന്തെങ്കിലും രാഷ്ട്രീയമായ 
്രത്യാഘാതങ്ങള്‍ ഉണ്ടാക്കുമോ 


്രത്യേകിച്ച്‌ പൊതുമരാമത്തു 
മ്രന്തിയുടെയും, (പതിച്‌ ഛായ 
യ്ക്കു മങ്ങലേല്പിക്കുമോ എ 
ന്നതു മാത്രമായിരുന്നു. ഒന്നിനു 
പിറകേ മറെറാന്നായി വന്നു 
കൊണ്ടിരുന്ന ഗ്രതിസന്ധികള്‍ 
്രയയാസപൂര്‍വും തരണം ചെയ്യു 
ന്ന തിനിടയിൽ “റിപ്പോര്‍ട്ടു 
സംഭവം” മറെറാരു വിവാദത്തിനു 


ന്തയും അവരെ അലട്ടിയിരുന്നു. 
. (തുടരും) 


DEC 


ക. 


കെ.ജി.ടി.എ-കെ.പി.ടി-യു. സംദരേ 


ജന സമ്മേളനം ഇ.എം.എസ്‌ . നമ്പൂതിരിപ്പാട്‌ 


ഗ്ഭാകരന്‍ പഴശ്ശി 


ഉദ്ഘാടനം ചെയ്യുന്നു 


(വലിയൊരു നാഴിക ക്കല്ലിന്‍െറ ചു 


॥1:.)വട്ടില്‍നിന്നുകൊണ്ടാണ്‌ ഈ കുറിപ്പു 


തയ്യാറാക്കുന്നത്‌ . സംഘൃടിക്കാന്‍ വൈമനസ്യം 
കാണിക്കുകയും ആഡ്്യത്വത്തിന്‍െറ ജാടകള്‍ 
ഉപേക്ഷിക്കാന്‍ പ്രയാസപ്പെടുകയും ചെയ്തി 
രുന്ന അദ്‌ ധ്യാപകവിഭാഗം ഒരു മതില്‍കൂടി 
പൊളിച്ചുകൊണ്ട്‌ ഐക്യത്തിന്‍െറ വിശാല. 
വീഥിയില്‍ക്കൂടി ജാഥ നയിക്കാന്‍വേണ്ടി 
ഒത്തുചേര്‍ന്ന സന്ദര്‍ഭമാണിത്‌ . സംഘടനകള്‍ 
അമീബയുടെ വളര്‍ച്ചാരീതിയാണ്‌ പിന്തുടരു 
ന്നത്‌ എന്ന പരിഹാസോക്തിക്കുളള തിരിച്ച 
ടിയായി “സിന്തസിസ്‌ ' തിയറിയിലൂടെ 
കെ.ജി.ടി.എ_-കെ.പി.ടി.യു എന്നീ അദ്ധ്യാ 
പക സംഘടനകള്‍ കെ.എസ്‌.ടി.എ ആയി 
സംശ്‌ ളേഷിച്ചിരിക്കുകയാണ്‌ . ആദിഗുരു 
൭ മാര്‍ക്കും പഴയ മലബാര്‍ ടീച്ചേഴ്‌സ്‌ 
യൂണിയന്‍ നേതാക്കന്മാര്‍ക്കും കാരൂരിനും 
ചെറുകാടിനുമെല്ലാം മണ്ണിന്‍െറ മാറിലിരുന്ന്‌ 
പുളകം വിരിയിക്കാം. 

സ്വാത്രന്ത്യസമരവും കര്‍ഷകസമരവും നട 
ന്ന ഗാമങ്ങളിലെല്ലാം ട്ൂഷിയുടെയും കവിയു 
ടെയും ്രവാചകന്‍െറയും വിപ്ളവകാരിയു 


ടെയും ചായക്കൂട്ടുകൊണ്ടു : തീര്‍ത്ത ഒരു 


മാഷുണ്ടായിരുന്നുവെന്നത്‌ കേരളത്തിന്‍െറ 


്രത്യേകതയാണെന്നു തോന്നുന്നു. ജനഹൃര്‍ 
“യത്തില്‍ എളുപ്പം പിടിച്ചുകയറാവുന്ന ന 
അദ്‌ ധ്യാപകര്‍ക്കുണ്ടായിരുന്നുവെന 
കൊണ്ടുകൂടിയാണ്‌ എ.കെ.ജിയും കൃ te 
പിളളയുമൊക്കെ അദ്ധ്യാപകരായി സമു 

സേവനം തുടങ്ങിയത്‌ . എന്നാല്‍ ളം 
കാലത്തെന്നോ ഗുരുബിംബത്തിന്‌ ഉടവുകള്‍ 


രിരകള്‍ മായുന്ന 
അദ്യാപകൾ 


വന്നുകൂടി. സേവനത്തിന്‍െറയും sc 
ത്തിന്‍െറയും ചേരിക്കിടയിലെവിടെയോ സ്ഥ 
ലംപിടിക്കാന്‍വേണ്ടി നട്ടംതിരിഞ്ഞ അദ്ധ്യാ, 
പകര്‍ _ വര്‍ഗ്ഗസമരത്തിന്‍െറ വഴിയിലേക്കു 
വരാന്‍ മടിച്ചുനിന്നു. എഴുപത്തിമൂന്നിലെ 
സമരമായിരുന്നു, അഗ്‌നിശുദ്‌ധിക്കുള്ള വേദി 
യായി മാറിയത്‌. വയര്‍ മുറുക്കിക്കെട്ടി 
മുദ്രാവാക്യം വിളിച്ചും ആഹ്വാനമില്ലെങ്കിലും 
അക്ഷരാര്‍ത്ഥത്തില്‍ നിരാഹാരം കിടന്നും 
നയിച്ച ആ സമരം വര്‍ഗ്ഗബോധത്തിന്‍െറ 
തീനാളവും വര്‍ഗ്ഗവഞ്ചനയുടെ വിഷപ്പുകയും 
കാട്ടിക്കൊടുത്ത പരീക്‌ ഷ്ണമായിരുന്നു. സമരം 
പിന്‍വലിച്ചപ്പോഴും എരിഞ്ഞുകൊണ്ടിരുന്ന 
വര്‍ഗ്ഗചേതന കെ.പി.ടി.യുവിന്‌ രൂപം നല്‍കു 
കയും കെ.ജി.പി.ടി.എ തുടങ്ങിയ സംഹടന 
കളെ പുടപാകം ചെയ്യുകയും ചെയ്തു. 


. “സ്വകാര്യമേലയില്‍ പ്രൈമറി ഹൈസ്ക്കൂള്‍ 


അദ്ധ്യാപകര്‍ ഒററ സംഘടനയില്‍ അണി 
നിരന്നപ്പോള്‍ 1980-ല്‍ മാതമേ കെ.ഇി.ടി.എ 
യുടെ ആവിര്‍ഭാവത്തോടെ സര്‍ക്കാര്‍ സ്‌ ക്കൂള്‍ 
അദ്ധ്യാപകര്‍ക്ക്‌ ഈ അവസരം കൈവന്നു 


'കെ .പി.ടി.യു സ്വകാര്യ സ്ക്കൂള്‍ മേഖലയിലും. 
ശക്തിയാര്‍ജ്ജിച്ച കഴിഞ്ഞു. രണ്ട്‌ അദ്‌ ധ്യാ 


ടട ളു. ചുരുങ്ങിയ കാലംകൊണ്ടുതന്നെ കെ.ജി. 


ടി.എ സര്‍ക്കാര്‍ അദ്‌ ധ്യാപകുതലത്തിലും | " 


പകര്‍ തമ്മില്‍ കണ്ടാല്‍ ഡി.എക്കാര്യവും 
ശമ്പളവര്‍ദ്ധനവും മാരതമേ സംസാരിക്കുക |. 
യുള്ളൂ എന്ന നില മാററുന്നതില്‍ ഈ 
സംഹ്വടനകളുടെ ്പവര്‍ത്തനവും മററു ഘടക; 
ങ്ങളോടൊപ്പം പങ്കുവഹിച്ചിട്ടുണ്ട്‌. സാക്ഷര | 
താരപവര്‍ത്തനത്തിലും സമാധാന്രചവര്‍ത്തന 
ത്തിലുമൊക്കെ അദ്ധ്യാപകര്‍ക്ക്‌ ഒട്ടേഒ 
കാര്യങ്ങള്‍ ചെയ്തു തീര്‍ക്കാനുണ്ടെന്ന്‌; 
അവര്‍ മനസ്സിലാക്കിയിരിക്കുന്നു. 
തിരുവനന്തപുരത്തെ വൈകുണ്ഠം ഹാളി: 
ലേക്കു കടന്നുചെല്ലുമ്പോള്‍ കാണുന്ന ചിശ്രവും- 
യുദ്ധവിരുദ്ധ ചിന്തയുണര്‍ത്തുന്നതായിരുന്നു. 
സാരമാജത്വത്തിന്‍െറ കഴുകന്‍നഖങ്ങള്‍ ഭൂമി 
യുടെ ചര്‍മ്മങ്ങള്‍ ഭേദിച്ച്‌ തുളഞ്ഞുകയറുന്ന 
കാഴ്ചയാണ്‌ ്പവേശനകവാടത്തിനു സമീപ } 
ത്തൊരു കാന്‍വാസില്‍ (പദര്‍ശിപ്പിച്ചിരിക്കു 
ന്നത്‌ . ഹാളിലും .പുറത്തും പതിനിധികളുടെ i 
തിക്കും തിരക്കുംതന്നെ. അകത്തു സ്ഥലമില്ലാ 
തെ തിങ്ങിനിറഞ്ഞു നില്‌ ക്കുകയായിരുന്നു, | 
ആയിരത്തഞ്ഞൂറിലധികം വരുന്ന ്രതിനിധി 1 


കള്‍. 13-ന്‌ ഇരു സംഘടനകളും വെവ്വേറെ |... 
“ യോഗം ചേരുകയായിരുന്നു. 


ഫ്രെബുവരി പതിന്നാലാം തീയതിയാണ്‌ 
സംയോജന സമ്മേളനം ആരംഭിച്ചത്‌. ഇരു 
സംഘ്ൃടനകളുടെയും (പസിഡന്‍റുമാര്‍ പതാ 
കയുയര്‍ത്തിയതോടെ ഉദ്ഘാടന സമ്മേളന = 
മാരംഭിച്ചു. രക്തസാക്ഷികളെ അനുസ്‌; മരിച്ച്‌ . 2 
പുഷ്പാര്‍ച്ചന ചെയ് തെത്തിയ ,പതിനിധികള്‍ |; 
ഹാളില്‍ കടക്കാനാവാതെ തിങ്ങിനിറഞ്ഞു 
നിന്നു. ഇ.എം.എസ്ലായിരുന്നു ഉദ്ഘാടകന്‍. 
ജില്ലാകാണ്‍സില്‍ ഇലക്‌ ഷന്‍ തന്‍െറ പ്രതീ 
 ക്ഷയില്‍ “കവിഞ്ഞ വിജയം നേടിയതിന്‍െറ 
വിശ്വാസദാര്‍ന്്യം (പകടിച്ചിക്കുന്നതായിരുന്നു 
ഇ.എം.എസ്സിന്‍െറ വാക്കുകള്‍. ചരിശ്രവും i 
വര്‍ത്തമാനകാല യാഥാര്‍ത്‌ ഥ്യവും തുടര്‍ന്നുള്ള 
കാലത്തിന്‍െറ ്രതീക്‌ ഷയും സമന്വയിച്ച 
കൊണ്ടുള്ള ഉദ്ഘ്വാടന്രപസംഗം സദസ്സിനെ ge. 
“തികച്ചും ആവേശഭരിതമാക്കിയിരുന്നു. അ; Sl 
.ദ്ധ്യാപക .പസ്ഥാനത്തിന്‍െറ ചരിരതത്തില്‍ * A 
മാതമല്ല, സംസ്ഥാനത്തെ വര്‍ശഗ്ഗപസ്ഥാന 1.” 
ത്തിന്‍െറ ചരിരതത്തില്‍ത്തന്നെ അവിസ്മരഃ 1 
.ണീയമായ ഒരു സംഭവ 'മായി ഇ.എം.എസ്‌ | ' 
ി ഈ സമ്മേളനത്തെ വിലയിരുത്തി. ഇരുകൈ 


വിവാഹത്തിന്‌ മുമ്പും പിമ്പും 
നിങ്ങള്‍ക്കുണ്ടാകുന്ന ബലഹീ 
നത, നാഡീതളര്‍ച്ച, ധാതുക്ഷ 
യം, ശക്തിക്കുറവ്‌ മുതലായ 
രോഗങ്ങള്‍ ചികിത്സിച്ച്‌ 
സുഖപ്പെടുത്തുവാന്‍ ഇന്നു 
തന്നെ നേരില്‍ കാണുക. 


Dr. M.S. സര്‍ക്കാര്‍ 


വൈവാഹികം POE 
മസ്‌ക്കറ്റില്‍ ജോലിയുളള ഈഴവ . 
യുവാവ്‌. 36/168. എറണാകുള? 

. ജില്ല. ചടങ്ങുകളില്ലാത്ത ലളിത 
, വിവാഹം ക്ഷണിക്കുന്നു. പുരോ” : 
' ഗമന വാദികളായ പെണ്‍കുട്ടികളില്‍ 


നിന്നു വിവാഹാലോചനകള്‍ സര്‍ക്കാര്‌ 
: ഫോട്ടോസഹിതം ക്ഷണിക്കുന്നു. ഡിസ്പെന്‍സറി, 
ഫോട്ടോ തിരിച്ചയയ്‌ ക്കുന്നതാണ്‌ മേടമുക്ക്‌, 
Apply to Box No: K-189 മണക്കാട്‌, 
C/o. Kala Kaumudi, Pettab, തിരുവനന്തപുരം. 


Thiruvana nthapuram-695 024. 


വൈവാഹികം 
ഗവ: സര്‍വ്വീസില്‍ ജോലിയുളള 
യുവാവ്‌ 29 വയസ്സ്‌ (170 സെ.മീ) 
എളിയ ജീവിതം. നയിക്കുവാന്‍ ആഗ്ര 
; ഹിക്കുന്നവരും, പുരോഗമന ചിന്താ 
'|.ഗതിക്കാരും, ജോലിയുളളതോ, ഇല്ലാ 
“ത്തതോ ആയ യുവതികളില്‍ നിന്ന്‌ 
- വിവാഹാലോചനകള്‍ ക്ഷണിക്കുന്നു. 
ജാതി, മതം, സ്രതീധനം (പശ്നമല്ല. 


ഗള്‍ഫ്‌ മലയാളികളുടെ 
ശ്രദ്ധയ്ക്ക്‌ 

ഒരു മനോരോഗ വിദ 
ഗ്ദ്ധയുടെ സേവനം ഇപ്പോള്‍ 
നിങ്ങള്‍ക്ക്‌ U.A.E യില്‍ ല 
ഭൃമാണ്‌ . ബന്ധപ്പെടേണ്ട 
മേല്‍വിലാസം ' 
Mrs. Reji Pathros DM & SP 


GREAT BOOKS 
GREAT MAGAZINES 


Classics, Bestsellers, Computer, 
Architecture, Popular Science, 
Photography etc Magazines. 


ELOOR LENDING LIBRARY 


1 Floor, Press Club Road, Ernakulam . 


H Opp. S.M.V. ,M.G. , Tri rum. 
Apply to Box No: K-190 Box: 7629 Be വ Peed 
C/o. Kala Kaumudi ual 


Infantry Road Cross, Bangalore-560 001. 


Pettah ¢ Tel: 378786 


Thiruvananthapuram 


TBS NEWS. 
കോളേജ, സ്കൂള്‍ | 
ലൈബ്രറികളുടെ ശ്രദ്ധക്ക | 


--ബ്രീിതഷയം 


മലയാളം, തമിഴ്‌, കുന്നട, ഹിന്ദി, ഇംഗ്ലീഷ്‌ 
ഭാഷകളില്‍ ഫലങ്ങള്‍ സഹിതം. 


COMP TIER SERN CIES 


KALOOR, COCHIN - 682 017, Ph: 347364 
Regd. Under Kerala Govt. 5.5. 09/03/07191/86 


for ESSEN COMPUTERS, MULTI-LINGUAL TRANSCRIPT, 
SOFTWARE DEVELOPMENT & MAINTENANCE 


-ല്വ്ൈബറികള്‍ക്ക്‌ 
വിഷയങ്ങളിലേയും 

പുസ്തകങ്ങള്‍ ധാരാള 
യിട്ടുണ്ട്‌. 


വേണ്ട എല്ലാ 
ഭാഷയിലേയും | 
സ്റ്റോക്കെത്തി 


കൂടാതെ ലാബുകളിലേക്കാവശ്യ 
മായ പ്രശസൂരായ മുഴുവന്‍ നിര്‍മ്മാ 
താക്കളുടെ ഉപകരണങ്ങളും മേപ്പുകളും 
ചാര്‍ട്ടുകളും സ്പോര്‍ട്ട്സ്‌ ഉപകരണ 
ങ്ങളും ധാരാളം സ്റ്റോക്കുണ്ട്‌. വര്‍ഷാന്ത 
തിരക്കാവുന്നതിന്‌ മുമ്പ്‌ സമീപിക്കാന്‍ 
അപേക്ഷ. 


ASTROLOGY SOFTWARE GIVEN ON LICENSE/RENT 


മാലയോഗം ജാതകം കേരളത്തില്‍ താഴെ പറയുന്ന 
സ്ഥലങ്ങളിലും ലഭിക്കുന്നതാണ്‌... 
Universal Computer Services, Shukoor Bldgs, Kanhangad m Modem Co: 

. mput- 
ers, Opp. indoor Stadium, Kozhikode - 4 ജ Computer Systems, Chin- 
tavalappu, Kozhikode - 4 ഇ... Enterprises, East Nada, Guruvayur ജന 
Computer Centre, West Nada, Guruvayur അ Computer Centre, Appex Centre, 
V.H. Rd., Palakkad അ Express Computers, Muthuvattoor, Chavakkad, Trissur - 6 
MLCT, Chembottil Lane, Trissur - 1 ജ integral Computer Services, Near Bus 


Stand, Vaikom.# Compuware, New Bazar,Alappuzha # MK.P. Co 
, .K.P. Com 
Padmavilasam St., Fort, Tiruvananthapuram. ജ Pe 


T B 5 Publisher's DistributorsE 
ചു 185 Building, G.H.Road, CALICUT -1 
TBS Phone:60085 


Court Road, CALICUT-1. Phone: 74025 


Cicerone MA/120 - 


Ee ം FOUR ACES 


rowers wv oT 


irc nro 


വഴികള്‍ ഒന്നായിര്‍ച്ടുര്‍ന്ന്‌ മഹാര്പവാഹമാകു 
ന്ന ചരിശ്രത്തിന്‍റെ അനിവാര്യതയായി 
അദ്ദേഹം ഇതിനെ കാണുകയുണ്ടായി. 
അദ്ധ്യാപകരും ഇടതമരം സര്‍ക്കാര്‍ ജീവന. 
ക്കാരുമാണ്‌ ഇനി യോജിക്കേണ്ടതെന്നും 
തന്‍െറ കാലത്ത്‌ അതു കാണാന്‍ കഴിയുമോ 


മായ സാഹചര്യത്തില്‍ ഇതിന്‍െറ നാന്ദി 
കുറിക്കുമെന്ന കാര ത്തില്‍ അദ്‌ ദേഹത്തിനു 
സംശയമുണ്ടായിരുന്നില്ല. 


ഉച്ചയ്‌ ക്കുശേഷം നടന്ന രപതിനിധി സമ്മേ 
ഉനത്തിലെ വി.എസ്‌. അച്യുതാനന്ദന്‍െറ 
ഉദ്ഘാടന.പസാഗവും ശ്രദ്‌ ധേയമായിരുന്നു. 
വി.എസ്സിന്‍െറ രോഷം അമേരിക്കന്‍ സാമാ 


നേരെയാണ്‌ ഉയര്‍ന്നത്‌. ഇന്ത്യയുടെ. ചേ 
രിപേരാനയത്തിനുമേല്‍ കരിതേച്ച ഇന്ത്യന്‍ 
ഭരണകുടത്തോടും ഈ യുദ്ധത്തെ നിരോധി 
ക്കാന്‍ 
രാഷ്‌ .ടങ്ങളോടും അദ്‌ ദേഹം ചോദ്യങ്ങളുയര്‍ 
ത്തിവ്പതികറിച്ചു. മൂന്നാംലോക രാജ്യങ്ങള്‍ക്ക്‌ 
വരാന്‍ പോകുന്ന ഒരു വിപത്തിന്‍െറനേരെ 
അദ്ദേഹം വിരല്‍പുണ്ടുകയും ചെയ്തു. 
"സ്വകാര്യ മാനേജ്‌ മെന്‍റ്‌ വിദ്യാഭ്യാസരംഗ 
ത്തു നല്കുന്ന സേവനം നിസ്തുലമാണ്‌. 
എന്നാല്‍ വിദ്യാഭ്യാസമേഖലയെ കച്ചവടത്തി 
നായി വിനിയോഗിച്ചാല്‍ അതിനെതിരെ 
ശബ്ദിക്കണം. അത്‌ മതന്യുനപക്ഷത്തിനെ 


ക്ഷിക്കുന്ന കേരളത്തിലെ ഇന്നത്തെ ഗവണ്‍ 
മെന്‍റിനെ ശക്‌ തിപ്പെടുത്താനുള്ള ബാദ്ധ്യത 
അദ്‌ ധ്യാപകര്‍ക്കുമുണ്ടെന്ന്‌ അദ്‌ ദേഹം എടു 
ത്തു പറഞ്ഞു. സാക്‌; ഷരതാരപവര്‍ത്തനത്തിനു 
മുന്നിട്ടിറങ്ങിയ അദ്ധ്യാപകരെ അഭിനന്ദി 
ക്കുകയും ചെയ്തു. 

ഉദ്ഘാടനസമ്മേളനത്തില്‍ കെ.പി.ടി.യു 
പ്രസിഡന്‍റ്‌ എം.സി. സുകുമാരനായിരുന്നു 
അദ്ധ്യക്‌ ഷന്‍. .പതിനിധിസമ്മേളനത്തിന്‍െറ 
പ്രസീഡിയം പി. സോമനാഥനും എം.സി. 
സുകുമാരനും ജെ. സരസ്വതിയമ്മയും ചേര്‍ന്ന 
തായിരുന്നു. 

വിദ്യാഭ്യാസ വകുപ്പുമ്രന്തി കെ. ചന്ദ്ര 
ശേഖരന്‍ സമ്മേളനനഗരിയിലെത്തി ആശംസ 
കള്‍ നേരുകയുണ്ടായി. ജില്ലാകാണ്‍സിലുകള്‍ 
- വന്നാല്‍ വിദ്യാഭ്യാസരംഗത്ത്‌ , കൂടുതല്‍ 


ച വൈദ്യുത വകൂപ്പൂമന്ത്രി ടി. ശിവദാസമേനോന്‍ 
സമ്മേളനനഗരിയില്‍ നിറഞ്ഞുനില്ക്കുകയാ 


ഹിതരായിരുന്നു. കെ.വി. ദേവദാസ്‌, വി.വി. 
ദക്ഷിണാമൂര്‍ത്തി, ആര്‍ .എന്‍. മനഴി, അരുവി 


| ടി.യുപവര്‍ത്തകനായിരുന്ന തിരുവനന്തപുരം 


ലോനപ്പന്‍ നമ്പാടന്‍ എന്നിവരുടെ സാന്നിദ്ധ്യ 
വും പ്രത്യേക ശ്രദ്ധയാകര്‍ഷിച്ച. പിണറായി 
വിജയന്‍, എം.എ. ബേബി, എം. വിജയകുമാര്‍, 


എന്നതാണ്‌ തന്‍െറ ചോദ്യമെന്നും ഇ.എം. - 
ഉസ്‌ വ്യക്‌ തമാക്കി. കേരളത്തിലെ അനുകൂല , 


ജൃത്വത്തിന്‍െറ കിരാതതാണ്‌ ഡവത്തിനു , 


_ശമിക്കാതിരുന്ന സോഷ്യലിസ്ററ്‌ ൦ 


പീഡിപ്പിക്കലായി കണക്കാക്കരുത്‌.” വി.എസ്‌ . 
പറഞ്ഞു. അദ്ധ്യാപകരുടെ താല്‌ പര്യം സംര 


പ്രവര്‍ത്തനങ്ങള്‍ നടക്കുമെന്ന്‌ മന്ത്രി പറഞ്ഞു. . 


| യിരുന്നു. സംഘടനകള്‍ ഒന്നാകുന്ന വേളയില്‍. 
. | ഇരുകൂട്ടരുടെയും മുന്‍കാല നേതാക്കള്‍ സന്നി 
പ്പുറം പഭാകരന്‍ തുടങ്ങിയവരാണ്വര്‍. കെപി. : 


1 സിററി മേയര്‍ കരുണാകുരന്‍നായര്‍, മന്ത്രി 


ഒ.എന്‍ വി പറഞ്ഞു. 


കടകംപളളി സുരേന്ദ്രൻ, കെ. അനിരുദ്ധ 
കാട്ടായിക്കോണം- വി. ശ്രീധര്‍, പി.ഒ 
ചന്ദ്രാനന്ദന്‍, പി. ഗോവിന്ദപ്പിള്ള തുടങ്ങി 
രാഷ്രീയ സംഹ്പടനാനേതാക്കന്മാരും സ 
മ്മേളനത്തില്‍ സജീവ സാന്നിദ്ധ്യം പുലര്‍ത്തി. 
സംയോജുനംരഖ പി.കെ. നാരായണനാണ്‌ ' 
അവതരിപ്പിച്ചത്‌. ഭരണഘടന സി.എസ്‌... 
ബാലകൃഷ്ണനും സംയോജന ,പമേയം 
കെ.ആര്‍. സുകുമാരനും അവതരിപ്പിച്ചു. അവ 
പാസായതോടെ കെ.പി.ടി.യു---കെ.ജി.ടി.എ 
സംഘടനകളുടെ സംയോജുനത്തില്‍നിന്ന്‌ 
പുതിയൊരു സംഘടന ഇന്മംകൊണ്ടു: . 
കേരളാ സ്‌ക്കൂള്‍ ടീച്ചേഴ്സ്‌ അസോസിയേ 
ഷന്‍. . 7 

കെ.എസ്‌ .ടി.എ എന്ന പുതിയ സംഘടന 
യുടെ പുതിയ ബാഡ്ജും കുത്തി പിറേറദിവ 
സം സമ്മേളനനഗരിയിലെത്തിയ പ്രതിനിധി 
കള്‍ അടക്കം പറയുകയും ഉറക്കെ സംസാരി 
ക്കുകയുഃ ചെയ്തത്‌ പേരിനെക്കുറിച്ചു 
തന്നെയായിരുന്നു. പ്രതീക്ഷയുമായി പൂര്‍ണ്ണ 
മായി ഒത്തിണങ്ങിയ പേരാണോ? ഇതുതന്നെ 
യല്ലേ നല്ല പേര്‌? ഇതു മറേറതെങ്കിലും 
സംഫ്ലടനയ്ക്കുളള പേരാണോ?-ഉചുയോടെ 
എല്ലാവരും കെ.എസ്‌.ടി.എ ആയിക്കഴിഞ്ഞു. 
കെ. ചന്ദന്‍ പ്രസിഡന്‍റായും കെ. 
ബാലകൃഷ്ണന്‍ നമ്പ്യാര്‍ സ്രെകട്ടറിയായും 
തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പി. സോമനാഥനും 
കോരന്‍ മാസ്റ്ററും വൈസ്‌ (പസിഡന്‍റുമാര്‍. 
പി.കെ. നാരായണന്‍, കെ.ആര്‍. സുകുമാരന്‍, 
എ.ആര്‍. സോമശേഖരന്‍ എന്നിവര്‍ ജോയിന്‍റ്‌ 
സ്വെകട്ടറിമാര്‍. സിജ്ി ജോര്‍ജാണ്‌ ര്ടരഷറര്‍. 


25 പേരുളള എക്‌സിക്യൂട്ടീവ്‌ കുമ്മിററിയും 75 


പേരുളള സംസ്ഥാനക്കമ്മിററിയുമായി. 
പതിനഞ്ചാം തീയതി കെ.എസ്‌ .ടി.എയുടെ 
സമ്മേളനമായിരുന്നു. രാവിലെ വിദ്യാഭ്യാസ 
സാംസ്കാരിക സമ്മേളനം. ഉച്ചയ്‌ ക്കുശേഷം 
സൌഹൃദ സമ്മേളനം. ശിവദാസ മേനോനായി 
രൂന്നു രാവിലത്തെ സമ്മേളനത്തിന്‍െറ ഉദ്ഘാ 
ടക. പഴയ സരസത നഷ്ടപ്പെടുത്താതെ 


- തന്നെ അദ്‌ ദേഹം മസ്ജിദ്‌ ,്പശ്‌നവും മററും 


“അവതരിപ്പിച്ച. ടി.സി. നാരായണന്‍ നമ്പ്യാര്‍, 

പി.ആര്‍. നമ്പ്യാര്‍ തുടങ്ങിയ പഴയ മലബാര്‍ 
ടീച്ചേഴ്‌സ്‌ യൂണിയന്‍ നേതാക്കളുടെ വാക്കുകള്‍ 
അനുസ്മരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹ 
ത്തിന്‍െറ പ്രസംഗം. 

. ഒ.എന്‍.വി. കുറുപ്പിന്‍റെ പ്രഭാഷണം 
യുദ്ധത്തിനെതിരായുള്ള ഒരു മനുഷ സ്നേ 
ഹിയുടെ ആത്മരോഷത്തിന്‍െറ പ്രവാഹ 
മായിരുന്നു. സ്വയം വരിക്കുന്ന രാഷ്ട്രീയ 
ഷണ്ഡത്വം അഭിമാനമായി കരുതി നടക്കുന്ന 
വന്‍ശക്തികളോടുള്ള അദ്‌ ദേഹത്തിന്‍റെ രോ 
ഷം കാവ്യാത്‌ മഭാഷയിലാണ്‌ പുറത്തു വന്നത്‌. 
“ലോകമാകെ ഫാസിസത്തിന്‍െറയും സ്വേ 
ച്ഛാധിപതൃത്തിന്‍െറയും കരിങ്കുടക്കീഴില്‍ , 
ഒതുക്കാനിറങ്ങിയ ഹിററ്ലറെ നിലയ്ക്കു 
നിറുത്തിയ ആള്‍ എ :കുരനാണെന്ന്‌: ആരു 


പറഞ്ഞാലും നമ്മെ സംബന്ധിച്ചിടത്തോളം 


ആരാധ്യനായ മഹാപുരുഷന്‍തന്നെയാണ്‌. 


ചലച്ചിത്ര വികസനകോ ര്‍പ്പറേഷന്‍ ചെയര്‍ 


; സമ്മേളനത്തിലെ അദ്ധൃക്‌ ഷന്‍. 
:- സര്‍ക്കാര്‍ സ്ക്കൂളുകളില്‍ കുട്ടികളെ അന 
: യ്ക്കാതെ സ്വകാര്യ 
; രക്ഷിതാക്കള്‍ കുട്ടികളെ പറഞ്ഞുവിടുന്നതി. 


മാനായ പി. ഗോവിന്ദപ്പിളളയായിരുന്നു , 


സ്ക്കൂളുകളിലേക്ക്‌. 


ന്‍െറ കാരണം ഗൌരവമായി പരിശോധിക്കണ 
മെന്ന്‌ സുഹൃദസമ്മേളനം ഉദ്ഘാടന: 
ചെയ്തുകൊണ്ട്‌ വ്യവസായ വകുപ്പുമന്തി 
 ഗനരിയമ്മ ആവശ്യപ്പെട്ടു. അച്ചടക്കത്തിന്‍െറ 
പുതിയ പാഠങ്ങള്‍ പറഠിപ്പിക്കേണ്ടതിന്‍െറ, 
ആവശ്യകതയും ചൂണ്ടിക്കാട്ടി. വിവിധ ട്രേഡ്‌ 
യൂണിയന്‍ നേതാക്കള്‍ ആശംസകള്‍ അര്‍പ്പിച്ചു 
ലോകം യുദ്ധക്കെടുതിയില്‍ വീര്‍പ്പുമുട്ടു. 
മ്പോള്‍ ഇന്ധനവ്യയവുമായി ഒരു ഘ്വോഷ .| 
യാത്ര നടത്തേണ്ടെന്ന തീരുമാനം വമ്പിച്ചൊരു |. 
റാലിയെക്കാള്‍ ശ്രദ്ധേയമായി. 
സമാപന സമ്മേളനത്തില്‍ മുഖ്യ,പഭാഷകന്‍, 
മുഖ്യമന്തി ഇ.കെ. നായനാരായിരുന്നു. 
നര്‍മ്മരസം തുളുമ്പുന്ന വാക്കുകളില്‍ രാഷ്ര്ടീയ . 


Ped 


വിദ ാഭ്യാസ-സാംസ്‌ കാരിക സമ്മേളനം | 
” ഗാരിഅമ്മ ഉദ്ഘാടനം ചെയ്യുന്നു 


കാര്യങ്ങള്‍ വശദീകരിച്ച അദ്‌ ദേഹം അദ്ധ്യാ 
പകരോടുളള ' ഗവണ്‍മെന്‍റിന്‍റെ ബന്ധം 
സുദ്യഡ്മാക്കുന്ന സൌഹൃദം പപദര്‍ശിപ്പിച്ചു. | 
പി.കെ. വാസുദേവന്‍നായര്‍, തൊഴില്‍വകു 4 
മ്രന്തി കെ. പങ്കജാക്‌ ഷന്‍, പ്രൊഫ. സുന്ദ 
രേശന്‍നായര്‍, കെ. അനിരുദ്ധന്‍ എന്നിവര്‍ 
സംസാരിച്ചു. കി: 
സമകാലിക.പശ്നങ്ങളില്‍ പ്രതിജ്ഞാ |. 
ബദ്ധത ഉയര്‍ത്തിക്കാട്ടുന്ന പ്രമേയങ്ങളാണ്‌ |! 
സമ്മേളനം അംഗീകരിച്ചത്‌ . പേരിചേരാനയ 
ത്തില്‍നിന്ന്‌ വൃതിചലിച്ച്‌ യുദ്ധവിമാനങ്ങള്‍ 
ക്ക്‌ ഇന്ധനം നല്കുന്ന കേന്രദഗവണ്‍മെന്‍റി 
നെയും ദേശീയ നയമെന്ന നിലയില്‍ 
ഐ.എം.എഫില്‍നിന്ന്‌ കടം വാങ്ങി വാങ്ങി 
. തലയില്‍വച്ചകെട്ടുന്ന കേന്ദ ധനകാര്യ |” 
വകുപ്പിനെയും വിമര്‍ശിക്കുന്നതോടൊപ്പം മത 
സൌഹാര്‍ദ്ദം കാത്തുസുക്ഷിക്കാനും വിഫ് | 


' ടന്വാദത്തിന്‌ അറുതിവരുത്താനും ആഹ്വാനം ; 5 


' ചെയ്യുന്നു ഈ സമ്മേളനം. 


കലാകൌമുദി 43 


കേരളം മാര്‍ക്‌സിസ്റ്റ്‌ 


. വീക്ഷണത്തില്‍ 
1947-48 കാലത്ത്‌ പ്രസി 
ദ്ധീകരിച്ച എന്‍െറ കേരളം 
മലയാളികളുടെ മാതൃഭൂമി” എന്ന 
ഗ്രന്ഥമാണ്‌ . കേരള ചരിശ്രത്തെ 
മാര്‍ക്‌സിസ്റ്റ്‌ വീക്ഷണത്തോ 
ടെ പരിശോധിക്കാനുള്ള ആദ്യ 
ശമം. അത്‌ ഒരതിരുവരെ 
വിജയിച്ചു, “'ജാതി-ജുന്മി-നാ 
| ടുവാഴി മേധാവിത്വം ' എന്ന്‌ 
ഞാന്‍ വിളിച്ച കേരളത്തിലെ 
ഫ്യൂഡല്‍ വ്യവസ്ഥയുടെ ഉത്ഭ 
. വം തൊട്ട്‌ സ്വാതന്ത്യലബ്ധിക്ക്‌, 
“ തൊടുമുമ്പുവരെയുളള കേരള 
' ത്തിന്‍െറ ചരിതം വിശദീകരി 
“ക്കുന്നതില്‍ സാമാന്യം വിളുയം 
വരിക്കാന്‍ എനിക്ക്‌ കഴിഞ്ഞു." 
| ഗന്ഥത്തിന്‍െറ ആമുഖം ഇ. 
എം.എസ്‌ ഇങ്ങനെയാണ്‌ 
ആരംഭിക്കുന്നത്‌. കേരള ചരിയത 
“രചനയ്ക്ക്‌ ഇ.എം.എസ്‌ മാര്‍ 
ക്സിസം കണ്ണാടിയായി ഉപ 
. യോഗിക്കുന്ന രീതിയും ചെന്നെ 
ത്തുന്ന നിഗമനങ്ങളുമെല്ലാം വി 
. വാദപരങ്ങളാകാം; അപ്പോഴും 
വളരെ ഗൌരവത്തോടെ എഴുത 
പ്പെട്ട ഒരുചരി്രരഗന്ഥമാണിത്‌ . 
പാരമ്പര്യചരിരതകാരന്‍ മാരെ 
തിരുത്താനുള്ള ഒരു ്രമത്തിന്‍െറ 
.| ഭാഗവുമാണിത്‌ . മാര്‍ക്സിസ്റ്‌ 
വീക്‌ ഷണത്തിലുളള ചരി്രവും 


തു 
സ്‌ 


മാര്‍ക്‌ 


ഴി mmc 
ൂല്ിസ്വി![[([ ച്ച 


യഥാര്‍ത്ഥ ചരിശ്രത്തെ സംബ 
ന്ധിച്ചിട്ത്തോളം അപൂര്‍ണ്ണമാ 
' കാമല്ലോ. അത്‌ രാജ്യ ചരിത 
ത്തിന്‍െറ (പധാനമായ അന്തര്‍ 
ധാര കളിലൂടെയുളള യാത 
മാരതമാണല്ലോ. 


1 കേരളം മാര്‍ക്‌ സിസ്ററ്‌ 
വീക്ഷണത്തില്‍ 


കലാകരമുദി 44 


പ്രസ്ഥാനത്തിന്‍െറ 


സാ: ചിന്ത പബ്ളിഷേഴ്സ്‌ 
വില: ടട രൂപ 


ലോക്രപസിദ്ധ 
നര്‍മ്മ കഥകള്‍ 


വിദേശ ഭാഷകളില്‍നിന്നു 
തിരഞ്ഞെടുത്ത പതിനെട്ട്‌ കഥ. 

' കളുടെ ഒരു സമാഹാരം. ജി 
യോവന്നി ഗ്വാറെസ്ചി, അല 
ക്‌സാണ്ടര്‍ ഫ്രേററര്‍, സാമുവല്‍ 
സെല്‍വോണ്‍, യാറൊസ്‌ളാവ്‌ 
. ഹസേക്‌, 


കോകോക്ക്‌, ബെഞ്ചമിന്‍ എ 
ന്നിവരാണ്‌ മുഖര്‍. ഉദാത്തമായ 
നര്‍മ്മഭാവന കൊണ്ട്‌ അനുഗ്ര 


ഹിക്കപ്പെട്ടവരുടെ ഹാസ്യ സ്‌ 
ന്താനങ്ങളാണ്‌ ഇവിടെ സമാഹ 
രിക്കപ്പെട്ടിട്ടുളളത്‌. പരിഭാഷ 
യുടെ മര്‍മ്മം തിരിച്ചറിഞ്ഞ 
ഡോ. എസ്‌. വേലായുധനാണ്‌ 
കഥകള്‍ പരിഭാഷപ്പെടുത്തിയി 
രിക്കുന്നത്‌. 


ലോക ര പസിദ്ധ കഥകള്‍ 
പരിഭാഷ: ഡോ. എസ്‌. വേലായുധന്‍ 


. പ്രസാ: കറന്‍റ്‌ ബുക്‌സ്‌ 


വില . 20 രൂപ 
വിപ്ളവപ്പാതയില്‍ 
എന്‍െറ യാത 
ഇന്ത്യയില്‍ കമ്മ്യൂണിസ്ററ്‌ 
പ്രസ്ഥാനം കെട്ടിപ്പടുത്ത നേ 
താക്കളിലൊരാളായ സുന്ദരയു 
യുടെ ആത്മകഥ. ഇത്‌ അ- 
“ദ്ദേഹം ചുക്കാന്‍ പിടിച്ച വിപ്ളവ , 
പ്രസ്ഥാനങ്ങളുടെ കഥ കൂടി. 
യാണ്‌ രൃപത്യേകിച്ചും തെലുങ്കാന 
സമരത്തിന്‍േറയും ആന്ധ്രയിലെ 
കര്‍ഷക പ്രസ്ഥാനത്തിന്‍േറയും. 
ആന്ധ്രയിലെ കമ്മ്യൂണിസ്ററ്‌ 
ചരി 
വലിയൊരളവോളം ഈ ആത്മ 


. ഗ്രന്ഥ: ഇ.എം.എസ്‌ നമ്പൂതിരിപ്പാട്‌ 


കഥയില്‍നിന്ന്‌ വായനക്കാര്‍ക്ക്‌ 


ന്ത 


ഹാന്‍സ്‌ എല്‍. 


& 


rag + 


ദി 
[8 
20 
കിട്ടുന്നു. ഈ ആത്മകഥ പൂര്‍ 
ത്തിയാക്കുന്നതിനുമുമ്പുതന്നെ 
സുന്ദരയ്യ അന്തരിച്ച. അവ 
താരികയില്‍ ഇ.എം.എസ്‌ എഴു 
തുന്ന '.....ഇന്ത്യയിലെ കമ്മ്യൂ 
ണിസ്ററ്‌ (പസ്ഥാനത്തിന്‍െറ 
വളര്‍ച്ചയെ സംബന്ധിച്ച പല 
വസ്തുതകളും വിവരങ്ങളും 
വായനക്കാര്‍ക്ക്‌ . ഇതില്‍നിന്നു 


' കിട്ടും.....ഒരു ്രാമീണ ഇടത്തരം 


കുടുംബത്തില്‍ ജുനിച്ച്‌ ദേശീയ 
്രസ്ഥാനത്തിലൂടെ വളര്‍ന്ന്‌ 


കമ്മ്യൂണിസ്ററുകാരനായി മാ 


റുന്നതുവരേയും പിന്നീട്‌ കമ്മ്യൂ 
ണിസ്ററുകാരനെന്ന നിലയ്ക്കും 
സ്വയം നോക്കിക്കാണുകയാണ്‌ 
സുന്ദരയ്യ ചെയുന്നത്‌...” 


വിപ്ളവപ്പാതയില്‍ എന്‍െറ യാത 
ഗ്രന്ഥ: പി. സുന്ദരയ്യ 
പരിഭാഷ: പി. ദിവാകര്‍ റാവു. 
അഗ്ധേകന്‍ എങ്ങണ്ടിയൂര്‍ 

പ്രസാ: ചിന്ത പബ്ളിഷേഴ്സ്‌ 
വില: 55 രൂപ 


സോക്രട്ടീസ്‌ 
സംസാരിക്കുന്നു 


"സോക്രട്ടീസ്‌ സംസാരിക്കു 


പുസ്റുകന്ദള്‍ 


ലളിതവും സുന്ദരവുമാണ്‌. 


ന്നു” എന്ന ഈ ചെറു ഗ്രന്ഥം 
സോഴ്രട്ടീസിന്‍െറ ര്രശസ്തമായ 
ന്യായവാദമാണ്‌ . ത൭ന്‍റ പേരി 


ലുണ്ടായ കേസില്‍ സോഗകട്ടീസ്‌. 


നടത്തിയ എതിര്‍ വാദം. ഈ 
ന്യായവാദം മൂന്നു (പ്രഭാഷണ 
ങ്ങളായിട്ടാണ്‌ പ്ളേറേറാ എഴു 
തിയിരിക്കുന്നത്‌. അവയില്‍ ആ 
ദൃത്തെ പ്രഭാഷണത്തിന്‍െറ പ 
രിഭാഷയാണിത്‌ . ബെഞ്ചമിന്‍ 
ജോവറ്റിന്‍െറ ഇംഗ്ളീഷ്‌ പരി 
ഭാഷയെ ആശ്രയിച്ചാണ്‌ മല 
യാള പരിഭാഷ നിര്‍വ്വഹിച്ചി 
രിക്കുന്നത്‌. പരിഭാഷ നീതിപൂര്‍ 
വൃകമാണ്‌ . പക്ഷേ, പുസ്തകം 
അച്ചടിച്ചിറക്കിയിരിക്കുന്നത്‌ 
തീരെ അനാകര്‍ഷകമായ മട്ടില്‍. 


സോക്രട്ടീസ്‌ സംസാരിക്കുന്നു 
പരിഭാഷ: കെ.എ.പോള്‍ 


ഗ്പസാ: പൂര്‍ണ്ണ പബ്‌ളിക്കേഷന്‍സ്‌ 


വില: 12 രൂപ 


ഭൃത്യന്മാര്‍ 
ജീവിതത്തിന്‍െറ ദയനീയ ഭാ 
വങ്ങള്‍ സാമൂഹ്യ പശ്ചാത്തല 


Se 


ത്തില്‍ റിയലിസ്ററിക്കായി വര 
കാട്ടുന്ന ഒരു കഥാകാരനാണ്‌ 
പാങ്ങില്‍ ഭാസ്‌കരന്‍. എഴുത്ത്‌ 
സാമൂഹ്യമായ ഒരു കര്‍ത്തവ്യ 
മായി കരുതുന്നതിന്‌ തെളിവു 
കളുളള കഥകളാണ്‌ അദ്‌ ദേഹം 
കൂടുതലും എഴുതിയിട്ടുള്ളത്‌. 
സര്‍ക്കാര്‍ സര്‍വ്വീസിലെ ശിപാ 
യിമാരുടെ ജീവിതമാണ്‌ ഈ 
നോവലിലെ പമേയം. രചന 


ഭൃത്യന്മാര്‍ 
ഗ്രന്ഥ: പാങ്ങില്‍ ഭാസ്‌കരന്‍ 
പ്രസാ. കറന്‍റ്‌ ബുക്‌സ്‌ തൃശൂര്‍ 
വില: 33 രൂപ 


വിജയമുണ്ടാകുന്നത്‌ വിദ്യാര്‍ത്ഥികള്‍ 
അയാളോട്‌ അനുകൂലമായ മാനസികനിലപൂലര്‍ - 
ത്തുമ്പോഴാണ്‌ . കുട്ടികള്‍ കൂവേണ്ടതില്ല, മറ്റുതര 
ത്തില്‍ ബഹളം വക്കേണ്ടതില്ല. വിപരീതഭാവ 
ത്തോടുകൂടിയാണ്‌ അവര്‍ ഇരിക്കുന്നതെങ്കില്‍ 
പഠിപ്പിക്കല്‍ പരാജയപ്പെട്ടതുതന്നെ. പ്രഭാഷകരു 
ടെ സ്ഥിതിയും വിഭിന്നമല്ല. പ്രതികൂല 
മാനസികാവസ്ഥയോടുകൂടി ,പഭാഷണാ കേള്‍ 
ക്കുന്നവരാണുളളതെങ്കില്‍ ആ പ്രഭാഷണം 
കൊണ്ടു .പയോളുനമൊന്നുമില്ല. കഥാകാരന്മാ 
രുടെ സ്ഥിതിയോ? (്രിയങ്കരരായ വായനക്കാരല്ല 
കഥാകാരന്‍ മാര്‍ക്കുളളതെങ്കില്‍ കഥയ്യെതനന്നാ . 
ണെങ്കിലും ആ രചന സാഫല്യത്തിലെത്താന്‍ 
പയാസാ. 
| നവീനഗ രചയിതാക്കള്‍ക്ക്‌. ഈ രീതിയില്‍ 
സ്നേഹശീലരായ വായനക്കാര്‍ ഇല്ല. അവര്‍ 
എഴുതുന്നത്‌ അവര്‍ക്കു മനസ്സിലാക്കാന്‍. 
വയ്യാത്തതുകൊണ്ടു വെറുപ്പ്‌ ഉണ്ടാകുന്നു. 
തമമലയാള ഭാഷയെ ആശ്ളേഷിച്ചുകൊണ്ടു 
രതികുജ്ിതം നടത്തുന്നവരെ വായനക്കാര്‍ വെറു 
പ്പോടുകൂടി മാത്രമല്ല അറപ്പോടും sn co 
വീക്ഷിക്കുന്നത്‌. പ്രതിഷേധാര്‍ഹങ്ങളായ 2% 
ങ്ങള്‍ ഉള്‍ക്കൊളളുന്ന “സാഹിത്യവാരഫലം 
വായിക്കുന്നവരില്‍ ചിലര്‍ക്കെങ്കിലും ഈ നം 
വെറുപ്പും ഉണ്ടാകുന്നില്ലേ എന്ന ped 
ഉണ്ടാകാം. അതിന്‌ ഉത്തരമുണ്ട്‌ . സാഹ്‌തൃ 
ഫലക്കാരന്‌ എന്തു ദോഷമുണ്ടായാലും അയ ് 
പറയുന്നത്‌ എല്ലാവര്‍ക്കും മനസ്സിലാകും. ക 
ലാവുക എന്ന പ്രകിയ നടക്കുമ്പോള്‍ 
ക്കാര്‍ക്ക്‌ ഈ ലേഖനമെഴുതുന്ന -ആളിനെസ്സം 


പക്ഷേ അതിനോടു 6 
തനിയെ പറഞ്ഞ്‌ ചില 
മനസ്സിലായിക്കഴിഞ്ഞാല്‍ 
യാണ്‌. വെറുപ്പിനും 
വികാരങ്ങള്‍ക്കും വലി 
ദൂര്‍ശഹരചനയെസ്സംബില്ച 
ണ്ടാകുന്ന മാനസികന്ല. ക്‌ 
കണ എന്ന്‌ ഞി 
'ഈ തോന്നല്‍ അറപ്പിനും വെറുപ്പിനും 
ഭവിക്കുന്നു. നവീനതമ കലയെ 
ത്തെയും ഏതാണ്ടു നീതിമത്‌ 


യും സാഹിത്യ 


| എം 


7 സാഹിത്യ 


a പ്‌ അധ്യാപകനന്‍െറ അധ്യാപന ജീവിതത്തിനു -- 


ഇയാള്‍ നമ്മളെ. 


കരിക്കുന്ന pehuma- . 


. കൃഷ്ണന്‍നായര്‍ 


nization of Art എന്ന പുസ്തകത്തില്‍ (ഒര്‍ടേഗ ഇ 


ഗാസറ്റ്‌ എഴുതിയത്‌) ഈ വിധത്തില്‍ ഒരാശയം 
ഉണ്ടെന്നാണ്‌ എന്‍െറ ഓര്‍മ്മ. 
ig * ™ ന 

 മു.ക്ലൂില്‍ പിയതങ്കരരായ വായനക്കാര്‍ 
എന്നെഴുതിയത്‌ എഴുത്തുകാരനു (പിയം ചെയ്യുന്ന 
വായനക്കാര്‍ എന്ന അര്‍ത്ഥത്തിലാണ്‌ . ഇങ്ങോട്ടു 
പ്രിയം ചെയ്യുന്നവരെയും പ്രിയങ്കരന്‍ എന്നു 
പറയാം. '്രിയംകരോ മേ പിയ [മേ രപിയഃ 
(്രിയംകരഃ എന്‍െറ ്രാണനാഥന്‍ ശ്രിയം 
ചെയ്യുന്ന ആളാണ്‌ എന്നു രഘുവംശം. സര്‍ഗ്ഗം 14. 
ശ്ളോകം 48.] അതിനാല്‍ , നെഹ്റു നമുക്കു 
പ്രിയങ്കരനാണ്‌ ' എന്ന പ്രയോഗം തെറ്റാണെന്ന്‌ 
ഒരു സംസ്കൃത പണ്‌ ഡിതന്‍ പണ്ടു കേരളകമുദി 
ദിനപ്രതത്തില്‍ എഴുതിയതു ശരിയല്ല. ജനങ്ങള്‍ 
നെഹ്‌റുവിനു പിയങ്കരരാണ്‌, "നെഹ്റു ജന 
ങ്ങള്‍ക്കു ര്പിയങ്കരനാണ്‌ . ഈ രണ്ടു പയോഗ 
ങ്ങളും ശരി. 


കെ.എല്‍. മോഹനവര്‍മ്മ 


ശ്രീ. കെ.എല്‍.മോഹനവര്‍മ്മ വായന 
'ക്കാര്‍ക്കു ,്രിയംകരനാണ്‌ ; വായനക്കാര്‍ അദ്ദേ 


ഹത്തിനു ്രിയംകരരാണ്‌ . ഈ സത്യത്തിന്‌ 


ഭൂമി 
-ദൃഡ്മീകരണ. നല്കുന്നു അദ്ദേഹം മാതൃഭൂമ 


ആഴ്ചപ്പതിപ്പില്‍ എഴുതിയ റോസ്‌ മേരി എന്ന 
ചെറുകഥ. അത്യാകാംക്‌ ഷയാര്‍ന്ന, ഭയജുനകത 
യോളം ചെന്ന രതിയല്ല ഇക്കഥയിലുളളത്‌ . അത 
അടങ്ങികത്തുന്നതേയുളജു. നിയ്യന്തിതസ്വഭാവമേ 
അതിനുള്ളൂ. ആര്‍ക്കാണ്‌ ആ രതി? റോസ്മേരിക്ക്‌ 
ഒരു തമ്പുരാനോടു തന്നെ. അയാള്‍ ഒരു കാലത്തു 


കമ്മ്യൂണിസ്‌റ്റായിരുന്നു. കാലം ചെന്നപ്പോള്‍ ആ 


ആശയമങ്ങ്‌ ഉപേക്ഷിച്ചു. സ്‌കോച്ച്‌ വിസ്കിയു 


മായി കഴിഞ്ഞുകൂടിയ അയാള്‍ മരിച്ചപ്പോള്‍ 


റോസ്‌ മേരി മരണമന്വേഷിച്ചു പോകുന്നു. ജഡം 


. കാണുന്നതോടെ അവള്‍ക്കു ദുഃഖമുണ്ടാകുന്നു. 
ആ ദുഃഖം മരണം ജുനിപ്പിച്ചതല്ല.. തമ്പുരാന്‍ 
.- വേണ്ടതെന്തോ അതു ചെയ്തുകൊടുത്തില്ലല്ലോ 


എന്നോര്‍മ്മിച്ചളള വിഷാദമാണത്‌ . റോസ്മേരി 
യുടെ ബോധമനസ്സിലെയും അബോധമനസ്സിലെ 
യും മൃദുല ചലനങ്ങളെ കലാസുഭഗമായി 


പിശ്രീകരിക്കുന്നു മോഹനവര്‍മ്മ. B 
ലൈംഗികത്വം ഒരനന്തമായ പ്രവാഹമാണ്‌; 


(പിയങ്കരരായ വായന. 


ക്കാരല്ല കഥാകാരന്മാര്‍ 
ക്കുളളതെങ്കില്‍ കഥയ്യെത 


നന്നാണെങ്കിലും ആ രചന , 
സാഫല്യത്തിലെത്താന്‍ ഗപ . 


യാസം. നവീന ഗദ്ൃരചയി 
താക്കള്‍ക്ക്‌ ഈ രീതിയില്‍ 


സ്‌ നേഹശീലരായ വായന 
ക്കാര്‍ ഇല്ല. അവര്‍ എഴുതു 


ന്നത്‌ അവര്‍ക്ക്‌ മനസ്സിലാ 
ക്കാന്‍ വയ്യ. വയ്യാത്തതു 
കൊണ്ട്‌ വെറുപ്പ്‌ ഉണ്ടാ 
കുന്നു. 


കെ.എല്‍. മോഹന്വര്‍മ്മ 


ന്ത gg ao 


gE 


കലാകാണ്‌ ക 


കേമന്‍ ദ്വീപില്‍ 
കടല്‍ക്കൊളളക്കാരന്‍െറ, 
ശവമാടം 


? 

[ 

| 

. 
| (വ്്യാകരണത്തെററും 
പ്രയോഗവൈകല്യവും രച 
Sos 
ടുത്തഭാവിയിലെ വലിയ 
ccc പോകു 
| ത്‌. അവരെ ആക്ഷേ 
പ ക്കാന്‍ പാടില്ലല്ലോ. 


ഭഴാക്നമുദി 46 


ജീവിതം പോലെ. അതിനു തുടക്കമില്ല, ഒടുക്കമില്ല. 
റോസ്‌ മേരിയില്‍ അത്‌ എങ്ങനെയോ തലയുയര്‍ 
ത്തി. അവള്‍ ആ ശിരസ്സ്‌ ഒന്നു പിടിച്ചുതാഴ്ത്തി. 
എങ്കിലും അത്‌ അപ്രത്യക്‌ ഷമായില്ല. അബോധ 
മനസ്സിലൂടെ അതു (പ്വഹിച്ച്കൊണ്ടിരുന്നു; 
കഥയുടെ അവസാനത്തില്‍ വര്‍ണ്ണിക്കുന്ന മഴയെ 
പ്പോലെ. ഈ പ്രവാഹത്തെ ആഖ്യാനവൈ 
ദഗ്ദ്ധ്യത്തോടെ നമുക്കുകാണിച്ചുതരുന്ന മോഹ 
നവര്‍മ്മയുടെ ഇക്കഥ അസ്സലായിട്ടുണ്ട്‌ . 


ചോദ്യം, ഉത്തരം 


4s 
ഇപ്പോഴെന്തേ വ്യാകരണ കാര്യവും ്രയോ 
ഗവൈകല്യവും മറ്റും പറയാത്തത്‌? മടു 


"“വ്യാകരണത്തെറ്റും രപ യോഗവൈകല്യവും രച 
നകളില്‍ വരുത്തുന്നവരാണ്‌ അടുത്ത ഭാവി 
യിലെ, . വലിയ “പോസ്റ്റ്‌ മോഡേണ്‍ 
നിരൂപകരാവാന്‍ പോകുന്നത്‌. അവരെ 
.ആക്ഷേപിക്കാന്‍ പാടില്ലല്ലോ.” 


"കോട്ട്‌ ' എന്നതിന്‍െറ ഉച്ചാരണം “കട്ട്‌” എന്നു 
കാണിച്ചു, നിങ്ങള്‍ വിഡ്‌ വിയല്ലേ?' 
“അടുത്തകാലത്ത്‌ ഒരു ഇംഗ്‌ ളീഷുകാരന്‍ 
(സായ്പ്‌) എന്നോടു സംസാരിച്ചു. അദ്ദേഹം 
"കോട്ട്‌" എന്നല്ല പറഞ്ഞത്‌ . അതുകൊണ്ട്‌ 
മഹാപണ്ഡിതനായ ്രഫെസര്‍ ' ഷെപേ 
ഡിന്‍െറ നിഫ്വണ്ടുവെടുത്തു നോക്കി. “കട്ട്‌ 
എന്നാണ്‌ അതില്‍കണ്ടത്‌. ഇതിലെ യ്‌ 
ഉച്ചരിക്കേണ്ടത്‌ 'പഏ” എന്നതിലെ 
“ഒ ഉച്ചരിക്കുന്നതുപോലെയാണെന്നും 
ഷെപേഡ്‌ സാര്‍ .പറഞ്ഞിരിക്കുന്നു. എന്താ 
യാലും “കോട്ട്‌” ശരിയല്ല. “കട്ട്‌ ' തെറ്റാണെ 
“ജില്‍ അത്‌ എന്‍െറ തെറ്റല്ല ഷെപേഡിന്‍േറ 
താണ്‌. 11൦" എന്നത്‌” നമ്മള്‍ 'നോ” എന്നു 
പറയും. എന്നോടു സംസാരിച്ച സായ്പ്‌ 'നോ 
എന്നല്ല ഉച്ചരിച്ചത്‌. ഷെപേഡ്‌ അതിന്‍െറ 
ഉച്ചാരണം “നൌ എന്നു കാണിച്ചിരിക്കുന്നു. ” 


"ഭാര്യയും കാമുകിയും തമ്മിലുളള വ്യത്യാസ 
മെന്താണ്‌ ?” 

"ഭാര്യ ഭര്‍ത്താവിന്‍െറ വൃക്തിത്വത്തെയും 
സ്വത്വത്തെയും ഹനിക്കുന്നു. കാമുകി അയാ 
ളുടെ വൃക്തിത്വം, സ്വത്വം പുരുഷത്വം 
ഇവയെ ഒഓന്നത്യത്തിലേക്കു കൊണ്ടുചെല്ലു 
ന്നു. പക്ഷേ ജീവിതാസ്തമയത്തില്‍ ഭാര്യ 
മാര്രമേ സഹായത്തിനു കാണു.” 


- “എനിക്കു ശ്രതുക്കളേറെ. ഞാനെന്തു ചെയ്യണം?” 


"“വീട്ടില്‍ത്തന്നെയിരുന്നാല്‍ ഒരു ശ്രതുവുമുണ്ടാ 
കുകയില്ലു. വെളിയില്‍ ഇറങ്ങിനടന്നു മറ്റുള്ള 
വരോടു സംസാരിച്ചാല്‍ ശ്രതുക്കളുണ്ടാകും.”' 


"മനസ്സിന്‍െറ ദാരിദ്യം ഭര്‍ത്താവില്‍ നിന്നു 
ഭാര്യക്കു, പകരുമോ അതോ ഭാര്യയില്‍ 
നിന്നു ഭര്‍ത്താവിനു പകരുമോ?” 

ഇതില്‍ സാമാന്യകരണം നടത്താന്‍ വയ്യ. 
സംസ്‌ കാരസമ്പന്നകളായ യുവതികള്‍ വി 
വാഹത്തിനുശേഷം അവരുടെ ഭര്‍ത്താക്ക 
ന്മാരെപ്പോലെ കളളം പറയുന്നവരായി 
മാറിയിട്ടുണ്ട്‌." . E 


““സാഹിത്യവാരഫലത്തിനു ലോകത്തെമ്പാടുമുള്ള 


മലയാളികള്‍ വായനക്കാരായി - ഉണ്ടെന്നു 
നിങ്ങള്‍ പറയുന്നതു ഞാന്‍ വിശ്വസിക്ക 
ണോ?” 
“വേണമെങ്കില്‍ വിശ്വസിക്കു. കരിബിയന്‍ സമുദ്ര 
ത്തിലുള്ള രണ്ടു ദ്വീപുകളാണ്‌ കേമന്‍ 
(Cayman). അവിടെ ജോര്‍ജ്ജ്‌ ടയണില്‍ 
ജോലിചെയ്യുന്ന ഒരു മലയാളിയില്‍ നിന്ന്‌ 
“എനിക്കൊരു കുത്തുകിട്ടി 
മുന്‍പ്‌. അദ്ദേഹം സാജ്കിതൃവാരഫലം 
പതിവായി വായിക്കുന്നുവെന്ന്‌ അറിയിച്ചി 
രിക്കുന്നു. ഒരു കാലത്തു അ്പാനിഷ്‌ 
കോളനികള്‍ കൊളളചെയ്‌ തിരുന്നവരെ ബു 


ക്കനീര്‍ എന്നാണ്‌ വിളിക്കുക. അങ്ങനെയുള്ള ' 


'കടല്‍ക്കൊളുളക്കാരുടെ ശവമാടങ്ങള്‍ കേമന്‍ 
ദ്വീപുകളിലുണ്ട്‌ . അദ്‌ ദേഹമയച്ച ഒരു പു 
സ്തകത്തില്‍ ഈ ശവമാടങ്ങളുടെ പടമുണ്ട്‌ . 


"നിങ്ങള്‍ ഇത്രകാലം കുരച്ചിട്ടും ആധുനിക 
സാഹിതൃത്തിനോ അതു രചിക്കുന്നവര്‍ക്കോ 
ഒരു ചുക്കും ഉണ്ടായില്ല. നിറുത്തിക്കൂടേ ഈ 
കുരയ്‌ ക്കല്‍? സത്യത്തില്‍ സത്യമാണ്‌ 
ആധുനികസാഹിത്യം? 

"തികഞ്ഞ കളളം ചിലപ്പോള്‍ തികഞ്ഞ സത്യമായി 
തോന്നും. കാലം കഴിയുമ്പോള്‍ കളളം 


കളളമായികാണപ്പെടും. ” 
"““ഉലയതിലൂതിയ പൊന്നു പോലെയും” എന്നു 
പറഞ്ഞാല്‍?” 
“അതു കവിവചനം.. സ്വര്‍ണ്ണത്തിനു അടി 


കൂടുതല്‍ കൂടുതല്‍ കിട്ടുന്തോറും അതിനു 
തിളക്കം കൂടും. മറ്റുതരത്തില്‍ നല്ലവനായ 
ഒരാളിന്‌ സ്രതീജ്ിതത്വം കൊണ്ട്‌ അടികിട്ടാ 
റുണ്ട്‌. ഓരോ തവണ അതുകിട്ടുമ്പോഴും 
അദ്ദേഹത്തിന്‍െറ ആരോഗ്യം വര്‍ദ്ധിക്കു 
ന്നു. ചെമ്പു തകിടില്‍ ചുറ്റികകൊണ്ടടിച്ചാല്‍ 
അത്‌ ഏതു വിധത്തിലും വഴങ്ങുദു; സ്ര്തീ 
യെപ്പോലെയാണ്‌ ചെമ്പ്‌ . ഇരുമ്പിലടിച്ചാല്‍ 
അതു കൂടുതല്‍ കഠിനമാകും; നവീന 
സാഹിത്യകാരനെ വിമര്‍ശിക്കുന്തോറും ആ 
യാളുടെ കാഠിന്യം കൂടും.” 


es re ee 


- സരക്കാര്‍ ജോലിചെയ്തിരുന്നകാലത്ത്‌ 
എനിക്കൊരു ലക്ചറര്‍ സിലക്ഷനുപോകേണ്ട 
തായിവന്നു. ഇന്‍റര്‍വ്യൂ സമയമാകാത്തതുകൊണ്ട്‌ 
(പിന്‍സിപലിന്‍െറ മുറിയില്‍ കുറെനേരം ഇരുന്നു. 
ഞാന്‍ ചെന്നുകയറിയയുടനെ ഒരു നോട്ടമെറി 
ഞ്ഞിട്ടു രപിന്‍സിപലച്ചന്‍ അനാദരത്തോടെ കൈ 
യൊന്നു നീട്ടി കസേര കാണിച്ചു. അയാളുടെ 
കോളേജിനെക്കാള്‍ വലിയ കോളേജില്‍ 
(പിന്‍സിപലിന്‍െറ ചാര്‍ജ്ജ്‌ വളരെക്കാലമുണ്ടാ 
യിരുന്നവനാണ്‌ ഞാന്‍. എങ്കിലും ശിപായിയോ 
ടെന്ന മട്ടിലാണ്‌ (പീഡിഗഗി ക്ളാസ്സ്‌ മാ്രമുളള 
ആ കലാശാലയുടെ അദ്‌ ധ്യക്ഷന്‍ എന്നോടു 
പെരുമാറിയത്‌ . ഞാന്‍ വിനയാന്വിതനായി കസേ 
രയില്‍ കൂനിക്കൂടി ഇരുന്നു. അച്ചന്‍ ഫൈലുകള്‍ 
നോക്കി 'ഗു” എന്നെഴുതി ഓര്‍ഡറിടുകയാണ്‌. 
ഓരോ കടലാസ്‌ മറിക്കുന്നതിനു മുന്‍പും അയാള്‍' 


ചൂണ്ടുവിരല്‍ വായിലേക്കിട്ടു തുപ്പല്‍ പുരട്ടും. 


ഞാനത്‌ എണ്ണിക്കൊണ്ടിരുന്നു മനസ്സില്‍. ഇരുപ 
ത്തിയൊന്നു തവണ ചൂണ്ടുവിരല്‍ വായിലേക്കു 


രണ്ടുദിവസം” 


യ്‌ 


4 


- പോയതുകൊണ്ട്‌ ഇരുപത്തിമുന്നു കടലാസ്സ്‌ 


ഫൈലില്‍ ഉണ്ടെന്ന്‌ എനിക്കു മനസ്സിലാക്കാന്‍ 
കഴിഞ്ഞു. ഇങ്ങനെ പല ഫൈലുകളുടെയും 
കടലാസിന്‍െറ എണ്ണം എനിക്കു ഗ്രഹിക്കാന്‍ 
സാധിച്ചു. തൂക്കിക്കൊല്ലാന്‍ കൊണ്ടുപോകുന്നവന്‌ ' 
പായസത്തോടുകൂടിയുളള ചോറുകൊടുക്കുന്നതു 
പോലെ ഒരു കപ്പ്‌ കാപ്പിയും നാലഞ്ചു കണ്‍ട്രി 
ബിസ്കറ്റും ശിപായി എന്‍െറ മുന്‍പില്‍ കൊണ്ടു 
വച്ച. .പിന്‍സിപലച്ചന്‍െറ മുന്‍പിലും അതുണ്ടായി. 
ഫൈലുകള്‍ ദൂരെ മാറ്റിക്കൊണ്ട്‌ - അച്ചന്‍ 
ചൂണ്ടുവിരല്‍ ഒന്നുകൂടി വായിലേക്കു കടത്തി 
തുപ്പല്‍ പുരട്ടിയിട്ട്‌ കാപ്പിക്കുപ്പ്‌ കൈയിലെടുത്തു. - 
അത്യുക്തിയെന്നോ കളളമെന്നോ തോന്നുന്നു. 
ണ്ടാവാം വായനക്കാര്‍ക്ക്‌ . രണ്ടുമല്ല. ചില 


ശീലങ്ങള്‍ മനുഷ്യനു മാറ്റാനൊക്കുകയില്ല. പു 


ഷ്കിന്‍െറ ഒരു കഥയില്‍ ചീട്ടുവിദ്യയുടെ 
രഹസ്യം മനസ്സിലാക്കിയ ഒരുത്തന്‍ റോഡിലിറ 
ങ്ങിയപ്പോള്‍ കണ്ടതേതും ചീട്ടുകളായി പരിഗണി 
ച്ചില്ലേ? അതൊരു എബ്‌സഷനാണ്‌ . അതുതന്നെ 
യായിരുന്നു അച്ചന്‍െറയും രോഗം. ഇന്‍റര്‍വ്യൂ 
സമയത്ത്‌ അയാള്‍ തുപ്പല്‍ തൊട്ട്‌ എന്നെയും 
സര്‍ക്കാര്‍ ്രതിനിധിയെയും വിളിക്കുമെന്ന്‌ 
എനിക്കു തോന്നാതിരുന്നില്ല. ഞാനതുകൊണ്ട്‌ 
തെല്ലകലെയാണ്‌ ഇരുന്നത്‌. . 

നമ്മുടെ ചില നിരൂപകര്‍ ഈ (്പിന്‍സിപലച്ച 
നെപ്പോലെയാണ്‌ . 'ഇഗ്‌ സിസ്‌റ്റെന്‍ഷ്യലിസ്‌ 
ത്തിന്‍െറ തുപ്പല്‍തൊടട്ട്‌ അവര്‍ എഴുത്തച്ഛന്‍െറ 
'അധ്യാത്‌ മരാമായണം' മറിക്കുന്നു. വീണ്ടും 
ചൂണ്ടുവിറല്‍ "നനച്ച്‌ “രാമായണം ചന്പു' 
മറിക്കുന്നു. ഒടുവില്‍ പാവപ്പെട്ട ഇടപ്പളളി 
രാഹ്ൃവവന്‍പിളളയുടെ 'തുഷാരഹാര'വും ആ 
പുണ്ടുവിറല്‍ കൊണ്ടുമറിക്കുന്നു. പിന്നെ നമുക്ക്‌ 
അധ്യാല്‍ മരാമായണവും ചമ്പുവും തുഷാരഹാര 
വും തൊടാന്‍ വയ്യ. അടുത്തുപോകാനും വയ്യ. 
അത്രയ്ക്കുണ്ടു നാറ്റം. ഒന്നേയുള്ളു വ്യത്യാസം. 
അച്ചന്‍െറ ആചാര്യന്‍ ഞാന്‍ എന്‍റ വീട്ടില്‍ 
പടംവച്ചു പൂജിക്കുന്ന ്രിസ്തുദേവന്‍. നിരുപ 
കരുടെ ആചാര്യന്‍ ഈ ശതാബ്ദത്തിലെ ഏറ്റവും 
വലിയ ധിഷണാശാലിയായ ഷാങ്‌ പോള്‍ 
സാര്‍ത്ര്‌. 


മനുഷ്യനെ പറ്റിക്കല്‍ 
ക്കര്‍സ്സമ്മാനം നേടിയ ചില നോവലി 


സ്റ്റുകളുടെയും അവരുടെ, കൃ 
പേരുകള്‍ ഓര്‍മ്മയിലെത്തുന്നു. വില്യം ഗോള്‍ഡ്‌ 


ങ്ങിന്‍റെറ Rites of Pasടകടടe, സല്‍മാന്‍ റുഷ്ദിയുടെ 


Midnight's Children, അനിറ്റ .ബുക്ക്നറുടെ 
Hotel du Lac, കെറി ഹുമ്മിന്‍െറ The Bone 


People, പീറ്റര്‍ കാരിയുടെ Oscar and Lucinda . 


ഈ നോവലുകളെല്ലാം വിരസങ്ങളാണ്‌ . കഴിഞ്ഞ. 
വര്‍ഷത്തെ സമ്മാനം, ജപ്പാനില്‍ ജനിച്ചെങ്കിലും 
ഇംഗ്ളണ്ടില്‍ താമസിക്കുന്ന ഇഷി ഗ്ോക്കായി 
രുന്നു. ഒരു ബട്ലറുടെ കഥപറയുന്ന ആനേ? 

“പരമബോര്‍' എന്ന വിഭാഗത്തിലാണ്‌ ഉള്‍പ്പെടു 
ന്നത്‌. ഈ വര്‍ഷത്തെ സമ്മാനം Possession 
“എന്ന നോവലെഴുതിയ 2.5. BY; 
സാഹിത്യത്തില്‍ ഗവേഷണം നടത്തുന്ന രണ്ടു 
പേര്‍-മീഷലും മോഡും-തമ്മില്‍ കണ്ടുമുട്ടുന്നു. 


മീഷല്‍ വിക്‌റ്റോറിയന്‍ കാലയളവിലെ ഒരു ക്ല 


at 


മ. നേടി. ts 


ആഷിന്‍െറ കൃതികളെസ്സംബന്‍ ധിച്ചാണ്‌ ഗവേ 
ഷണം നടത്തുക. മോഡാകട്ടെ ര്രിസ്റ്റബെല്ലിന്‍െറ 
കാവ്യങ്ങളിലും. ഗവേഷണം തുടങ്ങുമ്പോള്‍ത്തന്നെ 


ആഷിന്‌ ഒരു രഹസ്യം കണ്ടുപിടിക്കാന്‍ 
സാധിക്കുന്നു. ആഷിനും (കിസ്‌റ്റബെല്ലിനും 
തമ്മില്‍ പ്രേമബന്‌ ധമുണ്ടായിരുന്നുവെന്നതാണ്‌ 
ആ രഹസ്യം. പിന്നീട്‌ അതിന്‍െറ വിശദാംശങ്ങ 
ഭറിയാനുളള യത്നമാണ്‌. ആ യത്നം ഗവേഷ 
കരെ മാനസികമായി അടുപ്പിക്കുന്നു. രഹസ്യം 
കണ്ടെത്താനുള്ള ശ്രമം സഫലീഭവിക്കുന്നില്ല. 
അന്വേഷണത്തെ പ്ര്തിരുപാത്‌ മകമാക്കിയിരി 
ക്കുകയാണ്‌ നോവലിസ്റ്റ്‌ . മനുഷ്യന്‍െറ ജീവിത 
മാകെ അന്വേഷണമാണല്ലോ. ബുദ്ധന്‍ വൃക്ഷ 


_ത്തിന്‍െറ ചുവട്ടിലിരുന്ന്‌ അതു നിര്‍വഹിച്ചു. 


ഷെല്ലി പ്രേമബന് ധത്തിലൂടെ ആ അന്വേഷണം 
നടത്തി. അല്‍ഡസ്‌ ഹക്‌ സിലി മെസ്കലിന്‍ 
കഴിച്ച്‌ പരമസത്യം സാക്ഷാത്കരിക്കാന്‍ രമി. 
_ബ്രോഹിന്‍െറ ''വെര്‍ജിലിന്‍െറ മരണം എന്ന 
നോവലില്‍ മരണാനന്തരാനുഭൂതിയിലൂടെ സത്യ, 
സാക്ഷാത്‌ കാരത്തിനുളള യത്നമാണ്‌ കാണുക. 
. ഇപ്പറഞ്ഞ യത്നങ്ങള്‍ക്കെല്ലാം ഉദാത്തതയുണ്ട്‌ . 
ബുക്കര്‍. സമ്മാനം. നേടിയ സ്രതീയാകട്ടെ 
തുച്ഛമായ ഒരു സംഭവത്തെ--രണ്ടുപേരുടെ 
പ്രേമബന്‍ ധത്തെ--ഉദാത്തമണ്‌ ഡലത്തിലേക്ക്‌ 
ഉയര്‍ത്താനാണ്‌ അക്ഷീണയത്നം നടത്തുന്നത്‌. 
നക്ഷ്രതത്തെ -നോക്കി കല്ലെറിഞ്ഞാല്‍ അത്‌ 
അവിടെച്ചെന്നു കൊളളുമോ? നോവലെഴുത്തു 
കാരിക്കു കല്ലെടുത്തു നക്‌ ഷ്രതത്തിന്‍െറ നേര്‍ക്ക്‌ 
എറിയാനേ. അറിയാവു. അവരുടെ മനസ്സ്‌ 
ഗഹന്തയാര്‍ന്നതല്ല. സുശക്തമായ ആന്തരജീ 
വിതവും അവര്‍ക്കില്ല. അതുകൊണ്ട്‌ ഈ 
നോവല്‍ വെറും (കാഫ്റ്റായി അധഃപതിച്ചിരി 
ക്കുന്നു. അഞ്ഞൂറിലധികം പുറങ്ങളുള്ള ഈ 
നോവല്‍ വായിച്ചുതീര്‍ക്കുന്നതിനെക്കാള്‍ നല്ലത്‌ 
മുറ്റത്തെ തെങ്ങിന്‌ തടമുണ്ടാക്കുക എന്നതാണ്‌ . 
നാലു തേങ്ങ കൂടുതലായി വിളയുമല്ലോ. 


൬ ™ Rs id 


* മനുഷ്യരെ ്രായോഗികതലത്തില്‍ വര്‍ണ്ണിക്കു 
ന്നവരൊന്നും കലാത്മകതലത്തില്‍ വര്‍ണ്ണിക്കു 
ന്നവരെന്നും തരം തിരിക്കാം. .. (പയോഗിക 
തലത്തിലുളളവര്‍ വനമാര്‍ജ്ജിക്കുന്നു, ജോലിയില്‍ 
ഉയരുന്നു. കലാത്മക തലത്തിലുളളവര്‍ക്ക്‌ 
അവയില്‍ കനതുകമില്ല. ചിലപ്പോള്‍ പായോഗിക 
' തലത്തിലുള്ളവര്‍ പേരിനും പെരുമയ്ക്കും വേണ്ടി 
സാഹിത്യത്തിന്‍െറ മണ്ഡലത്തില്‍ കുതിച്ചു 
ക്യറും. ബുക്കര്‍ സമ്മാനം നേടിയ ബയററ്‌ 
പ്രയോഗിക മനഃസ്‌। ഥിതിയുളളവരാണ്‌ . 


സത്യം എത വിചിരതം 

ഞാ൯ ആലപ്പുഴ സനാതന ധര്‍മ്മ 
വിദ്യാലയത്തില്‍ സെക്കന്‍ഡ്‌ ഫോമില്‍ പിച്ചി 
രുന്ന്‌ കാലത്ത്‌ എന്‍െറ വീട്ടില്‍.....ഡിപാര്‍ട്‌ മെന്‍റി 
ലെ ഒരുദ്യോഗസ്ഥന്‍ ദിവസവും വരുമായിരുന്നു. 
അതേ ഡിപാര്‍ട്‌ മെന്‍റില്‍ ളോലിയുണ്ടായിരുന്ന 
എന്‍െറ പിതാവ്‌ അദ്ദേഹത്തിന്‍െറ മേലധികാരി 
യായിരുന്നു. ജോലിയെസംബന്ധിച്ച നിര്‍ദ്ദേശ 
ങ്ങള്‍ക്കു വേണ്ടിയാണ്‌ ആ ആഗമനം. പക്ഷേ 


എന്നോട്‌ ആ മനുഷ്യന്‍ ഒരധികാരഭാവത്തിലായി 


രുന്നു പെരുമാറ്റം. ഞാന്‍ മുറ്റത്തുവെറുതെ 


< 


ഇരുമ്പിലടിച്ചാല്‍ അതു; 
കൂടുതല്‍ കഠിനമാകും; നവീ: 
ന സാഹിത്യകാരനെ വിമര്‍; |; 
ശിക്കുന്തോറും അയാളുടെ |: 
കാഠിന്യം കൂടുണ്നു. 


മ്പ 


ബ്രോഹ്‌ 


കലാകനമുദ! 4 


ഭാര്യ ഭര്‍ത്താവിന്‍െറ 
ക്തിത്വത്തെയും സ്വത്വ 


ത്തയും ഹനിക്കുന്നു. കാമു 


ി അയാളുടെ വ്യക്തിത്വം, . 


്വത്വം, പുരുഷത്വം ഇവയെ 


നന്നത്യത്തിലേക്കു കൊണ്ടു 


ചല്ലുന്നു. പക്ഷേ, ജീവി 
ാസ്തമയത്തില്‍ ഭാര്യ 
മരതമേ സഹായത്തിനു 
ാണൂ. 


നിന്നാല്‍ ..- എന്തടാ പളളീക്കളളം അടിച്ചുനി 
ക്കണത്‌  '? എന്നു ചോദിക്കും. “ഇന്നു ഞായറാഴ്ച 
സ്കൂളില്ല ; എന്നു ഞാന്‍ പതുക്കെപ്പറഞ്ഞാല്‍ 


ക 


. ഏന്നാല്‍. പുസ്തകമെടുത്തു വായിച്ചുകൂടേ?”' 


എന്നാവും ദേഷ്യത്തിലുളള ചോദ്യം. വേറൊരു 
ദിവസം--അദ്ദേഹം വന്നപ്പോള്‍ ഞാന്‍ മുറ്റത്തു 
നിന്ന്‌ ഉമിക്കരികൊണ്ടു പല്ലതേക്കുകയായിരുന്നു. 
അതു കണ്ടുയുടനെ . എന്തിനെടാ ഉളള ഉമിക്കരി 
യെല്ലാം കൊണ്ടു പല്ലമര്‍ത്തിത്തേച്ച്‌ അതിന്‍െറ 
ഇനാമല്‍ ഇല്ലാതാക്കുന്നത്‌?" എന്നു ചോദിച്ചു. 


” ചിലപ്പോള്‍ അദ്ദേഹം ആജ്‌ഞാപിക്കും. “എടാ 


കൃഷ്ണ, തോണ്ടന്‍കുളങ്ങരച്ചെന്നു നാലുകാശിനു 
മുറുക്കാന്‍ ' വാങ്ങിക്കൊണ്ടുവാ.'” വര്‍ഷങ്ങള്‍ 
കഴിഞ്ഞു. തിരുവനന്തപുരം സംസ്‌കൃത കോളേ 
ജില്‍ ഞാന്‍ അധ്യാപകനായിരിക്കുന്ന കാലം. 
രാവിലെ, എന്‍െറ. വീട്ടില്‍ ഒരു വൃദ്ധന്‍ 
കയറിവന്നു. മുഷിഞ്ഞഷേര്‍ടും മുണ്ടും. ഒരു പഴയ 
പുളിയിലക്കരയന്‍ നേരിയതു കഴുത്തില്‍ ചുൂറ്റിയി 
ട്ടുണ്ട്‌ . ര്രായക്കുടുതലിനെ ബഹുമാനിച്ച്‌ ഞാന്‍: 
അയാളെ ഇരിക്കാന്‍ പറഞ്ഞു. ഇരുന്നിട്ട്‌ അയാള്‍ 
വിക്കിവിക്കിപ്പറഞ്ഞു:- “സാറിന്‌ എന്നെ മനസ്സി 
ലായില്ല അല്ലേ. പണ്ട്‌ അങ്ങ്‌ ആലപ്പുഴെയായിരു 
ന്നപ്പോള്‍ പതിവായി വീട്ടില്‍ ഞാന്‍ വരുമായിരുന്നു. 
എന്‍െറ മേലധികാരിയായിരുന്ന, അങ്ങയുടെ 
അച്ഛനെ കാണാന്‍വേണ്ടി. ഇന്ന്‌ ഞാന്‍ ഈ 
നിലയിലായിപ്പോയി. മൂത്തമകന്‍ ഹൃദയസ്തംഭ 
നത്താല്‍ മരിച്ചു. അഞ്ചു പെണ്‍പിളേളരുണ്ട്‌ 
എനിക്ക്‌. മുത്തവളെ മാര്രം കല്യാണം കഴിച്ചയച്ചു. 
അവളെ ഭര്‍ത്താവ്‌ ഉപേക്ഷിച്ചു. ഇപ്പോള്‍ 
എന്‍െറ കൂടെയാണ്‌ അവള്‍ക്കു രണ്ടു പിളേളരും. 
ബാക്കി നാലെണ്ണത്തിന്‍െറയും വിവാഹം കഴി 
ഞ്ഞില്ല. അവര്‍ക്കു ജോലിയുമില്ല. ആ നാലുപേരില്‍ 
മൂത്തവള്‍ക്കു തന്നെ മുപ്പത്തിയഞ്ചു വയസ്സായി. 
ഞങ്ങള്‍ക്കു ഒരുനേരം കുഞ്ഞികുടിക്കാന്‍പോലും 
ഒന്നുമില്ല. സാറ്‌ എനിക്ക്‌ അഞ്ചുരൂപ തരണം.” 
അക്കാലത്ത്‌ ഇന്നത്തെ ആയിരം രൂപയുടെ 
വിലയുളള പത്തുരൂപയെടുത്ത്‌ ഞാന്‍ ആ 
മനുഷ്യനു കൊടുത്തിട്ടുപറഞ്ഞു:- എന്നെ പഴയ 
തുപോലെ കൃഷ്ണന്‍ എന്നു വിളിച്ചാല്‍ മതി. 
സാറെന്നും അങ്ങെന്നും “പറയരുത്‌ .'' മന്ദസ്മി 


By 


തത്തോടെ ആ മനുഷ്യന്‍ പോയി പിന്നീട്‌ ഓരോ 
മാസത്തിലും വന്ന്‌ പത്തുരൂപവീതം വാങ്ങും. 
ഇപ്പോള്‍ കുറെ വര്‍ഷങ്ങളായി കാണാറില്ല ആ 
വൃദ്ധനെ. ഇവിടം വിട്ടുപോയിരിക്കാം. അവി 
 വാഹിതകളായ മക്കള്‍ ജരാനരകളോടുകുടി 
വീട്ടില്‍ത്തന്നെ കഴിയുന്നുണ്ടാവും. എന്തൊരു 
ലോകം! ഒരു ദിവസം ആ മനുഷ്യന്‍ എന്നെക്കാ 
ണാന്‍ വന്നപ്പോള്‍ പറഞ്ഞു:- ''സര്‍വീസിലിരിക്കു 
മ്പോള്‍ ഞാനങ്ങു ആത്മഹത്യ ചെയ്താല്‍ 
മതിയായിരുന്നു. ഒരു പെണ്ണിനെങ്കിലും ചിലപ്പോള്‍ 
ജോലികിട്ടുമായിരുന്നു. '' ആ ചിലപ്പോള്‍ എന്ന 
(പയോഗത്തിന്‌ അര്‍ത്ഥമുണ്ട്‌. അക്കാലത്ത്‌ 
ഇന്നത്തെപ്പോലെ ആശ്രിതര്‍ക്കു ജോലികൊടു 
ക്കുമെന്ന ഉറപ്പ്‌ ഇല്ലായിരുന്നു. കിട്ടിയാലായി. 
ഇല്ലെങ്കിലായി. . 

എന്‍െറ അനുദവമണണ്‍ഡലത്തില്‍പ്പെട്ട ഈ 
സംഭവത്തിന്‍െറ പുനരാവിഷ്‌ കാരംപോലെ ഒരു 
ചെറുകഥ എഴുതിയിരിക്കുന്നു ശ്രീ. .എസ്‌. 
മഹാദേവന്‍തമ്പി. (കലാകൌമുദി) “ആകാശത്തേ 
ക്കുള്ള വഴി” എന്നു കഥയുടെ പേര്‌. മഹാദേവന്‍ 
തമ്പി നല്ല കഥാകാരനാണ്‌. അതുകൊണ്ട്‌ 
അദ്ദേഹം ഭംഗിയായി കഥപറഞ്ഞിരിക്കുന്നുഴവന്ന്‌ 
ഞാനെഴുതിയാല്‍ അത്‌ . അദ്ദേഹത്തിന്‌. 
“കോംപ്ളിമെന്‍റാ യി-അഭിനന് ദനമായി--ഭ 
വിക്കുകയില്ല. ചിരപരിചിതമായ രൂപര്മില്‍ 
സാമൂഹികവും മാനസികവുമായ നിരീക്‌ ഷണങ്ങ 
ളെ അദ്ദേഹം ഉള്‍ക്കൊള്ളിച്ചിരിക്കുന്നു. പക്ഷേ, 
നിത്യജീവിത യാഥാര്‍ത്ഥ്യത്തിനപ്പുറത്ത്‌ കലയുടെ 
ഉത്‌ കൃഷ്ടതമമായ സത്യമുണ്ട്‌. ആ സത്യം 
ഇക്കഥയിലില്ല. അതിനാലാണ്‌ കഥയിലെ ആളി 
ന്‍െറ ആത്മഹത്യ അനുവാചക ഹൃദയത്തില്‍ 
തെല്ലുപോലും സ്പര്‍ശമുളവാക്കാതെ വെറുമൊരു 
സംഭവമായി നിലനില്‍ ക്കുന്നത്‌. പെന്‍ഷന്‍ 
പറ്റിയ ആ മനുഷ്യന്‍െറ ദുരന്തം കണ്ടു ഞാന്‍ 


' ദുഃഖിച്ചു. മഹാദേവന്‍ തമ്പിയുടെ കഥാപാഠ്രതത്തി 


ന്‍െറ ആത്മഹത്യ കണ്ട്‌ ഞാന്‍ വളരെ നേരം 
നില്ക്കുന്ന കോട്ടുവായിട്ടു. അങ്ങനെ വാ 
തുറന്നിരിക്കുമ്പോഴാണ്‌ പേരക്കുട്ടി ഒരു വാക്കി 
ന്‍െറ അര്‍ത്ഥം ചോദിക്കാന്‍ എന്‍െറ മുറിയിലെ 
ത്തിയത്‌ . എന്‍െറ വക്ത്ര വിജ്യംഭണം കണ്ട്‌ 
“അയ്യോ മുത്തച്ഛന്‍” എന്ന്‌ അവള്‍ വിളിച്ച. 
“സഹധര്‍മ്മിണി ഓടിയെത്തിയപ്പോള്‍ ഞാന്‍ 
പറഞ്ഞു:- 

“പേടിക്കാനില്ല. നമ്മുടെ മരുമകന്‌ ഉപകാരം 
ചെയ്ത മഹാദേവന്‍ തമ്പിയുടെ ഒരു ചെറുകഥ 
വായിച്ച കോട്ടുവായിട്ടതാണ്‌ 


സംഭവങ്ങള്‍ 
ഒരു സമ്മേളത്തിനു കൈനിക്കര കുമാര 


“പിളളയോട്‌ ഒരുമിച്ച്‌ ഞാന്‍ പോയപ്പോള്‍ 


അദ്ദേഹമെന്നോടു ചോദിഎം- Radclyffe Hall 


എഴുതിയ “The Well of Loneliness” വായച്ചിട്ടു- 


ണ്ടോ? വായിച്ചില്ലെങ്കില്‍ വായിക്കണം. കൈനി 
ക്കരസ്സാറ്‌ പറഞ്ഞതുകൊണ്ടു ഞാനതു വായിച്ചു. 
നോവലെന്ന നിലയില്‍ അതു ഗുണമാര്‍ന്നതല്ലെ 


- ങ്കിലും ഒരു സത്യം ഞാന്‍ അതില്‍നിന്നു. 


മനസ്സിലാക്കി. കടുത്തമതവിശ്വാസമുളള ചില 
സ്തീകള്‍ സ്വവര്‍ഗ്ഗാനുരക്‌തരാണെന്നും അതറി 
യുന്ന മതാധികാരികള്‍ അവര്‍ക്ക്‌ അനുഗ്രഹം 
നല്‍കാറില്ലെന്നും. പളളിയുടെ അനുഗ്രഹം നിയ 


തമാനസികനിലയുളളവര്‍ക്കു മാര്രമേ ലഭിക്കു. ' 

2. ഇളങ്കുളം കുഞ്ഞന്‍പിള്ളയുടെ ചരിത്ര 
ഗ്രന്ഥങ്ങളും ക്ളാസിക്‌ കൃതികളും വ്യാഖ്യാന 
ങ്ങളും വായിച്ച്‌ അദ്ദേഹത്തിന്‍െറ ആരാധക - 
നായിമാറിയ ഒരാള്‍ കോഴിക്കോട്ട്‌ നിന്നു 
തിരുവനന്തപുരത്ത്‌ എത്തി. അദ്ദേഹത്തെ 
സാറിന്‌ പരിചയപ്പെടുത്തിക്കൊടുക്കാനായി പ്ര 
ഫെസര്‍ കെ. ബാലരാമപ്പണിക്കര്‍ കൂടെപോയി. 
ആരാധകനായി വന്നതാണെന്നു കോഴിക്കോട്ടു 
കാരന്‍ അറിയിച്ചപ്പോള്‍ സാറ്‌ “ഏയ്‌. അത്ര 


യ്ക്കൊന്നുമില്ല. ഞാന്‍ ചിലതൊക്കെ എന്‍െറ ' * 


ശിഷ്യന്മാരോടു പറയും. അവര്‍ അതിനെ നല്ല 
മലയാളത്തിലാക്കിക്കൊണ്ടുവരും. ആരതമാ്രം.” E 
ഇതുകേട്ട കോഴിക്കോട്ടുകാരന്‍ മോഹഭംഗത്തില്‍ 
വീണു. സാറിനോടു തോന്നിയ ബഹുമാനം 
അയാള്‍ക്കില്ലാതാവുകയും ചെയ്തു. ഈ സംഭവം 
എന്നോടു പറഞ്ഞ ബാലരാമപ്പണിക്കര്‍സ്സാര്‍ 
അറിയിച്ചു:- “സ്വന്തം കഴിവുകളെ മറച്ചുവച്ച്‌ 
തന്നെ താഴ്ത്തിക്കാണിക്കരുത്‌. അതു ദോഷം 
ചെയ്യും. നിങ്ങള്‍ വിനയംകൊണ്ടു താഴ്ച 
അഭിനയിച്ചാല്‍ ആളുകള്‍ അതുകൊളളരുതായ്മ 
യുടെ താഴ്ചയായേകരുതു.'.. . 

3. നകുലന്‍ എന്നപേരില്‍ ഇംഗ്ളീഷില്‍. 
കഥകളും കാവ്യങ്ങളും എഴുതുന്ന പ്രഫെസര്‍ 
ദൊരൈസ്ത്വാമി (അദ്ദേഹത്തിന്‍റെ കഥകള്‍ 
Issustrated Weekhയില്‍ വരാറുണ്ട്‌. കായിക്കര 
ആശാന്‍ സമിതി അദ്ദേഹത്തെ സമ്മാനം നല്കി 
ബഹുമാനിഫ്ണ) Paul Scott “Raj Quarter” 
എന്ന നോവല്‍ വായിക്കണമെന്ന്‌ എന്നോടു 
നിര്‍ദ്‌ ദേശിച്ചു. നകുലന്‍ സാഹിത്യത്തിലെ അത്യ 
ന്താധുനികനായതുകൊണ്ട്‌ അദ്ദേഹത്തിന്‍െറ 
അഭിരുചി സവിശേഷസ്വഭാവമുള്ളതായിരിക്കു 
മെന്ന്‌ ഞാന്‍ കരുതി. നോവല്‍ വായിച്ചില്ല. കാലം 
കഴിഞ്ഞതിനുശേഷം യാദൃച്ഛികമായി ആ 
നോവല്‍ എനീിക്കുകിട്ടി. വായിഛ. നകലന്‍െറ 
സാഹിത്യാഭിരുചിക്കു കോട്ടമൊന്നുമില്ലെന്നു (ഗ 
ഹിക്കുകയും ചെയ്തു. അടുത്തകാലത്ത്‌. Trevor 
Royle എഴുതിയ “The Last Days of the Raj” 
എന്ന നല്ല പുസ്തകം വായിച്ചപ്പോള്‍ ഗ്രന്ഥകാരന്‍ 
ഈ നോവലിനെക്കുറിച്ച്‌ എഴുതിയതുകണ്ടു. 
കിപ്ളിങ്ങിന്‍െറ രാജ്‌ മനോഭാവത്തിന്‌ എതിരാണ്‌ 
സ്‌കോട്ടിന്‍െറ മനോഭാവം. “tis strictly സ്വേ. 
imperial and anti-ruling-clasട” എന്ന്‌ Trevor 
R . “in the central episode— 
ക NPA of Forster's ‘A Passage 
to India’—a young British girl, Daphqe 
Manners, is viciously raped by a group of 
1൯005. “പെണ്‍കുട്ടിയുടെ ഇന്ത്യാക്കാരനായ 


സ്നേഹിതന്‍ ഹരികുമാറിനെ തെറ്റായ വിധത്തില്‍ 


കുറ്റക്കാരനാക്കി (ബിട്ടീഷ്‌ പൊലീസ്‌. Ronald 
Merrick എന്ന പൊലീസുകാരന്‍. ക്രൂരമായി 
ഹരികുമാറിനെ ചോദ്യംചെയ്തു. ഈ സംഭവം 
ബ്രിട്ടീഷ്‌ ഇന്ത്യയുടെ  ലേഷ! political 


metaphor” ആണെന്ന്‌ Trevor മുട പറയുന്നു. 


ആ സംഭവത്തെ അവലംബിച്ചാണ്‌ നേ 
മറ്റു കഥാപാത്രങ്ങളുടെ പവര്‍ത്തനം. 


തേജസ്സ്‌ 


1962-ലാണെന്നാണ്‌ എന്‍െറ ഓര്‍മ്മ. 
.ഡോക്ടര്‍ അയ്യപ്പപ്പണിക്കര്‍ എന്നോടു ചോദിച്ചു; 


വേലിലെ 


അല്‍ഡസ്‌ ഹക്‌സ്ലിയുടെ “The ദേഡ്ധട and , 


the Goddess” വായിച്ചിട്ടുണ്ടോ? അശ്രയും 
മാത്രമേ അദ്ദേഹം ചോദിച്ചുളളു. “അതില്‍ 
ക്കൂടുതല്‍ എന്തെങ്കിലും നിര്‍ദ്‌ ദേശിക്ക്ന്നു്പകൃ 
തമല്ല അദ്ദേഹത്തിന്‍േറത്‌ . അയ്യപ്പപ്പണിക്കര്‍ 
ചോദിച്ചതുകൊണ്ട്‌ ഞാന്‍ അന്നുതന്നെ പുസ്തകം 
വാങ്ങി. വായിച്ചു. സെക്‌സിന്‍െറ . തേജുസ്സ്‌ 
ചിരതീകരിക്കാന്‍ അല്‍ഡസ്‌ ഹക്‌സിലിക്കു 
പ്രാഗല്ഭ്യമുണ്ടെന്നു ഞാന്‍ മനസ്സിലാക്കി. ഹെന്‍ട്രി 
മില്ലര്‍ക്കു ശരീരത്തിന്‍െറ തലത്തിലേക്കു താഴ്‌ന്നെ 
ങ്കിലേ ലൈംഗികവര്‍ണ്ണനം സാദ്ധ്യമാവു. ഹ 
ക്‌സിലി പറയുന്നതുകേള്‍ക്കുക: That night of 
the twenty-third of April we were in the Other 
World, she and |, the dark, wordless heaven of 
nakedness and touch and fusion. And what 
revelations in that heaven, what pentecosts! 
The visitations of her caresses were like 
sudden angles, like dove discending. And how 
hesitantly, how tardily | responded’ 

(Bantam Books-Page 108) 
ഇങ്ങനെ ലൈംഗികതയുടെ തേഇുസ്സ്‌ ആവിഷ്ക 


' രിക്കുന്ന ഒരെഴുത്തുകാരനാണ്‌ “ഖസാക്കിന്‍െറ 


ഇതിഹാസ്‌ 'മെഴുതിയ ഒ.വി. വിജയന്‍. ശാരീരിക 
തലത്തിലേക്കുതാണ സെക്‌സ്‌ ജൂഗുപ്‌ സാവഹ 
മാണ്‌. എപ്പോഴും വിരസവുമാണ്‌ . 

ശ്രീ. മുഹമ്മദ്‌ റോഷന്‍ കുങ്കുമം വാരികയിലെഴു 
തിയ “പ്രണയം പൊഴിയുന്ന തീരം” എന്ന 
ചെറുകഥ കലയെസ്സംബന്‍ ധിച്ചിടത്തോളം തരം 
താണതാണ്‌ . കാമുകിയും കാമുകനും. കാമുകി 
അയാളെ വഞ്ചിക്കുന്നു. അയാള്‍ ഓടിവന്ന്‌ 
മറ്റൊരു പെണ്ണിനെ പിടിച്ച്‌ അവളുടെ മുന്‍പിലിട്ടു 
ചുംബിക്കുന്നു.” . 

കോവളം കടപ്പുറത്ത്‌ മദാമ്മമാർ . അര്‍ദ്ധ 
നഗ്നരായി കുളിക്കുമ്പോള്‍ ചിലര്‍ ഒളിഞ്ഞും 
അല്ലാതെയും നോക്കിരസിക്കാറുണ്ടല്ലോ. അതു 
പോലുള്ള ഒരു ഒളിഞ്ഞുനോട്ടവും രസിക്കലുമല്ലാ 
തെ ഈ രചനയില്‍ ഒന്നുമില്ല. “The nakedness 
of woman is the work of god” എന്നുകവി 
ബ്ളേക്ക്‌ പറഞ്ഞിട്ടുണ്ട്‌. ആയിരിക്കാം. പക്ഷേ 
ആ നഗ്നതയെ സംശോധിതരൂപത്തില്‍ (പത്യ 
ക്ഷമാക്കുമ്പോള്‍ മാത്രമേ കലയുണ്ടാവൂ. ദര്‍ 


ഭാഗ്യംകൊണ്ട്‌ റോഷന്‍ അതിനുവൈദഗ്ദ്ധ്യമില്ല. 


ig w ™ sd 


"ത്വം രഹീര്‍ഭവാന്യസൃഥ വാര്ഗമാ പതിം 
വിചിമ്പതീ കിം മുനിവ്രദഹോ വനേ 
ത്വദംരഫവികാമാപ്ത സമസ്ത്കാമം 

ക്വ പദ്മകോശഃ പതിതഃ കരാഗ്രാത്‌ 
(ശ്രീമദ്ഭാഗവതം സര്‍ഗ്ഗം 4 

അദ്ധ്യായം 25. ശ്ളോകം, 28) 


പുരഞ്ജുനരാജാവ്‌ വനത്തില്‍ കണ്ട സുന്ദരി - 


യോടു ചോദിക്കുന്നതാണ്‌ ഇത്‌:- . 
“ലജ്ജയുടെ അധിദ്വതമാണോ നീ? അതോ 
പാര്‍വതിയോ? അതോ സരസ്വതിയോ? 
അതോ ലക്ഷ്മിയോ? ഈ വനത്തില്‍ മുനിയെ: 
പ്പോലെ വസിച്ച്‌ ആത്മനാഥനെ അന്വേഷിക്കുക 
യാണോ? നിന്‍െറ പാദപദ്മങ്ങളെ അഭിലഷിച്ച്‌ 


. അദ്‌ ദേഹം എല്ലാ അഭിലാഷങ്ങളെയും സാക്ഷാ 


ത്കരിച്ചല്ലോ. നീ ലക്‌ ഷ്മീദേവിയല്ലാതെ മറ്റാരുമ 
ല്ലെങ്കില്‍ താമരമൊട്ട്‌ എവിടെ? അതു കരാഗ്ര 
ത്തില്‍നിന്നു വീണുപോയോ?'' എന്തൊരു കാവ്യ 
ഭംഗി! 


$e: 


ഡോ. അയ്യപ്പപ്പണിക്കര്‍ 


| 
} 
1 
| 
I 
1 
i 
i 
[; 
1 
ll 
! 
i 
i 
1 
| 
i 
} 
| 
i 
I 


“സ്വതം കഴിവുകഖ 
മറച്ചുവഛതന്നെ താഴ്‌ 
ക്കാണിക്കരുത്‌ . അതു ദേ 
ഷം ചെയ്യും. നിങ്ങ 
വിനയംകൊണ്ടു താഴ്‌ 
അഭിനയിച്ചാല്‍ ആളുകള്‍ 
അതു കൊളളരുതായ്മയു 
ടെ താഴ്മയായേ കരുതു. 

i 


